ദിവാസ്വപ്നം 


ദിവാസ്വപ്നം 


ദരൂ അധ്യാപകന്റെ മനാരാട്യഠ 


ഗിജുഭായി ബധേക 
പരിഭാഷ 
ഏം. ദിവാകരന്‍ നായര്‍ 


ചിര്്തീകരണം 
അനന്ത മങ്കഓാപുരെ 





നാഷണല്‍ ബുക്ക്‌ ദ്രസ്റ്റ്‌, ഇന്ത 


1൭8) 81- 237- 2496-9 





1998 (ശക 7920) 

തര്‍ജമ ൫.നാഷണല്‍ ബുക്ക്‌ ട്രസ്റ്റ്‌, ഇന്ത്യ. 1998 

രു. 25.00 

ഡു (ള്‍74/ഗധശ്ു) 

പ്രസാധനം: ഡയറക്ടര്‍, നാഷണല്‍ ബുക്ക്‌ ഭ്രസ്റ്റ്‌, ഇന്ത്യ 
എ-5, ഗ്രീന്‍പാര്‍ക്ക്‌, ന്യൂഡല്‍ഹി - 110 016 





ഉള്ളടക്കം 


അവതാതിക 


പരീക്ഷണത്തിന്റെ ആരംഭാ 
പരീക്ഷണത്തിന്റെ പുരോഗതി 
ആറുമാസത്തിനുശേഷം 


അന്തിമസമ്മേളനം 


[1] 


47 


83 


ആമുഖം 


ഒരു നൂറ്റാണ്ടിനും അമ്പതുവര്‍ഷങ്ങള്‍ക്കും മുമ്പ്‌ ഇന്ത്യയിലെ കൊളോ 
ണിയല്‍ ഭരണകുടം ബാലകരുടെ അധ്യാപകരെ അശക്തിയിലേക്കും 
ജഡത്വത്തിലേക്കും തള്ളിവിട്ടു. നമ്മുടെ അധ്യാപകര്‍ ഈ ജീവിതം 
ഇന്നും തുടരുന്നു. ഇതിനിടയ്ക്ക്‌ സ്കൂള്‍ സ്രമ്പദായം വ്യാപിച്ചത്‌ വിദ്യാ 
ഭ്യാസത്തെ രാജ്യത്തിന്റെ എല്ലാ മൂലയിലേക്കുമെത്തിച്ചു. കോടിക്കണ 
ക്കിന്‌ കുട്ടികള്‍ക്ക്‌ അധ്യാപകരുടെ ഈ ഉദാസീനഭാവത്തിന്‌ വിധേയ 
രാവുക്യല്ലാതെ മറ്റുവഴിയൊന്നുമില്ല എന്നു വന്നിരിക്കുന്നു. 

തീര്‍ച്ചയായും, സ്വന്തം ചുറ്റുപാടുകളില്‍ നിന്ന്‌ ഒറ്റപ്പെട്ട ജീവിക്കാന്‍ 
വേണ്ടി കൂട്ടികളെ പരിശീലിപ്പിക്കാനാഗ്രഹിക്കുന്ന അധ്യാപകരാരുമില്ല 
തന്നെ. പക്ഷേ കുട്ടികളുടെ താല്പര്യമുണര്‍ത്തുന്ന പുല്‍ക്കൊടി മുതല്‍ 
താരകം വരെയുള്ള നൂറുനൂറു കാര്യങ്ങള്‍ ക്ലാസ്മുറിയിലെ പഠനത്തിന്‌ 
അനുചിതമാണെന്നു കരുതുന്നതാണ്‌ ഇന്നു നമ്മുടെ രാജ്യത്തുള്ള വിദ്യാ 
ഭ്യാസസംസ്്‌കാരം. പാഠപുസ്തകത്തില്‍ നിന്നു പഠിപ്പിക്കുകയും കുട്ടി 
കളെ പരീക്ഷയ്ക്ക്‌ തയ്യാറാക്കുകയുമാണ്‌ തന്റെ ജോലി എന്ന ധാരണ 
യോടെയാണ്‌ ഒരു സാധാരണ അധ്യാപകന്‍ പഠിപ്പിക്കുന്നത്‌. കുട്ടിയുടെ 
ജിജ്ഞാസ വളര്‍ത്തുക തന്റെ കടമയാണ്‌ എന്ന്‌ അവര്‍ കരുതുന്നില്ല. 
അധ്യാപകന്‍ ഈ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള സൌകര്യങ്ങള്‍ 
സ്‌കുളുകള്‍ നല്‍കുന്നുമില്ല. 

ഗുജറാത്തിലെ ഏറ്റവും പ്രസിദ്ധവിദ്യാഭ്യാസകാരനും അധ്യാപകനു 
മായ ശ്രീ ഗിജുഭായ്‌ ബധേക (1885-1939) എഴുതിയ 'ദിവാസ്വപ്നം' പൂന 
പ്രസിദ്ധീകരിക്കേണ്ടതിന്റെയും ,പചരിപ്പിക്കേണ്ടതിന്റെയും ഉച്ചവേള 
യാണ്‌ ഈ സാഹചര്യം. ഈ പുസ്തകം 1932-ല്‍ ഗുജറാത്തിയില്‍ ആദ്യ 
മായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതേവര്‍ഷംതന്നെ മധ്യ,്പദേശിലെ പ്രസി 
ദ്ധവിദ്യാഭ്യാസകാരനായിരുന്ന ശ്രീ കാശിനാഥ്‌ ത്രിവേദി ഈ പുസ്തകം 
ഹിന്ദിയില്‍ പ്രസിദ്ധീകരിക്കാന്‍ മുന്‍കൈ എടുത്തു. ശരിയായ പ്രവൃ 
ത്തിയുടെ വിജയത്തിന്‌ അക്ഷീണമായ ക്ഷമ ആവശ്യമുണ്ടെന്ന്‌ ര്രിവേ 
ദിജി ഗാന്ധിജിയില്‍ നിന്നു പഠിച്ചിരുന്നു. ഗിജുഭായിയുടെ വിദ്യാഭ്യാസ 
സംബന്ധിയായ രചനകള്‍ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടണമെന്ന അദ്ദേ 
ഹത്തിന്റെ സ്വപ്നം ഇന്ന്‌ പൂര്‍ത്തീകരണത്തിനോടടുക്കുന്നു. പക്ഷേ, 
വിദ്യാഭ്യാസത്തില്‍ മാറ്റം കൊണ്ടുവരിക എന്ന സ്വപ്നം, ഗാന്ധിജി, 
ടാഗോര്‍, ഗിജുഭായി എന്നിവര്‍ നീങ്ങിയ പാതയിലൂടെയുള്ള ഒരു നീണ്ട 


4 ദിവാസ്വപ്നം 


സമരത്തിലൂടെയേ സാധിത്രപ്രായമാവുകയുള്ളൂ. ഈ മൂവരും പ്രചരി 
പ്പിച്ച്‌ വിദ്യാഭ്യാസചിന്ത ഈന്നുന്നത്‌ സ്വത്രന്തവും സ്വാശ്രിതവുമായ ഒരു 
അന്തരീക്ഷം കുട്ടിക്ക്‌ ആവശ്യമുണ്ട്‌ എന്നതിലാണ്‌. 1920-ല്‍ തന്റെ 
“ബാല്‍മന്ദിര്‍' സ്ഥാപിച്ചുകൊണ്ട്‌ ഈ ആശയത്തിന്‌ ഗിജുഭായി ഒരു 
സ്ഥാപനത്തിന്റെ അടിസ്ഥാനം നല്കി. അദ്ദേഹത്തിന്റെ രചനകളില്‍ 
ഈ ആശയത്തിന്റെ വിവിധ മുഖങ്ങള്‍ കണ്ടെത്തി. യാഥാസ്ഥിതിക 
വിദ്യാദ്യാസസംസ്‌കാരത്തെ തിരസ്കരിക്കുന്ന ഒരു അധ്യാപകനെക്കു 
റിച്ചുള്ള സാങ്കല്പിക കഥയാണ്‌ ദിവാസ്വപ്നം. അയാള്‍ കുട്ടികളോ 
ടുള്ള താല്പര്യം തുടര്‍ന്നുകൊണ്ടുതന്നെ നിര്‍ദേശിതപാഠപുസ്തകങ്ങ 
ളില്‍ നിന്നു പഠിപ്പിക്കുന്ന പാരമ്പര്യത്തെ ബോധപൂര്‍വം അവഗണിച്ചു 
കൊണ്ട്‌ തന്റെ പരീക്ഷണം തുടരുന്നു. അയാളുടെ പരീക്ഷണങ്ങളുടെ 
പശ്ചാത്തലം മോണ്ടിസോറിയിലാണ്‌. പക്ഷേ അയാളുടെ തയ്യാറെടുപ്പും 
നടപ്പിലാക്കലും സമ്പൂര്‍ണമായും പ്രാദേശികമാണ്‌. 

'ദിവാസ്വപ്ന ത്തിന്റെ വായനക്കാരന്‍ കുതുഹലത്തിമിര്‍പ്പിലെത്തിപ്പെ 
ടുന്നു. ഇന്ത്യയിലെ നിറംകെട്ട, പൊടിപിടിച്ച പപഠാഥമിക വിദ്യാലയങ്ങ 
ളെക്കുറിച്ചുള്ള അറിവ്‌ ഉണര്‍ത്തുന്ന ദുഃഖം ഒരു നിമിഷത്തേക്ക്‌ മറക്കു 
ന്നു. രാജ്യത്തെ സ്‌കൂളുകളില്‍ തടവിലാക്കപ്പെട്ട പ്രതിഭ മുന്നോട്ടുവരു 
മെന്നും അധ്യാപകനൊപ്പം ക്ലാസ്മുറിക്ക്‌ പുറത്തുള്ള ലോകത്തിന്റെ 
കണക്കെടുപ്പിനിറങ്ങുന്നതിന്റെ ആഹ്ലാദം കൂട്ടികള്‍ ആസ്വദിക്കുമെന്നും 
ഉള്ള ഒരു ഭാവിചിത്രം വരയ്ക്കാന്‍ നമ്മളാരംഭിക്കുന്നു. 


ഡല്‍ഹി കൃഷ്ണകുമാര്‍ 
20 ജൂലൈ 1989 


വിദ്യാഭ്യാസത്തെക്കുറിച്ച്‌ ഗഹനവും താത്വികവുമായ നിരവധി രചനക 
ളുണ്ട്‌. കഥാകഥന രീതിയില്‍ എന്തുകൊണ്ട്‌ ഒരു പുസ്തകം ആയി 
ക്കൂട എന്നു പലരും എന്നോടു ചോദിച്ചു. അതിനു ഞാന്‍ പരിശ്രമിച്ച 
തിന്റെ ഫലമാണ്‌ ദിവാസ്വപ്നം. 

ദിവാസ്വപ്നങ്ങളാണെങ്കിലും വാസ്തവജീവിതത്തിന്റെ അടിസ്ഥാ 
നത്തിലാവുമ്പോള്‍ അത്‌ വെറും ദിവാസ്വപ്നമായൊതുങ്ങുന്നില്ല. ഈ 
ദിവാസ്വപ്നങ്ങള്‍ എന്റെ ജീവിതാനുഭവങ്ങളുടെ സൃഷ്ടിയാണ്‌. 
യാഥാര്‍ത്ഥ്യബോധവും, സര്‍ഗാത്മകതയും ആത്മാര്‍ത്ഥതയുമുള്ള ഒരു 
അധ്യാപകന്‌ മാത്രമെ ഈ സ്വപ്നങ്ങള്‍ക്ക്‌ ജീവന്‍ നല്കാനാവു എന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു. 


ഗിജുഭായ്‌ 


പരീക്ഷണത്തിന്റെ ആരംഭം 
ഒന്ന്‌ 


ഞാന്‍ വളരെയേറെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു. 
പക്ഷേ പ്രായോഗികജ്ഞാനം ഒട്ടും തന്നെയില്ലായിരുന്നു. അതുകൊണ്ട്‌ 
ഞാന്‍ നിശ്ചയിച്ചു, വേണ്ട്രത പ്രായോഗിക പരിചയം നേടേണ്ടതുണ്ട്‌; 
എങ്കില്‍ മാത്രമേ ചിന്തകള്‍ക്ക്‌ പക്വത ലഭിക്കു; എന്റെ ഭാവനയില്‍ 
സത്യവും മിഥ്യയും എത്രത്തോളമുണ്ടെന്ന്‌ എനിക്ക്‌ തിരിച്ചറിയാന്‍ 
കഴിയൂ! 

ഞാന്‍ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉയര്‍ന്ന ഉദ്യോഗസ്ഥനെ ചെ 
ന്നുകണ്ടു; പ്രൈമറി സ്‌കൂളിലെ ഒരു ക്ലാസ്സ്‌ അനുവദിച്ചു തരാന്‍ ഞാന 
ദ്ദേഹത്തോട്‌. അഭ്യര്‍ത്ഥിച്ചു. 

ആ ഉദ്യോഗസ്ഥന്‍ പുഞ്ചിരിയോടെ പറഞ്ഞു, “അക്കാര്യം ഉപേ 
ക്ഷിക്കൂ, സ്നേഹിതാ. ഈ ജോലി നിങ്ങള്‍ക്ക്‌ സാധിക്കുന്നതാണെന്ന്‌ 
തോന്നുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കുക വളരെ അധ്വാനമുള്ള ജോലി 
യാണ്‌. നിങ്ങളൊരു എഴുത്തുകാരനും ചിന്തകനുമാണ്‌. സമ്മതിച്ചു. 
ലേഖനമെഴുതുക, ഭാവനയില്‍ വിഹരിക്കുക ഇതൊക്കെ എളുപ്പമാണ്‌. 
പക്ഷെ അധ്യാപന ജോലി വിജയകരമായി നിര്‍വഹിക്കുക നിങ്ങള്‍ 
വിചാരിക്കുന്ന്രത എളുപ്പമല്ല.” 

“അതുകൊണ്ടു തന്നെയാണ്‌ ഞാന്‍ സ്വയം അനുഭവം നേടാനാഗ്ര 
ഹിക്കുന്നത്‌. എന്റെ ഭാവനയെ യാഥാര്‍ത്ഥൃത്തോട ബന്ധപ്പെടുത്താ 
നിച്ചിക്കുന്നത്‌!" ഞാന്‍ ഭവ്യതയോടെ പറഞ്ഞു. അദ്ദേഹം അല്പനേരം 
ചിന്തിച്ചിരുന്നു. പിന്നീട തുടര്‍ന്നു, “ശരി. അങ്ങനെയാണ്‌ നിങ്ങളുടെ 
ആഗ്രഹമെങ്കില്‍ വളരെ സന്തോഷത്തോടെ ഒരു വര്‍ഷത്തേക്ക്‌ അനു 
ഭവജ്ഞാനം നേടിക്കൊള്ളൂ. പ്രൈമറിയിലെ നാലാം ക്ലാസ്റ്‌ നിങ്ങളെ 
ഏല്‍പ്പിച്ചു തരാം.... ഇതാ, ഇതാണ്‌ ആ ക്ലാസിലെ പാഠ്യപദ്ധതി, ഇതൊ 
ക്കെയാണ്‌ പാഠൃപുസ്തകങ്ങള്‍, ഇത്‌ വിദ്യാഭ്യാസ വകുപ്പിലെ ഒഴിവു 
ദിവസങ്ങളെപ്പറ്റിയും മറ്റുമുള്ള ചട്ടങ്ങളാണ്‌.” 

ഞാന്‍ വളരെ ബഹുമാനത്തോടെ എല്ലാം വാങ്ങി നോക്കി. അതി 
നുശേഷം പാഠ്യപദ്ധതി മടക്കി പോക്കറ്റില്‍ വച്ചു. പുസ്തകങ്ങള്‍ ഒരു 
ചരടുകൊണ്ട്‌ മുറുക്കിക്കെട്ടാന്‍ തുടങ്ങി. 


ലി ദിവാസ്വപ്നം 


ആ ഉദ്യോഗസ്ഥന്‍ പറഞ്ഞു “ഒരു കാര്യം. ഇഷ്ടം പോലെ പരീ 
ക്ഷണം നടത്താന്‍ നിങ്ങള്‍ക്ക്‌ ന്വാത്രത്രയമുണ്ട്‌; അതിനാണല്ലോ 
നിങ്ങള്‍ വന്നിരിക്കുന്നത്‌. പക്ഷെ വര്‍ഷാവസാനം പരീക്ഷയുണ്ടെന്നും 
ജോലിയിലുള്ള നിങ്ങളുടെ യോഗൃത പരീക്ഷാഫലം കൊണ്ടാണ്‌ 
നിര്‍ണയിക്കപ്പെടുക എന്നും മറക്കരുത്‌.” 

ഞാന്‍ വിനയപൂര്‍വം പറഞ്ഞു “സമ്മതിച്ചു. പക്ഷെ എനിക്കൊര 
ഭൃര്‍ത്ഥനയുണ്ട്‌. പരീക്ഷകന്‍ അങ്ങ്‌ തന്നെയായിരിക്കണം. ഞാനേറ്റെ 
ടുത്തിട്ടുള്ള ജോലിയുടെ മൂല്യ നിര്‍ണയം നടത്താന്‍ അങ്ങ്‌ തന്നെ 
തയാറാകണം. പരീക്ഷണം നടത്താനുള്ള സ്വാത്രനത്യം അങ്ങാണല്ലോ 
എനിക്കു തരുന്നത്‌ ! അതുകൊണ്ട്‌ കൃത്യനിര്‍വഹണത്തില്‍ എനിക്കുള്ള 
യോഗ്യത അങ്ങേക്ക്‌ തന്നെ മനസ്സിലാക്കിത്തന്ന്‌ തൃപ്തിനേടിയാല്‍ 
കൊള്ളാമെന്നാണ്‌ എന്റെ ആഗ്രഹം. എന്റെ ജയാപജയങ്ങളുടെ കാരൃ 
കാരണങ്ങള്‍ നിര്‍ണയിക്കാന്‍ അങ്ങേക്കു മാത്രമെ കഴിയു !” 

വകുപ്പധികാരി ചിരിച്ചുകൊണ്ട്‌ സമ്മതസുചകമായി തലയാട്ടി. ഞാന്‍ 
ആഫീസില്‍ നിന്നും പുവത്തേക്കിറങ്ങി. 


രണ്ട 


പാഠൃപദ്ധതി മുഴുവന്‍ നോക്കിയപ്പോള്‍, അതില്‍ പല മാറ്റങ്ങളും വരു 
ത്താന്‍ കഴിയുമെന്ന്‌ എനിക്കുറപ്പായി. പാപുസ്തകങ്ങളിലൂടെ ഞാന്‍ 
കണ്ണോടിച്ചു; എന്തെല്ലാം പരിഷകാരങ്ങള്‍ വേണമെന്നും ചിന്തിച്ചു. ആദ്യ 
ദിവസം മുതല്‍ അവസാന ദിവസം വരെ ചെയ്തുതീര്‍ക്കേണ്ടതായ 
കാര്യങ്ങളുടെ ഏകദേശ ചിത്രം എന്റെ മനസ്സില്‍ രൂപം കൊണ്ടു. പരീ 
ക്ഷയെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും ഞാന്‍ വേണ്ടവണ്ണം 
സങ്കല്‍പ്പിച്ചു; വര്‍ഷം മുഴുവന്‍ അധ്യാപനം എങ്ങനെ തുടര്‍ന്നുപോക 
ണമെന്നും ഞാന്‍ ചെയ്യുന്ന കാര്യങ്ങളുടെ സ്വാഭാവമെന്തായിരിക്കണ 
മെന്നും ഞാന്‍ മുന്‍കുട്ടി നിശ്ചയിച്ചുറച്ചു. ഇത്തരം ചിന്തയില്‍ മുഴുകി 
യിരുന്നതുകൊണ്ട്‌ രാത്രി രണ്ടുമണിയടിച്ചതുതന്നെ ഞാനറിഞ്ഞില്ല. ഒടു 
വില്‍ അടുത്ത ദിവസത്തെ പരിപാടി കടലാസില്‍ വ്യക്തമായി രേഖ 
പ്പെടുത്തി മൂന്നുമണിക്ക്‌ ഞാന്‍ ഉറങ്ങാന്‍ കിടന്നു. 

പ്രഭാതമായി. എനിക്ക്‌ നല്ല ഉല്‍സാഹം തോന്നി. എല്ലാ കാരൃത്തിലും 
ഒരു വേഗത അനുഭവപ്പെട്ടു. കുളികഴിഞ്ഞ്‌ വളരെ കുറച്ചുമാത്രം ആഹാരം 
കഴിച്ച്‌ കൃതൃസമയത്തുതന്നെ ഞാന്‍ ദാം നമ്പര്‍ വിദ്യാലയത്തില്‍ 
എത്തിച്ചേര്‍ന്നു. വിദ്യാലയം തുറന്നിരുന്നില്ല. ഹെഡ്മാസ്റ്റര്‍ പോലും 
എത്തിയിരുന്നില്ല. സ്‌കൂളിലെ ശിപായി താക്കോലെടുക്കാന്‍ വീട്ടിലേക്കു 
പോയിരിക്കുകയായിരുന്നു. കുട്ടികളുടെ വരവും പോക്കും തുടങ്ങിയി 
രുന്നു. റോഡില്‍ അവരുടെ ഓട്ടവും ബഹളവും ആരംഭിച്ചു കഴി 
ഞ്ഞിരുന്നു. 


പരീക്ഷണത്തിന്റെ ആരംഭം 3 


ഞാന്‍ ആലോചിക്കുകയായിരുന്നു. എപ്പോഴാണ്‌ സ്‌കൂള്‍ തുറക്കുക, 
എപ്പോഴാണ്‌ ക്ലാസ്‌ നിയന്ത്രിച്ച്‌ അധ്യാപനം ആരംഭിക്കുക. എന്റെ നവീ 
നപദ്ധതികള്‍ എപ്പോള്‍ തുടങ്ങണം, എങ്ങനെയാണ്‌ ക്ലാസില്‍ അച്ച 
ടക്കം നിലനിര്‍ത്തുക, എങ്ങനെ രസകരമായി പഠിപ്പിക്കാം, വിദ്യാര്‍ത്ഥി 
കളുടെ മനസ്സിനെ ആകര്‍ഷിക്കാന്‍ എന്തെല്ലാം ചെയ്യണം? ഇത്തരം പല 
വിധ ചിന്തകളില്‍ മുഴുകിയതുകൊണ്ട എന്റെ തലച്ചോറില്‍ രക്തസ 
ഞ്ചാരം ദ്രുതഗതിയില്‍ നടക്കുന്നതായി എനിക്കനുഭവപ്പെട്ടു. 
മണിയടിച്ചു. കുട്ടികള്‍ ക്ലാസില്‍ വന്ന്‌ അവരവരുടെ സ്ഥാനത്ത്‌ ഇരി 
പായി. ഹെഡ്മാസ്റ്റര്‍ കുടെവന്ന്‌ എന്റെ ക്ലാസ്‌ കാണിച്ചുതന്നു. അദ്ദേഹം 
കുട്ടികളോട്‌ പറഞ്ഞു. “എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ, ഈ മാന്യന്‍, 
ലക്ഷ്മീശങ്കര്‍, ഇന്നുമുതല്‍ നിങ്ങളുടെ അധ്യാപകനാണ്‌. ഇദ്ദേഹത്തെ 
അനുസരിക്കുക, ഇദ്ദേഹത്തിന്റെ ആജ്ഞകള്‍ മാനിക്കുകയും പാലിക്കു 
കയും ചെയ്യുക. ആരും ബഹളത്തിനോ എതിര്‍പ്പിനോ തുനിയരുത്‌.” 
ഹെഡ്‌മാസ്റ്റര്‍ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോള്‍ ഞാന്‍ എന്റെ 
അടുത്ത പ്രന്തണ്ടുമാസത്തെ കുട്ടുകാരെ സ്രശദ്ധം വീക്ഷിക്കുകയായി 
രുന്നു. ചിലര്‍ പുഞ്ചിരിച്ചു; ചിലര്‍ ഒളികണ്ണിട്ട എന്റെ നേരേ നോക്കി, 
ചിലര്‍ തലയാട്ടി; ചിലര്‍ എന്റെ നേരേ ആശ്ചര്യവും പരിഹാസവും 
കലര്‍ന്ന മിഴികള്‍ പായിച്ചു; മറ്റു ചിലര്‍ അന്ധാളിച്ചുനിന്നു. 
ഞാനവരെയാകൌയൊന്നു നോക്കി. ഈ കുട്ടികളെയാണ്‌ ഞാന്‍ പാ 





ഈ വകൃതിംകുട്ടികളെ കണ്ട്‌ ഞാന്‍ ഭയപ്പെട്ടു. എന്റെ ഹൃദയം 
വേഗം മിടിക്കാൻ തുടങ്ങി. 


4 ദിവാസ്വപ്നം 


പ്പിക്കേണ്ടത്‌. പരിഹാസ്പ്രിയരും കുസൃതികളും അഹങ്കാരികളും 
വിചിത്ര സ്വഭാവക്കാരുമായ ഇവരോടാണ്‌ എനിക്ക്‌ ഇടപെടാനുള്ളത്‌.... 
മനോധൈര്യം അല്‍പ്പം ചോര്‍ന്നുപോയ പോലെ തോന്നി. ഭയാശങ്ക 
കള്‍ കൊണ്ട്‌ ഹൃദയമിടിപ്പ്‌ ദ്രുതഗതിയിലായി. പക്ഷെ ഞാന്‍ സ്വയം 
നിയ്യ്്രിച്ചു; എന്നിട്ട മനസ്സിലുറച്ചു.. “സാരമില്ല, പതുക്കെ നേരിടാം!" 

ര്രതിയില്‍ തയ്യാറാക്കിയിരുന്ന അധ്യാപനക്കുറിപ്പ്‌ പോക്കറ്റില്‍ 
നിന്നെടുത്തുനോക്കി. അതില്‍ എഴുതിയിരുന്നു, ആദ്യം ശാന്തിജപം നട 
ത്തിക്കൊണ്ടുള്ള കളി. പിന്നീട ക്ലാസ്സിലെ ശുചിത്വനിരീക്ഷണം, തുടര്‍ന്ന്‌ 
സംഭാഷണം. 

ഞാന്‍ കുട്ടികളോട്‌ പറഞ്ഞു, “വരു, ആദ്യം നമുക്ക്‌ ശാന്തിമ്ര്്ര 
ത്തോടെ ഒരു കളി കളിക്കാം;....ഞാന്‍ പറയുന്നത്‌ ശ്രദ്ധിക്കുക. ഞാന്‍ 
“ഓം ശാന്തി” എന്ന്‌ ഉരുവിടുമ്പോള്‍ എല്ലാവരും നിശബ്ദരായിരിക്കണം; 
ച്രമം പടിഞ്ഞുതന്നെ ഇരിക്കണം; ഒട്ടും ഇളകരുത്. അപ്പോള്‍ ഞാന്‍ 

വാതില്‍ അടയ്ക്കും, മുറിയില്‍ ഇരുട്ടുപരക്കും. അപ്പോഴും എല്ലാവരും 

ശാന്തരായി ഇരിക്കണം. പുറത്തുള്ള ബഹളം നിങ്ങള്‍ക്ക്‌ നല്ലവണ്ണം 
കേള്‍ക്കാന്‍ കഴിയും. ഇവിടത്തെ നിശബ്ദതയില്‍ പുറത്തുള്ള ബഹളം 
കേള്‍ക്കുന്നത്‌ നിങ്ങള്‍ക്ക്‌ വളരെ രസകരമായി തോന്നും. ഈച്ച പറ 
ക്കുന്ന നേരിയ ശബ്ദം പോലും നിങ്ങള്‍ക്ക്‌ കേള്‍ക്കാന്‍ കഴിയും. സ്വന്തം 
ശ്വാസോച്ഛ്വാസം പോലും നിങ്ങള്‍ക്ക്‌ കേള്‍ക്കാറാകും. പിന്നീട്‌ ഞാന്‍ 
പാടുന്നത്‌ കേള്‍ക്കുക!” 

ഇത്രയും പറഞ്ഞ്‌ ഞാന്‍ പരിപാടി തുടങ്ങി. “ഓം ശാന്തി!” എന്ന്‌ 
ഉറക്കെപ്പറഞ്ഞു. കുട്ടികള്‍ ഉന്തും തള്ളുമായി, കുസ്ൃതിത്തരങ്ങളില്‍ 
മുഴുകി; മൂന്നു നാലു പ്രാവശ്യം ഞാന്‍ ശാന്തിമ്രന്തം ഉറക്കെ ഉരുവിട്ടു 
വെങ്കിലും എന്റെ ശബ്ദം വായുവില്‍ മാത്രമേ ചലനമുണ്ടാക്കിയുള്ളു. 
ഞാനല്പം പരിഭ്രമിക്കാതിരുന്നില്ല. “മിണ്ടാതിരിക്കൂ, വഴക്കടിക്കരുത്!” 
എന്നു ശാസിക്കുന്നതെങ്ങനെ? അടിച്ചു ഭയപ്പെടുത്താനും പാടില്ല. എന്താ 
യാലും ഞാന്‍ പരിപാടി തുടര്‍ന്നു; ജനലുകള്‍ അടച്ചു; വാതില്‍ അടച്ചു; 
ആകെ ഇരുട്ട വ്യാപിച്ചു. കുട്ടികള്‍ എന്താണ്‌ ചെയ്യുന്നതെന്ന്‌ എനിക്ക്‌ 
ഈഹിക്കാന്‍ കഴിഞ്ഞിരുന്നു. ചിലര്‍ വണ്ടിനെപ്പോലെ മൂളിത്തുടങ്ങി; 
മറ്റു ചിലര്‍ കൂമനെപ്പോലെ ശബ്ദിച്ചു. വേറെ ചിലര്‍ നിലത്ത്‌ ചവിട്ടി 
“ധം ധം” ശബ്ദം പുറപ്പെടുവിച്ചു. . ഇതിനിടയില്‍ ആരോ കയ്യടിച്ചു; 
തുടര്‍ന്ന്‌ കയ്യടിയുടെ ബഹളമായി. ആരോ ചിരിച്ചു; മുറിയാകെ ചിരി 
യില്‍ മുഴുകി! ഞാന്‍ പിന്‍വാങ്ങി; എന്റെ മുഖം മ്ലാനമായി. ഞാന്‍ 
പതുക്കെ നടന്നുചെന്ന്‌ ജനലുകളും വാതിലും തുറന്നു. അല്പസമയം 
മുറിക്ക്‌ പുറത്തുപോയി നിന്ന്‌, തിരിച്ചുവന്നു. അപ്പോള്‍ ക്ലാസിലാകെ 
ബഹളമായിരുന്നു. കുട്ടികള്‍ പരസ്പരം “ഓം ശാന്തി”യെന്ന്‌ വിളിച്ചുപ 
റഞ്ഞുകൊണ്ടിരുന്നു; വേറെ ചിലര്‍ എഴുന്നേറ്റുപോയി ജനലുകള്‍ അട 
യ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 


പരീക്ഷണത്തിന്റെ ആരംഭം ം 


ഞാന്‍ ചിന്തിച്ചു - എന്റെ ഈ നോട്സുകൊണ്ടൊന്നും ഒരു പ്രയോ 
ജനവുമില്ല. വീട്ടില്‍ ഇരുന്ന്‌ നോടസ്‌ എഴുതിയുണ്ടാക്കി ഭാവനയില്‍ 
അധ്യാപനം നടത്തുക സുകരമാണ്‌; പക്ഷെ യഥാര്‍ത്ഥമായി ക്ലാസിനെ 
അഭിമുഖീകരിക്കുക ദുഷ്കരമായ കൃത്ൃമാണ്‌. ഇത്രയും കാലം ബഹ 
ളവും അടിപിടിയും ശീലിച്ചുപോന്ന ഈ കുട്ടികളെ ശാന്തിമ്രന്തം' 
കൊണ്ട്‌ വശത്താക്കുക പോത്തിന്റെ മുമ്പില്‍ ഭാഗവതം വായിക്കുന്ന 
തിന്‌ തുല്യമാണ്‌. ആദ്യത്തെ ഉരുളയില്‍ തന്നെ ഈച്ച വന്നുപെട്ടത്‌ 
നന്നായി; നാളെ മുതല്‍ പുതിയ രീതിയില്‍ കാര്യങ്ങള്‍ തുടങ്ങാം. 

ഞാന്‍ ക്ലാസില്‍ വന്ന്‌ കുട്ടികളോടു പറഞ്ഞു. “സഹോദരന്മാരെ, 
ഇന്നിനി കൂടുതല്‍ കാര്യങ്ങള്‍ ചെയ്യാനില്ല. നാളെ മുതല്‍ പുതിയ ചില 
പരിപാടികള്‍ തുടങ്ങാം; ഇന്ന്‌ നിങ്ങള്‍ക്ക്‌ ഒഴിവ്‌ തന്നിരിക്കുന്നു!” 

“ഒഴിവ്‌” എന്നു കേട്ടപാടെ കുട്ടികള്‍ ഹര്‍ഷാരവത്തോടെ മുറി 
യില്‍നിന്നും പുറത്തുചാടി. വിദ്യാലയം മുഴുവന്‍ ബഹളമയമായി. അന്ത 
രീക്ഷമാകെ “ഒഴിവ്‌. ഒഴിവ്‌” എന്ന ശബ്ദം കൊണ്ട്‌ മുഖരിതമായി. കുട്ടി 
കള്‍ തുള്ളിച്ചാടി വീടുകളിലേക്ക്‌ ഓടാന്‍ തുടങ്ങി. 

അടുത്ത ക്ലാസുകളിലെ അധ്യാപകരും വിദ്യാര്‍ത്ഥികളും എത്തിനോ 
ക്കി. പ്രധാനാധ്യാപകന്‍ ഓടിവന്ന്‌ അല്‍പ്പം പരുഷസ്വരത്തില്‍ത്തന്നെ 
പറഞ്ഞു, “താങ്കള്‍ അവര്‍ക്ക്‌ അവധി കൊടുത്തതെന്തിനാണ്‌? ഇനിയും 
രണ്ടുമണിക്കൂര്‍ ബാക്കിയുണ്ടല്ലോ॥” 

ഞാന്‍ പറഞ്ഞു: “സാര്‍, ഇന്ന്‌ കുട്ടികള്‍ വേണ്ട്രത ശ്രദ്ധാലുക്കളായി 
രുന്നില്ല. തീരെ അടക്കമില്ലാതെയായിരുന്നു അവരുടെ പെരുമാറ്റം. ശാന്തി 
മ്രന്ത'ത്തോടെയുള്ള കളി തൂടങ്ങിയപ്പോള്‍തന്നെ എനിക്കത്‌ ബോധ്യ 
മായി.” 

“പക്ഷെ ആരോടും ചോദിക്കാതെ ഇങ്ങനെ ഒഴിവ്‌ കൊടുക്കാന്‍ 
താങ്കള്‍ക്ക്‌ അധികാരമില്ലെന്ന്‌ ഓര്‍ക്കണം. ഒരു ക്ലാസിലെ കുട്ടികള്‍ വീട്ടി 
ലേക്ക്‌ പോകുന്നതായിക്കണ്ടാല്‍ മറ്റുള്ളവര്‍ ക്ലാസില്‍ അടങ്ങിയിരി 
ക്കുമോ? താങ്കളുടെ ഇത്തരം പരീക്ഷണങ്ങള്‍ ഇവിടെ നടപ്പില്ല!” പ്രധാ 
നാധ്യാപകന്‍ കടുത്ത സ്വരത്തില്‍ എന്നെ ഓര്‍മിപ്പിച്ചു. അദ്ദേഹം സ്വര 
മുയര്‍ത്തി വീണ്ടും പറഞ്ഞു. “താങ്കളുടെ ഈ കളിയും പരീക്ഷണവു 
മൊന്നും ഇവിടെ വേണ്ട. ശാന്തി ജപവും മറ്റും മോണ്ടിസ്സോറി ക്ലാസില്‍ 
മതി. ഇത്‌ പ്രൈമറിക്ലാസാണ്‌. ഇവിടെ അല്ല അടി കൊടുത്തില്ലെങ്കില്‍ 
കുട്ടികള്‍ യാതൊന്നും അനുസരിക്കില്ല. തത്വം നോക്കിയാണോ എല്ലാ 
വരും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും! താങ്കളും മറ്റുള്ളവരെപ്പോലെ 
പഠിപ്പിച്ചാല്‍ മാത്രമേ പ്രന്തണ്ടുമാസം കഴിയുമ്പോള്‍ ഫലം കിട്ടുകയു 
ളു. ഇന്നത്തെ ദിവസം വെറുതെ കളഞ്ഞു! എല്ലാം നഷ്ടപ്പെട്ട വിഡ്ഡി 
യായി” 

എനിക്കദ്ദേഹത്തോട സഹതാപം തോന്നി. ഞാന്‍ പറഞ്ഞു, “സാര്‍, 
അടിച്ചുപഠിപ്പിക്കുന്ന ജോലിയല്ല മറ്റുളളവര്‍ ചെയ്യുന്നത്‌. അതിന്റെ ഫല 


6 ദിവാസ്വപ്നാ 


മെന്താണ്‌? കൂട്ടികള്‍ ദുസ്വഭാവികളും കാടന്മാരും അച്ചടക്കമില്ലാത്തവ 
രുമായിത്തീരുന്നു. ഇങ്ങനെയുള്ള നാലുവര്‍ഷത്തെ പഠനംകൊണ്ട്‌ കുട്ടി 
കള്‍ “ഹാഹുൂ' എന്ന്‌ വിളിച്ചുകുവാനും കൈകൊട്ടി അട്ടഹസിക്കാനും 
മാത്രമല്ലേ പഠിക്കുന്നത്‌. അവര്‍ക്ക്‌ അവരുടെ വിദ്യാലയത്തോട യാതൊ 
രുവിധ അടുപ്പവുമില്ല. ഒഴിവ്‌ എന്ന്‌ പൂര്‍ണമായി പറയുന്നതിനുമുമ്പു 
തന്നെ അവര്‍ ചാടിയോടിപ്പോയതുകണ്ടില്ലെ?” 

“ഇനി താങ്കള്‍ എന്താണ്‌ ചെയ്യാനുദ്ദേശ്ൃം* ഞങ്ങളുമൊന്ന്‌ 
കാണട്ടെ.” പ്രധാനാധ്യാപകന്‍ ചോദിച്ചു. ഞാന്‍ നിശബ്ദനായി. 

നിരാശയോടെയാണ്‌ അന്നു ഞാന്‍ വീട്ടിലേക്കു തിരിച്ചത്‌. കട്ടിലില്‍ 
കിടന്നുകൊണ്ട്‌ ഞാന്‍ ചിന്തിച്ചു. ഈ ജോലി വളരെ ദുഷ്കരമാണ്‌. 
പക്ഷെ, എന്റെ യഥാര്‍ത്ഥമായ പരീക്ഷണാവസരമാണിത്‌.... ഇവിടെ 
ഞാന്‍ തോല്‍ക്കാന്‍ പാടില്ല. ശാന്തിജപവും കളിയും ഇങ്ങനെ നടത്തി 
യിട്ടെന്തു കാര്യം? മോണ്ടിസ്സോറി പദ്ധതിയില്‍ ആരംഭം മുതല്‍ ഇതി 
നുള്ള പരിശീലനം നല്‍കുന്നുണ്ട്‌; ഇവിടെ ആദ്യദിവസം തന്നെ ആ 
രീതി അവലംബിക്കുക വഴി ഞാനൊരു വങ്കത്തരം തന്നെയാണ്‌ ചെയ്ത 
ത്‌. ആദ്യമായി ഞാന്‍ കുട്ടികളുമായി അടുക്കണം; എന്നോട്‌ അവര്‍ക്ക്‌ 
സ്നേഹവും താല്പര്യവും ഉണ്ടാകണം. അപ്പോള്‍ മാത്രമേ അവര്‍ ഞാന്‍ 
പറയുന്നത്‌ അനുസരിക്കുകയുള്ളു. സ്കൂളിനെക്കാള്‍ കൂടുതല്‍ അവധി 
ആഗ്രഹിക്കുന്ന ഈ ചുറ്റുപാടില്‍ ജോലി ചെയ്യുക ഭഗീരഥന്റെ ഗംഗാവ 
തരണമാണ്‌! 

അടുത്ത ദിവസം മുതല്‍ ചെയ്യേണ്ട കാര്യങ്ങള്‍ ചിന്തിച്ചുറച്ച്‌ ഞാന്‍ 
ഉറങ്ങാന്‍ കിടന്നു. ആ ചിന്തയില്‍ മുഴുകിത്തന്നെ ഒരുവിധം രാത്രി കഴി 
ച്ചുകൂട്ടി എന്നുപറയാം. 


മൂന്ന്‌ 


സ്‌കൂള്‍ കൂടി. ഞാന്‍ ക്ലാസ്മുറിയിലേക്ക്‌ കടന്നുചെന്നു. കുട്ടികള്‍ എനി 
ക്കുചുറ്റും കൂടി. അവര്‍ നിര്‍ഭയം എന്നെ കളിയാക്കുന്ന മട്ടില്‍ പറഞ്ഞു 
തുടങ്ങി “സാറെ, ഇന്നും ഒഴിവു തരില്ലേ. ഒഴിവ്‌-ഒഴിവ്-ഒഴിവ” 

ഞാന്‍ പറഞ്ഞു, “ശരി, ഇന്നും ഒഴിവുതരാം; പക്ഷെ മുഴുവന്‍ ദിവ 
സത്തേക്കില്ല; രണ്ടു മണിക്കൂര്‍ മാര്രം....ഇന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്കൊരു 
കഥ പറഞ്ഞുതരാം; എല്ലാവരും കേട്ടിരിക്കുക; പിന്നീട നമുക്ക്‌ മറ്റു കാര്യ 
ങ്ങള്‍ പറയാം.” 

ഞാന്‍ വേഗത്തില്‍ കഥ പറയാന്‍ തുടങ്ങി. “ഒരിക്കല്‍ ഒരു രാജാ 
വുണ്ടായിരുന്നു; അദ്ദേഹത്തിന്‌ ഏഴു രാജ്ഞിമാരുണ്ടായിരുന്നു; ഏഴു 
പേര്‍ക്കും ഏഴു രാജകുമാരന്‍മാരും ഏഴു രാജകുമാരികളും ജനിച്ചി 
രുന്നു.” 

തിക്കും തിരക്കും ബഹളവുമായി. എല്ലാ കുട്ടികളും എന്റെ ചുറ്റും 
വന്നിരുന്നു. കഥ പറയുന്നതിനിടയില്‍ ഞാനല്‍പമൊന്നു നിര്‍ത്തി. അതി 


പരീക്ഷണത്തിന്റെ ആരംഭം 


നുശേഷം പറഞ്ഞു, “ഒരു കാര്യം. എല്ലാവരും ഒതുങ്ങി ഇരിക്കുക; 
ഇങ്ങനെ തിക്കും തിരക്കുമായാല്‍ കാര്യം നടക്കില്ല.” 

എല്ലാവരും അല്‍പം കൂടി അച്ചടക്കത്തോടെ ഒതുങ്ങി ഇരുന്നു. 
എന്നിട്ട കഥ കേള്‍ക്കാന്‍ തിടുക്കം കൂട്ടി. ഞാന്‍ ചിരിച്ചുകൊണ്ട്‌ പറ 
യാന്‍ തുടങ്ങി. “ആ ഏഴു രാജകുമാരികള്‍ക്കും ഏഴു കൊട്ടാരങ്ങള്‍; 
ഓരോ കൊട്ടാരത്തിലും മുത്തും രത്നവും പതിച്ച ഏഴേഴു തൂക്കുവിള 
ക്കുകള്‍...” 

കുട്ടികള്‍ കണ്ണു മിഴിച്ചിരുന്ന്‌ കഥ കേള്‍ക്കാന്‍ തുടങ്ങി. ക്ലാസില്‍ 
പൂര്‍ണമായ ശാന്തത കളിയാടി. ആരും ശബ്ദിക്കുകയോ, എഴുന്നേറ്റ്‌ 
നടക്കുകയോ ചെയ്തില്ല. ഇന്ന്‌ ക്ലാസില്‍ ഇരയ്ക്ക്‌ നിശബ്ദതയുണ്ടാ 
കാന്‍ കാരണമെന്തായിരിക്കുമെന്ന്‌ ഹെഡ്മാസ്റ്റര്‍ സംശയിച്ചുകാണും; 
അദ്ദേഹം ക്ലാസിലേക്കു വന്നു. എന്നോട ചോദിച്ചു “എന്താ, കഥ പറ 
ഞ്ഞുകൊണ്ടിരിക്കുകയാണോ?” 

“അതെ, കഥയും അതോടൊപ്പം ശാന്തിമന്ത്രവും ജപിച്ചുള്ള കളിയും 
നടക്കുന്നുണ്ട്‌.” ഞാനദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം മടങ്ങിപ്പോയി. 
ഞാന്‍ കഥ തുടര്‍ന്നുകൊണ്ട്ടേയിരുന്നു. മറ്റു ക്ലാസുകളില്‍ വല്ലാത്ത ബഹ 
ളമായിരുന്നു. ഞാന്‍ പറഞ്ഞു, “അടുത്ത ക്ലാസുകളില്‍ വല്ലാത്ത ബഹ 
ളം. അല്ലേ?” കുട്ടികളെല്ലാവരും ആ ബഹളത്തോട അവര്‍ക്കുള്ള പ്രതി 
ഷേധാ പ്രകടിപ്പിച്ചുകൊണ്ട്‌ അതേ മട്ടില്‍ ഇരുന്നു. 





കുട്ടികള്‍ എന്റെ കഥ ആകാക്ഷയോടെ ശ്രദ്ധിച്ചു. ആരും മിണ്ടിയില്ല, 
എഴുന്നേറ്റു നടന്നില്ല. ക്ലാസ്‌ ശാന്തമായിരുന്നു. 


8 ദിവാസ്വപ്നം 


കഥ പകുതിയായി. ഞാന്‍ ചോദിച്ചു: “നിങ്ങള്‍ക്ക്‌ അവധി വേണോ? 
എന്നാല്‍ കഥ നിര്‍ത്താം. വേണ്ടെങ്കില്‍ കഥ തുടരാം!” 

“അവധി വേണ്ട - കഥ കേള്‍ക്കണം.” കുട്ടികള്‍ ഏകസ്വരത്തില്‍ 
പ്രതിവചിച്ചു. 

“ശരി, നല്ല കാര്യം. എന്നാല്‍ കഥ കേള്‍ക്കൂ.” ഞാന്‍ പറഞ്ഞു. 
“ഇടയ്ക്ക്‌ നമുക്ക്‌ കുറച്ചുനേരം മറ്റെന്തെങ്കിലും സംസാരിക്കാം. അതി 
നുശേഷം മണിയടിക്കുന്നതിന്‌ മുമ്പുതന്നെ കഥ തുടങ്ങാം.” 

“വേണ്ട - വര്‍ത്തമാനം നാളെ മതി. വേഗം കഥ പറം;ത്തു തീര്‍ക്കു, 
സാര്‍.” കുട്ടികള്‍ അക്ഷമരായിരുന്നു. 

“ഈ കഥ വളരെ വലുതാണ്‌. നാലു ദിവസം വേണം തീരാന്‍.” 
ഞാനവരില്‍ കൌഈതുകം വളര്‍ത്തിക്കൊണ്ട്‌ പറഞ്ഞു. 

“ഓഹോ. ഇത്ര വലുതാണോ. അപ്പോള്‍ നല്ല രസമായിരിക്കുമല്ലോ!” 
കുട്ടികള്‍ കൂടുതല്‍ തലപരരായി. 

ഞാന്‍ വേഗം തന്നെ രജിസ്റ്റര്‍ എടുത്ത്‌ കുട്ടികളുടെ പേര്‌ എഴു 
താന്‍ തുടങ്ങി. എല്ലാവരും പെട്ടെന്ന്‌ പേര്‍ പറഞ്ഞ്‌ രജിസ്റ്റര്‍ എഴുതാന്‍ 
സഹായിച്ചു. പിന്നീട ഹാജര്‍ എടുത്തുകൊണ്ട്‌ ഞാന്‍ പറഞ്ഞു: “നാളെ 
മുതല്‍ ഞാന്‍ ആദ്യം ഹാജരെടുക്കും; എന്നിട്ടേ കഥ പറയുകയുള്ളൂ!” 
ഇത്രയും പറഞ്ഞ്‌ കഥയിലേക്ക്‌ കടന്നപ്പോഴേക്കും മണിയടിച്ചുകഴിഞ്ഞി 
രുന്നു. സമയം കഴിഞ്ഞെങ്കിലും കുട്ടികള്‍ ബഹളംകൂട്ടി പറഞ്ഞു. “കഥ 
വേഗം തുടങ്ങിക്കൊള്ളു. ഞങ്ങള്‍ ഇരിക്കാം.” 

ഞാന്‍പറഞ്ഞു, “അതു സാധ്യമല്ല. ഇനി നാളെ.” അതിനുശേഷം 
ഞാന്‍ ചോദിച്ചു: “നാളെ ഒഴിവു വേണോ? 

എല്ലാവരും എകസ്വരത്തില്‍ പറഞ്ഞു, “കഥ....കഥ....കഥ....! അവര്‍ 
ക്ലാസിന്‌ പുറത്തേക്ക്‌ ചാടി. ഇന്നലത്തെ “ഒഴിവ്‌, ഒഴിവ്‌” എന്ന വിളിച്ചു 
കൂവലിനു പകരം ഇന്ന്‌ കഥ, കഥ” എന്ന്‌ ആവര്‍ത്തിക്കുന്ന ശബ്ദം 
അന്തരീക്ഷത്തില്‍ മുഴങ്ങി. ഞാന്‍ വിചാരിച്ചു. എന്തുമാകട്ടെ. ഇന്നത്തെ 
ദിവസം ഭംഗിയായി കഴിഞ്ഞു. “അദ്ഭുതകരമായ ഒരു മാന്ത്രികവിദ്യ 
യാണ്‌ കഥയെന്ന കാര്യം തികച്ചും യഥാര്‍ത്ഥമാണെന്ന്‌ എനിക്കിന്ന്‌ 
ബോധ്യമായി. 


നാല്‍ 


അടുത്ത ദിവസം പ്രഭാതത്തില്‍ കുട്ടികളെല്ലാം പുഞ്ചിരിച്ചുകൊണ്ടാണ്‌ 
ക്ലാസില്‍ പ്രവേശിച്ചത്‌. ഉടനെതന്നെ അവര്‍ പരസ്പരം ഉന്തും തള്ളുമായി 
എന്റെ അടുത്തുവന്നിരിപ്പായി. എന്നിട്ടുപറഞ്ഞു, “സാറെ.....കഥ പറയൂ...” 
ഞാന്‍ പറഞ്ഞു, “ആദ്യം ഹാജര്‍, അതിനുശേഷം ചില കാര്യങ്ങള്‍ 
പറയാനുണ്ട്‌....പിന്നീട്‌ കഥ!” 

പോക്കറ്റില്‍നിന്നും ഒരു ചോക്കുകഷണമെടുത്ത്‌ നിലത്ത്‌ ഒരു 
വൃത്തം വരച്ചുകൊണ്ട്‌ ഞാന്‍ പറഞ്ഞു, “നോക്കൂ....എന്നും ഇവിടെ 


പരീക്ഷണത്തിന്റെ ആരംഭം 9 


വന്നിരിക്കണം.” ഞാന്‍ സ്വയം ആ വൃത്തത്തിനകത്ത്‌ ഇരുന്നു. എന്നിട്ട്‌ 
തുടര്‍ന്നു, “ഇതാണെന്റെ സ്ഥാനം. ഇവിടെയിരുന്നാണ്‌ ഞാന്‍ കഥ 
പറയുക!” 
എല്ലാവരും ഇരുന്നു; ഞാനും ഇരുന്നു. ഹാജര്‍ എടുത്തു. കഥ പറ 
യാന്‍ തുടങ്ങി. കുട്ടികള്‍ എന്റെ മുഖത്തുതന്നെ നോക്കിയിരുന്നു. കഥ 
കേള്‍ക്കുന്തോറും മ്രന്തം കൊണ്ടു മയങ്ങിയിട്ടെന്നപോലെ, പാവകളെ 
പ്പോലെ അവര്‍ നിശബ്ദരായി ഇരുന്നു. ഇടയ്ക്ക്‌ കഥ നിരത്തിയിട്ട ഞാന്‍ 
വ “കഥ നിങ്ങള്‍ക്ക്‌ ഇഷടപ്പെടുന്നുണ്ടോ?” 
“ഉവ്വ്‌, സാര്‍. വളരെ ഇഷ്ടമായി!” 
“നിങ്ങള്‍ക്ക്‌ കഥ കേള്‍ക്കുന്നതുപോലെ, കഥ വായിക്കാന്‍ താത്പ 
ര 
“ ഉവ്വ്‌. ഞങ്ങള്‍ക്ക്‌ കഥ വായിക്കുന്നതും ഇഷ്ടമാണ്‌...പക്ഷെ കഥ 
യെഴുതിയ പുസ്തകങ്ങള്‍ എവിടെ നിന്ന്‌ കിട്ടാനാ?” 
“ഞാന്‍ കഥാപുസ്തകങ്ങള്‍ കൊണ്ടുവന്നുതന്നാല്‍ നിങ്ങള്‍ വായി 
ക്കുമോ?” 
”വായിക്കും........തീര്‍ച്ചയായും.” 
ഇതിനിടയില്‍ സമര്‍ത്ഥനായ ഒരു കുട്ടി പറഞ്ഞു, “എന്നാലും, സാര്‍ 
കഥ പറയുകതന്നെ വേണം. തന്നത്താന്‍ വായിക്കുന്നതുകൊണ്ട്‌ മാത്ര 
മായില്ല! 
” ശരി. അങ്ങനെയാവട്ടെ.” ഞാന്‍ മര എന്റെ കഥാകഥനം 
വിണ്ടും തുടര്‍ന്നു. 
മണിയടിച്ചപ്പോള്‍ ഞാന്‍ നിര്‍ത്തി. എല്ലാവരും എന്റെ ചുറ്റും കൂടി. 
ചിലര്‍ എന്നെ വളരെ സ്‌നേഹപൂര്‍വം നോക്കി; മറ്റു ചിലര്‍ എന്നെ 
സ്പര്‍ശിച്ചുകൊണ്ട്‌ സന്തോഷം ഉള്‍ക്കൊണ്ടു. ഞാന്‍ പറഞ്ഞു, “മതി, 
എല്ലാവരും പോകു - വേഗം വീട്ടിലെത്തുൂ. 
കൂട്ടികള്‍ വിടാനുള്ള ഭാവമായിരുന്നില്ല. അവര്‍ പറഞ്ഞു, ഞങ്ങളി 
പ്പോള്‍ പോകുന്നില്ല. അങ്ങു കഥ പറഞ്ഞുകൊള്ളു. ഞങ്ങള്‍ വൈകു 
ന്നേരം വരെ ഇരുന്ന്‌ കേള്‍ക്കാം!” 
ഞാനവരെ ഒരു വിധത്തില്‍ പറഞ്ഞുവിട്ടു. കുട്ടികള്‍ പിരിഞ്ഞുപോ 
യപ്പോള്‍ ചില അധ്യാപകര്‍ എന്റെയടുത്തുവന്നു. അവര്‍ പറയാന്‍ 
തൂടങ്ങി. “സ്നേഹിതാ, അങ്ങ്‌ ഇന്നു വളരെ ഭംഗിയായി കാര്യങ്ങള്‍ 
നടത്തി....ഇപ്പോള്‍ ഞങ്ങളുടെ ക്ലാസിലെ കുട്ടികളും കഥ പറയണമെന്ന്‌ 
ആ ഖശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവര്‍ക്ക്‌ പഠിത്തത്തില്‍ ശ്രദ്ധയേ 
യില്ല. കഥ കേള്‍ക്കാന്‍ പോകും, അല്ലെങ്കില്‍, കഥ പറയണമെന്നാണ്‌ 
അവരുടെ പിടിവാശി.” 
"പക്ഷെ. കഥ പറയാന്‍ ആര്‍ക്കറിയാം.... എന്തെങ്കിലും കഥ ഓര്‍മ 
വന്നിട്ടുവേണ്ടേ പറയാന്‍!” അവര്‍ അവരുടെ നിസ്പഹായത പ്രകടമാക്കി. 
ഞാന്‍ ചിരിക്കുകമാത്രം ചെയ്തു. 


10 ദിവാസ്വപ്നം 
അഞ്ച്‌ 


അന്ന്‌ ഞായറാഴ്ചയായിരുന്നു. ഞാന്‍ സ്‌കൂള്‍ മേലധികാരിയെ 
കാണാന്‍ ചെന്നു. അദ്ദേഹം പറഞ്ഞു, “സഹോദരാ, ഹെഡ്മാസ്റ്റര്‍ പറ 
യുന്നത്‌, പ മുഴുവന്‍ സമയവും കഥ്‌ പരടട 
നനന 

“ശരിയാണ്‌, ഇപ്പോള്‍ കഥപറച്ചിലാ നടക്കുന്നത്‌.” ഞാന്‍ പറഞ്ഞു. 

മേലധികാരി ചോദിച്ചു, “എങ്കില്‍പ്പിന്നെ, പിട പരീക്ഷണം 
എപ്പോള്‍ തുടങ്ങും? പാഠഭാഗങ്ങള്‍ എങ്ങനെ പൂര്‍ത്തിയാക്കും?” 

ഞാന്‍ പറഞ്ഞു, “സര്‍, എന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക 
യാണ്‌. വിദ്യാര്‍ത്ഥികളെയും അധ്യാപകരെയും അടുപ്പിക്കുന്നതില്‍ കഥ 
യ്ക്കുള്ള മാസ്മര ശക്തി ഞാനിപ്പോള്‍ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക 
യാണ്‌. ആദ്യ ദിവസം ഞാന്‍ പറയുന്നത്‌ ശ്രദ്ധിക്കാതെ ദിവസം മുഴു 
വന്‍ ബഹളം കൂട്ടിയിരുന്ന കുട്ടികള്‍ കഥ കേട്ടു തുടങ്ങിയപ്പോള്‍ വളരെ 
ശാന്തരായിത്തീര്‍ന്നിരിക്കുന്നു. അവര്‍ ഞാന്‍ പറയുന്നത്‌ ശ്രദ്ധയോടെ 
കേള്‍ക്കുന്നു. നിര്‍ദേശിക്കുന്ന സ്ഥലത്ത്‌ ഇരിക്കുന്നു. സ്നേഹപൂര്‍വം 
എന്നോട്‌ പെരുമാറുന്നു. “മിണ്ടാതിരിക്കൂ, ബഹളം കൂട്ടരുത്‌” എന്ന്‌ പറ 
യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ക്ലാസില്‍ നിന്ന്‌ പോകാന്‍ പറ 
ഞ്ഞാലും കുട്ടികള്‍ പോകാതായിരിക്കുന്നു!” 

മേലധികാരി പറഞ്ഞു “കൊള്ളാം. അതെല്ലാം മനസ്സിലായി. ഇനി 
പുതിയ രീതിയില്‍ പഠിപ്പിക്കാന്‍ തുടങ്ങുന്നത്‌ എപ്പോഴാണ്‌?” 

“ഇതുതന്നെയാണ്‌ അധ്യാപനത്തിന്റെ പുതിയ പദ്ധതി. കഥാകഥന 
ത്തിലുടെ ഇപ്പോള്‍ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ടിരുക്കുകയാണ്‌. അധ്യാ 
പകനെ ശ്രദ്ധിക്കാനുള്ള പരിശീലനമാണിപ്പോള്‍ നടക്കുന്നത്‌. ഭാഷാ 
ശുദ്ധി, സാഹിത്യപരിചയം തുടങ്ങിയവയും അതോടൊപ്പം നടക്കുന്നുണ്ട. 
നാളെ മറ്റു ചിലതുകൂടി പഠിപ്പിക്കാന്‍ തുടങ്ങും.” ഞാനദ്ദേഹത്തെ 
പറഞ്ഞു മനസ്സിലാക്കി. 

“പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഥാകഥനം കൊണ്ടുമാത്രം ഒരു 
കൊല്ലം അവസാനിക്കരുത്‌!” അദ്ദേഹം എന്നെ ഓര്‍മിപ്പിച്ചു. 

“അതിനെക്കുറിച്ച്‌ അങ്ങ്‌ വിഷമിക്കണ്ട.” ഞാനദ്ദേഹത്തെ ധൈര്യ 
പ്പെടുത്തി. 


ഗ്‌ 


ആറ്‌ 
കഥ കേള്‍ക്കാന്‍ ക്ലാസിലെ കുട്ടികള്‍ വൃത്താകാരത്തില്‍ ഇരിപ്പുറപ്പിച്ചു. 
ഞാന്‍ ബോര്‍ഡില്‍ എഴുതി, ഇന്ന്‌ ചെയ്യേണ്ട കാര്യങ്ങള്‍ - ഹാജര്‍, 
സംഭാഷണം, കഥ.... ഹാജര്‍ എടുത്തതിനു ശേഷം ഞാന്‍ സംഭാഷണ 
ത്തിലേക്ക്‌ കടന്നു. ഞാന്‍ പറഞ്ഞു: “എല്ലാവരും എഴുന്നേറ്റുനിന്ന്‌ കൈ 
കാണിച്ചു തരു. നിങ്ങളുടെ നഖം എത്രത്തോളം വളര്‍ന്നിട്ടുണ്ടെന്ന്‌ 


പരീക്ഷണത്തിന്റെ ആരംഭം 11 


നോക്കട്ടെ.” 

ഒരു കുട്ടിയുടെ നഖം വല്ലാതെ വളര്‍ന്നതായിക്കണ്ടു. നഖത്തില്‍ 
ചെളി കട്ടപിടിച്ചിരുന്നു. ഞാന്‍ പറഞ്ഞു, “നിങ്ങള്‍ ഓരോരുത്തരും 
തൊപ്പി കയ്യിലെടുക്കൂ... നോക്കു, തൊപ്പി അഴുക്കുപിടിച്ച്‌ കീറിത്തുട 
ങ്ങിയതായിക്കണ്ടില്ലേ?” 

എല്ലാവരും അവരവരുടെ തൊപ്പി കയ്യിലെടുത്തു നോക്കി. വളരെ 
കുറച്ചുപേരുടെ തൊപ്പി മാത്രമേ വൃത്തിയുള്ളതായിക്കണ്ടുള്ളു. ഞാന്‍ 
പറഞ്ഞു, “നോക്കു, നിങ്ങളുടെ ഷര്‍ട്ടിന്റെ ബട്ടനെല്ലാം വിട്ടിരിക്കുന്നു... 
ഇന്നിനി കൂടുതല്‍ പരിശോധനയില്ല. കഥ പറയാന്‍ തുടങ്ങാം.” 

കഥ പറയുന്നതിനിടയില്‍ ഒരു വിദ്യാര്‍ഥി ചോദിച്ചു, “സാര്‍, കഥാ 
പുസ്തകങ്ങളുടെ കാര്യം എന്തായി?” 

“രണ്ടുമൂന്നു ദിവസത്തിനകം കൊണ്ടുവരാം.... ശരി. കഥകള്‍ വായി 
ക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ കൈ പൊക്കൂ.” 

എല്ലാവരും കയ്യുയര്‍ത്തി. 

ഞാന്‍ പറഞ്ഞു, “നിങ്ങള്‍ വായിച്ചിട്ടുള്ള കഥാപുസ്തകങ്ങളുടെ പേര്‍ 
പറയൂ.” വളരെ ചുരുക്കം കൂട്ടികള്‍ മാത്രമേ രണ്ടോ നാലോ കഥകള്‍ 
വായിച്ചവരായിട്ടുണ്ടായിരുന്നുള്ളു. നാലാം ക്ലാസിലെത്തിയിട്ടും പാഠപു 
സ്തകങ്ങളൊഴികെ മറ്റെന്തെങ്കിലും പുസ്തകം വായിച്ചിട്ടുള്ളവര്‍ വിര 
ളം. “നിങ്ങളില്‍ ആരെങ്കിലും മാസികയോ പ്രതമോ വായിച്ചിട്ടുണ്ടോ?” 
ഞാനന്വേഷിച്ചു. 

രണ്ടു പേര്‍ പറഞ്ഞു. “ഉവ്വ്‌ സാര്‍, ബാലസഖ വായിച്ചിട്ടുണ്ട്‌.” 

കൊള്ളാം ഞാനവരെ അഭിനന്ദിച്ചു. ഞാന്‍ കഥകള്‍ കൊണ്ടുവ 
രാം. നിങ്ങള്‍ വായിക്കണം. നിങ്ങള്‍ക്ക്‌ വായിച്ചു മതിയാവുന്ന തര 
ത്തില്‍ കഥകള്‍ കൊണ്ടുവന്നു തരാം.” 

കുട്ടികള്‍ വളരെ സന്തുഷ്ടരായി കാണപ്പെട്ടു. 

എന്റെ കഥാ കഥനം മണിയടിക്കുന്നതുവരെ തുടര്‍ന്നു. അതി 
നുശേഷം ഞാന്‍ പറഞ്ഞു. “കുട്ടികളേ, ഒരു കാര്യം കേട്ടിട്ടു പോകൂ. 
ഞാന്‍ വരച്ചിട്ടുള്ള വൃത്തത്തില്‍ നിന്നുകൊണ്ടു കേള്‍ക്കണം.....നാളെ 
നഖം വെട്ടി വൃത്തിയായി വരണം. തന്നത്താന്‍ സാധിക്കുമെങ്കില്‍ 
അങ്ങനെ. അല്ലെങ്കില്‍ അച്ഛനോടു പറഞ്ഞു ചെയ്യിക്കുക. അതുമല്ലെ 
ങ്കില്‍ ക്ഷുരകനെക്കൊണ്ടു ചെയ്യിക്കണം.” 

ഒരു കുട്ടി പറഞ്ഞു. “സാറെ, ഞാന്‍ തന്നത്താന്‍ കടിച്ചു നഖംക 

ളയാം.” 

ഞാന്‍ പറഞ്ഞു. “അരുത്‌, അങ്ങനെ ചെയ്യരുത്‌. നഖം വെട്ടാന്‍ 
ചെറിയ കത്തി ഉപയോഗിക്കുക. ഒരിക്കലും നഖം കടിക്കരുത്‌.” 

തുടര്‍ന്ന്‌ കൂടുതല്‍ ഗൌരവത്തില്‍ ഞാന്‍ അവരോടിങ്ങനെ പറഞ്ഞു. 
“ഞാന്‍ മറ്റൊരുകാര്യം പറയുന്നതുകൂടി കേള്‍ക്കുക.” 

കുട്ടികള്‍ “എന്താണത്‌?” 


12 ദിവാസ്വപ്നം 


“നിങ്ങള്‍ തലയില്‍ തൊപ്പിവയ്ക്കാതെ വന്നാല്‍ മതി. എന്തിനാണീ 
അഴുക്കുപിടിച്ച തൊപ്പി. അല്ലെങ്കിലും നമ്മുടെ തലയില്‍ എന്തിനാണീ 
തൊപ്പി. അതിന്റെ ആവശ്യമെന്താ?” ഞാന്‍ ചോദിച്ചു. 

കുട്ടികളെല്ലാവരും പൊട്ടിച്ചിരിച്ചു. “അതെങ്ങനെ. തൊപ്പിവ 
യ്ക്കാതെ സ്‌കൂളില്‍ വരാമോ? ഹെഡ്മാസ്റ്റര്‍ സമ്മതിക്കുമോ?” 

“നാളെമുതല്‍ ഞാനും തൊപ്പിവയ്ക്കാതെ വരാം. നിങ്ങളും അതു 
തന്നെചെയ്യുക.” ഞാനവരെ ധൈര്യപ്പെടുത്തി. 

കുട്ടികള്‍ ചോദിച്ചു. “അച്ഛന്‍ സമ്മതിച്ചില്ലെങ്കില്‍ ഞാന്‍ എന്തു 
ചെയ്യും?” 

“അച്ഛനോട പറയണം, ഇതൊരു അനാവശ്യമായ ഭാരമാണെന്ന്‌. 
അഴുക്കു പിടിച്ച തൊപ്പി ധരിക്കുന്നതില്‍ ഭേദം തൊപ്പിവയ്ക്കാതിരി 
ക്കുന്നതല്ലേ?” ഇത്രയും പറഞ്ഞ്‌ ഞാന്‍ ഒരു കാര്യം അവരെ ഓര്‍മി 
പ്പിച്ചു. ” കോട്ടിന്റെ ബട്ടണൊക്കെ തുന്നിപ്പിടിപ്പിച്ചു വരണം. ഇങ്ങനെ 
കോട്ടു തുറന്നിട്ടു വരുന്നത്‌ നല്ലതല്ല.” 

എല്ലാവരും എന്റെ നിര്‍ദേശങ്ങള്‍ നല്ലതുപോലെ മനസിലാക്കി വീട്ടി 
ലേക്കു തിരിച്ചു. 

വഴിക്കു വച്ച്‌ ഞാന്‍ പ്രധാന അധ്യാപകനെ കണ്ടു. അദ്ദേഹം പറ 
യാന്‍ തുടങ്ങി. “ഹേ, മിസ്റ്റര്‍, നിങ്ങള്‍ എന്തൊക്കെയോ ചെയ്യുന്നു. 
ഇമ്മാതിരി അഭിനയം കൊണ്്ടെന്താകാര്യം? നഖം മുറിക്കുക, ബട്ടണ്‍ 
തുന്നുക, അതുമിതുമൊക്കെ ചെയ്യിക്കുക. പുതിയ പദ്ധതിയനുസരിച്ച്‌ 
പഠിപ്പിക്കാനാണ്‌ വന്നിരിക്കുന്നതെങ്കില്‍, അത്‌ ചെയ്യുക. ഈ വക കാര്യ 
ങ്ങള്‍ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തില്‍ പെട്ടതാണ്‌. അത്‌ അവര്‍ 
നോക്കിക്കൊള്ളും. ഇല്ലെങ്കില്‍ നമുക്കെന്താ. പക്ഷെ ഒരു കാര്യം. 
തൊപ്പിധരിക്കാതെ കുട്ടികളെ സ്‌കൂളില്‍ വരാന്‍ അനുവദിക്കരുത്. അത്‌ 
അന്തസുകേടാണ്‌. തന്നെയല്ല. അതിനു മേലുദ്യോഗസ്ഥന്റെ അനുമതി 
വേണം.” 

“സാറെ, ഇതെല്ലാമാണ്‌ അധ്യാപനത്തിന്റെ പുതിയ രീതികള്‍. 
വൃത്തിഹീനമായി പെരുമാറുന്ന കുട്ടികളെ ഇതല്ലാതെ മറ്റെന്തു പ്രാഥ 
മിക പാഠമാണ്‌ പഠിപ്പിക്കുക? താങ്കള്‍ കാണുന്നില്ലേ, ഞാനിക്കാര്യം 
അവരെ ഓര്‍മിപ്പിച്ചപ്പോള്‍ അവര്‍ തന്നെ ലജ്ജിച്ചുപോയി. ഇങ്ങനെ 
വൃത്തിഹീനമായി നടക്കുന്നത്‌ ശരിയല്ലെന്ന്‌ അവര്‍ക്ക്‌ തോന്നിക്കഴി 
ഞ്ഞിരിക്കുന്നു. മേലാല്‍ ഭൂരിപക്ഷം കുട്ടികള്‍ ശുചിത്വം പാലിച്ച്‌ ജീവി 
ക്കാന്‍ പഠിക്കുമെന്ന്‌ എനിക്ക്‌ വിശ്വാസമായിക്കഴിഞ്ഞിരിക്കുന്നു. .... 
തൊപ്പിയുടെ കാര്യത്തില്‍ ഞാന്‍ ഡെപ്യൂട്ടി ഡയറക്ടര്‍ സാറിന്റെ അഭി 
പ്രായം അറിഞ്ഞുകൊള്ളാം. അദ്ദേഹത്തിന്റെ അനുവാദം കിട്ടിയില്ലെ 
ങ്കില്‍ തീര്‍ച്ചയായും ഈ മാറ്റം വേണ്ടെന്നു വയ്ക്കാം.” ഞാന്‍ അദ്ദേ 
ഹത്തിന്‌ ഉറപ്പു കൊടുത്തു. 

ഞാന്‍ വീട്ടില്‍ ചെന്നു. ആഹാരം കഴിച്ചു വേഗം മേലധികാരിയുടെ 
വീട്ടിലെത്തി 


പരീക്ഷണത്തിന്റെ ആരംഭം 13 


5 


“എന്താണ്‌, ഈ സമയത്ത്‌...... അദ്ദേഹം ചോദിച്ചു. 

“ഒരു കാര്യത്തില്‍ അങ്ങയുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്‌.” 

“പറയു, എന്താണ്‌ കാര്യം.” 

“ക്ലാസില്‍ ഞാനും എന്റെ വിദ്യാര്‍ത്ഥികളും തൊപ്പിധരിക്കാതെ വരു 
ന്നതില്‍ വല്ല വിരോധവുമുണ്ടോ?” 

“അതിന്റെ ആവശ്യം?” അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു. 

“കുട്ടികളുടെ തൊപ്പികള്‍ വളരെ വൃത്തിഹീനവും വിരൂപവുമാണ്‌. 
ആ സ്ഥിതിക്ക്‌ അവര്‍ അത്‌ ധരിക്കാതിരിക്കുന്നതല്ലേ ഉചിതം. ഈ 
ര്രായത്തില്‍ അവരുടെ തലയില്‍ ഈ ഭാരമില്ലെങ്കില്‍ എന്താണ്‌ കുഴ 
പഠ?" 

“പക്ഷെ ആളുകള്‍ക്ക്‌ ഇക്കാര്യം വളരെ വിചിധ്രവും പരിഹാസ്യ 
വുമായി തോന്നില്ലേ?" അദ്ദേഹം ചോദിച്ചു. 

ഞാന്‍ പറഞ്ഞു. “ അതുണ്ടാകും. പക്ഷെ ഇക്കാര്യത്തില്‍ അങ്ങ 
യുടെ അഭിപ്രായമെന്താണ്‌?” 

“എന്റെ അഭിപ്രായത്തില്‍, നമ്മുടെ പരീക്ഷണത്തിനിടയില്‍ നാം 
ഇത്തരം സാമുഹ്ൃകാര്യങ്ങളില്‍ ഇടപെടാതിരിക്കുകയാണ്‌ നല്ലത്‌. 
വിദ്യാലയത്തിന്റെ മതില്‍ക്കെട്ടിനകത്തുനിന്നുകൊണ്ട്‌ ഇന്നത്തെ വിദ്യാ 
ഭ്യാസരീതിയില്‍ എന്തെല്ലാം പരിഷ്കാരം വരുത്തുവാന്‍ കഴി 
യുമോയെന്ന്‌ ചിന്തിക്കുകയാണ്‌ നാം ചെയ്യേണ്ടത്‌. തൊപ്പിയുടെ കാര്യം 
വിട്ടുകളയു....” ൂ 

“അങ്ങയുടെ ഈ വിചാരം അലപം സങ്കുചിതമല്ലേ എന്നാണെന്റെ 
സംശയം... പക്ഷെ, ഞാന്‍ തല്കാലം അതിനു നിര്‍ബന്ധിക്കുന്നില്ല. 
ആരംഭത്തില്‍ തന്നെ താങ്കളുടെയും ജനങ്ങളുടെയും വിരോധം 
നേടാന്‍ ശ്രമിക്കുന്നില്ല.” ഇത്രയും പറഞ്ഞു ഞാന്‍ മറ്റൊരു കാരൃത്തി 
ലേക്കു കടന്നു. “ക്ലാസില്‍ കുട്ടികള്‍ തൊപ്പിയില്ലാതെ ഇരുന്ന്‌ പഠിക്കു 
ന്നതില്‍ അങ്ങേക്ക്‌ വിരോധം കാണില്ലല്ലോ?” 

“ഇല്ല. തീരെയില്ല.” അദ്ദേഹം . സമ്മതിച്ചു. “ക്ലാസില്‍ താങ്കള്‍ക്ക്‌ 
ഇഷ്ടമുള്ള പരിഷ്കാരം വരുത്താം. അങ്ങനെ ചെയ്താല്‍ ക്രമേണ 
ജനങ്ങള്‍ അതു സ്വീകരിക്കുമെങ്കില്‍ തൊപ്പി ധരിക്കണമെന്ന്‌ എനിക്ക്‌ 
തീരെ നിര്‍ബന്ധമില്ല. ' 

“ശരി കൊള്ളാം.” ഞാന്‍ പറഞ്ഞു. “ഇനി മറ്റൊരു കാര്യം കൂടി 
അറിഞ്ഞാല്‍ കൊള്ളാമെന്നുണ്ട്‌... എനിക്ക്‌ എന്റെ ക്ലാസില്‍ ഒരു ഗ്രന്ഥ 
ശാല ഉണ്ടാക്കിയാല്‍ കൊള്ളാമെന്നുണ്ട്‌. അതിന്‌ എനിക്ക്‌ പണം 
കിട്ടുമോ?” 

“പണമോ?” അദ്ദേഹം വിസ്മയത്തോടെ ചോദിച്ചു. “കൊള്ളാം. 
പണമെവിടെനിന്നുണ്ടാകാനാണ്‌? ഈ പരീക്ഷണം നാം രണ്ടുപേരും 
മാര്രം അറിഞ്ഞുചെയ്യുന്ന ഒരു സംരംഭമാണ്‌. ബഡ്ജറ്റിലുള്ള പണം 
കൊണ്ടുവേണം നമുക്കീ വിദ്യാലയം നടത്താന്‍. നിങ്ങളുടെ സ്‌കൂളിലെ, 


14 ദിവാസ്വപ്നം 


നിങ്ങളുടെ ക്ലാസിലെ വിഹിതത്തില്‍ നിന്നു കിട്ടുന്ന നിസ്സാരമായ വരു 
മാനത്തില്‍ നിന്നുവേണം ചിലവുകള്‍ വഹിക്കാന്‍.” 

“അപ്പോള്‍ എന്തു ചെയ്യണം?” 

“തല്‍കാലം ഈ വിചാരം ഉപേക്ഷിക്കൂ.” 

“എന്റെ മനസ്സില്‍ മറ്റൊരാശയംകൂടിയുണ്ട.” ഞാന്‍ പറഞ്ഞു. 

“അങ്ങ്‌ അംഗീകരിക്കുമെങ്കില്‍ മാത്രം. കുട്ടികള്‍ പാഠപുസ്തകം 
' വാങ്ങണമല്ലോ. നാലാം പാഠം ഹിന്ദിപുസ്തകവും അതിന്റെ വ്യാഖ്യാ 
നവും ചരിത്രവും എല്ലാവിദ്യാര്‍ത്ഥികളും വാങ്ങണമെന്നുണ്ടല്ലോ.” 

“അതെ, ശരിയാണ്‌.” 

“ഞാന്‍ പറയാന്‍ ആഗ്രഹിക്കുന്നത്‌ ഇതാണ്‌. കുട്ടികള്‍ പാഠപു 
സ്തകങ്ങള്‍ വാങ്ങണ്ട. ആ പുസ്തകങ്ങളുടെ വിലകൊണ്ട്‌ വേറെ നല്ല 
പുസ്തകങ്ങള്‍ വാങ്ങിയാല്‍ അവരുടേതായ ഒരു ഗ്രന്ഥാലയം തുട 
വാ കഴിയുമല്ലൊ.”” 

“തരക്കേടില്ല. പക്ഷെ. പാഠപുസ്തകങ്ങളില്ലാതെ കുട്ടികള്‍ എങ്ങനെ 
പഠിക്കും?” മേലധികാരി ചോദിച്ചു. 

” ഞാനക്കാര്യം ചിന്തിച്ചുറച്ചിട്ടുണ്ടെ. ..... പുതിയ അധ്യാപന രീതി 
യില്‍ എനിക്ക്‌ തികച്ചും വിശ്വാസമുണ്ട്‌. ഞാന്‍ കാര്യങ്ങള്‍ ഭംഗിയായി 
നടത്തി താങ്കള്‍ക്ക്‌ കാണിച്ചുതരാം. ഇക്കാരൃത്തില്‍ താങ്കള്‍ക്ക്‌ പൂര്‍ണ 
മായ വിശ്വാസം വരുത്തുകയും ചെയ്യാം.” 

“കൊള്ളാം. പരീക്ഷണം നിങ്ങളുടേതാണ്‌. ഫലം കാണിച്ചുതരേ 
ണ്ടതും നിങ്ങള്‍തന്നെയാണ്‌. .... എനിക്ക്‌ നിങ്ങളെ ഒരു പ്രത്യേക 
കാര്യം ഓര്‍മിപ്പിക്കാനുണ്ട്‌. കുട്ടികള്‍ അലഞ്ഞുനടക്കാന്‍ ഇടയാവരു 
ത്‌. .. പരീക്ഷണത്തില്‍ ഞാന്‍ നിങ്ങളുടെ കുടെയുണ്ട്‌. പക്ഷെ എന്റെ 
മനസ്സിലെ ഉല്‍ക്കണ്ഠ വിട്ടുമാറുന്നില്ല.” 

ഞാനദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്‌ പറഞ്ഞു. “സാറെ, അങ്ങ്‌ 
വിശ്വസിക്കു. എന്റെ പ്രവൃത്തികള്‍ ഒരിക്കലൊന്നുകാണു.... ശ്രമം എന്റേ 
താണ്‌. ഈശ്വരാനുധ്രഹമുണ്ടെങ്കില്‍ വിജയം നമ്മുടേതായിരിക്കും.” 

"ശരി, പക്ഷെ വര്‍ഷാവസാനത്തില്‍ നിങ്ങളുടെ ഗ്രന്ഥാലയത്തിന്റെ 
സ്ഥിതി എന്താകും? ആ പുസ്തകങ്ങള്‍ കുട്ടികള്‍ക്ക്‌ തന്നെ വീതിച്ചു 
കൊടുക്കുമോ?” 

“തീര്‍ച്ചയായും... ഒരു നിലയ്ക്ക്‌ പുസ്തകങ്ങളെല്ലാം കുട്ടികളുടെ 
യാണല്ലോ. അത്‌ ക്ലാസിലുള്ള കുട്ടികള്‍ക്ക്‌ തിരിച്ചു കിട്ടണമല്ലോ. 
പക്ഷെ പുസ്തകങ്ങള്‍ തിരിച്ചു ചോദിക്കരുതെന്നും, അവ ക്ലാസില്‍ 
അങ്ങനെതന്നെ സൂക്ഷിക്കാന്‍ അനുവദിക്കണമെന്നും ഞാന്‍ കൂട്ടിക 
ളോടും രക്ഷകര്‍ത്താക്കളോടും അപേക്ഷിക്കും. അങ്ങനെ വര്‍ഷം 
തോറും പുതിയ പുസ്തകങ്ങള്‍ വാങ്ങിശേഖരിച്ച ഒരു സ്ഥിരം ഗ്രന്ഥാ 
ലയം രൂപപ്പെടുത്താന്‍ കഴിയും.” 

"നിങ്ങള്‍ പറയുന്ന കാര്യങ്ങള്‍ ജനങ്ങള്‍ക്ക്‌ മനസിലാകുമോ 
ആവോ?...പരിപാടികളെല്ലാം നന്നായിട്ടുണ്ട്‌. എന്നായാലും ഇതി 


പരീക്ഷണത്തിന്റെ ആരംഭം 15 


നൊക്കെ ഒരവസരം ലഭിക്കണമല്ലൊ. .... എങ്കിലും പ്രശ്നമതല്ല. പാഠ 
പുസ്തകങ്ങളില്ലാതെ കുട്ടികള്‍ എങ്ങനെ പഠിക്കും?” 

“അതെല്ലാം ഞാന്‍ ആലോചിച്ചുറച്ചിട്ടുണ്ട്‌.” ഞാന്‍ അദ്ദേഹത്തെ 
ഒരിക്കല്‍ക്കൂടി ധൈര്യപ്പെടുത്തി യാത്ര പറഞ്ഞിറങ്ങി. 


ഏഴ്‌ 

പിറ്റേദിവസം വിദ്യാലയം പ്രവര്‍ത്തനനിരതമായി. ഞാന്‍ കരുതിയിരു 
ന്നത്‌ വിദ്യാര്‍ത്ഥികള്‍ തൊലപ്പിധരിക്കാതെ ക്ലാസില്‍ വരുമെന്നാണ്‌. 
പക്ഷെ എന്റെ വിചാരം തെറ്റായിരുന്നു. അങ്ങനെ അവര്‍ ക്ളാസില്‍ 
വരുന്നതിന്‌ മാതാപിതാക്കള്‍ എതിരായിരുന്നു എന്ന്‌ എനിക്ക്‌ മന 
സ്റ്റിലായി. അവര്‍ പറഞ്ഞുവത്രെ... 'തൊപ്പിയില്ലാതെ എവിടെയെങ്കിലും 
പോകാമോ... നിങ്ങളുടെ അധ്യാപകന്‍ കിറുക്കാണ്‌?” 

ഞാനവരുടെ കൈവിരലുകളിലേക്ക്‌ നോക്കി. നാലഞ്ചുപേര്‍ മാത്രമേ 
നഖം വെട്ടിയുള്ളു. വീട്ടിലെ പലബുദ്ധിമുട്ടുകളും അതിന്‌ കാരണമാ 
യിരുന്നു. കോട്ടിന്റെ ബട്ടണ്‍ തുന്നിക്കൊടുക്കാന്‍ ആര്‍ക്കാണവസരം! 
ഒരുകുട്ടിയുടെ അമ്മ പറഞ്ഞുവിട്ടിരിക്കുന്നു. “സാറെ, അങ്ങ്‌ പഠിപ്പിക്കാന്‍ 
വന്നിരിക്കുകയാണെങ്കില്‍ പഠിപ്പിച്ചാല്‍ മതി. ഈ പുതിയ പുതിയ വിദ്യ 
കള്‍ എന്തിനു പ്രയോഗിക്കുന്നു. കുട്ടികളുടെ നഖംവെട്ടിക്കൊടുക്കാനും 
ബട്ടണ്‍സ്‌ തുന്നിക്കൊടുക്കാനും മറ്റും ഞങ്ങള്‍ക്ക്‌ സമയമെവിടെ? ഞങ്ങ 
ളുടെ കുട്ടികളുടെ കാര്യം ഇങ്ങനെയൊക്കെ നടന്നുകൊള്ളും. 
ഞങ്ങള്‍ക്ക്‌ മരിക്കാന്‍ പോലും സമയമില്ല. പിന്നെയാണോ അങ്ങയുടെ 
അടിമപ്പണിചുമക്കാന്‍ നേരം! 

ഞാന്‍ അന്തം വിട്ടുപോയി. ഞാന്‍ വിചാരിച്ചിരുന്നത്‌ അന്ന്‌ സ്കൂള്‍ 


കൊള്ളാം... സാരമില്ല... ഞാന്‍ നിശ്ചയിച്ചു. ഇതുകൊണ്ടൊന്നും കാര്യം 
നടക്കില്ല. ഒരുഭാഗത്തുനിന്ന്‌ രക്ഷകര്‍ത്താക്കളുടെ സഹകരണം നേടു 
കയും മറുഭാഗത്ത്‌ ക്ലാസിലെ കുട്ടികളില്‍ തന്നെ ഇമ്മാതിരികാര്യങ്ങ 
ളെക്കുറിച്ച്‌ താല്‍പര്യം ജനിപ്പിക്കുകയും വേണമെന്ന്‌ ഞാനുറച്ചു. 

അന്ന്‌ ഞാന്‍ കുട്ടികളോട കൂടുതല്‍ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 
കഥപറയാന്‍ തുടങ്ങി. പറഞ്ഞുനിര്‍ത്തിയിരുന്ന കഥ പറഞ്ഞവസാനി 
പ്പിച്ചു. കുട്ടികള്‍ പറയാന്‍തുടങ്ങി. “ഒരുകഥകൂടി.” 

“നാളെമുതല്‍ പുതിയ കഥതുടങ്ങാം.” ഞാന്‍ പറഞ്ഞു “വരൂ. ഇന്ന്‌ 
കുറച്ചുനേരം കളിക്കാം.” 

“കളിക്കാനോ?” കുട്ടികള്‍ ആശ്ചര്യത്തോടെ എന്നെനോക്കി. 

"അതെ. കളിക്കാം....നിങ്ങള്‍ക്ക്‌ എന്തെല്ലാം കളിയറിയാം ?” 

“ഞങ്ങള്‍ക്ക്‌ പലകളിയുമറിയാം.... പക്ഷെ ക്ലാസില്‍ എങ്ങനെ 
കളിക്കും?” 


16 ദിവാസ്വപ്നം 


“എന്തുകൊണ്ട്‌ സാധിക്കില്ല?” 

“സാറെ, ഇത്‌ പഠിക്കാനുള്ള സമയമല്ലേ? ഈ നേരത്ത്‌ കുട്ടികള്‍ 
കളിക്കാമോ? അങ്ങനെ പതിവില്ലല്ലോ”” കുട്ടികള്‍ യുക്തിയോടെ 
ചോദിച്ചു. 

“പക്ഷെ നമുക്ക്‌ കളിക്കാം. നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്‌ കളി 
ക്കാന്‍....വരൂ.....” 

ചിലകുട്ടികള്‍ പാവകളെപ്പോലെ നിന്നു. ചിലര്‍കൂക്കിവിളിച്ച്‌ കളി 
ക്കാനിറങ്ങി. അപ്പോഴേക്കും ആകെ ബഹളമായി. അടുത്ത ക്ലാസിലെ 
കുട്ടികള്‍ എത്തിനോക്കാന്‍ തുടങ്ങി. എന്റെ സഹാധ്യാപകരും മറുഭാ 
ഗത്തുനിന്ന്‌ എത്തിച്ചുനോക്കി. 

ഇതിനിടയില്‍ ഹെഡ്മാസ്റ്റര്‍ പെട്ടെന്ന്‌ അവിടെ എത്തി. എന്നെ തട 
ഞ്ഞിട്ടു പറഞ്ഞു “സാറെ, ക്ലാസില്‍ കളിക്കാന്‍ പറ്റില്ല. കളിക്കണമെ 
ങ്കില്‍ അകലെ ആ മൈതാനത്തിലേക്ക്‌ പോകൂ. മറ്റുള്ളവര്‍ക്ക്‌ വിഷമ 
മുണ്ടാക്കരുത്‌.” 

ഞാന്‍ കുട്ടികളെക്കൂട്ടി മൈതാനത്തിലെത്തി. കുട്ടികള്‍ ബല്‍ഗാം 
കുതിരകളെപ്പോലെ തുള്ളിച്ചാടുകയായിരുന്നു. “കളി-കളി.. ഹായ്‌ 
നമുക്ക്‌ കളിക്കാം.” 

“എന്തു കളിവേണം?” ഞാന്‍ ചോദിച്ചു. 

ഒരു കുട്ടി പറഞ്ഞു “ഖോഖോ.” 

“അല്ല കബഡി മതി,” മറ്റൊരുത്തന്‍ പറഞ്ഞു. 

“അല്ല, സിംഹവും കൂടുമായിട്ടുള്ള കളിമതി.' മൂന്നാമതൊരുവന്‍. 

“എന്നാല്‍ ഞങ്ങള്‍ കളിക്കാനില്ല” നാലാമന്‍. 

“അവന്‍ വേണ്ട. ഞങ്ങള്‍ക്ക്‌ കളിക്കണം.” അഞ്ചാമന്‍ പറഞ്ഞു. 

കുട്ടികളുടെ ഈ അടക്കമില്ലാത്ത പെരുമാറ്റം നോക്കിക്കണ്ട്‌ ഞാന്‍ 
അവരോട്‌ പറഞ്ഞു. “നമ്മള്‍ കളിക്കാനാണ്‌ വന്നത്‌, ഇല്ല, ഉണ്ട, കളി 
ക്കില്ല. കളിക്കണം എന്നൊക്കെ ബഹളംകൂട്ടിയാല്‍ ശരി, നമുക്ക്‌ ക്ലാസ്‌ 
മുറിയിലേക്ക്‌ തന്നെമടങ്ങാം.” 

“ഇല്ല, സാറെ. ഞങ്ങള്‍ക്ക്‌ കളിക്കണം.” കുട്ടികള്‍പറഞ്ഞു. 

“ശരി എന്നാല്‍ വരൂ. ഇന്ന്‌ ഖോ ഖോ കളിക്കാം, ആരെങ്കിലും 
രണ്ടുപേര്‍ തലവന്മാര്‍ ആയി വരൂ. വേറെ രണ്ടുപേര്‍ പരസ്പരം അഭി 
പ്രായം അറിയുന്നവരായി മുന്നോട്ടുവരു.” 

ഞാനിതു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനെത്തേടുന്ന 
ബഹളമായി. ഒരുത്തന്‍ പറഞ്ഞു “ഞാന്‍ നേതാവാകാം.” വേറൊരു 
ത്തന്‍ പറഞ്ഞു “ഞാന്‍.” ഒടുവില്‍ ഞാന്‍ തന്നെ രണ്ടുപേരുടെ പേര്‍ 
നിര്‍ദേശിച്ചു. കുട്ടികളെ രണ്ടുഭാഗമായി തിരിച്ചു. കളിതുടങ്ങി. 

പക്ഷെ അവരുടെ കളി തെരുവുപിള്ളേരുടെ കളിയായി മാറി. 
ഒരാളും നാവടക്കിക്കളിക്കുന്നതായികണ്ടില്ല. ഓരോത്തരും ഓരോന്ന്‌ 
വിളിച്ചുകൂവിക്കൊണ്ടിരുന്നു. “ആ... വരൂ.... സാറെ, പിടിക്കൂ.” എന്ന്‌ 


പരീക്ഷണത്തിന്റെ ആരാഭാ 17 


മൈതാനത്തില്‍ കളിക്കാനുള്ള ഒരുക്കങ്ങള്‍ നടന്നു. 
ചിലര്‍. “നോക്കു അവന്‍ അതിലേ പുറത്തേക്കുചാടും. എടാ നല്ല 
പോലെ നോക്കിനില്‍ക്ക്‌... ഞാന്‍ പറഞ്ഞില്ലെ, അവന്‍ പുറത്തുക്ടക്കു 
മെന്ന്‌. വലിയ വര്‍ത്തമാനം പറഞ്ഞുനിന്നു. അവന്‍ ഓടിപ്പോയി. 
ഇപ്പോള്‍ തോറ്റില്ലേ?” ഇങ്ങനെകുട്ടികള്‍ ഉറക്കെ ഓരോന്നു പറഞ്ഞു 
കൊണ്ടിരുന്നു. 

ഞാനാലോചിച്ചു. ഇതു കളിസ്ഥലമാണോ, പച്ചക്കറിച്ചന്തയാണോ! 
ഇത്‌ ഖോ ഖോ കളിയാണോ, പന്തയമാണോ? 

കളികഴിഞ്ഞപ്പോള്‍ ജയിച്ച സംഘത്തില്‍പെട്ട ഒരു കുട്ടി ഉറക്കെ 
പറഞ്ഞു. “ഞങ്ങള്‍ ജയിച്ചു..... ഞങ്ങള്‍ ജയിച്ചു. അവര്‍ വല്ലാതെ 
വെള്ളംകുടിച്ചു. തലവന്‍ കേമനായിരുന്നു. എന്നിട്ടെന്തുകാര്യം? ഞങ്ങ 
ളോടു കളിച്ചാല്‍ ഇങ്ങനെയിരിക്കും.” 

അടുത്തുനിന്ന കുട്ടിക്ക്‌ ദേഷ്യം വന്നു. അവന്‍ ചൊടിച്ചുകൊണ്ട 
പറഞ്ഞു. “അതെ ഞാന്‍ തോറ്റു. നിനക്കെന്താ നഷ്ടം?” 

ആദ്യത്തെ കുട്ടിപറഞ്ഞു. “നിങ്ങള്‍ തോറ്റു... ഞങ്ങള്‍ ജയിച്ചു... 
എന്തുചെയ്യും നിങ്ങള്‍? ജയിച്ചേ... ജയിച്ചേ.....” 

തോറ്റവന്റെ മുഖത്ത്‌ കോപം മുറ്റിനിന്നു. അവന്‍ പറഞ്ഞു. “ഇനി 
മിണ്ടുമോ. മിണ്ടിയാല്‍ ഈ കല്ലുകണ്ടോ?” 


18 ദിവാസ്വപ്നാ 


ജയിച്ചവന്‍ വിടാന്‍ ഭാവമില്ലായിരുന്നു. “കണ്ടു കണ്ടു, ഇനിയും 
ഞാന്‍ നിന്നെകളിയാക്കും. ഇവന്‍ തോറ്റു.. തോറ്റു... തോറ്റേ.....” അപ 
രന്‌ ദേഷ്യം നിയ്യന്തിക്കാന്‍ കഴിഞ്ഞില്ല. കല്ലെടുത്ത്‌ അവന്‍ 
ശക്തിയായി എറിഞ്ഞു. കല്ല! മറ്റൊരു കുട്ടിയുടെ തലയില്‍ ചെന്നു 
കൊണ്ടു. രക്തമൊഴുകാന്‍ തുടങ്ങി. ഇത്‌ കഷ്ടമായിപ്പോയി. ഞാന്‍ 
ചിന്തിച്ചു. എന്നിട്ട്‌ എന്റെ ടവല്‍ കീറി കുട്ടിയുടെ തലയിലെ മുറില്‍ 
വച്ചുകെട്ടി. അതിനു ശേഷം എളല്ലാകുട്ടികളെയും വിളിച്ചുപറഞ്ഞു. 
“നാളെ മുതല്‍ കളിയില്ല." 

“സാറെ ഇത്‌ ഇവര്‍ തമ്മിലുള്ള വഴക്കായിരുന്നു. ഞങ്ങളുടെ കുറ്റ 
മല്ലല്ലോ?”” കുട്ടികള്‍ പറഞ്ഞു. 

“ഞാന്‍ പറയുന്ന രണ്ടുകാര്യങ്ങള്‍ നിങ്ങള്‍ക്ക്‌ സമ്മതമാണെങ്കില്‍ 
കളിതുടരാം.” ഞാന്‍ പ്രതിവചിച്ചു. 

* സമ്മതമാണ്‌, സമ്മതമാണ്‌,” എല്ലാവരും ഒരേസ്വരത്തില്‍ പറഞ്ഞു. 

ഞാനവരോട്‌ കര്‍ശനമായി പറഞ്ഞു. “കളിക്കുമ്പോള്‍ ആരും 
സംസാരിക്കരുത്‌. സംസാരിക്കുന്നവരെ കളിയില്‍ നിന്ന്‌ പുറത്താക്കും.” 

“സമ്മതിച്ചു.” എല്ലാവരും പറഞ്ഞു. 

“മറ്റൊരു കാര്യം... കളിയില്‍ ജയം, തോല്‍വി എന്നുള്ള വ്യത്യാസ 
മില്ല. കളി കളിമാ്തം. ഒരു പ്രാവശ്യം നമുക്ക്‌ ശക്തികുറഞ്ഞാല്‍ അടു 
ത്തപ്രാശ്യം ശക്തികൂടിയെന്നുവരും, അതില്‍ നീ തോറ്റു ഞാന്‍ ജയിച്ചു 
എന്നൊക്കെപറഞ്ഞു വഴക്കിടുന്നതില്‍ അര്‍ത്ഥമില്ല. കളിക്കുക എന്നു 
പറഞ്ഞാല്‍ അതിന്റെ അര്‍ത്ഥം കളിക്കുക, ചാടുക, ഓടുക, രസിക്കുക 
എന്നാണ്‌. ജയിച്ചു, തോറ്റു എന്നൊക്കെപ്പറഞ്ഞ്‌ തലപൊളിക്കേണ്ടതായ 
ആവശ്യം അതിലില്ല.” 

“ഞങ്ങള്‍ക്ക്‌ സമ്മതമാണ്‌” എല്ലാവരും ഒരേസ്വരത്തില്‍ പറഞ്ഞു. 

ഞങ്ങള്‍ കളികഴിഞ്ഞ്‌ വിദ്യാലയത്തിലെത്തി. കൂടെ തലപൊട്ടിയ 
കൂട്ടിയുമുണ്ടായിരുന്നു. മറ്റധ്യാപകരും വിദ്യാര്‍ത്ഥികളും അവനെക്കാ 
ണാന്‍ പുറത്തിറങ്ങിവന്നു. രസികനായ ഒരു കുട്ടി ചോദിച്ചു. “എന്തു 
ണ്ടായി. എന്തുകളിയാണ്‌ കളിച്ചത്‌?” 

“എടാ, ഹോളികളിക്കാനാണ്‌ പോയത്‌” മറ്റൊരുത്തന്‍ പറഞ്ഞു. 

ഒഴിവു സമയത്ത്‌ അധ്യാപകരും പ്രധാന അധ്യാപകനും എന്റെയ 
ടുത്തുവന്നു. അധ്യാപകര്‍ പറഞ്ഞു. “ഇന്ന്‌ നിങ്ങള്‍ ഭയങ്കരമായ യുദ്ധം 
നടത്തിച്ചുവെന്ന്‌ കേട്ടു.” മറ്റൊരധ്യാപകന്‍ എന്നെ ഉപദേശിച്ചു. മിസ്റ്റര്‍ 
ഈ കളി കിളിയൊക്കെ ഒഴിവാക്കൂ. ഇവര്‍ പ്രന്രണ്ടുവര്‍ഷത്തെ പ്രജ 
കളാണ്‌. ഇവരെ വിദ്യാലയത്തിനകത്തുതന്നെയിരുത്തി പറയിപ്പിച്ച്‌ പ 
ഠിപ്പിക്കണം. നിങ്ങള്‍ ഇവരെ അഴിച്ചുവിട്ടാല്‍ ഇവര്‍ പരസ്പരം തല്ലിത 
ലപൊളിക്കും. തെരുവുകളില്‍ നിത്യേന എന്താണ്‌ നടക്കുന്നത്‌! 
നിങ്ങള്‍ക്കറിഞ്ഞുകൂടെ?” 

പ്രധാനാധ്യാപകന്‍ പറഞ്ഞു. “ഞാന്‍ വിചാരിച്ചിരുന്നു, ഇന്നെന്തെ 
ങ്കിലും പുതുമയുണ്ടാകുമെന്ന്‌. അതിപ്പോള്‍ ശരിയായി. ഇദ്ദേഹത്തിന്‌ 


പരീക്ഷണത്തിന്റെ ആരംഭം . 19 


അനുഭവംകൊണ്ടേ എല്ലാം മനസ്സിലാകൂ. ഇല്ലെങ്കില്‍ ഇദ്ദേഹം അന 
ങ്ങാതിരിക്കില്ല. .. ഏതെങ്കിലും വിദ്യാലയത്തില്‍ ഇങ്ങനെകളിയും മറ്റും 
പതിവുണ്ടോ?” 

ഞാന്‍ ഉത്തരം പറഞ്ഞു. “സാറെ കളിയാണ്‌ യഥാര്‍ത്ഥ അധ്യാ 
പനം. ഉദാത്തമായ കരുത്തിന്റെ ജന്മസ്ഥലമാണ്‌ കളിക്കളം. കളിയുടെ 
അര്‍ത്ഥമെന്താണെന്നോ സ്വഭാവനിഷ്ഠ.” 

“അതുകൊണ്ടാണല്ലോ അടിപിടിയും തലപൊളിക്കലും നടന്നത്‌.” 
പ്രധാനാധ്യാപകന്‍ എന്റെ വാക്കുകള്‍ രസിക്കാത്ത മട്ടില്‍ പറഞ്ഞു. 

സംഭാഷണം നടക്കുന്തതിനിടയില്‍ തലപൊളിഞ്ഞ കുട്ടിയുടെ 
അച്ഛന്‍ ദേഷ്യത്തോടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു. “ഞങ്ങള്‍ക്ക്‌ 
ഇമ്മാതിരി പഠിപ്പിക്കലൊന്നും വേണ്ട. കണ്ടില്ലേ തലപൊട്ടി ചോരയൊ 
ലിക്കുന്നത്‌.... ഹെഡ്മാസ്റ്റര്‍ എവിടെ....? ഇവനെ ആരാണ്‌ അടിച്ചത്‌?” 

“നോക്കൂ.. കുട്ടികള്‍ കളിക്കാന്‍പോയതാണ്‌ അവിടെവച്ച്‌ പരസ്പരം 
അടികൂടി. ഇവന്‍ ഏറുകൊണ്ടു...” ഞാനതില്‍ ഇടപെട്ടുകൊണ്ടു 
പറഞ്ഞു. ആ പിതാവ്‌ വീണ്ടും പറഞ്ഞു. “ഇവന്‍ കളിക്കാന്‍ അനുവാദം 
കൊടുത്തത്‌ ആരാണ്‌?... സ്‌കൂളില്‍ പഠിപ്പിക്കലാണോ, കളിയാണോ 
നടക്കുന്നത്‌? ദിവസം മുഴുവന്‍ ഇവര്‍ തെരുവില്‍ തെണ്ടിത്തിരിഞ്ഞ്‌ 
കളിച്ച്‌ നടക്കുകയല്ലേ? താങ്കള്‍ കുട്ടിയെ പഠിപ്പിക്കുമെന്ന്‌ കരുതിയാണ്‌ 
ഇങ്ങോട്ടയയ്ക്കുന്നത്‌!... അതില്ലെങ്കില്‍ മേലാല്‍ അയയ്ക്കുന്നില്ല!” 

ഞാന്‍ നിഅബ്ദം എല്ലാം കേട്ടുനിന്നു. പ്രധാനാധ്യാപകന്‍ പറഞ്ഞു 
“മിസ്റ്റര്‍ .... ഞാനൊന്നു പറയട്ടെ. ഇദ്ദേഹം ഒരു പുതിയ അധ്യാപക 
നാണ്‌. പഠിപ്പിക്കുന്നതില്‍ പുതിയ രീതികള്‍ പരീക്ഷിക്കുകയാണ്‌. ഇന്ന 
ദ്ദേഹം കളിയിലൂടെ പഠിപ്പിക്കാന്‍ ശ്രമിക്കുകയായിരുന്നു. ഈ തലപൊ 
ളിക്കല്‍ അതിന്റെ ഫലമാണ്‌.” 

കുട്ടിയുടെ അച്ഛന്‍ പറഞ്ഞു. “എനിക്ക്‌ നിങ്ങളുടെ ഈ പരീക്ഷണ 
ങ്ങളൊന്നും ആവശ്യമില്ല. കുട്ടിയെ നല്ലവണ്ണം പഠിപ്പിക്കുമെങ്കില്‍ പഠി 
പ്പിക്കൂ. ഇല്ലെങ്കില്‍ ഒഴിവാക്കൂ.” 

ഈ സമയം മറ്റധ്യാപകര്‍ പരിഹാസപൂര്‍വം പുഞ്ചിരിച്ചുകൊണ്ടി 
രുന്നു. ആ സ്ഥിതിക്ക്‌ ഞാനെന്തുപറയും. 
വീട്ടിലെത്തി. ഭക്ഷണത്തിന്‌ മുപിതോന്നിയില്ല. മുറിയില്‍ പോയി 
രുന്ന്‌ ചിന്തിക്കാന്‍ തുടങ്ങി. കഷ്ടം, വല്ലാത്ത ആപത്ത്‌ വന്നുപെട്ടു... 
അവര്‍ക്ക്‌ കളിയുടെ നിയമങ്ങള്‍ പറഞ്ഞുകൊടുത്തിരുന്നു. ഇനിയും 
പറഞ്ഞുകൊടുക്കുകയും വേണം. ... എന്തായാലും കളികൂടാതെ കഴി 
യില്ല. എന്റെ ദൃഡമായ വിശ്വാസം കളിയാണ്‌ യഥാര്‍ത്ഥമായ അധ്യാ 
പന രീതിയെന്നാണ്‌. [ 

ഓരോന്ന്‌ ചിന്തിച്ചുകൊണ്ടു കിടന്നപ്പോള്‍ ഒരു” പുതിയ ആശയം 
മനസ്സില്‍ ഉദയംകൊണ്ടു. രക്ഷകര്‍ത്താക്കളുടെ ഒരുയോഗം എന്തു 
കൊണ്ടുവിളിച്ചുകൂട്ടിക്കൂടാ? കളിയുടെ മഹത്വം അവരെ പറഞ്ഞ്‌ മനസ്സി 


20 ദിവാസ്വപ്നം 


ലാക്കുകയല്ലേ നല്ലത്‌? ശുചിത്വത്തിന്റെയും അച്ചടക്കത്തിന്റെയും കാര്യ 
ത്തില്‍ അവരില്‍നിന്ന്‌ സഹകരണം തേടുകയും ചെയ്യാമല്ലോ... അഥവാ, 
അവര്‍ സഹായിച്ചില്ലെങ്കിലോ... എന്തുചെയ്യണം? ഏതായാലും അധ്യാപ 
കര്‍ രക്ഷകര്‍ത്താക്കളോട്‌ സഹകരണം തേടുന്നതില്‍ യാതൊരപാകത 
യുമില്ല... അങ്ങ നെചെയ്യാതിരുന്നത്‌ നമ്മുടെ കുറ്റമാണ്‌. നാളെത്തന്നെ 
ഒരു മീറ്റിംഗ്‌ വിളിച്ചുകൂട്ടിയാലോ? എന്തുകൊണ്ടങ്ങനെ ചെയ്തുകൂടാ? 


ഏട്ട 

യോഗം ചേര്‍ന്നു. വിരലിലെണ്ണാവുന്നവര്‍കൂടിയാല്‍ യോഗമെന്ന്‌ പറ 
യാമോ എന്നാണ്‌ സംശയം. നാല്പത്‌ കുട്ടികളുടെ രക്ഷകര്‍ത്താ 
ക്കള്‍ക്ക്‌ കത്തയച്ചിരുന്നു. എത്തിച്ചേര്‍ന്നതോ ഏഴുപേര്‍ മാര്തം. എന്റെ 
നിരാശയ്ക്ക്‌ അതിരില്ലായിരുന്നു. ഞാനൊരു പ്രസംഗം തയ്യാറാക്കിയി 
രുന്നു. പക്ഷെ എന്തുചെയ്യാന്‍, ഒടുവില്‍ ഞാനെന്റെ പ്രസംഗം ആരം 
ഭിക്കുകതന്നെചെയ്തു. ഞാന്‍ ചിന്തിച്ചു. പ്രയത്നിക്കുകയാണ്‌ എന്റെ 
കടമ. പ്രസംഗത്തിന്റെ കാര്യത്തിലും ഒരു പരീക്ഷണം. അത്രതന്നെ. 

വളരെ ഗാ ഭീര്യത്തോടെ ഞാന്‍ മനസിലുറച്ചിരുന്നതുപോലെതന്നെ 
പ്രസംഗിച്ചു. ഒരുമണിക്കൂര്‍ നേരം! ഇതിനിടയില്‍, അവിടെയെത്തി 
യിരുന്ന ഏഴുമാന്യന്മാരില്‍ ഒരാളെ വിളിച്ചുകൊണ്ടുപോകാന്‍ ആള്‍ 
വന്നു. അദ്ദേഹം എഴുന്നേറ്റുപോയി. മറ്റുള്ളവര്‍ വല്ലാത്ത ധര്‍മസങ്കട 
ത്തില്‍ പെട്ട എന്റെ പ്രസംഗംകേട്ടുകൊണ്ടിരുന്നു. വളരെ ഗാരവമുള്ള 
കാര്യമാണ്‌ ഞാന്‍ പറഞ്ഞത്‌. അതെല്ലാം മനസ്സിലാക്കേണ്ടത്‌ ആവ 
ശ്യവുമായിരുന്നു. 

അധ്യാപനത്തിന്റെ പഴയതും പുതിയതുമായ രീതികള്‍ അവയുടെ 
തെറ്റും ശരിയും, വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത്‌ ഞാന 
വരെ മനസ്സിലാക്കി. ആത്മീയ വികാസവും ശാരീരിക ശുദ്ധിയും തമ്മി 
ലുള്ള ബന്ധവും വിവരിച്ചു പറഞ്ഞു. കളിയും സ്വഭാവ നിര്‍മിതിയും 
എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഞാനവരെ മനസ്സിലാക്കി. ഹൃദ 
യാന്തരത്തില്‍ നിന്ന്‌ നാന്പെടുക്കുന്ന യഥാര്‍ത്ഥമായ അച്ചടക്കത്തിന്റെ 
മാഹാത്മ്യവും പ്രയോജനവും അവര്‍ക്ക്‌ മനസ്സിലാക്കികൊടുത്തു. ഇന്ന 
നിലവിലുള്ള അധ്യാപനരീതിയേയും അച്ചടക്കരാഹിത്യത്തേയും നിശി 
തമായി വിമര്‍ശിക്കുകയും ചെയ്തു. 

പക്ഷെ, ഇവിടെ കുടം കമഴ്ത്തിവച്ച്‌ വെള്ളമൊഴിക്കുന്ന അനുഭവ 
മാണ്‌ പ്രത്യക്ഷത്തില്‍ കണ്ടത്‌. പാവം, അഞ്ചാറുപേര്‍ വളരെ സങ്കോ 
. ചത്തോടെ ഇരുന്നു തന്നു. വീട്ടില്‍ പോകാനുള്ള തിടുക്കമായിരുന്നു 
അവര്‍ക്ക്‌. പ്രസംഗം കഴിഞ്ഞതോടെ അവര്‍ സ്ഥലം വിട്ടു. 

ഞങ്ങള്‍ അധ്യാപകരും മേലധികാരിയും മാര്രം അവശേഷിച്ചു. 
അദ്ദേഹം എന്നോടു പറഞ്ഞു. ”ലക്ഷ്മീശങ്കര്‍, പോത്തിനെ ഭാഗവതം 


പരീക്ഷണത്തിന്റെ ആരംഭം ) 21 


വായിച്ചുകേള്‍പ്പിച്ച അനുഭവമാണിപ്പോള്‍ ഉണ്ടായത്‌... സ്നേഹിതാ, 
നിങ്ങളുടെ ഈ തത്വശാസ്ത്രം ആര്‍ക്ക്‌ മനസ്സിലാകാനാണ്‌” 

പുറകില്‍ നിന്ന്‌ ഒരധ്യാപകന്‍ പതുക്കെ പറഞ്ഞു. “സാറെ, വിഡ്ഡി 
യാണയാള്‍..... വിഡ്ഡി” 

അദ്ദേഹത്തിന്റെ വാക്കുകള്‍ എനിക്ക്‌ ഇഷ്ടപ്പെട്ടില്ലെന്നു പറയേണ്ട 
തില്ലല്ലൊ. പക്ഷെ ഞാന്‍ സ്വയം നിയന്ത്രിച്ചു. ഈ അനുഭവം സ്വയം 
ഞാന്‍ ഉള്‍ക്കൊള്ളാന്‍ പണിപ്പെടുകയായിരുന്നു. “ഞാന്‍ തീര്‍ച്ചയായും 
കുറച്ചു പഠിച്ച വിഡ്ഡിയാണ്‌. ... സാധാരണക്കാരുടെ മുമ്പില്‍ നിന്ന്‌ 
എങ്ങനെ പ്രസംഗിക്കണമെന്ന്‌ എനിക്കിപ്പോഴും അറിയില്ല.” 

അധ്യാപകര്‍ ചിരിച്ചുല്ലസിച്ച്‌ വീടുകളിലേക്ക്‌ തിരിച്ചു. 


ഒന്‍പത്‌ 


പത്തുപ്രന്തണ്ടു ദിവസം കടന്നുപോയി. ഞാന്‍ ഗ്രന്ഥാലയത്തിന്റെ 
കാര്യം ഏറ്റെടുത്തു. കഥകള്‍ വളരെയേറെ പറഞ്ഞുകഴിഞ്ഞിരുന്നു. 
കൂട്ടികള്‍ നാലാം ക്ലാസുകാര്‍ ആയിരുന്നുവല്ലോ. ഇനി അവരുടെ 
കയ്യില്‍ പുസ്തകങ്ങള്‍ എത്തേണ്ടതായിരുന്നു ആവശ്യം. 

ഞാന്‍ കുട്ടികളോടു പറഞ്ഞു. “നാളെ നാലാം പാപഃസ്തകത്തി 
ന്റെയും ചരിത്രത്തിന്റെയും വില വാങ്ങിക്കൊണ്ടുവരണം. ഇവിടെ 
നിന്നും പുസ്തകം തരാനുള്ള എല്ലാ ഏര്‍പ്പാടും ചെയ്യാം.” 

പിറ്റേദിവസം ഒരു കുട്ടി നാലാം പാഠവും ചരിത്രവുമായിട്ടാണ്‌ 
ക്ലാസില്‍ വന്നത്‌. അവന്‍ പറഞ്ഞു. 

” നാലാം ക്ലാസിലായപ്പോള്‍ തന്നെ അച്ഛന്‍ വാങ്ങിവച്ചിരുന്നതാണ്‌.” 

മറ്റൊരുത്തന്‍ പറഞ്ഞു. “എന്റെ ജ്യേഷ്ഠന്റെ കൈയില്‍ ഈ പുസ്ത 
കങ്ങള്‍ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ട്‌.” മുന്നാമതൊരുവന്‍ 
പറഞ്ഞു. “എനിക്ക്‌ ബോംബില്‍ നിന്ന്‌ ഇളയച്ഛന്‍ പുസ്തകങ്ങള്‍ 
കൊടുത്തയയ്ക്കും. ഇവിടെനിന്നും വാങ്ങുന്നില്ല.” മറ്റൊരുത്തന്‍ 
പറഞ്ഞു. “എന്റ്ച്ഛന്‍ പണം തരിള്ലെന്നുപറഞ്ഞു. പുസ്തകങ്ങള്‍ അച്ഛന്‍ 
തന്നെ വാങ്ങിക്കൊണ്ടുവരും.” 

ഞാന്‍ ചിന്തിച്ചു. ചതിച്ചുല്ലൊ! ഭാവനയില്‍ ഗ്രന്ഥാലയം നിര്‍മിക്കുക 
എളുപ്പമായിരുന്നു. പക്ഷെ യാഥാര്‍ത്ഥ്യത്തോട ബന്ധപ്പെട്ടപ്പോഴാണ്‌ 
കാര്യത്തിന്റെ ബുദ്ധിമുട്ടു മനസ്സിലായത്‌. 

ചില കുട്ടികള്‍ പൈസ കൊണ്ടുവന്നിരുന്നു. ഞാന്‍ പണംവാങ്ങി 
രസീതുകൊടുത്തിട്ടുപറഞ്ഞു “വളരെ നന്നായി.” 

പിറ്റേ ദിവസം കുട്ടികള്‍ ചോദിച്ചു “ഞങ്ങളുടെ നാലാം പാഠമെ 
വിടെ? ചരിത്രമെവിടെ?" 

ഞാന്‍ പറഞ്ഞു “നിങ്ങളുടെ പൈസകൊണ്ട്‌ ഞാന്‍ ചില പുതിയ 
കഥാപുസ്തകങ്ങള്‍ വാങ്ങിയിട്ടുണ്ട്‌. നിങ്ങള്‍ പറയാറില്ലേ നിങ്ങള്‍ക്ക്‌ 


22 ദിവാസ്വപ്നം 





പതിനഞ്ചുകുട്ടികള്‍ ചാടിവീണു പുസ്തകങ്ങള്‍ പിടിച്ചെടുത്തു. 


ി 


കഥാപുസ്തകങ്ങള്‍ വായിക്കാന്‍ വളരെ ഇഷ്ടമാണെന്ന്‌.” 

കുട്ടികള്‍ക്ക്‌ വളരെ സന്തോഷമായി. ഒന്നാംതരം വര്‍ണഭംഗിയുള്ള 
പുറംചട്ടയും നിറയെ ചിത്രങ്ങളുമുള്ള പുസ്തകങ്ങള്‍ കണ്ടതോടെ 
അവര്‍ അവയില്‍ ചാടിവീണു! 

ഞാന്‍ പറഞ്ഞു. “എന്റെ കൈയില്‍ ഇപ്പോള്‍ പതിനഞ്ചു പുസ്ത 
കങ്ങളേയുള്ളു. പതിനഞ്ചുപേര്‍ക്ക്‌ വായിക്കാം. മറ്റുള്ളവര്‍ എന്റടുത്തു 
വരൂ.. ഞാന്‍ വായിക്കുന്നത്‌ കേള്‍ക്കൂ.” 

ക്ലാസില്‍ ബഹളമായി. ബഹളമൊഴിവാക്കാന്‍ ഞാന്‍ വീണ്ടും 
പറഞ്ഞു. ' ആദ്യം പതിനഞ്ചു പേര്‍ പുസ്തകം വായിക്കട്ടെ. മറ്റുള്ള 
വര്‍ എന്റെ സമീപത്തേക്കു വരു.” 

പതിനഞ്ചുപേര്‍ പതിനഞ്ചു പുസ്തകം കൈയിലാക്കി. വിശക്കുന്ന 
പുലികളെപ്പോലെ അവയ്ക്കു മേല്‍ ചാടിവീണു. ഞാന്‍ പറഞ്ഞു “ഒരു 
കാര്യം, ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാല്‍ ഇവിടെ മേശപ്പുറത്തു കൊണ്ടു 
വന്നു വയ്ക്കുക. ഇവിടെ വച്ചിരിക്കുന്നതില്‍ മറ്റൊന്ന്‌ എടുത്തുകൊണ്ടു 
പോകാം. അങ്ങനെ ഓരോരുത്തര്‍ക്കായി എല്ലാപുസ്തകവും വായിക്കാം.” 

മറ്റുള്ളവരെ ഞാന്‍ എന്റ്ടുത്തിരുത്തി മാതൃകാരീതിയില്‍ വായന 
തുടങ്ങി. ഞാന്‍ വളരെ ചിട്ടയോടെ ഭാവഭംഗിയോടെ, നിയമാനുസൃതം 
വായിക്കാന്‍ തുടങ്ങി. പക്ഷെ ആ പതിനഞ്ചുകുട്ടികളുടെ വായനയുടെ 
ബഹളം. ഹോ അല്പം നിര്‍ത്തിയിട്ടു ഞാന്‍ പറഞ്ഞു. “കുട്ടികളെ 
നിങ്ങള്‍ മനസ്സുകൊണ്ടുവായിക്കൂ. ഞങ്ങള്‍ക്ക്‌ ബുദ്ധിമുട്ടുണ്ടാകുന്നു.” 


പരീക്ഷണത്തിന്റെ ആരംഭം 23 


അല്പസമയത്തേക്ക്‌ ബഹളം കുറഞ്ഞു. പക്ഷെ, അവര്‍ക്ക്‌ മാന 
വായന വശമില്ലായിരുന്നു. അവര്‍ ഉറക്കെ വായിക്കുന്ന ശീലമുള്ളവരാ 
യിരുന്നു. അതുകൊണ്ട്‌ അല്പനേരം പതുക്കെവായിച്ചതിനുശേഷം 
വീണ്ടും ഉറക്കെ വായിക്കാന്‍ തുടങ്ങി. ഞാന്‍ അവരോട വരാന്തയില്‍ 
പോയി ഒറ്റയ്ക്ക്‌ വായിക്കാന്‍ നിര്‍ദേശിച്ചിട്ട അകത്തിരുന്നു. 

മാത്യകാ വായന വളരെ ഭംഗിയായി നടന്നു. കഥ വളരെ രസകരമാ 
യിരുന്നു. അതുകൊണ്ട്‌ എല്ലാവരും താല്‍പര്യത്തോടെ കേട്ടിരുന്നു. മണി 
യടിക്കുന്നതുവരെ വായനയും തുടര്‍ന്നു. അതിനുശേഷം ഞങ്ങള്‍ വീടു 
കളിലേക്കുതിരിച്ചു. 


പത്ത്‌ 


കളിയും കഥയും ഗ്രന്ഥാലയവും മാതൃകാവായനയും ശുചിത്വപരിശീ 
ലനവും അച്ചടക്കബോധവല്‍ക്കരണവുമെല്ലാമായി രണ്ടുമൂന്നുമാസം 
പെട്ടെന്നു കടന്നുപോയി. 

ഞാന്‍ എന്റെ പ്രവൃത്തിയുടെ നേട്ടവും കോട്ടവും സ്വയം വിലയിരു 
ത്താന്‍ നിശ്ചയിച്ചു. കഴിഞ്ഞകാര്യങ്ങള്‍ അവലോകനം ചെയ്തു. 
ഇപ്പോള്‍ തക്ലിയില്‍ ഒരു കഴിനുലുപോലും നൂറ്റുകഴിഞ്ഞിട്ടില്ലെന്ന്‌ 
എനിക്ക്‌ ബോധ്യമായി. പാഠ്യപദ്ധതിയിലെ ഹിന്ദി, ഗണിതം, ചരിത്രം, 
പദാര്‍ത്ഥവിജ്ഞാനം എന്നീ വിഷയങ്ങളെ സ്പര്‍ശിക്കുക പോലും 
ചെയ്തിരുന്നില്ല. മറ്റുക്ലാസുകളില്‍ വളരെയധികം പാഠഭാഗങ്ങള്‍ തീര്‍ന്നു 
കഴിഞ്ഞിരുന്നു. വര്‍ഷാവസാനമാകുമ്പോഴേക്കും എനിക്കും ഇതെല്ലാം 
തീര്‍ത്തുകാണിക്കേണ്ടതുണ്ടായിരുന്നു. പരീക്ഷണത്തിലേര്‍പ്പെട്ടപ്പോള്‍ 
ഞാന്‍ ചെയ്തിരുന്ന വ്യവസ്ഥയും അതായിരുന്നുവല്ലോ. ... കൊള്ളാം. 
അതൊക്കെ ശരിയാണ്‌. പക്ഷെ, ഞാന്‍ മറ്റെന്തെല്ലാം ചെയ്തുതീര്‍ന്നി 
രിക്കുന്നു. അതിനെക്കുറിച്ചു ചിന്തിച്ചു നോക്കട്ടെ. 

കഥപറയുന്നതില്‍ ഞാന്‍ അങ്ങേയറ്റം വിജയിച്ചിരുന്നു. അതുകൊ 
ണ്ടാണ്‌ കുട്ടികള്‍ അച്ചടക്കം പഠിച്ചതും എന്നെ ശ്രദ്ധിക്കാന്‍ തുടങ്ങി 
യതും. ഇപ്പോള്‍ ചമ്പകലാലിനും, രമണലാലിനും കഥകള്‍ ഇഷ്ടമല്ലാ 
തായി തീരര്‍ന്നിരിക്കുന്നു. രാമജീവനും ശങ്കര്‍ലാലിനും കഥ വളരെ ലളി 
തമായി തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കഥകേള്‍ക്കുന്നതിനിടയില്‍ രാഘ 
വനും മാധവനും കണ്ണുകൊണ്ട്‌ എന്തൊക്കെയോ കാണിക്കുന്നു. 
വിരലുകള്‍ ഒടിക്കുന്നു. മറ്റുള്ളവരെ ഗോഷ്ഠികാണിച്ച്‌ ദേഷ്യപ്പെടു 
ത്തുന്നു. അതിനുള്ള ചികിത്സ ഇനിയും ബാക്കിയാണ്‌. കളിപ്പിക്കുന്ന 
തുകൊണ്ട്‌ കുട്ടികള്‍ ഇപ്പോള്‍ എന്നോട തുറന്നു സംസാരിക്കുന്നുണ്ടെ 
ന്നുള്ളത്‌ ശരിതന്നെ. അവര്‍ എന്നെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു; തീരെ 
ഭയമില്ലാതെ എന്നോട്‌ പെരുമാറുന്നു. കളിക്കു ശേഷം അവര്‍ എന്റെ 
മാതൃകാവായന ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്‌. പക്ഷെ ഇപ്പോഴും കളി 


24 ദിവാസ്വപ്നം 


ക്കിടയിലുള്ള ബഹളത്തിനും അച്ചടക്കരാഹിതൃത്തിനും പേരിനുമാ 
ത്രമേ കുറവു കണ്ടുതുടങ്ങിയിട്ടുള്ളു. ഇപ്പോഴും എന്റെ ലക്ഷ്യം ദൂരെ 
യാണ്‌. 

വായനശാലയില്‍ കുറച്ചു പുസ്തകങ്ങളേയുള്ളു. പാഠപുസ്തക 
ങ്ങളേക്കാള്‍ പ്രാധാന്യം ഗ്രന്ഥശാലയ്ക്കുണ്ടെന്ന്‌ രക്ഷകര്‍ത്താക്കളെ 
പൂര്‍ണമായും ബോധ്യപ്പെടുത്താന്‍ എനിക്കിനിയും കഴിഞ്ഞിട്ടില്ല. 
ഞാന്‍ വിചാരിച്ചിരുന്നത്‌ (പസംഗം കൊണ്ട്‌ അവരെ വശത്താക്കാമെ 
ന്നായിരുന്നു. പക്ഷെ രക്ഷകര്‍ത്താക്കള്‍ “പഠിപ്പിക്കൂ, പഠിപ്പിക്കു” എന്നു 
തന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നും കേള്‍ക്കാന്‍ അവര്‍ക്ക്‌ സമ 
യമില്ല. സാരമില്ല...... നിഷ്ഠയോടെ പ്രവര്‍ത്തിക്കുമ്പോള്‍ ഇതെല്ലാം 
നേരെയായിക്കൊള്ളും. ഇന്നല്ല... നാളെ എനിക്കതിനുള്ള അവസരമു 
ണ്ടല്ലൊ. 

ഞാന്‍ പചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പരീക്ഷണം, മഹാഭാരതം 
പോലെ കനപ്പെട്ട കാര്യമായിത്തീര്‍ന്നു. സങ്കല്‍പ്പങ്ങളും അറിവും 
ആദര്‍ശബോധവും വര്‍ധിക്കുന്തോറും നമ്മുടെ അസ്വസ്ഥത ഗൌരവ 
പൂര്‍ണവും ഭാരിച്ചതുമായിത്തീരുന്നു. പല പ്രശനങ്ങളും എന്നെ അല 
ട്ടിക്കൊണ്ടിരുന്നു. ശുചിത്വകാര്യത്തില്‍ ഇപ്പോഴും സങ്കല്‍പ്പത്തിനൊത്ത്‌ 
ഒന്നും ചെയ്യാന്‍ കഴിഞ്ഞിട്ടില്ല. തൊപ്പിക്കാര്യം ഒട്ടും പൂരോഗമിച്ചിട്ടില്ല. 
കുട്ടികളുടെ ഉടുപ്പ്‌ ഒന്നു രണ്ടു ദിവസം വൃത്തിയായി കണ്ടു; പക്ഷെ 
വീണ്ടും പഴയപടിയായി. നഖമാണെങ്കില്‍ കൈക്കോട്ടുപോലെ വളര്‍ന്നു 
കാണുന്നു. ഇക്കാര്യങ്ങളില്‍ കൂടുതല്‍ ശശദ്ധ ക്രേന്ദീകരിക്കാതെ “ഇവ 
യില്‍ നിന്നും മോചനം നേടാന്‍ കഴിയില്ല. സമൂഹത്തില്‍ നല്ല ശീല 
ങ്ങള്‍ വളര്‍ത്തിയെടുക്കണമെങ്കില്‍ സാഹസപുൂര്‍വമായ ആവര്‍ത്തനം 
ആവശ്യമാണ്‌. 

കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത മാരതമായിരുന്നില്ല എന്റെ മനസ്സില്‍. 
മേലുദ്യോഗസ്ഥന്‍ ഈയിടെയായി ഉല്‍ക്കണ്ഠ പ്രകടിപ്പിച്ചു തുടങ്ങിയി 
രിക്കുന്നു. അദ്ദേഹത്തിനും മേലധികാരിയുണ്ടല്ലോ. ശ്രതുക്കളുമുണ്ട്‌. 
എന്റെ പരീക്ഷണത്തിന്റെ സല്‍ഫലം പങ്കിട്ടെടുക്കാന്‍ അദ്ദേഹം തല്‍പ്പ 
രനാണ്‌; പക്ഷെ ഫലം പെട്ടന്ന്‌ ലഭിക്കാനാണദ്ദേഹം ആഗ്രഹിക്കു 
ന്നത്‌. എന്നെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനും പരിമി 
തികളുണ്ട്‌. 

എന്റെ സഹപ്രവര്‍ത്തകരായ അധ്യാപകര്‍ക്ക്‌ എന്നില്‍ ഒട്ടുംതന്നെ 
വിശ്വാസമില്ല. അവരെന്നെ വെറും വിഡ്ഡ്ിയായി കാണുന്നു...... അതെ, 
ഞാന്‍ വിഡ്‌ഡ്ിയായിരിക്കാം. അനുഭവജ്ഞാനം എനിക്കില്ലല്ലോ. 
പ്ക്ഷെ അവര്‍ അംഗീകരിക്കുന്ന തത്വങ്ങളുടെയും അധ്യാപനരീതിയു 
ടെയും മുമ്പില്‍ ഞാന്‍ കൈ കൂപ്പുന്നു! അതെല്ലാം കണ്ടിട്ട എനിക്ക്‌ 
ഉള്‍ക്കിടിലമുണ്ടാകുന്നു. അതിനേക്കാള്‍ ലക്ഷം മടങ്ങ്‌ ഭേദമാണ്‌ ഞാന്‍ 
ചെയ്യുന്ന കാര്യങ്ങള്‍! എന്റെ വിദ്യാര്‍ത്ഥികള്‍ എന്നെ കണ്ടാല്‍ ഓടി 


പരീക്ഷണത്തിന്റെ ആരംഭം 25 


യൊളിക്കുന്നില്ലല്ലോ! അവരെന്നെ സ്‌നേഹിക്കുന്നു; ആദരിക്കുകയും 
ചെയ്യുന്നു; ഞാന്‍ പറയുന്നത്‌ അനുസരിക്കുന്നുമുണ്ട്‌. ഈ അധ്യാപ 
കരെ ദുരെ നിന്നു ക്‌ണ്ടാല്‍ തന്നെ കുട്ടികള്‍ ഓടി മറയുന്നു; അവ 
രുടെ പിന്നില്‍ നിന്നുകൊണ്ട്‌ അവരുടെ പ്രവൃത്തികളെ പരിഹാസ്യ 
മായി അനുകരിച്ച്‌ രസിക്കുന്നത്‌ ഞാന്‍ നേരില്‍ കണ്ടിട്ടുണ്ട. ഒരു കുട്ടി 
പോലും അധ്യാപകന്റെ സമീപം സ്നേഹത്തോടെ അല്പ നേരം 
നില്‍ക്കുന്നതോ, ചിരിച്ചു വര്‍ത്തമാനം പറയുന്നതോ ഞാന്‍ കണ്ടിട്ടില്ല. 
അവര്‍ ക്ലാസില്‍ നിശബ്ദം നിശ്ചലരായി ഉരുന്നുകൊടുക്കുന്നു. പക്ഷെ 
പുറത്തിറങ്ങുമ്പോള്‍ അവരുണ്ടാക്കുന്ന ബഹളത്തെക്കുറിച്ച്‌ പറയാതി 
രിക്കുന്നതാണ്‌ നല്ലത്‌. 

എന്റെ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ ഞാന്‍ ഉചിതമായ വിധം സ്വാതന്ത്ര്യം 
കൊടുത്തിട്ടുണ്ട്‌. അവര്‍ ക്ലാസില്‍ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു 
ണ്ടെങ്കില്‍ തന്നെ, അതിനേക്കാളുപരി പുറമെ ഒന്നും ചെയ്യുന്നില്ല. ഞാന്‍ 
കുട്ടികളെ ചീത്തയാകുന്നുവെന്ന്‌ എന്റെ സുഹൃത്തുക്കള്‍ എന്റെ മേല്‍ 
അപരാധം ആരോപിക്കുന്നു. ഞാനവരെ അഹങ്കാരികളാക്കുന്നുവത്രെ! 
ഞാന്‍ കഥ പറഞ്ഞ്‌ സമയാ കളയുന്നു; ഒന്നും പഠിപ്പിക്കുന്നില്ല; കളി 
ക്ഠാനയച്ച്‌ അവരെ തെണ്ടിത്തിരിയാന്‍ അനുവദിക്കുന്നു എന്നും അവര്‍ 
ആരോപണം നടത്തുന്നു... കൊള്ളാം...... എല്ലാം കാണാം ..... ഈ 
കളിയും കഥ പറച്ചിലൂുമാണ്‌ അധ്യാപനത്തിന്റെ പകുതി ഭാഗവും എന്നാ 
ണെന്റെ ദൃഡമായ വിശ്വാസം. പക്ഷെ എന്റെ കാര്യം വളരെ ദുര്‍ഘടം 
പിടിച്ചതാണെന്ന്‌ ഞാന്‍ മറക്കാന്‍ പാടില്ല. ഇക്കാര്യം അംഗീകരിച്ചു 
കൊണ്ടു തന്നെ വേണം ഓരോ പദവും മുന്നോട്ടു വയ്ക്കാന്‍. 

“ടൻ, ടന്‍' -- പ്രന്തണ്ടടിച്ചു; എന്റെ വിചാരപ്രവാഹം തടയപ്പെട്ടു. 
ഞാന്‍ സ്വയം പറഞ്ഞു “ഈശ്വരാ! അവിടുന്നാണെന്റെ അന്തിമമായ 
ആശ്രയാ!' ഇങ്ങനെ ,പാര്‍ത്ഥിച്ച്‌ എല്ലാ ചിന്തകളും ദയാനിധിയായ 
പരമശിവനിലര്‍പ്പിച്ച്‌ നാളത്തെ കാര്യം നാളെ മുതല്‍ തന്നെ' എന്ന്‌ 
നിശ്ചയിച്ചുറച്ച്‌ ഞാന്‍ ഉറങ്ങാന്‍ കിടന്നു. 


പരീക്ഷണത്തിന്റെ പുരോഗതി 
ഒന്ന്‌ 


മൂന്നാമത്തെ മാസം ആരംഭിച്ചു. ഞാന്‍ നിശ്ചയിച്ചു, ഇനി ദൈനംദിന 
കാര്യങ്ങളുടെ ഡയറി എഴുതി സൂക്ഷിക്കണം; എങ്കിലേ ഓരോ ആഴ്ച 
യിലും ചെയ്യുന്ന കാര്യങ്ങളുടെ പുരോഗതി അറിയാന്‍ കഴിയു. അതോ 
ടൊപ്പം ഓരോ മാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങള്‍ ഞാന്‍ മൂന്‍കൂട്ടി 
എഴുതിവെക്കാനും തുടങ്ങി. അപ്പോഴാണ്‌ അത്തരം ഡയറിയുടെ 
ആവശ്യം എനിക്ക്‌ കൂടുതല്‍ ബോധ്യപ്പെട്ടത്‌. എന്റെ ഡയറി “ലോഗ്‌ 
ബുക്ക്‌” പോലെയുള്ളതായിരുന്നില്ല. കേവലം ദിശാസൂചകമായ 
പ്രവ്ൃത്തിവിവരപ്പട്ടികയായിരുന്നു. 

കഥാകഥനം എന്നും നടന്നിരുന്നു; കളിക്കും മുടക്കം വരുത്തിയിരു 
ന്നില്ല. ഇടയ്ക്കിടയ്ക്ക്‌ സംഭാഷണവും മാതൃകാവായനയും ശരീരപരി 
ശോധനയും നടന്നിരുന്നു. വായനശാലയും പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്നു. 


രണ്ട 


ഞാന്‍ പാഠപുസ്തകത്തിലെ വിഷയങ്ങള്‍ ഓരോന്നായി എടുക്കാന്‍ 
തുടങ്ങി. ഒരു ദിവസം പ്രഭാതത്തില്‍ ഞാന്‍ പറഞ്ഞു: “എഴുതിക്കൊള്ളൂ, 
കേട്ടെഴുത്ത്‌.” 
കുട്ടികള്‍ അത്ഭുതത്തോടെ എന്നെ നോക്കി. അവര്‍ ഒരിക്കലും 

ചിന്തിച്ചിട്ടുണ്ടാവില്ല, കേട്ടെഴുത്ത്‌ എഴുതിക്കുകയും പാഠമെടുക്കുകയും 
ചോദ്യം ചോദിക്കുകയും ഭൂപടത്തിലെ വിവരങ്ങള്‍ ചോദിക്കുകയും മറ്റും 
ചെയ്യുന്ന ഒരധ്യാപകനായിരിക്കും ഞാനെന്ന്‌. യഥാര്‍ത്ഥത്തില്‍, ഒരു 
നിലയ്ക്ക്‌, ഞാനങ്ങനെയായിരുന്നില്ല. അവരെന്നെ അങ്ങനെ ധരിച്ചിരു 
ന്നുമില്ല. 

ഞാനവരോട്‌ പറഞ്ഞു: “എഴുതു.” 

പക്ഷെ പലര്‍ക്കും സ്ളെയ്റ്റും പെന്‍സിലുമില്ലായിരുന്നു. സ്പെയ്റ്റ്‌, 
പെന്‍സില്‍, പുസ്തകങ്ങള്‍ എന്നിവയുടെ ഉപയോഗം തന്നെ ഇതു 
വരെ അവര്‍ക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടവര്‍ ക്ലാസില്‍ കയ്യുംവീശി 
വരികയാണ്‌ പതിവ്‌. അടുത്തുള്ള ക്ലാസില്‍നിന്നും എല്ലാവര്‍ക്കുമുള്ള 
സ്നെയ്റ്റും പെന്‍സിലും വാങ്ങിക്കൊടുത്ത്‌ ഞാന്‍ കേട്ടെഴുത്ത്‌ എഴുതി 
ക്കാനിരുന്നു. പലരും മുഖംതാഴത്തി. ഒരുവന്‍ ചോദിച്ചു: "സാറെ, കഥ 


പരീക്ഷണത്തിന്റെ പുരോഗതി 27 


പറയുന്നില്ലേ?” മറ്റൊരുത്തന്‍ ഇങ്ങനെ പ്രതികരിച്ചു: “പുസ്തകമൊന്നും 
എടുത്തിട്ടില്ലല്ലൊ, കേട്ടെഴുത്ത്‌ ഏതില്‍നിന്നാണ്‌ എഴുതിക്കുക?” മറ്റ്‌ 
രണ്ടുപേര്‍ പറഞ്ഞു: “ആദ്യം ഞങ്ങള്‍ക്ക്‌ പഠിക്കാന്‍ അവസരം തരൂ; 
തെറ്റ്‌ വരാതിരിക്കണ്ടെ?” ഞാന്‍ എന്നോടുതന്നെ പറഞ്ഞു: “എടോ, 
ഇവരെല്ലാം പഴയ രീതിയില്‍ പഠിച്ചുശീലിച്ചിട്ടുള്ള ശിഷ്യന്‍മാരാണ്‌. 
കേട്ടെഴുത്തിന്റെ പഴയ തത്വം . ഇവര്‍ക്ക്‌ നല്ലവണ്ണമറിയാം. അതുകൊ 
ണ്ടാണ്‌ ഇവരിപ്പോള്‍ ഞെട്ടുന്നത്‌. കേട്ടെഴുത്ത്‌ ഇവര്‍ക്ക്‌ തീരെ ഇഷ്ട 
മല്ല. അതുകൊണ്ടാണ്‌ മുന്‍കൂട്ടി അതിനൊരുങ്ങണമെന്ന്‌ പറയുന്നത്‌!” 

ഞാന്‍ ഗ്രന്ഥശേഖരത്തില്‍നിന്ന്‌ ഒരു പുസ്തകമെടുത്തു. എഴുതി 
ക്കാന്‍ തുടങ്ങി. ഞാന്‍ ഒരു വാക്യം മുഴുവനും പറഞ്ഞു. രണ്ടുനാലു 
വാക്കുകള്‍ കേട്ടപ്പോഴേക്കും അവര്‍ എഴുതാന്‍ തുടങ്ങി. അതുകൊണ്ട 
മുഴുവന്‍ വാക്യവും അവര്‍ കേട്ടില്ല. “എന്താ പറഞ്ഞത്‌, സാറെ?" 
“എന്താണ്‌? ഒന്നുകൂടി പറയു.” എന്നെല്ലാം എല്ലാവരും ചോദിക്കാന്‍ 
തുടങ്ങി. 

ഞാനവരെ പറഞ്ഞു മനസ്സിലാക്കി. “നോക്കു, കേട്ടെഴുത്ത്‌ എങ്ങനെ 
എഴുതണമെന്ന്‌ ഞാന്‍ നിങ്ങളെ പറഞ്ഞ്‌ മനസ്സിലാക്കാം. ഞാന്‍ പറ 
യുമ്പോള്‍ നിങ്ങള്‍ എന്റെ നേരെ നോക്കിക്കൊണ്ടേയിരിക്കുക. പറ 
ഞ്ഞുകഴിയുമ്പോള്‍ നല്ലപോലെ കേട്ടുമനസ്സിലാക്കി എഴുതിത്തുടങ്ങു 
ക. എഴുതിക്കഴിഞ്ഞ്‌ രണ്ടാമത്തെ വാചകം കേള്‍ക്കാന്‍ എന്റെ നേരെ 
നോക്കുക.” ഞാനീവിധം എഴുതിക്കാന്‍ തുടങ്ങി. പക്ഷെ അവരുടെ 
ശീലത്തിന്‌ പെട്ടെന്നെങ്ങനെ മാറ്റം വരാനാണ്‌... കുറച്ചുകഴിഞ്ഞപ്പോള്‍ 
എല്ലാവര്‍ക്കും ഈ പുതിയ ശീലം വശമായിക്കഴിഞ്ഞു. ആരും തന്നെ 
ആവര്‍ത്തിച്ചു ചോദിച്ചില്ല. ഞാന്‍ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞു 
കൊടുത്തിരുന്നുള്ളൂ. രണ്ടാമതൊരിക്കല്‍ അവരെ കേള്‍പ്പിക്കേണ്ടതാ 
യിവന്നില്ല. 

കേട്ടെഴുത്ത്‌ എഴുതിക്കഴിഞ്ഞു. എല്ലാവരും സ്പെയ്റ്റ്‌ താഴെവച്ചു. പരി 
ശോധിച്ചപ്പോള്‍ എനിക്കു മനസ്സിലായി, അക്ഷരങ്ങളില്‍ വളരെയേറെ 
തെറ്റുകളുണ്ടെന്ന്‌. കൂട്ടക്ഷരങ്ങളുടെ കാര്യം പറയാനില്ല. അക്ഷരങ്ങ 
ളാകട്ടെ നല്ല വടിവില്‍ ഭംഗിയായിട്ട്‌ എഴുതിയിട്ടുമില്ല. 

ഞാന്‍ ആരുടെയും തെറ്റ്‌ ചുണ്ടിക്കാണിച്ചില്ല. സ്നെയ്റ്റുകള്‍ നോക്കി 
തിരിച്ചുകൊടുത്തു. എല്ലാവരും ചോദിക്കാന്‍ തുടങ്ങി: “ഞങ്ങള്‍ക്ക്‌ 
എത്ര തെറ്റുണ്ട? എനിക്ക്രെത തെറ്റുണ്ട്‌?” ഒരുവന്‍ വിളിച്ചു പറഞ്ഞു; 
“ഇവനെ പിന്നിലിരുത്തണം.” 

ഒരു കുട്ടി പറഞ്ഞു: “ഇന്നുമുതല്‍ ലക്ഷ്മീശങ്കര്‍സാറും ഞങ്ങളെ 
പഠിപ്പിക്കാന്‍ തുടങ്ങി. ഇനി നമ്പര്‍ തരും, അങ്ങനെ പലതും ചെയ്യും!” 

ഞാന്‍ പറഞ്ഞു: “ഞാന്‍ അങ്ങനെയൊന്നും ചെയ്യില്ല... നിങ്ങള്‍ക്കെ 
ല്രാവര്‍ക്കും എഴുതാനറിയാം... നാളെ വീണ്ടും എഴുതണം. അങ്ങനെ 
ആവര്‍ത്തിച്ചുകൊണ്ടിരുന്നാല്‍ നിങ്ങള്‍ക്ക്‌ വളരെ നന്നായി എഴുതാന്‍ 


ക8 ദിവാസ്വപ്നം 


വശമാകും. ദിവസവും എഴുതിശീലിപ്പിച്ചാല്‍ എഴുതാന്‍ കഴിയാതിരി 
കില്ല. തെറ്റുകള്‍ കാണിച്ചുതരാനെന്തിരിക്കുന്നു?” 

ഒരു കുട്ടി ചോദിച്ചു: “പക്ഷെ, നമ്പര്‍ തരില്ലേ? ക്ലാസില്‍ സ്ഥാനക്ക 
യറ്റവും ഇറക്കവും വേണ്ടെ?” 

ഞാന്‍ ചോദിച്ചു: “നിങ്ങള്‍ കഥകേള്‍ക്കുന്ന സമയത്ത്‌ കയറ്റിയിരു 
ത്തലും പിന്നാക്കം ഇറക്കിയിരുത്തലുമൊന്നുമില്ലല്ലൊ.” 

“ഇല്ല. സാര്‍.” 

“ഈ നല്ല വസ്ര്തം ധരിക്കുന്നവര്‍ക്ക്‌ ക്ലാസില്‍ കയറ്റമോ ഇറക്കമോ 
ഉണ്ടോ?” 

“ഇല്ല, സാര്‍.” 

“അതുപോലെ, കളിക്കുന്ന സമയത്ത്‌ ക്ലാസില്‍ കയറ്റമോ ഇറക്കമോ 
ഉണ്ടോ?” 

“ഇല്ല.” 


“നിങ്ങളില്‍ ചിലര്‍ പൊക്കമുള്ളവരാണ്‌; ചിലര്‍ പൊക്കം കുറഞ്ഞവ 
രാണ്‌. അതിന്റെ പേരില്‍ ആര്‍ക്കെങ്കിലും ക്ലാസില്‍ കയറ്റമോ ഇറക്കമോ 
ഉണ്ടോ?” 

ഇല്ല." 

“നിങ്ങളില്‍ ചിലര്‍ തടിച്ചവരാണ്‌; ചിലര്‍ മെലിഞ്ഞവരാണ്‌. അതിന്റെ 
പേരില്‍ നിങ്ങള്‍ക്ക്‌ വല്ല നമ്പറും കിട്ടാറുണ്ടോ? നിങ്ങളെ കയറ്റിയിരു 
ത്തുകയോ, ഇറക്കിയിരുത്തുകയോ ചെയ്യാറുണ്ടോ?” 


ഇല." 

ട്‌ മനസ്സിലായില്ലേ? നമ്മുടെ ക്ലാസ്സില്‍ മുന്നോട്ടു കയറിയി 
രിക്കുകയോ പിന്നോട്ട ഇറങ്ങിയിരിക്കുകയോ ചെയ്യേണ്ടതായ ആവശ്യ 
മില്ല. കവിത ചൊല്ലാന്‍ കഴിയുന്നവര്‍ ചൊല്ലട്ടെ, ഓര്‍മിക്കട്ടെ. കളിക്കാ 
നറിയില്ലെങ്കില്‍ നോക്കിക്കണ്ടു പഠിക്കട്ടെ. അതല്ല, അറിയാമെങ്കില്‍ നല്ല 
തുപോലെ കളിക്കട്ടെ, ആഹ്ലാദിക്കട്ടെ. കേട്ടെഴുത്തില്‍ നല്ലവണ്ണം എഴു 
തുന്നവരെ കണ്ട മറ്റുള്ളവര്‍ പഠിക്കട്ടെ. അവരും അക്ഷരം നന്നാക്കാന്‍ 
ശ്രമിക്കട്ടെ. ഞാന്‍ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാല്‍ അറിയു 
മെങ്കില്‍ അവര്‍ ഉത്തരം പറയട്ടെ, അല്ലെങ്കില്‍ അറിയാവുന്നവര്‍ പറ 
യട്ടെ... ആര്‍ക്കും അറിയില്ലെങ്കില്‍ ഞാന്‍ പറഞ്ഞുതരും... കാര്യം ഇധര്ത 
യേയുള്ളൂു.” 

എല്ലാവരും തുറന്ന കണ്ണുകളോടെ എന്നെ നോക്കിയിരുന്നു. അവര്‍ക്ക്‌ 
വല്ലാത്ത അത്ഭുതമായിരുന്നു. 

ഒടുവില്‍ ഞാന്‍ പറഞ്ഞു. “നമ്മുടെ ഈ ക്ലാസ്‌ ഒരു വിചിത്രമായ 
വസ്തുവാണ്‌. പുതിയ: ഒരു കാര്യമാണ്‌. ഇതില്‍ പുതിയ രീതിയിലാണ്‌ 
കാര്യങ്ങള്‍ നീക്കുക. ഇത്‌ “നമ്മുടെ ക്ലാസ്‌ല്ലേ?” 

“നമ്മുടെ ക്ലാസ്‌ എന്ന വാക്കുകള്‍ ഞാന്‍ രണ്ടുമുന്നു പ്രാവശ്യം 
ബലപ്പെടുത്തിപ്പറഞ്ഞു. കുട്ടികളില്‍ അതിന്റെ പ്രഭാവം ശരിക്കുമു 


പരീക്ഷണത്തിന്റെ പുരോഗതി 29 


ണ്ടായി. അവര്‍ പറയാന്‍ തുടങ്ങി: “നമ്മുടെ ക്ലാസ്‌! നമ്മുടെ ക്ലാസ്‌ 
ഒരു വിചിയത വസ്തുവാണ്‌. നമ്മുടെ ക്ലാസെന്നു പറഞ്ഞാല്‍ പുതി 
യൊരുകാര്യം!” 

കേട്ടെഴുത്തിന്റെ കാര്യത്തില്‍ ഞാന്‍ ഒരാഴ്ചകൊണ്ട്‌ വളരെയധികം 
പുരോഗതിയുണ്ടാക്കി. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പുസ്തക 
ത്തിലെ നാലുവരികള്‍ ഭംഗിയായി നോക്കിയെഴുതിക്കൊണ്ടുവരുവാന്‍ 
ഞാന്‍ കുട്ടികളോടു പറഞ്ഞു. കൂടാതെ, ക്ലാസില്‍വെച്ച്‌ പത്ത്‌ മിനിട്ടു 
സമയം ഞാന്‍ തന്നെ വാക്യങ്ങള്‍ എഴുതിക്കാനും തുടങ്ങി. പരസ്പരം 
എഴുതിക്കാനും തെറ്റു തിരുത്താനും പതിനഞ്ചു മിനിട്ടു വീതം സമയം 
അനുവദിക്കുകയും ചെയ്തു. 

കൂട്ടക്ഷരങ്ങള്‍ ശരിയായി എഴുതിക്കാനും ചില കാരൃങ്ങള്‍ ചെയ്തു. 
ഏറ്റവും കഠിനമായ കൂട്ടക്ഷരങ്ങള്‍, പ്രത്യകിച്ചും നാലാം പാഠത്തില്‍ 
പ്രയോഗിച്ചിരിക്കുന്നവ, എഴുതിയ ഒരു പുസ്തകം ഉണ്ടാക്കിക്കൊടു 
ക്കുകയും ഓരോരുത്തരെക്കൊണ്ടും മാറി മാറി വായിപ്പിക്കുകയും 
സ്പെയ്റ്റില്‍ എഴുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 

നാലാം പാഠത്തില്‍ വരുന്ന കഠിനാക്ഷരങ്ങളുടെ ഒരു പട്ടിക തയ്യാ 
റാക്കാന്‍ ഞാന്‍ ഒരുങ്ങി. അതുകൊണ്ടുള്ള ഉപയോഗം മനസ്സില്‍ ഉറ 
പ്പിക്കുകയും ചെയ്തു. 

ഇപ്പോള്‍ എന്റെ പരിപാടികള്‍ ചിട്ടപോലെ നടന്നുകൊണ്ടിരുന്നു. 


മുന്ന്‌ 


ഒരു ദിവസം അടുത്ത ക്ലാസില്‍ നിന്ന്‌ “അയ്യോ, എന്നെ കൊല്ലുന്നേ, 
തല്ലിക്കൊല്ലുന്നേ, അയ്യോ!” എന്നിങ്ങനെ നിലവിളിയുയര്‍ന്നു. 

ഞങ്ങള്‍ ചെവിയോര്‍ത്തു. ഞാന്‍ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാ 
യിരുന്നു. കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ടായി. ഞാന്‍ കഥ നിര്‍ത്തിയിട്ടു 
പറഞ്ഞു: “ഒരു കുട്ടിപോയി നോക്കിയിട്ടു വരൂ, കാര്യമെന്താണെന്ന്‌... 
ആരാണ്‌ നിലവിളിക്കുന്നതെന്ന്‌.” 

ഉത്സാഹിയായ ഒരു കുട്ടി വേഗം ഓടിപ്പോയി നോക്കി, തിരിച്ചുവന്ന 
പറഞ്ഞു: “സാറെ, ആ ക്ലാസിലെ ജീവന്‍ലാലിനെ സാര്‍ അടിച്ചതാണ്‌.” 

“എന്തിന്‌?” ഞാന്‍ ചോദിച്ചു. 

“അവന്‍ ഭൂമിശാസ്രതം അറിയില്ല.” കുട്ടിയുടെ മറുപടി. 

“അതിന്‌ അടിച്ചിട്ടെന്തു കാര്യം?” ഞാന്‍ വീണ്ടും ചോദിച്ചു. 

എന്റെ ക്ലാസിലെ മറ്റൊരു വിദ്യാര്‍ഥി ചോദിച്ചു. “ഒരു കൂട്ടി പാഠം 
ഓര്‍മിക്കാതെ വന്നാല്‍ വേറെയെന്തു ചെയ്യും?” 

“ആര്‍ക്കും ഓര്‍മിച്ചുപറയാന്‍ കഴിഞ്ഞില്ലെങ്കിലോ?” ഞാന്‍ ചോദ്യം 
തുടര്‍ന്നു. 

മറ്റൊരു കുട്ടി. “പഠഠം ഓര്‍മിക്കാതെങ്ങനെയാ. ഇല്ലെങ്കില്‍ മാസ്റ്റര്‍ 
എന്തുചെയ്യും? ശിക്ഷിക്കുകയല്ലേ വേണ്ടത്‌?” 


30 ദിവാസ്വപ്നം 


ഞാന്‍ വിട്ടില്ല: “ശിക്ഷിച്ചാലും ഓര്‍മ വന്നില്ലെങ്കില്‍...” 

മൂന്നാമന്‍ പറഞ്ഞു: “എന്നാലും മാസ്റ്റര്‍ അടിക്കും. അദ്ദേഹത്തിന്‌ 
മറ്റെന്തു ച്ചെയ്യാന്‍ കഴിയും?” 

ഞാന്‍ ചോദിച്ചു: “കൊള്ളാം! നിങ്ങളില്‍ ആര്‍ക്കെല്ലാം അടികൊ 
ഒളാന്‍ താല്‍പര്യമുണ്ട്‌?” 

എല്ലാവരും ഒരുമിച്ച്‌ പറഞ്ഞു: “ഇല്ല, സാര്‍. അടികൊള്ളാന്‍ ആര്‍ക്കാ 
ണിഷ്ടമുണ്ടാകുക്ച” 

“ഞാന്‍ പാഠം പഠിപ്പിച്ചുതരുന്നു; നിങ്ങള്‍ ഓര്‍മിക്കാതെ വന്നാല്‍ 
നിങ്ങളെ ഞാന്‍ അടിക്കണോ?്‌” 

“പക്ഷെ, ഞങ്ങള്‍ പാഠം പഠിച്ചേ വരൂ!” 

“നിങ്ങള്‍ ഉരുവിട്ടുപഠിച്ചാലും ഓര്‍മയില്‍ നില്‍ക്കുന്നില്ലെങ്കിലോ?” 

“എങ്കില്‍.... എങ്കില്‍ ശിക്ഷിക്കാതിരുന്നാല്‍ നല്ലതു തന്നെ... അടി 
ച്ചാല്‍ അടികൊള്ളും.... ഞങ്ങള്‍ക്ക്‌ ഓര്‍മ വന്നില്ലെങ്കില്‍ വീണ്ടും പറ 
ഞ്ഞുതരണേ.... എന്നാലും ചിലപ്പോള്‍ തെറ്റിയെന്നുവരും” 

“കൊള്ളാം, നമുക്ക്‌ കഥ തുടങ്ങാം.” ഞാന്‍ കാര്യത്തിലേക്കു കടന്നു. 

പക്ഷെ കുട്ടികളുടെ മനസ്സ്‌ ഇന്ന്‌ ജീവന്‍ലാലില്‍ തന്നെ ലയിച്ചിരി 
ക്കുകയായിരുന്നു. അവര്‍ പറഞ്ഞുകൊണ്ടിരുന്നു. “എന്തായാലും ഇനി 
ചിലതെല്ലാം കാണാം! ജീവന്‍ലാല്‍ അത്ര നിസ്സാരക്കാരനല്ല. അവന്‍ 
മാസ്റ്ററെ ചീത്ത വിളിച്ചുപറയും. മാസ്റ്ററുടെ ചിത്രം ചുവരില്‍ വരച്ച്‌ 
ചീത്തത്തം എഴുതിവയ്ക്കും.” 

ഞാന്‍ പറഞ്ഞു: “ജീവന്‍ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്‌. അധ്യാ 
പകനോട്‌ അങ്ങനെ പെരുമാറുന്നത്‌ തെറ്റല്ലേ?” 

എല്ലാവരും കൂടി പറഞ്ഞു: “പക്ഷെ, മാസ്റ്റര്‍ അവനെ വല്ലാതെ ചത 
ച്ചുകളഞ്ഞില്ലേ?” 

“അതിനെന്താണൊരു പരിഹാരം?” ഞാന്‍ കുട്ടികളുടെ അഭിപ്രാ 
യമറിയാന്‍ ചോദിച്ചു. 

കുട്ടികള്‍ പറഞ്ഞു: “അതെ, അവനെ തല്ലാന്‍ പാടില്ല.” 

“അപ്പോള്‍ പാഠത്തിന്റെ കാര്യമോ?” ഞാന്‍ വീണ്ടും ചോദിച്ചു. 

കുട്ടികള്‍ പറഞ്ഞു: “പഠിക്കാതെ വരുന്നവനെ സ്‌കൂളില്‍ നിന്നും 
പുറത്താക്കുക; വെറുതെ തല്ലിച്ചതച്ചിട്ടെന്തുകാര്യം?.... അടിച്ചാല്‍ വിദ്യ 
യുണ്ടാകുമെങ്കില്‍, കുട്ടികള്‍ എന്നും അടികൊള്ളുന്നതെന്തിനാ?” 

കുട്ടികളുടെ ഈ പരാമര്‍ശത്തെ ഞാന്‍ ഉള്ളാലെ അഭിനന്ദിച്ച്‌ നിശ 
ബ്ദത പാലിച്ചു. ഈ സമയം മറ്റൊരു കുട്ടി പറഞ്ഞു: “സാറെ, ജീവന്‍ 
സ്‌കൂളില്‍ നിന്നേ തല്ല! കിട്ടുന്നുള്ളൂ. പുറത്ത്‌ അവന്‍ മറ്റുള്ളവരെ തല്ലി 
നടക്കുകയാണ്‌. ഞങ്ങള്‍ക്കവനെ വല്ലാത്ത ഭയമാണ്‌!” 

ഞാന്‍ ചോദിച്ചു: “അവന്‍ ഏതു ജാതിക്കാരനാണ്‌?” 

കുട്ടികള്‍ പറഞ്ഞു; അവന്‍ നെയ്ത്തുകാരനാണ്‌. അവന്റെ അച്ഛന്‍ 
സര്‍ക്കാര്‍ ജോലിക്കാരനാണ്‌. അതുകൊണ്ടവനെ നിര്‍ബന്ധമായി പഠി 


ക 45 


പ്പിക്കുകയാണ്‌. വീട്ടില്‍ പഠിപ്പിക്കാന്‍ ഒരു മാസ്റ്ററും വരുന്നുണ്ട്‌. 


പരീക്ഷണത്തിന്റെ പുരോഗതി 31 


“കൊള്ളാം, അക്കാര്യം വിടു; നമുക്ക്‌ കഥ മുഴുവനാക്കാം.” ഞാന്‍ 
പറഞ്ഞു. 

കഥ പറഞ്ഞു തീര്‍ന്നതോടെ ഞങ്ങള്‍ എഴുന്നേറ്റു. അപ്പോഴേക്കും 
മണിയടിച്ചു കഴിഞ്ഞിരുന്നു. ശിക്ഷയും അതിന്റെ പരിണാമവുമായി 
രുന്നു വീട്ടിലേക്ക്‌ തിരിക്കുമ്പോള്‍ എന്റെ ചിന്താവിഷയം. വീട്ടിലെത്തി 
മറ്റു കാര്യങ്ങളില്‍ ഏര്‍പ്പെട്ടതോടെ ഞാന്‍ നിശ്ചിന്തനായി; കാരണം 
എനിക്ക്‌ ആരെയും ശിക്ഷിക്കേണ്ടതായിട്ടില്ലായിരുന്നു! 

ഇങ്ങനെ കുറച്ചു ദിവസം കൂടി കടന്നുപോയി. 


നാല 


ഒരു ദിവസം ഞാന്‍ മേലുദ്യോഗസ്ഥനെ ചെന്ന്‌ കണ്ടു. അദ്ദേഹത്തോട്‌ 
ഇങ്ങനെ പറഞ്ഞു: “സാറെ, സ്‌കൂളില്‍ വരുന്ന എല്ലാ കുട്ടികളും വൃത്തി 
യുള്ള വസ്ത്രങ്ങള്‍ ധരിച്ചു വരണമെന്ന്‌ ഒരു കല്‍പന പുറപ്പെടുവി 
ച്ചാല്‍ വളരെ നന്നായിരുന്നു. തൊപ്പി ധരിക്കണമെങ്കില്‍ അത്‌ വൃത്തി 
യുള്ളതാകണമെന്നും മുടി വളര്‍ത്തുന്നവര്‍ ചീകി മിനുക്കി വരണ 
മെന്നും കൂടി ഓര്‍ഡറിട്ടാല്‍ നന്നായി. ആഴ്ചയിലൊരിക്കല്‍ നഖംവെട്ടി 
വൃത്തിയാക്കണമെന്നും മുടി വല്ലാതെ വളരുമ്പോള്‍ ക്രോപ്പു ചെയ്യണ 
മെന്നു കൂടി നിര്‍ദേശിക്കണം. കുട്ടികള്‍ ബട്ടന്‍സില്ലാതെയോ പകുതി 
ബട്ടന്‍സിട്ടോ കോട്ട്‌ ധരിക്കരുതെന്നും പറയണം. എല്ലാവരും കുളിച്ച്‌ 
വൃത്തിയായി സ്‌കൂളില്‍ വരേണ്ടതാണെന്നും, ചുരുങ്ങിയ പക്ഷം 
മുഖവും കൈകാലുകളും കഴുകി ശുചിയായി വരണമെന്നും പ്രത്യേകം 
നിര്‍ദേശിച്ചാല്‍ കൊള്ളാം.” 

മേലുദ്യോഗസ്ഥന്‍ എന്റെ ആവശ്യം ശാന്തമായിരുന്ന്‌ കേട്ടു. എന്നിട്ട 
ചിരിച്ചുകൊണ്ട്‌ പറഞ്ഞു: “എന്താ, രക്ഷകര്‍ത്താക്കള്‍ നിങ്ങള്‍ പറ 
ഞ്ഞത്‌ മനസ്സിലാക്കിയില്ലേ?” 

“സാര്‍, ഞാനവരെ പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്‌. 
പക്ഷെ അവര്‍ക്ക്‌ അക്കാരൃത്തില്‍ തീരെ ശ്രദ്ധയില്ല. വലിയ ധനിക 
രായ മാതാപിതാക്കള്‍ പോലും ഇക്കാര്യത്തില്‍ സഹകംരിക്കുന്നില്ല. 
അവര്‍ പറയുന്നത്‌, കുട്ടിക്കാലത്ത്‌ ഞങ്ങളും ഇതുപോലെയാണ്‌ 
സ്‌കൂളില്‍ പോയിരുന്നതെന്നാണ്‌! എന്നും ഇതൊക്കെ ശ്രദ്ധിക്കാന്‍ 
അവര്‍ക്ക്‌ സമയമില്ലത്രെ. നിങ്ങള്‍ പഠിപ്പിച്ചാല്‍ മാര്രം മതി ഇക്കാരൃ 
ങ്ങളെല്ലാം ഞങ്ങള്‍ നോക്കിക്കൊള്ളാമെന്ന്‌ പറയുന്നവരും കുറവല്ല. 
ഇപ്പോള്‍ കുറെയൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു. എങ്കിലും, സാര്‍, സത്യം 
പറയട്ടെ, ഞാനിത്തരം കുട്ടികളെ പഠിപ്പിക്കാന്‍ ആഗ്രഹിക്കുന്നില്ല.” 

അദ്ദേഹം പറഞ്ഞു: “നിങ്ങള്‍ പറയുന്നത്‌ തികച്ചും ശരിയാണ്‌. 
നമ്മുടെ ജനസമൂഹം ഇങ്ങനെയൊക്കെത്തന്നെയാണ്‌. ഈ സമൂ 
ഹത്തെ പരിഷ്കരിക്കുക എന്നു പറഞ്ഞാല്‍ അസംഭവ്യമായതിനെ 


7, ദിവാസ്വപ്നം 


സംഭവ്യമാക്കുക എന്നാണര്‍ത്ഥം. എങ്കിലും ഈ വകുപ്പ്‌ എന്റെ കയ്യില്‍ 
വന്നതിനുശേഷം രക്ഷാകര്‍ത്താക്കളുടെ മനോഭാവത്തില്‍ കുറെ 
' യൊക്കെ മാറ്റം വരുത്താന്‍ കഴിഞ്ഞിട്ടുണ്ട്‌.” 

ഞാന്‍ ചോദിച്ചു; “അപ്പോള്‍ അങ്ങേക്ക്‌ ഇങ്ങനെയൊരു നിര്‍ദേശം 
കൊടുക്കാന്‍ കഴിയില്ലേ?” 

“സുഹൃത്തെ, എനിക്ക്‌ അത്തരം ഒരു കല്‍പന പുറപ്പെടുവിക്കാന്‍ 
കഴിയില്ല. എന്റെ അധികാരപരിധിക്കുപുറത്തുള്ള കാരുമാണ്‌.” 
അദ്ദേഹം നിസ്സഹായനായി പറഞ്ഞു. 

“അങ്ങേക്കതിന്‌ കഴിയില്ലെന്നോ? അപ്പോള്‍ അങ്ങ്‌ ഈ ഉന്നത പദ 
വിയില്‍ ഇരിക്കുന്നതില്‍ എന്താണ്‌ ഓചിത്യം?” 

“സുഹൃത്തെ, ഇതൊരു ചെറിയ ഭരണ്പപദേശമാണ്‌. ഇതുപോലുള്ള 
മറ്റു ഭരണപരിധിക്കുള്ളിലും എന്നെപ്പോലുള്ളവര്‍ക്ക്‌ ഇത്തരം അധി 
കാരമൊന്നുമില്ല.” 

“അപ്പോള്‍ പിന്നെ...” ഞാന്‍ ചോദിച്ചു. 

“നിങ്ങള്‍ ഉയര്‍ന്ന വകുപ്പധികാരികളെ ഒന്ന്‌ ചലിപ്പിച്ചുനോക്കു. അവി 
ടെനിന്ന്‌ ഇത്തരം കല്‍പ്പനകള്‍ പുറപ്പെടുവിക്കാന്‍ കഴിയും. പക്ഷെ, 
ആളുകള്‍ അത്‌ അനുസരിച്ചെങ്കിലല്ലേ, കാര്യം നടക്കുകയുള്ളു. അവ 
രതിന്‌ ഒരുക്കമില്ലെങ്കില്‍ നമുക്കെന്തു ചെയ്യാന്‍ കഴിയും?” അദ്ദേഹം 
പറഞ്ഞു. 

“അവരുടെ കുട്ടികളെ സ്‌കൂളില്‍ നിന്നും പുറത്താക്കിക്കുടെ?” 

“അതു സാധുമല്ല. അങ്ങനെ ചെയ്താല്‍ വലിയ ഒച്ചപ്പാടുണ്ടാകും!” 

“സാറെ, വേണമെന്നു വന്നാല്‍ ഇതൊക്കെ നടക്കും. പക്ഷെ, അധി 
കാരശക്തിയില്ലാതെ എന്തു സാമര്‍ത്ഥും കാണിക്കാനാണ്‌... ഞങ്ങള്‍ 
അധ്യാപകരുടെ കഴിവുകള്‍ പരിമിതമല്ല?” 

“അതാണ്‌ ശരി. അതുകൊണ്ട്‌ തല്‍ക്കാലം എല്ലാം നടക്കുന്നതു 
പോലെ നടക്കട്ടെ.” 

“സാര്‍, എന്തായാലും ഞാനെന്റെ പരിപാടികള്‍ ഉപേക്ഷിക്കാന്‍ ഒരു 
ങ്ങുന്നില്ല. വിദ്യാലയത്തിനകത്ത്‌ ചെയ്യാന്‍ കഴിയുന്നതെല്ലാം ചെയ്തേ 
ഞാന്‍ പിന്‍മാറുകയുള്ളു. കുട്ടികളില്‍ എന്റെ ആദര്‍ശത്തിനൊത്ത 
ശീലങ്ങള്‍ ഞാന്‍ ഉണ്ടാക്കിത്തീര്‍ക്കും. തന്നെയല്ല, അവസരം കിട്ടു 
മ്പോള്‍ ഇതിനെല്ലാം വേണ്ടി പൊതുവായരീതിയില്‍ പ്രക്ഷോഭണം 
സംഘടിപ്പിക്കുകയും ചെയ്യും. സര്‍, ജനങ്ങള്‍ക്കിതില്‍ താല്‍പര്യമില്ലെ 
കിലും ഒരു കാര്യം അങ്ങ്‌ മനസ്സിലാക്കണം, നമ്മുടെ വൃത്തിഹീന 
മായ വിദ്യാലയാന്തരീക്ഷം നിരവധി രോഗങ്ങളുടെ ആസ്ഥാനമാണ്‌. 
നമുക്ക്‌ ഈ ദുസ്ഥിതി മാറ്റുക തന്നെവേണം.” 

“ശരിയാണ്‌. നിങ്ങള്‍ ഇഷ്ടംപോലെ എന്തും ചെയ്തുകൊള്ളൂ. പരീ 
ക്ഷണം നടത്താനാണല്ലൊ വന്നിരിക്കുന്നതുതന്നെ. പക്ഷെ, ഇപ്പോള്‍ 
നാലുമാസം കഴിയാന്‍ പോകുന്നു. ഒരു കാര്യം ഓര്‍മയിരിക്കട്ടെ. 


പരീക്ഷണത്തിന്റെ പുരോഗതി 33 





“നിങ്ങളുടെ മുഖമോ കണ്ണോ മുക്കോ അഴുക്കുപുരണ്ടിരിക്കുന്നുവെങ്കില്‍ 
ടാപ്പില്‍പോയി വൃത്തിയാക്കു.” 


സമയം നമ്മുടെ തലയ്ക്കു മുകളിലൂടെ ചാടിപ്പോവുകയാണ്‌॥” 
അദ്ദേഹം എന്നെ ഓര്‍മിപ്പിച്ചു. 

അദ്ദേഹത്തെ വന്ദിച്ച്‌ യാധ്രപറഞ്ഞ്‌, ഞാന്‍ വീട്ടിലെത്തി. എന്റെ 
നിസ്റ്റാരചെലവുകള്‍ക്ക്‌ അനുവദിച്ചിരുന്ന പണത്തില്‍ നിന്നും ഞാന്‍ 
രണ്ടു ചൂലുവാങ്ങി; ഒരു കണ്ണാടി. ചീപ്പ്‌, ഖാദിടവൃവല്‍, ഒരു ക്രതിക 
ഇസധ്രയും കൂടി വാങ്ങി. ഭാഗ്യത്തിന്‌ വിദ്യാലയത്തിനകത്ത്‌ വെള്ള 
ത്തിന്റെ പൈപ്പ്‌ ഉണ്ടായിരുന്നു. ഞാനന്ന്‌, ക്ലാസില്‍ ഇതെല്ലാം തയ്യാ 
റാക്കിവച്ചു. 

പിറ്റേദിവസം ഞാന്‍ ആദ്യമായി കുട്ടികളെ ഒരു വരിയില്‍ നിര്‍ത്തി. 
ഇപ്പോള്‍ അവര്‍ എന്നെ നല്ലപോലെ അനുസരിച്ചു തുടങ്ങിയിരുന്നു; 
എന്നെ സനേഹിക്കുകയും ചെയ്തിരുന്നു. ഞാന്‍ ചെയ്യുന്നതെന്തും 
അവരുടെ നന്മയ്ക്കാണെന്നുള്ള വിശ്വാസവും അവരില്‍ വേരുറച്ചു കഴി 
ഞ്ഞിരുന്നു. എല്ലാവരോടും മാറി മാറി കണ്ണാടിനോക്കാന്‍ നിരബന്ധി 
ചിട്ട ഞാന്‍ പറഞ്ഞു: “നിങ്ങളുടെ മുഖമോ, കണ്ണോ, മുക്കോ വൃത്തി 
കേടാണെന്ന്‌ നിങ്ങള്‍ക്കു തോന്നുന്നുണ്ടെങ്കില്‍ വേഗം പൈപ്പിനടുത്തു 
പോയി മുഖം കഴുകി വരൂ; കയ്യും കാലും കഴുകി തലമുടിയില്‍ വെള്ളം 
പുരട്ടി വരു. പറഞ്ഞുതീര്‍ന്നപ്പോഴേക്കും എല്ലാവരും “ഹാ, ഹൂ” എന്ന്‌ 
ശബ്ദിച്ചുകൊണ്ട്‌ ഓടിക്കഴിഞ്ഞു. ഒരാള്‍ മറ്റൊരാളെ തള്ളിമാറ്റി കയ്യും 
കാലും മുഖവും കഴുകാന്‍ തുടങ്ങി. 


34 ദിവാസ്വപ്നം 


ഞാന്‍ ചിന്തിച്ചു: ഇവരെ അച്ചടക്കത്തോടെ കാര്യങ്ങള്‍ ചെയ്യാന്‍ 
പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇമ്മാതിരി ഉന്തും തള്ളും നമ്മുടെ 
സമൂഹമാകെ ചെയ്യുന്ന കാര്യങ്ങളാണ്‌. ഈ അപരിഷ്കൃതമായ പെരു 
മാറ്റത്തില്‍ നിന്ന്‌ ഈ കുട്ടികളെ രക്ഷിക്കുക തന്നെവേണം. 

പെട്ടെന്ന്‌ ഞാനവിടെ ഒരു വര വരച്ചു. എന്നിട്ടുപറഞ്ഞു “നിങ്ങളെ 
ല്ലാവരും ഈ വരയില്‍ വന്നു നില്‍ക്കു. എന്നിട്ട ഓരോരുത്തരായി 
പൈപ്പിനടുത്തേക്ക്‌ പോകണം.” 

രണ്ടുകയ്യിലും ഖാദിത്തുണിയുടെ ടവ്ൃലുകള്‍ പിടിച്ചുകൊണ്ട്ഞാനും 
അവിടെത്തന്നെ നിന്നു. കുട്ടികള്‍വന്ന്‌ രണ്ടുഭാഗത്തു നിന്നും കയ്യും 
കാലും മുഖവും തുടയ്ക്കാന്‍ തുടങ്ങി. 

വിദ്യാലയത്തിന്റെ മതില്‍ക്കെട്ടിനകത്ത്‌ ഇങ്ങനെയൊരുകാര്യം ആദ്യ 
മായി നടക്കുകയായിരുന്നു. അതുകൊണ്ട്‌, ഇവിടെയെന്താണ്‌ നടക്കു 
ന്നതെന്ന്‌ വഴിപോക്കര്‍ കൌതുകത്തോടെ നോക്കുന്നതുകണ്ടു. 

കയ്യുംമുഖവും കഴുകിക്കഴിഞ്ഞപ്പോള്‍ ഞങ്ങള്‍ ക്ലാസിലെത്തി. കൂട്ടി 
കള്‍ക്ക്‌ ചീപ്പെടുത്തുകൊടുത്തുകൊണ്ട്‌ ഞാന്‍ പറഞ്ഞു: “എല്ലാവരും 
മുടിചീകിവൃത്തിയാക്കു.””തൊപ്പികള്‍ മുറിയുടെ ഒരു മൂലയില്‍ വച്ചി 
രുന്നു. ഇപ്പോള്‍ കുട്ടികളെ കാണാന്‍ എന്തു കൌതുകം! അവര്‍ നല്ല 
ശുചിത്വവും, സൌന്ദര്യവും ആരോഗ്യവുമുള്ളവരായി കാണപ്പെട്ടു. 
ചോക്കുകൊണ്ട്‌ നിലത്ത്‌ ഒരുവട്ടം വരച്ച്‌ എല്ലാവരെയും ഞാന്‍ അതി 
നകത്ത്‌ ഇരുത്തി. ഞാനും ഇരുന്നു. എന്നിട്‌ പറഞ്ഞു: “നോക്കു, 
ഇപ്പോള്‍ നിങ്ങളുടെ കൈകള്‍ എത്രശുചിയാണ്‌; നിങ്ങളുടെ മുഖം 
എത്ര അഴകുള്ളതാണ്‌! നിങ്ങള്‍ക്ക്‌ ഇതെല്ലാം ഇഷ്ടമായോ?" 

“ഉവ്വ്‌, സാര്‍. ഞങ്ങള്‍ക്കിതെല്ലാം ഇഷ്ടമായി.” എല്ലാവരും കുടി പറഞ്ഞു. 

“എന്നാല്‍, ഒരു കാര്യം, ഇനി ദിവസവും സ്‌കൂളില്‍ വന്നാല്‍ ആദ്യം 
ചെയ്യേണ്ടത്‌ ഈ കാര്യങ്ങളാണ്‌.” ഞാനവരെ ഉത്സാഹപ്പെടുത്തി. 

അന്നത്തെ ദിവസം എനിക്ക്‌ വളരെ നന്നായിത്തോന്നി. എന്റെ മന 
സ്റ്റുനിറയെ സന്തോഷമായിരുന്നു. ഞാന്‍ പറഞ്ഞു: വരൂ. നമുക്കൊരു 
കവിത ചൊല്ലാം.” ഞാന്‍ ആദ്യം ചൊല്ലിയ കവിത ഒരു പ്രാര്‍ത്ഥനയാ 
യിരുന്നു. അനായാസമായിത്തന്നെ ഇന്നെന്റെ നാവില്‍നിന്നും പ്രാര്‍ത്ഥ 
നാഗീതം ഉതിര്‍ന്നുവീണു! 

നഖത്തിന്റെ കാര്യം ഇപ്പോഴും ബാക്കിയായിരുന്നു; വസ്ര്രത്തി 
ന്റെയും ബട്ടന്‍സിന്റെയും കാര്യത്തില്‍ പരിഹാരമുണ്ടായിട്ടില്ല. 
എങ്കിലും തല്‍ക്കാലം അതിനെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിച്ച്‌ ഞാന്‍ 
മറ്റുപരിപാടികളിലേക്കു കടന്നു. 


അഞ്ച്‌ 


ഞാന്‍ ചിന്തിച്ചു; ചരിത്രാധ്യാപനത്തിനുള്ള അടിത്തറ കഥാകഥനത്തി 
ലൂടെ ഞാന്‍ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി കവിതാപഠനത്തിന്റെ അടി 
സ്ഥാനം നാടന്‍ഗീതങ്ങളിലൂടെ വേണം ഉറപ്പിക്കാന്‍. ആദൃത്തെ ആറു 


പരീക്ഷണത്തിന്റെ പുരോഗതി 32 


മാസം അടിസ്ഥാനമുറപ്പിക്കണമെന്നും, പിന്നീടുള്ള മാസങ്ങളില്‍, അതി 
നുമുകളില്‍ ഉചിതമായ രീതിയില്‍ അധ്യാപനത്തിന്റെ ഗൃഹം പടുത്തു 
യര്‍ത്തണമെന്നും ഞാന്‍ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. 

എന്തെങ്കിലും പുതിയകാര്യം കിട്ടിയാല്‍ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ വിനോ 
ദവും ആനന്ദവും തൃപ്തിയും കൈവരും. “ഞാന്‍ നിങ്ങളെ പാട്ടുപാ 
ടാന്‍ പഠിപ്പിക്കാം. എല്ലാവരും പാടണം.” എന്ന്‌ മുന്‍കൂട്ടി പറഞ്ഞ്‌ 
ഞാനൊരു ലളിതമായ നാടന്‍ പാട്ടു ചൊല്ലി. പക്ഷെ, എന്റെ കൂടെ 
പാടാന്‍ ആര്‍ക്കും കഴിഞ്ഞില്ല. എനിക്കത്ഭുതം തോന്നി. നാലാം 
ക്ലാസിലെ കുട്ടികള്‍ക്ക്‌ ഇതുപോലും പാടാന്‍ കഴിയില്ലേ! അവര്‍ക്ക്‌ 
പാടാനുള്ള കഴിവോ ശീലമോ ഇല്ലായിരുന്നു. ഞാന്‍ മറ്റൊരു ഗീതം 
പാടി. മയിലിനെക്കുറിച്ചുള്ളത്‌. അതു കൂടുതല്‍ ലളിതമായിരുന്നു. 
അപ്പോള്‍ അവര്‍ കുറെയൊക്കെ വിജയിച്ചു. എങ്കിലും ഇത്രയും കുട്ടി 
കള്‍ ഒരുമിച്ച്‌ പാടിയപ്പോള്‍ ക്ലാസ്‌ ശബ്ദായമാനമായി. 

അടുത്തുള്ള ഒരധ്യാപകന്‍ വന്ന്‌ പറഞ്ഞു: “സ്നേഹിതാ, ഈ 
ശബ്ദം ഒന്നു നിര്‍ത്തു. ഞങ്ങള്‍ക്ക്‌ ചെവിടടയ്ക്കുന്നതു കൊണ്ട്‌ 
ക്ലാസില്‍ ഒന്നും കേള്‍ക്കാന്‍ കഴിയുന്നില്ല!” 

മറ്റൊരധ്യാപകന്‍ പറഞ്ഞു: “ഈ മഹാനുഭാവന്‍ ദിവസവും ഒന്ന 
ല്ലെങ്കില്‍ മറ്റൊരു നൂലാമാല വലിച്ചുവയ്ക്കും! ഇദ്ദേഹം നമ്മേയും വേണ്ട 
പോലെ പഠിപ്പിക്കാന്‍ അനുവദിക്കുമെന്ന്‌ തോന്നുന്നില്ല. ഇദ്ദേഹത്തി 
നെന്തു ചിന്ത! ഈ പരീക്ഷണത്തില്‍ ഇദ്ദേഹം വിജയിച്ചാല്‍ ആഫീ 
സര്‍ നമ്മോട്‌ “അങ്ങനെ ചെയ്യു, ഇങ്ങനെ ചെയ്യു' എന്നൊക്കെ ആജ്ഞാ 
പിക്കും; അല്ല, വിജയിച്ചില്ലെങ്കിലോ സ്വന്തം സഞ്ചിയും കുടയുമെടുത്ത്‌ 
ഇദ്ദേഹം സ്ഥലംവിടും!” 

ഇതിനിടയില്‍ പ്രധാനാധ്യാപകന്‍ കയറി വന്നു. “ഹേയ്‌, ലക്ഷ്മീ 
ശങ്കര്‍ജീ, ഇത്‌ നഴ്‌സറി സ്‌കൂളൊന്നുമല്ല, ഇങ്ങനെ കുട്ടികളെക്കൊണ്ടെ 
വായ്പാട്ട പാടിക്കാന്‍.... ഇതു നല്ല പരീക്ഷണം തന്നെ'.... ഈ പാട്ടു 
കള്‍ എല്ലാവര്‍ക്കും അറിയാവുന്നതാണ്‌!” ഇത്രയും പറഞ്ഞ്‌ അദ്ദേഹം 
അവിടെ നിന്ന്‌ പോയി. 

ഞാന്‍ വിചാരിച്ചു: വല്ലാത്ത കുടുക്കില്‍പെട്ടു. ശരി, സംഘഗാനം 
നിര്‍ത്താം. പാട്ടുപാടികേള്‍പ്പിക്കാം.” 

ഞാന്‍ കുട്ടികളോടു പറഞ്ഞു: “നിര്‍ത്തൂ- ഞാന്‍ പാടാം; നിങ്ങള്‍ 
കേട്ടാല്‍മതി.” 

ഞാന്‍ പാടാന്‍ തുടങ്ങി. എന്റെ രാഗം കഴുതയെപ്പോലും ലജ്ജിപ്പി 
ക്കുന്നതായിരുന്നു. എങ്കിലും അപശ്രുതിയൊന്നും ഉണ്ടായിരുന്നില്ല. 
അതായിരുന്നു സന്തോഷം. ഒരു വിധത്തില്‍ ഞാന്‍ കാര്യം ഒപ്പിച്ചു. 
ഞാന്‍ വിചാരിച്ചു. ഈശ്വരന്‍ എനിക്ക്‌ മറ്റൊരു കണ്ഠമാണ്‌ തന്നിരു 
ന്നതെങ്കില്‍ എന്തായിരുന്നു സ്ഥിതി!” ഞാന്‍ ഭാവാഭിനയത്തോടെ പാടി 
യതുകൊണ്ട്‌ എന്റെ പാട്ട ചിലകുട്ടികള്‍ക്ക്‌ ഇഷ്ടപ്പെട്ടു. പക്ഷെ, മറ്റു 


30 ദിവാസ്വപ്നം 


സാഗീതത്തില്‍ താല്‍പര്യമില്ലാത്ത കൂട്ടികളോട മാറിയിരുന്നു 
എന്തെങ്കിലും വരയ്‌ ക്കാനോ എഴുതാനോ ഞാന്‍ പറഞ്ഞു. 


ചിലര്‍ ഉദാസീനരും അലസരുമായി കാണപ്പെട്ടു. വേറെ ചിലര്‍ അടുത്തി 
രിക്കുന്ന കുട്ടികളോട കുന്ധൃതി കാണിക്കാനും തുടങ്ങി. ചമ്പകലാല്‍ 
ചെവികേള്‍ക്കാത്തവനെപ്പോലെ അഭിനയിച്ച്‌ എന്നെ പരിഹസിക്കുക 
തന്നെ ചെയ്തു. ഞാനെല്ലാം കണ്ടു; പക്ഷെ സഹിച്ചു. കാരണം, ഇവ 
രുടെ ഈ ശീലങ്ങള്‍ മാറ്റിയെടുക്കുകയായിരുന്നുവല്ലോ എന്റെ ലക്ഷ്യം. 

സംഗീതം രസിക്കാന്‍ കഴിയാത്ത കുട്ടികളോട ഞാന്‍ പറഞ്ഞു: 
“നിങ്ങള്‍ ദൂരെ മാറിയിരിക്കു. സ്പനെയ്റ്റില്‍ എന്തെങ്കിലും എഴുതു; അല്ലെ 
ങ്കില്‍ ചിതം വരയ്ക്കു.” 

ഞാന്‍ മറ്റൊരു പാട്ടുപാടി. കുട്ടികളുടെ താല്‍പര്യം വളര്‍ന്നു. പിന്നെ 
മുന്നാമതൊന്ന്‌ പാടി. അവര്‍ രണ്ടാമത്തെ പാട്ടുതന്നെ വീണ്ടും പാടാന്‍ 
ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാന്‍ അതുതന്നെ വിണ്ടും പാടി. ഞാന്‍ പാടു 
ന്നതോടൊപ്പം അവര്‍ക്കതിലുള്ള രസവും പ്രകടമായിക്കൊണ്ടിരുന്നു. 
ഒടുവില്‍ ഞാനവരോട പറഞ്ഞു: “ഞാന്‍ എന്നും നിങ്ങളെ ഇത്തരം 
പാട്ടുകള്‍ പാടി കേള്‍പ്പിക്കാം. പക്ഷെ, ഒരു വ്യവസ്ഥ. വിദ്യാലയത്തി 
നകത്ത്‌ നിങ്ങള്‍ അത്‌ പാടരുത്‌.” 

പക്ഷെ, രണ്ടു ദിവസത്തിനുള്ളില്‍ അവര്‍ എല്ലായിടത്തും എന്റെ 


പരീക്ഷണത്തിന്റെ പുരോഗതി 37 


പാട്ടിന്റെ വരികള്‍ മൂളിക്കൊണ്ട്‌ നടന്നു തുടങ്ങി. പാടണമെങ്കില്‍ വിദ്യാ 
ലയത്തിനുള്ളില്‍ വേണ്ട. പുറത്തുമതി എന്ന്‌ ഞാനവരെ പറഞ്ഞ്‌ മന 
സ്സിലാക്കി. 

ഗ്രാമീണര്‍ പരസ്പരം പറയാന്‍ തുടങ്ങി. 

“എടോ, ഇത്‌ ഏതുജാതിക്കാരടെ പാട്ടാണ്‌?” ഭാന എന്നുപേരുള്ള 
തുന്നല്‍ക്കാരന്‍ പറഞ്ഞു: “ഇതൊക്കെ നവരാത്രികാലത്തെ *“ഗര്‍ബ 
യുടെ പാട്ടാണെന്ന്‌ തോന്നുന്നു. 

രഘു പറഞ്ഞു: “ഈ മാസ്റ്റര്‍ കളിക്കാരനായിരിക്കും.... ഈയാള്‍ 
ഗര്‍ബ പഠിപ്പിക്കാനാണോ വരുന്നത്‌?” . 

കുട്ടികളുടെ അമ്മമാര്‍ പറഞ്ഞുതുടങ്ങി: “നിങ്ങളുടെ മാസ്റ്റര്‍ സ്കൂളി 
നകത്ത്‌ പെണ്ണുങ്ങളുടെ പാട്ട പാടുന്നതെന്തിനാ?* 

പക്ഷെ, ഞാനാകട്ടെ, ഇതെല്ലാം കേട്ടെങ്കിലും കേള്‍ക്കാത്ത ഭാവ 
ത്തില്‍ നടന്നു. കേള്‍ക്കാന്‍ നിന്നാല്‍ കാര്യങ്ങള്‍ നടക്കില്ല. ഓരോ കാര്യ 
ത്തില്‍ ഇടപെടുകയാണല്ലെൊ നമുക്കാവശ്യം. പുതിയ കര്‍മക്ഷ്രേതം 
അങ്ങനെയല്ലേ തുറന്നു കിട്ടുക. 

ഞാന്‍ നിത്യേന പുതിയ പുതിയ കവിതകള്‍ ചൊല്ലി കുട്ടികളെ 
കേള്‍പ്പിച്ചുകൊണ്ടിരുന്നു. അവര്‍ക്ക്‌ ഏതേതാണ്‌ കൂടുതല്‍ ഇഷ്ടപ്പെ 
ടുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട: പത്തു 
പതിനഞ്ച! പാട്ടുകള്‍ കുട്ടികള്‍ക്ക്‌ കാണാപ്പാഠമായിക്കഴിഞ്ഞു. രണ്ടുനാല 
കുട്ടികള്‍ക്ക്‌ പാട്ടില്‍ തീരെ താല്‍പര്യം കണ്ടില്ല; പാട്ടുപാടുന്ന സമയത്ത്‌ 
അവര്‍ എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ ചെയ്തുകൊണ്ടി 
രിക്കും. അവരെക്കുറിച്ച്‌ ഞാന്‍ പചിന്തിച്ചതേയില്ല. 

ഈ ദിവസങ്ങളില്‍ ഞാന്‍ മനസ്സുകൊണ്ട്‌ ദാണ്ഡിയ രാസ്‌ യുടെ 
ഒരു പരിപാടി തയ്യാറാക്കുകയും അതാരംഭിക്കണമെന്ന്‌ തീരുമാനിക്കു 
കയും ചെയ്തു. 

ഇക്കാലമ്രതയും എന്റെ ക്ലാസില്‍ നടന്നിരുന്ന പഠനപരിപാടികളെ 
ഇങ്ങനെ സംഗ്രഹിക്കാം. വാര്‍ത്താകഥനം. പുസതകപാരായണം, കവി 
താശ്രവണം, കളികള്‍. കേട്ടെഴുത്ത്‌, ശുചിത്വപാലനം, പ്രാര്‍ത്ഥ 


ആറ 
ഒരു ദിവസം ഞങ്ങളുടെ വിദ്യാലയത്തില്‍ ഒരു സന്യാസിവരൃന്‍ വന്നു 
ചേര്‍ന്നു. കൂടെ പ്രധാനാധ്യാപകനുമുണ്ടായിരുന്നു. പ്രധാനാധ്യാപകന്‍ 
സന്യാസിയെ പരിചയപ്പെടുത്തിക്കൊണ്ട്‌ എന്നോട്‌ പറഞ്ഞു: “ഇദ്ദേഹം 
ഒരു മതോപദേശകനാണ്‌, കുട്ടികളുടെ കാര്യങ്ങളില്‍ വളരെ താല്‍പ 
ര്ൃമുള്ള ദേഹമാണ്‌. എല്ലാ സ്ഥലങ്ങളിലും കുട്ടികള്‍ക്ക്‌ മതകാര്യങ്ങള്‍ 


* “ഗര്‍ബ ഗുജറാത്തികൈകൊട്ടിക്കളി 
* ഗുജറാത്തിലെ ഒരുതരം കോല്‍ക്കളി 


38 ദിവാസ്വപ്നാ 





സന്യാസിയുടെ മുഖതേജസ്സും അദ്ദേഹത്തിന്റെ കമണ്ഡലുവും 
കുട്ടികളെ ആകര്‍ഷിച്ചു. 


വിവരിച്ചു കൊടുക്കാനുള്ള സൌകര്യം ഇദ്ദേഹത്തിന്‌ നല്‍കാറുണ്ട്‌. ഇന്ന 
ദ്ദേഹം ആഫീസറുടെ കത്തുമായി കൂട്ടികള്‍ക്ക്‌ ഉപദേശം നല്‍കാന്‍ 
ഇവിടെ വന്നിരിക്കുകയാണ്‌.” 

ഞാനദ്ദേഹത്തെ ആദരപൂര്‍വം സ്വീകരിച്ച്‌ കസേരയില്‍ ഇരുത്തി. 
എന്നിട്ട്‌ പറഞ്ഞു: “സ്വാമിജി, അങ്ങ്‌ പരിപാടി ആരംഭിച്ചുകൊള്ളൂ. 

എന്റെ കൂട്ടികള്‍ അദ്ദേഹത്തിന്റെ മുണ്ഡിതശിരസ്സും മുഖവും 
നോക്കിയിരിക്കുകയായിരുന്നു; ആ മെലിഞ്ഞ ശരീരവും കമണ്ഡലുവും 
കാന്തികലര്‍ന്ന മുഖഭാവവും കുട്ടികളെ ആകര്‍ഷിച്ചിരുന്നു. 

ഞാന്‍ അവരോട പറഞ്ഞു: “നോക്കു കുട്ടികളെ, സ്വാമിജി ഉപദേശം 
തരും; നിങ്ങളെല്ലാം ശ്രദ്ധയോടെ കേള്‍ക്കുക.” 

കുട്ടികള്‍ ഇപ്പോള്‍ എന്റെ നിര്‍ദേശങ്ങള്‍ വേണ്ടതുപോലെ സ്വീക 
രിക്കാന്‍ തുടങ്ങിയിരുന്നു. അവര്‍ ശാന്തരായി ഇരുന്നു. 

സ്വാമിജി ഉപദേശരൂപത്തില്‍ ഇങ്ങനെ പറഞ്ഞു. 

“കുട്ടികളേ, ഈ പ്രപഞ്ചത്തിലെ മഹത്തരമായ ചൈതനൃമാണ്‌ 
ഈശ്വരന്‍. ആ മഹച്ചക്തിയാണ്‌ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്‌. ആ ശക്തി 
യില്‍നിന്നും ജനിച്ചതാണീ പ്രപഞ്ചം; അതാണ്‌ ആദികാരണം!” 

ഇങ്ങനെ അദ്ദേഹം ഈശ്വരമഹത്വം പ്രകീര്‍ത്തിക്കാന്‍ തുടങ്ങി. 
ഞാന്‍ നിശബ്ദം .ശവിച്ചുകൊണ്ടിരുന്നു; എന്റെ കുട്ടികളും വളരെ 


പരീക്ഷണത്തിന്റെ പുരോഗതി 39 


ശാന്തരായി കാണപ്പെട്ടു. പക്ഷെ, ക്രമേണ അവര്‍ അസ്വസ്ഥരായി; 
ചിലര്‍ കോട്ടുവായിട്ടു. ചിലര്‍ സ്െയ്റ്റില്‍ പെന്‍സില്‍കൊണ്ട്‌ വര 
യ്ക്കാന്‍ തുടങ്ങി. ചിലരുടെ കണ്ണുകള്‍ കുറേശെ ചുവന്നുതുടങ്ങി; 
ചിലര്‍ ഒരു വിരല്‍ കാണിച്ച്‌ പുറത്തേക്കിറങ്ങി. ഒരുത്തന്‍ പോയപ്പോള്‍ 
പുറകെ മറ്റൊരുത്തനിറങ്ങി. ഒന്നുരണ്ടു കുട്ടികള്‍ വര്‍ത്തമാനം പറ 
ഞ്ഞു കൊണ്ടിരുന്നു. അവരോട്‌ നിശബ്ദരാകാന്‍ ഞാന്‍ ആംഗ്യം 
കാണിച്ചു. അവര്‍ അനുസരിച്ചു. 

സ്വാമിജിയോട്‌ ഞാന്‍ വിനയത്തോടെ പറഞ്ഞു. 

“സ്വാമിജി, എന്തെങ്കിലും ലളിതമായ കാര്യം പറയു, കുട്ടികള്‍ക്ക്‌ 
മനസ്സിലാകുന്ന വിധത്തില്‍.” 

സ്വാമിജി വളരെ സരള സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം .ഉടനെ 
വിഷയം മാറ്റി; ഹിന്ദുമതത്തെക്കുറിച്ചും മത്ഗ്രന്ഥങ്ങളെക്കുറിച്ചും 
അദ്ദേഹം സംസാരിക്കാന്‍ തുടങ്ങി. അപ്പോഴും കുട്ടികള്‍ താല്‍പര്യമി 
ല്ലാത്തവരായി കാണപ്പെട്ടു. 

ഞാന്‍ ചിന്തിച്ചു. മതോപദേശത്തിന്റെ യാഥാര്‍ത്ഥ രീതി ഇതാണോ? 
ഒരു ജീവിതകാലം മുഴുവന്‍ വിനിയോഗിച്ച്‌ ശ്രമിച്ചാല്‍ പോലും മനസ്സി 
ലാകാത്ത വളരെ ഗൂഡമായ മത തത്വങ്ങള്‍ ഇരത എളുപ്പത്തില്‍ മനസ്സി 
ലാക്കിക്കൊടുക്കാന്‍ കഴിയുമോ? ഇതാണോ മതബോധവും ധര്‍മജ്ഞാ 
നോപദേശവും! മതത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനം കേവലം ബാഹ്യവും 
ഉപയോഗരഹിതവുമല്ലേ? 

ഈ സമയം സ്വാമിജി ശ്ലോകങ്ങള്‍ ചൊല്ലാന്‍ തുടങ്ങി. കുട്ടികള്‍ 
മടുപ്പോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകള്‍ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 
പക്ഷെ അവര്‍ക്കൊന്നും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട്‌ അധികം 
പേരും കേവല മനോവിനോദത്തിന്റെ പേരില്‍ ശ്രദ്ധയെന്വ്േ നോക്കി 
യിരുന്നു. 

യഥാര്‍ത്ഥത്തില്‍ സ്വാമിജി കാര്യങ്ങള്‍ വിവരിച്ചിരുന്നത്‌ വളരെ ഗര 
വത്തില്‍ തന്നെയാണ്‌. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്‍ ആ വസ്തു 
തകള്‍ അങ്ങേയറ്റം പരിശുദ്ധവും അവശ്യം അറിഞ്ഞിരിക്കേണ്ടവയുമാ 
യിരുന്നു. അദ്ദേഹം തന്റെ കര്‍ത്തവ്യം തികഞ്ഞ ആത്മാര്‍ത്ഥതയോടെ 
നിര്‍വഹിച്ചു കൊണ്ടിരുന്നു. പക്ഷെ, കുട്ടികള്‍ക്കാട്ടെ ഇതെല്ലാം 
പോത്തിന്റെ ചെവിട്ടിൽ കുഴലൂതുന്നതിന്‌ തുല്യമായിരുന്നു. 

തുടര്‍ന്ന്‌ സ്വാമിജി ശ്ലോകങ്ങളുടെ അര്‍ത്ഥം വിവരിക്കാന്‍ തുടങ്ങി. 
പാവം! കുട്ടികള്‍ക്ക്‌ അതും കേള്‍ക്കേണ്ടതായി വന്നു! അതിനുശേഷം 
അദ്ദേഹം അതിന്റെ അര്‍ത്ഥം ബോര്‍ഡില്‍ എഴുതി കുട്ടികളോട 
പകര്‍ത്തിയെടുക്കാന്‍ ആവശ്യപ്പെട്ടു. പിന്നീട ഇങ്ങനെ പറഞ്ഞു. “ഈ 
ശ്ലോകങ്ങള്‍ നിങ്ങള്‍ നിത്യേന പ്രഭാതത്തില്‍ എഴുന്നേറ്റ്‌ ചൊല്ലുക, 
അങ്ങനെ ചെയ്താല്‍ നിങ്ങളുടെ ബുദ്ധി വളരും; ശക്തി വളരും; 
ഓജസ്സും വര്‍ധിക്കും!” 


40 ദിവാസ്വപ്നം 


എന്റെ ക്ലാസിലെ പത്തും പ്രന്തണ്ടും വയസ്‌ പ്രായമുള്ള പാവം കുട്ടി 
കള്‍! അവര്‍ക്ക്‌ മതത്തെയും ശ്ലോകങ്ങളെയും കുറിച്ച്‌ എന്തറിയാന്‍! 
എന്നാലും അദ്ദേഹം ശ്ലോകങ്ങളെഴുതി; അര്‍ത്ഥവുമെഴുതി. 

ഞാന്‍ തുടര്‍ന്ന്‌ ചിന്തിച്ചുകൊണ്ടിരുന്നു. മത വിദ്യാഭ്യാസത്തിന്‌ 
സ്‌കൂളല്ലാതെ മറ്റു സ്ഥലങ്ങളൊന്നുമില്ലേ? മുമ്പൊക്കെ ദേവാലയങ്ങ 
ളില്‍ മതപ്രവചനങ്ങള്‍ നടന്നിരുന്നു; അതനുസരിച്ച്‌ മാതാപിതാക്കള്‍ 
വീടുകളില്‍ പെരുമാറുകയും ചെയ്തിരുന്നു. വീട്ടിലെ അചാരാനുഷ്ഠാ 
നങ്ങള്‍ കുട്ടികളുടെ മതബോധനത്തിനുപകരിച്ചിരുന്നു. ഇപ്പോള്‍ ജന 
ങ്ങള്‍ക്ക്‌ മതപ്രഭാഷണങ്ങള്‍ കേള്‍ക്കാന്‍ സമയമില്ല; വൃദ്ധന്മാരാകട്ടെ, 
കേട്ട്‌ തൃപ്തരായ മട്ടാണ്‌. അതോ മറ്റേതെങ്കിലും കാരണങ്ങള്‍ 
കൊണ്ടാണോ എന്നറിയില്ല, ഈ പരിപാടി ഇപ്പോള്‍ വിദ്യാലയത്തിലെ 
ഒരു ഭാഗമായിത്തീര്‍ന്നിരിക്കുന്നു. ഞാന്‍ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരു 
ന്നപ്പോള്‍ മണിയടിച്ചു. ഞാന്‍ വീട്ടിലേക്ക്‌ തിരിക്കാന്‍ ഒരുങ്ങിക്കഴിഞ്ഞി 
രുന്നു. 

ക്ഷീണിതരായ കുട്ടികള്‍ സ്വാമിജിയെ വന്ദിച്ചു വീടുകളിലേക്ക്‌ തിരി 
ച്ചു. ഞാനും സ്വാമിജിയും ക്ലാസില്‍ അവശേഷിച്ചു. ഞാന്‍ പറഞ്ഞു: 
* സ്വാമിജി, അങ്ങേക്ക്‌ വിരോധമില്ലെങ്കില്‍, ഇന്നത്തെ ഭിക്ഷ എന്റെ 
വീട്ടില്‍ നിന്നാകാം.” 

ഞങ്ങള്‍ ഭക്ഷണത്തിനിരുന്നു. സംഭാഷണത്തിനിടയില്‍ മതവിദ്യാ 
ഭ്യാസം ചര്‍ച്ചാവിഷയമായി. സ്വാമിജി പറഞ്ഞു: “സഹോദരാ, ഇക്കാ 
ലത്ത്‌ മതത്തിന്‌ ലോപം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്‌. അതുകൊണ്ട്‌ 
പുതിയതലമുറയില്‍ ആരാഭത്തിലേതന്നെ, മതബോധനത്തിലൂടെ നാം 
ആസ്തിക്യം വളര്‍ത്തിയെടുക്കണം.” 

ഞാന്‍ പറഞ്ഞു: “എങ്കിലും, സ്വാമിജി, ഈ കുഞ്ഞുങ്ങളുടെ ഇളം 
ബുദ്ധിക്ക്‌ ഈശ്വരന്‍. ആത്മാവ്‌, മതം എന്നൊക്കെയുള്ള കഠിനവിഷയ 
ങ്ങള്‍ എങ്ങനെ ഗ്രഹിക്കാന്‍ കഴിയും. ഇന്ന്‌ പ്രസംഗിച്ചുകൊണ്ടിരുന്ന 
പ്പോള്‍ തന്നെ അങ്ങേക്ക്‌ അനുഭവപ്പെട്ടതല്ലേ, അതില്‍ അവര്‍ക്ക്‌ 
യാതൊരു താലപര്യവുമില്ലെന്നും കേവലം മര്യാദയുടെ പേരില്‍ അവര്‍ 
ഇരുന്ന കേട്ടതാണെന്നും.” 

സ്വാമിജി പറഞ്ഞു: “കുട്ടീ, കാര്യം ശരിയാണ്‌: കുട്ടികള്‍ക്ക്‌ ഓട്ടം, 
ചാട്ടം, കളി എന്നിവയിലാണ്‌ എപ്പോഴും താല്പര്യാ. കഥയിലും അവര്‍ക്ക്‌ 
താല്പര്യം കാണാം. പക്ഷെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവര്‍ക്ക്‌ 
മതോപദേശം നല്‍കുകതന്നെ വേണം. ചില മതശ്ലോകങ്ങള്‍ അവരെ 
ക്കൊണ്ട്‌ കാണാപ്പാഠം-പഠിപ്പിക്കണം.” 

“പക്ഷെ സ്വാമിജി, മതം, ധര്‍മം എന്നൊക്കെ പറയുന്നത്‌ കേവലം 
ജിഹ്വാഗ്രത്തില്‍ സ്ഥിതിചെയ്യുന്ന ഒന്നല്ല; ധര്‍മബോധം ഒരു സവിശേ 
ഷമായ ഉണര്‍വാണ്‌; ഉള്ളിന്നുള്ളിൽ നിന്നുമാണ്‌ അത്‌ ഉണരേണ്ടത്‌. 
ധാര്‍മികബോധം ഉണ്ടാകണമെങ്കില്‍ അതിനുള്ള വിശപ്പ്‌ മനുഷ്യനു 


പരീക്ഷണത്തിന്റെ പുരോഗതി 4.1 


ണ്ടാകണം. അതിനും അതിന്റേതായ സമയമുണ്ട്‌. സ്വാമിജി, ഈ പരി 
പാടി കുട്ടികളുടെമേല്‍ എടുക്കാന്‍ വയ്യാത്ത ഭാരം കയറ്റിവയ്ക്കുന്ന 
തിന്‌ തുല്യമാണെന്ന്‌ അങ്ങേക്കറിഞ്ഞുകൂടെ?” 

സ്വാമിജി ചിന്താധീനനായി. ഞാന്‍ വീണ്ടും പറഞ്ഞു: “സ്വാമിജി, 
ധര്‍മം ഒരു സത്യമാണ്‌. അത്‌ മനുഷ്ൃജീവിതത്തിന്‌ ഒരു തോണിപോ 
ലെയാണ്‌. മനുഷ്യന്റെ ജീവിതലക്ഷ്യം സംസാരസാഗരത്തിന്റെ മറുക 
രയിലെത്തുക എന്നതാണ്‌; പക്ഷെ, ഈ തത്വങ്ങള്‍ വളരെ ജടിലമാ 
ണെന്നുള്ളതും പരമാര്‍ത്ഥമല്ലേ? സാധാരണ ബുദ്ധിക്ക്‌ എത്തിപ്പിടി 
ക്കാന്‍ കഴിയുന്നതിന്‌ അപ്പുറമുള്ളവയല്ലേ? അതിനൊക്കെ വളരെയേറെ 
പൂര്‍വ്രശമം ആവശ്യമാണ്‌.” 

സ്വാമിജി പറഞ്ഞു: “ അതുശരിയാണ്‌. പക്ഷെ.....” ഞാന്‍ ഇടയ്ക്കു 
കയറിപ്പറഞ്ഞു: “മതം കേവലം മുള്ളങ്കിവേരോ അങ്ങാടിമരുന്നോ അല്ല. 
പുസ്തകത്തില്‍ അച്ചടിച്ചിട്ടുള്ള കാര്യങ്ങളല്ല മതം. മതതത്വങ്ങള്‍ അതി 
നിഗൂഡമായി സൂക്ഷിക്കേണ്ടവയാണ്‌. കഠിനമായ പരിശരമംകൊണ്ടേ 
ഒരു സാധകന്‍ അതെല്ലാം ആത്മസാക്ഷാത്കരിക്കാന്‍ കഴിയൂ.” 

“അതെ, അതുകൊണ്ടാണല്ലൊ നമ്മുടെ പൂര്‍വികന്‍മാര്‍ ഗുരൂഗൃഹ 
ത്തില്‍ വസിച്ച്‌ ശാരീരികമായ കഷ്ടപ്പാടുകള്‍ സഹിച്ചിരുന്നത്‌.” 
സ്വാമിജി സമ്മതിച്ചു. 

“പക്ഷെ. നമ്മളാകട്ടെ വീടുതോറും. വിദ്യാലയംതോറും കയറിയി 
റങ്ങി ധര്‍മോപദേശത്തിന്റെ രപസാദവിതരണം നടത്തുകയാണിന്ന്‌!” 
ഞാന്‍ കൂട്ടിച്ചേര്‍ത്തു. 

“കുട്ടീ. ഇത്‌ കലിയുഗമല്ലേ, ഇക്കാലത്ത്‌ ഗുരുവിന്റടുത്ത്‌ ശിഷ്യത്വം 

സ്വീകരിച്ചു കഴിഞ്ഞുകൂടുന്നവര്‍ ആരെങ്കിലുമുണ്ടോ?” സ്വാമിജി 
ചോദിച്ചു. 
” ആരുമില്ല...... അതൊക്കെ സ്വയം ഉള്‍ക്കൊളളുകയേ നിവൃത്തി 
യുള്ളു...... പക്ഷെ ധാര്‍മികതത്വങ്ങളെ ഇങ്ങനെ നടന്ന്‌ പ്രദര്‍ശിപ്പിക്കു 
കയും വില്‍ക്കുകയും ചെയ്യുന്നതുകൊണ്ട്‌ ആരും ധര്‍മാത്മാക്കളാകു 
ന്നില്ല.” 

സ്വാമിജി ചോദിച്ചു: “എങ്കില്‍, താങ്കള്‍ തന്നെ പറയൂ, എന്തുചെയുണം?” 

“ഞാന്‍ വിശ്വസിക്കുന്നത്‌ ചെറിയ കുട്ടികള്‍ക്ക്‌ ഇങ്ങനെ ധര്‍മോപ 
ദേശം നല്‍കുന്നത്‌ ശരിയല്ലെന്നാണ്‌. അവര്‍ക്ക്‌ ഈ പ്രായത്തില്‍ അരോ 
ഗമായ മനസ്സും ശരീരവും ഉണ്ടാകണം. നിര്‍മലമായ ബുദ്ധിയും തള 
രാത്ത കര്‍മശേഷിയും ഉണ്ടാക്കികൊടുക്കണം. അവരെ എല്ലാനി 
ലയ്ക്കും ശക്തരാക്കിത്തീര്‍ക്കുകയാണാവശ്യം.” 

“ ശരിയാണ്‌. നല്ല ശരീരശക്തിയുള്ളവനേ ആത്മബലം നേടാന്‍ 
കഴിയു” - സ്വാമിജി എന്റെ അഭിപ്രായത്തോട യോജിക്കാന്‍ തുടങ്ങി. 

ഞാന്‍ തുടര്‍ന്നു - “സമയം വരുമ്പോള്‍ യാവനവും വാര്‍ധക്യവും 
എന്നപോലെ ധര്‍മജിജ്ഞാസയും സ്വയം വികാസം പ്രാപിക്കുമെന്നാ 


42 ദിവാസ്വപ്നം 


ണെന്റെ ദൃഡമായ വിശ്വാസം. അകാലത്തിലെ ഗൃഹസ്ഥാശ്രമം പോലെ 
യാണ്‌ അസമയത്ത്‌ ധര്‍മോപദേശം നല്‍കുന്നത്‌. കുട്ടിക്കാലം മുതല്‍ 
ധര്‍മത്തെ ദൈനംദിന ചര്‍ച്ചയുടേയും ശ്ലോകപാരായണത്തിന്റെയും 
വിഷയമാക്കി മാറ്റിയാല്‍ ആ വിഷയത്തിലുള്ള യഥാര്‍ത്ഥ ജിജ്ഞാസ 
മന്ദീഭവിക്കും...... ധാര്‍മിക കാര്യങ്ങള്‍ക്കും അതിന്റേതായ മഹത്ചമുണ്ട്‌. 
പക്ഷെ, അതിന്‌ അനര്‍ഹമായ മഹത്വം കല്‍പ്പിച്ച്‌ അതുമൂലം മനു 
ഷ്യന്റെ വികാസത്തെ മുരടിപ്പിക്കുകയും മനുഷ്യനെ ജഡതുല്യമാക്കി 
ത്തീര്‍ക്കുകയും ചെയ്യുന്നത്‌ ശരിയല്ല.” 

സ്വാമിജി : “താങ്കള്‍ പറയുന്നത്‌ സത്യമാണ്‌. എന്റെയും ഏറെക്കുറെ 
വിശ്വാസം അതുതന്നെയാണ്‌. നിതേൃനെയുള്ള ഈ ആവര്‍ത്തനം 
കൊണ്ട്‌ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ അത്തരം വിഷയങ്ങളില്‍ മടുപ്പുണ്ടാകുമെ 
ന്നാണ്‌ എന്റെ അനുഭവം കൊണ്ട്‌ മനസ്സിലായിട്ടുള്ളത്‌, മറ്റെന്തെങ്കിലും 
രീതിയില്‍ മതവിദ്യാഭ്യാസം നല്‍കണമെന്ന്‌ ഞാന്‍ ചിന്തിച്ചു തുടങ്ങി 
യിട്ടുണ്ട്‌.” 

ഞാന്‍ പറഞ്ഞു: ക്ഷമിക്കണം, സ്വാമിജി. ഞാന്‍ പറയുന്നത്‌, നാം 
ധാര്‍മികകാര്യങ്ങളെ ജീവിതത്തില്‍ പകര്‍ത്താനുള്ള ശ്രമം ചെയ്യണ 
മെന്നാണ്‌. മാതാപിതാക്കളും ശ്രമിക്കട്ടെ, അധ്യാപകരും കഴിവതു 
ചെയ്യട്ടെ. പാഠപുസ്തകങ്ങളില്‍ മറ്റു കഥകളോടൊപ്പം മത പുരുഷന്മാ 
രെയും മത സന്ദര്‍ഭങ്ങളേയും പരാമര്‍ശിക്കുന്ന കഥകള്‍ ഉള്‍പ്പെടു 
ത്തുക, സന്ദര്‍ഭാനുസരണം പുരാണങ്ങളിലെയും ഉപനിഷത്തുകളി 
ലെയും കഥകളും പറഞ്ഞുകൊടുക്കുക. ചരിര്രപുരുഷന്മാരോടൊപ്പം 
ധര്‍മാത്മാക്കളേയും അവര്‍ക്ക്‌ പരിചയപ്പെടുത്തിക്കൊടുക്കാം. വിദ്യാ 
ഭ്യാസത്തിന്റെ പ്രാരംഭദശയില്‍ കുട്ടികള്‍ക്ക്‌ ഇത്രയും കാര്യങ്ങളേ മന 
സ്സിലാക്കിക്കൊടുക്കേണ്ടതുള്ളു. ശ്ലോകപാരായണം, ധാര്‍മിക 
ശിക്ഷണം, ധാര്‍മിക ഗ്രന്ഥങ്ങളുടെ അഭ്യസനം, കര്‍മയോഗം മുത 
ലായവ ഭാവിയിലേക്കും നീക്കിവയ്ക്കാം.” 

“ആ സ്ഥിതിക്ക്‌ താങ്കള്‍ എനിക്ക്‌ എന്തു ജോലിയാണ്‌ നല്‍കുക?” 
സ്വാമിജി ചോദിച്ചു. 

* കുട്ടികള്‍ക്ക്‌ വിദ്യാഭ്യാസം നല്‍കുക; താങ്കളും എന്നെപ്പോലെ 
അവരെ പഠിപ്പിക്കാന്‍ വരു." ഞാന്‍ പറഞ്ഞു. 

സ്വാമിജി വീണ്ടും ചോദിച്ചു.” സന്യാസിയായിത്തീര്‍ന്ന ഞാന്‍ ഇനി 
ഒരധ്യാപകനായി മാറണോ?” 

“മഹാത്മാവേ, താങ്കളുടെ കര്‍ത്തവ്യം അതാണ്‌ താങ്കളെപ്പോലു 
ളവര്‍ കുട്ടികളുടെ വിദ്യാഭ്യാസകാര്യം ഏറ്റെടുത്തു നടത്തുകയാണെ 
ങ്കില്‍ ഉത്തമഗുരുനാഥന്‍മാരുടെ അഭാവം പരിഹരിക്കാം. അതുമൂലം 
യഥാര്‍ത്ഥമായ കാര്യങ്ങള്‍ നടക്കുകയും ചെയ്യും.” 

സ്വാമിജി ചിരിച്ചുകൊണ്ട്‌ മുഖം കഴുകി. 


പരീക്ഷണത്തിന്റെ പുരോഗതി 43 
ഏഴ്‌ 


ആ ദിവസം മുതല്‍ ഞാനും സ്വാമിജിയും തമ്മിലുള്ള അടുപ്പം വളര്‍ന്നു. 
ഇപ്പോള്‍ അദ്ദേഹത്തെ ഞാന്‍ നവീന വിദ്യാഭ്യാസ രീതികള്‍ പരിശീ 
ലിപ്പിക്കുകയും, പകരമായി അദ്ദേഹത്തില്‍നിന്നും ഞാന്‍ മതഗ്രന്ഥങ്ങള്‍ 
അഭ്യസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്‌. 

സമയം അതിവേഗം മുന്നോട്ട പൊയ്ക്കൊണ്ടിരുന്നു. വര്‍ഷാവസാ 
നമാകുമ്പോഴേക്കും എന്റെ പാഠ്യപദ്ധതി വിജയപൂര്‍വം പൂര്‍ണമാകേ 
ണ്ടിയിരിക്കുന്നു. അതിലാണല്ലൊ എന്റെ പരീക്ഷണത്തിന്റെ വിജയവും 
സ്ഥിതി ചെയ്യുന്നത്‌. 

ഞാന്‍ .നിശ്ചയിച്ചു; കൂട്ടികളെ ചരിര്ര പഠിപ്പിക്കാന്‍ തുടങ്ങി. 

ഞാന്‍ ചരിത്ര പാഠപുസ്തകങ്ങള്‍ മറിച്ചു നോക്കി. എനിക്ക്‌ തീരെ 
തൃപ്തി തോന്നിയില്ല. ഒരു പുസ്തകത്തില്‍ സംഭവങ്ങള്‍ തെറ്റായിട്ടാണ്‌ 
വര്‍ണിച്ചിരുന്നത്‌. മറ്റൊന്നിലെ വീക്ഷണരീതി പ്രാചീനമായിരുന്നു. 
മൂന്നാമതൊന്നാകട്ടെ, വെറും കച്ചവട ദൃഷ്ടിയോടെ രചിച്ചതായിരുന്നു. 
നാലാമതൊന്നിലെ ആഖ്യാന ശൈലി അബദ്ധ ജടിലമായിരുന്നു. 
ഏറ്റവും കൂടുതല്‍ പ്രശംസിക്കപ്പെട്ട മറ്റു ചില പുസ്തകങ്ങളാകട്ടെ 
കുട്ടികള്‍ക്കു തീരെ ഉപയുക്തങ്ങളായിരുന്നില്ല. 

ഞാന്‍ വിചാരിച്ചു. ഈ പാഠപുസ്തകങ്ങള്‍ കൊണ്ട്‌ കാര്യം നട 
ക്കില്ല. ഇനി എന്തു ചെയ്യണം? കഥകളിലൂടെ ഇവരെ ചരിത്രം പഠിപ്പി 
ക്കാന്‍ കഴിയുമോ? 

വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ കഥാശ്രവണത്തില്‍ താല്‍പ്പര്യം ജനിച്ചു കഴിഞ്ഞി 
രുന്നു. ഇതുവരെ ഞാന്‍ അവരെ കേള്‍പ്പിച്ചിരുന്ന കഥകള്‍ പകുതി യാഥാ 
ര്‍ത്ഥ്യവും, പകുതി കല്‍പനാജന്യവുമായിരുന്നു. ഭാവനയില്‍ രൂപം 
കൊണ്ട മാലാഖമാരുടെ ലോകത്തിലെ കഥകള്‍. ചരിധ്രകഥകളില്‍ 
അത്തരം കഥകള്‍ക്ക്‌ സ്ഥാനമില്ലല്ലോ. എങ്കിലും ഞാന്‍ ശുഷ്കമായ 
ചരിര്ര സംഭവങ്ങള്‍ കോര്‍ത്തിണക്കി കഥ പറയാന്‍ തുടങ്ങി. കുട്ടികള്‍ 
അത്ഭുതത്തോടെ എന്നെത്തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവര്‍ 
ഓരോന്ന്‌ പറയാന്‍ തുടങ്ങി - “സാറെ, ഇത്‌ കഥയല്ല. 

“ഇത്തരം കഥകള്‍ ഞങ്ങള്‍ക്കുവേണ്ടം' 

“സാറെ, ഇന്നലെ പറഞ്ഞതുപോലുള്ള കഥകള്‍ പറയു.” 

“പോകാം, സാറെ, കളിക്കാന്‍ പോകാം.” 

ഞാനാലോചിച്ചു. ഇപ്രാവശ്യം ഞാന്‍ പരാജയപ്പെടുകയാണ്‌. 

കുട്ടികള്‍ എന്റെ ചുറ്റും വന്നുകൂടി; അവരെന്റെ കൈപിടിച്ചു വലിച്ച്‌ 
എന്നെ തുറന്ന മൈതാനത്തിലേക്ക്‌ കൂട്ടിക്കൊണ്ടുപോയി. 

രാത്രിയില്‍ വീട്ടില്‍ വന്നപ്പോള്‍ ഞാന്‍ ആലോചിക്കാന്‍ തുടങ്ങി.- 
ഇവര്‍ക്ക്‌ പൂര്‍ണമായ ചരിധ്രസതൃങ്ങള്‍ പറഞ്ഞു കൊടുത്തുകൊണ്ടി 
രുന്നാല്‍ കാര്യം നടക്കില്ല. ചരിത്രസംഭവങ്ങളെ പ്രത്യക്ഷത്തില്‍ കണ്ട 


44 ദിവാസ്വപ്നം 


എഴുതിയിട്ടുള്ളവര്‍ ആരുമില്ലല്ലോ, കഥാരൂപത്തില്‍ ചരിര്രം രസകര 
മായിത്തീരുമെങ്കില്‍ അതായിരിക്കും നല്ലത്‌. അത്തരം കഥകളില്‍ “കഥാ 
ഗുണം” അടങ്ങിയിരിക്കണം. അങ്ങനെ അടിസ്ഥാനപരമായ സംഭവ 
ങ്ങള്‍ക്കുചുറ്റും കല്‍പ്പിതസംഭവങ്ങള്‍ കോര്‍ത്തിണക്കി ചരിതം പഠി 
പ്പിക്കാമെങ്കില്‍ കാര്യം നിര്‍വഹിക്കാം. 

അടുത്തദിവസം ഞാനൊരു കഥപറയാന്‍ തുടങ്ങി. “ഒരു വലിയ 
കാടുണ്ടായിരുന്നു; അവിടെ ഒരു ഭാഗത്ത്‌ കുറെ കാട്ടുജാതിക്കാര്‍ താമ 
സിച്ചിരുന്നു. അവരുടെ ആകൃതി വിചിത്രം; പ്രവ്യത്തി അതിലേറെ വിചിത്രം! 
പറക്കുന്ന .പക്ഷിയെപ്പോലും അമ്പെയ്തു വീഴ്ത്താന്‍ അവര്‍ക്കു കഴി 
യുമായിരുന്നു. ആ കാട്ടില്‍ ഒരു കുടില്‍ കാണാമായിരുന്നു.” 

വിദ്യാര്‍ത്ഥികള്‍ തല്‍ക്കാലം കഥയുടെ മായികതയില്‍ മുഴുകി രസി 
ക്കാന്‍ തുടങ്ങി. വീരനായ വനരാജന്റെ* കഥയാണ്‌ ഞാന്‍ തുടങ്ങിയ 
തെങ്കിലും യാഥാര്‍ത്ഥ സംഭവത്തിനു ചുറ്റും നിറം കലര്‍ത്തുക മാത്ര 
മാണ്‌ ചെയ്തത്‌. 

ആ ദിവസം കഥ അപൂര്‍ണമായിരുന്നു. അടുത്ത ദിവസം കുട്ടികള്‍ 
മറ്റു രാജ്യങ്ങളിലേക്ക്‌ കടക്കാന്‍ അനുവദിച്ചില്ല. “മതി....... വനരാജന്‍...... 
വനരാജന്റെ കഥ പറയു” എല്ലാവരും വിളിച്ചുകുവി! 

ഞാന്‍ വനരാജന്റെ കഥ മുഴുവനാക്കിയിട്ട അല്‍പ്പം ഭയത്തോടെ 
ചോദിച്ചു. “ഈ കഥ വീണ്ടും കേള്‍ക്കണമെന്നുളളവര്‍ എഴുന്നേറ്റു 
നില്‍ക്കൂ.” എല്ലാവരും എഴുന്നേറ്റു. രണ്ടാം ദിവസവും ആ കഥ തന്നെ 
പറഞ്ഞു. അങ്ങനെ തുടര്‍ച്ചയായി മൂന്നു ദിവസം ആ കഥ തന്നെ 
പറഞ്ഞു കേള്‍പ്പിച്ചു. കുട്ടികള്‍ കളിയെപ്പറ്റിയോ പാട്ടിനെക്കുറിച്ചോ ഒര 
ക്ഷരം ശബ്ദിച്ചില്ല. 

അവരുടെ ഈ ആഗ്രഹം എത്രനാള്‍ നിലനിലക്കുമെന്ന്‌ ശ്രദ്ധിക്കു 
കയായിരുന്നു ഞാന്‍. 

ഒരു ദിവസം ആരോ മേലധികാരിയുടെ അടുത്തു ചെന്ന്‌ എനിക്കെ 
തിരായി ദോഷാരോപണം നടത്തി. “സര്‍, ഈ പരീക്ഷണത്തിന്റെ ഫല 
മറിയാന്‍ ഇനിയും വളരെ സമയമെടുക്കും. അപ്പോള്‍ അങ്ങേക്ക്‌ നിരാ 
ശനായി ആ അധ്യാപകനോട്‌ പറയേണ്ടതായിവരും “കഷ്ടം! ഒരു ഗുണ 
വുമുണ്ടായില്ലല്ലോ” എന്ന്‌. പക്ഷെ അപ്പോഴേക്കും കുട്ടികളുടെ ഒരു 
വര്‍ഷം പാഴായിപ്പോയിട്ടുണ്ടാകും! 

എനിക്കതില്‍ ഒട്ടും ആശ്ചര്യം തോന്നിയില്ല. എന്നെക്കുറിച്ച്‌ അപ 
വാദം പറഞ്ഞവരെ ഞാന്‍ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. എന്റെ 
കുട്ടികള്‍ നിത്യവും കഥ കേള്‍ക്കാന്‍ എന്റടുത്ത്‌ ശാന്തരായി ഇരിക്കാ 
റുണ്ട്‌; അവര്‍ക്ക്‌ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. മറ്റു കുട്ടികള്‍ക്ക 
അധ്യാപകരോടെപ്പോഴും അത്ൃപ്തിയാണുണ്ടായിരുന്നത്‌. അവര്‍ക്കും 


& ഗുജറാത്തിലെ ഒരു മധ്യകാല രാജാവ്‌. 


പരീക്ഷണത്തിന്റെ പുരോഗതി 45 


കഥ കേള്‍ക്കണമെന്നുണ്ടായിരുന്നു; അധ്യാപകര്‍ക്ക്‌ കഥപറയാന്‍ അറി 
യില്ല; അവരുടെ കുട്ടികള്‍ പഠിത്തത്തില്‍ ശ്രദ്ധിക്കാറില്ല; ബഹളം കൂട്ടി 
യിരുന്നു. അതുകൊണ്ടാണ്‌ മറ്റധ്യാപകര്‍ക്ക്‌ എന്നോട വിരോധം തോന്നി 
യിരുന്നത്‌!” 

ഞാനവരോട്‌ പറയാറുണ്ട്‌ “സുഹൃത്തുക്കളേ, ഓരോരുത്തരും അവ 
രവരുടെ മാര്‍ഗത്തിലൂടെ മുന്നോട്ടുപോകുക. എനിക്ക്‌ എന്റേതായ ചില 
പരീക്ഷണങ്ങളുണ്ട്‌. എനിക്കെന്റെ യാത്രയില്‍ ഉറച്ച ധൈര്യമുണ്ട്‌. കുട്ടി 
കള്‍ക്ക്‌ നഷ്ടം സംഭവിക്കരുതെന്ന വിചാരം എന്നില്‍ നല്ലപോലെയുണ്ട്‌. 
അതിനുള്ള ശ്രമമാണ്‌ ഞാന്‍ ചെയ്തുകൊണ്ടിരിക്കുന്നത്‌. എനിക്ക്‌ 
എന്റേതായ രീതിയാണുള്ളത്‌, നിങ്ങള്‍ക്ക്‌ നിങ്ങളുടേതും. നിങ്ങളുടെ 
ഇഷ്ടമതാണെങ്കില്‍ ഞാനെന്റെ ക്ലാസ്‌ അകലേക്ക്‌ കൊണ്ടുപോകാനും 
ഒരുക്കമാണ്‌.” 

ഒരിക്കല്‍ ഞങ്ങളുടെ ഓഫീസര്‍ എന്റെ ക്ലാസ്‌ കാണാന്‍ വന്നു. 
അദ്ദേഹം സ്വതവേ നല്ല സ്വഭാവക്കാരനായിരുന്നു. എങ്കിലും എന്റെ 
കാര്യപരിപാടിയില്‍ കൂടുതല്‍ സമയം കഥാകഥനത്തിന്‌ ചെലവഴിക്കു 
ന്നതുകണ്ട്‌ അദ്ദേഹം അലപം നീരസത്തോടെ പറഞ്ഞു. “മിസ്റ്റര്‍, ഈ 
കുട്ടികള്‍ ഈ വിധത്തില്‍ ചരിത്രം പഠിക്കുന്നതെങ്ങനെ? നിങ്ങള്‍ കഥ 
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോള്‍ എല്ലാവരും കേള്‍ക്കുന്നു. പക്ഷെ അതു 
കഴിഞ്ഞാല്‍ വല്ലതും ഓര്‍മ നില്‍ക്കുമോ? ഇങ്ങനെയായാല്‍ ഇവര്‍ പഠി 
ക്കുന്നതെങ്ങനെ? ചിന്തിക്കുന്നതെങ്ങനെ?” 

അദ്ദേഹം പറഞ്ഞത്‌ ശരിയാണെന്ന്‌ എനിക്കും തോന്നി. ഞാന്‍ 
ചിന്തിച്ചു. കഥയിലെ മുഖ്യ കാര്യം കുട്ടികള്‍ ഓര്‍മിക്കുക തന്നെ 
വേണം. അല്ലെങ്കില്‍ ചരിത്ര പരീക്ഷയില്‍ പരാജിതരാകും. എന്റെ തല 
യില്‍ പരീക്ഷയുടെ ബന്ധനം കൂടിയുണ്ടല്ലോ! 

അടുത്ത ദിവസം ഞാനൊരു പരീക്ഷണം നടത്തി. ക്ലാസ്സില്‍ വന 
രാജന്റെ കഥ മുന്നാംവട്ടം കേള്‍പ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 
ഞാനത്‌ അല്‍പ്പം മാറ്റം വരുത്തി കേള്‍പ്പിക്കാന്‍ തുടങ്ങി. കുട്ടികള്‍ക്കത്‌ 
മനസ്സിലായി. അവര്‍ ചോദിച്ചു. 

“സാറെന്താണീ പറയുന്നത്‌? ആദ്യം സാറ്‌ പറഞ്ഞിരുന്നത്‌ ഒരാ 
യിരം കുതിരകള്‍ എന്നല്ലേ? ഇപ്പോളെന്താണ്‌ അമ്പതെന്ന്‌ പറയുന്നത്‌? 
ആദ്യം കുടില്‍ നദീതീരത്തായിരുന്നുവല്ലോ?” 

ഞാന്‍ ചിന്തിച്ചു. “ഇവര്‍ കഥ മനസ്സിലാക്കുകയും നല്ലപോലെ ധരി 
ക്കുകയും ചെയ്തിട്ടുണ്ട്‌.” എന്റെ ധൈര്യം വര്‍ധിച്ചു. എനിക്ക്‌ ഉറച്ച 
വിശ്വാസമുണ്ടായി. ഇനി അവര്‍ മറക്കില്ല. 

പക്ഷെ, എന്റെ പൊടിപ്പും തൊങ്ങലും വച്ച കഥ കൊണ്ട്‌ ചരിത 
വിഷയം പരീക്ഷിക്കുന്നവന്‍ എന്തുകാര്യം? ഞാനുറച്ചു. ഇനി കഥകളെ 
പരീക്ഷകന്റെ ദൂരദര്‍ശിനിയിലൂടെ നോക്കിക്കാണേണ്ടതുണ്ട്‌. 


406 ദിവാസ്വപ്നം 


പറഞ്ഞുകൊടുത്ത എല്ലാ കഥകളും ഞാന്‍ എഴുതി വച്ചു. കുട്ടിക 
ളോട അവയെല്ലാം വായിക്കാന്‍ നിര്‍ദേശിച്ചു. സംക്ഷേപിക്കാവുന്ന 
സന്ദര്‍ഭങ്ങള്‍ സാക്ഷേപിച്ചാണ്‌ ഞാന്‍ എഴുതിവച്ചിരുന്നത്‌. ചില 
സന്ദര്‍ഭങ്ങളില്‍ സ്ഥാനം, കാലം എന്നിവ കൃത്യമായി നിര്‍ദേശിക്കു 
കയും ചെയ്തു. കഥ പറയുന്ന ശൈലിയും എഴുതുന്ന ശൈലിയും 
തമ്മില്‍ സ്വാഭാവികമായി വ്ൃയത്യാസമുണ്ടല്ലൊ. ഈ വൃത്യാസം നല്ല 
പോലെ മനസ്സിലാക്കിയാണ്‌ ഞാന്‍ കഥകളെഴുതിയത്‌. കുട്ടികള്‍ക്ക്‌ 
ആ കഥകള്‍ വായിക്കുന്നതില്‍ വളരെ രസം തോന്നി. അവര്‍ പല്പ്രാ 
വശ്യം അവ വായിക്കുന്നതായിക്കണ്ടു. 

ഈ കഥകളെക്കുറിച്ച്‌ ചോദ്യങ്ങള്‍ ചോദിച്ചാല്‍ ഉചിതമായ ഉത്തരം 
ലഭിക്കുമെന്നുള്ള ധൈര്യം ഇതുവരെ എനിക്കുണ്ടായിരുന്നില്ല. 

ഒരു ദിവസം ഞാന്‍ ഒരു കഥ സുത്രരൂപത്തില്‍ എഴുതി. ഓരോ വാകൃ 
ത്തിലായി ഒരോ സംഭവം കോര്‍ത്തിണക്കി; പിന്നീട ആ രൂപരേഖ കുട്ടി 
കള്‍ക്ക്‌ വായിക്കാന്‍ കൊടുത്തു. 

കുട്ടികള്‍ അതെല്ലാം വായിച്ചു. വായിക്കുന്നതോടൊപ്പം അവര്‍ക്ക്‌ 
അവര്‍ കേട്ട കഥ പൂര്‍ണരൂപത്തില്‍ സ്മരണയിലെത്താന്‍ തുടങ്ങി. 
അടുത്ത ദിവസം ഞാന്‍ വളരെ സാഹസം സംഭരിച്ച്‌ കഥയിലെ സംഭ 
വങ്ങള്‍ ചോദ്യോത്തരങ്ങളിലുടെ വിദ്യാര്‍ത്ഥികളുടെ മുമ്പില്‍ അവതരി 
പ്പിക്കാന്‍ തുടങ്ങി. എന്റെ അദ്ഭുതത്തിന്‌ അതിരില്ലായിരുന്നു. എന്റെ 
ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തരങ്ങള്‍ അവര്‍ തകൃതിയായി നല്‍കിക്കൊണ്ടി 
രുന്നു. എനിക്ക്‌ പൂര്‍ണവിശ്വാസമായി. ഇനി ഈ കുട്ടികള്‍ പരീക്ഷ 
യില്‍ വിജയിക്കുമെന്ന്‌ മാതമല്ല, പരീക്ഷ കഴിഞ്ഞാലും ചരിര്രസംഭ 
വങ്ങള്‍ അവരുടെ സ്മരണയില്‍ തങ്ങിനില്‍ക്കുകയും ചെയ്യും. 

കുറച്ചു ദിവസം കഴിഞ്ഞപ്പോള്‍ പരിശോധനയ്ക്കായി ഞാനെന്റെ 
മേലധികാരിയെ ക്ഷണിച്ചു; ചരിത്രവിഷയത്തില്‍ എന്റെ കുട്ടികളുടെ 
കഴിവ്‌ പരിശോധിക്കാന്‍ ഞാനദ്ദേഹത്തോട അഭ്യര്‍ത്ഥിച്ചു. പരിശോ 
ധന കഴിഞ്ഞപ്പോള്‍ അദ്ദേഹം സന്തുഷ്ടനായി പറഞ്ഞു. “മറ്റു ക്ലാസ്സു 
കളിലും ഈ രീതിയില്‍ ചരിത്രം പഠിപ്പിക്കേണ്ടതാണാവശ്യം!" അദ്ദേ 
ഹത്തിന്റെ ഈ വാക്കുകള്‍ എനിക്ക്‌ വളരെയേറെ ആശ്വാസം നല്‍കി. 

എങ്കിലും ഇനിയും വളരെയധികം പാഠഭാഗങ്ങള്‍ അവശേഷിച്ചി 
രുന്നു; നാലുമാസം കഴിഞ്ഞിരുന്നു, പക്ഷെ, ഞാന്‍ നേടിയ വിജയ 
ത്തിന്റെ പേരില്‍ എന്റെ ഉത്സാഹം അനുക്രമം വര്‍ധിച്ചുകൊണ്ടിരുന്നു. 


ആറുമാസത്തിനുശേഷം 


കി 


ഒന്ന 


വര്‍ഷം തോറും നടന്നുവരാറുള്ള സ്രമ്പദായമനുസരിച്ച്‌ ഇക്കൊല്ലവും 
ഞങ്ങളുടെ വിദ്യാലയത്തില്‍ ഡയറക്ടറുടെ സന്ദര്‍ശനത്തിനുള്ള വിപു 
ലമായ ഒരുക്കങ്ങള്‍ നടന്നു കൊണ്ടിരുന്നു. അദ്ദേഹം വരുമ്പോള്‍ വിദ്യാ 
ലയത്തിന്റെ ആഭിമുഖ്യത്തില്‍ ഒരു സമ്മേളനം നടത്തുക പതിവാണ്‌. 
ആ സമ്മേളനത്തില്‍ കുട്ടികള്‍ സംഭാഷണം, കവിതാപാരായണം 
എന്നിവ നടത്താറുണ്ട്‌. ഒരോ പരിപാടിയും ഏറ്റവും നല്ലരീതിയില്‍ അവ 
തരിപ്പിക്കുന്ന കുട്ടികള്‍ക്ക്‌ അദ്ദേഹം സമ്മാനം നല്‍കുകയും പതി 
വാണ്‌. മറ്റു കൂട്ടികള്‍ക്കും പ്രോത്സാഹന സമ്മാനം നല്‍കും; ആ 
ദിവസം സ്‌കൂളിലെ എല്ലാ കുട്ടികള്‍ക്കും മധുരപലഹാരം വിതരണം 
ചെയ്യുകയും പതിവുണ്ട്‌. 

എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളെ ഒരുമിച്ചു നിര്‍ത്തി പ്രധാനാ 
ധ്യാപകന്‍ നന്നായി പാടുകയും നല്ലപോലെ പ്രസംഗിക്കുകയും നല്ല 
മാന്യത പുലര്‍ത്തുകയും ചെയ്യുന്ന കുട്ടികളെ തെരഞ്ഞെടുത്തുകൊ 
ണ്ടിരുന്നു. എനിക്കും ഇക്കാരൃത്തെക്കുറിച്ചുള്ള നോട്ടീസ്‌ കിട്ടിയിരുന്നു. 
പക്ഷെ എന്റെ ക്ലാസിലെ കുട്ടികള്‍ തെരഞ്ഞെടുപ്പിന്‌ എത്തിയിരു 
ന്നില്ല. പ്രധാനാധ്യാപകന്‍ എന്നോടതിന്റെ കാരണം ചോദിച്ചു. ഞാന്‍ 
പറഞ്ഞു. സാര്‍, എന്റെ ക്ലാസിലെ കുട്ടികള്‍ക്ക്‌ ഇതില്‍ പങ്കുകൊ 
ളളാന്‍ കഴിയില്ല.” 

“എന്തുകൊണ്ട്‌?” 

“ഇതെല്ലാം ഡയറക്ടറെ സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിന്റെ 
പ്രശംസ നേടിയെടുക്കാനുമുള്ള കാര്യങ്ങളല്ലെ?” 

“അതെ, ഇതാണ്‌ ഇവിടത്തെ നടപടിക്രമം. നമ്മുടെ അധികാരിയും 
ഇതാണിഷടപ്പെടുന്നത്‌.” 

* ശരിയായിരിക്കും............... പക്ഷെ, എന്റെ മനസ്സ്‌ അതിന്‌ സമ്മതി, 
ക്കുന്നില്ല. ഞാനതില്‍ പങ്കുകൊള്ളില്ല; എന്റെ കുട്ടികളും വരില്ല!” ഞാന്‍ 
ദൃഡമായി പറഞ്ഞു. 

“എന്നാല്‍ എനിക്കീവിവരം ആഫീസറെ അറിയിക്കേണ്ടതുണ്ട്‌. 
താങ്കള്‍ ഞങ്ങളോട്‌ സഹകരിക്കുന്നില്ല; ഞങ്ങളുടെ പ്രവര്‍ത്തനങ്ങളെ 
തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു.” 


48 ദിവാസ്വപ്നം 


“ശരി, താങ്കള്‍ തീര്‍ച്ചയായും അദ്ദേഹത്തിന്‌ എഴുതിക്കൊളളു. 
ഞാനദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാന്‍ ശ്രമിക്കാം.” 

“നല്ല കാര്യം....... അങ്ങനെതന്നെയാകാം.” 

അതേ ആവേശത്തിലും പരിരരമത്തിലും അദ്ദേഹം എന്നെപ്പറ്റി 

ആഫീസര്‍ക്ക്‌ പരാതി എഴുതി അയച്ചു. 
- സമ്മേളനത്തിന്‌ മറ്റു ക്ലാസുകളില്‍ നിന്നുള്ള കുട്ടികളുടെ തെര 
ഞ്ഞെടുപ്പ കഴിഞ്ഞു. ശ്യാമസുന്ദറും ഭീമാശങ്കറും സംസ്കൃതശ്ലോകം 
ചൊല്ലുന്നതിനും, ദേവീസിംഗും ഖേമചന്ദും കവിതാപാരായണത്തിനും, 
ചമ്പക്‌, രമണീക്, നേമീചന്, സര്‍ജന്‍ലാല്‍ എന്നിവര്‍ സംഭാഷണ 
ത്തിനും, ശേഷിച്ച കുട്ടികളില്‍ ഉയരവും തടിയുമുള്ള പത്തു പതിന 
ഞ്ചുപേര്‍ പരേഡിനും തെരഞ്ഞെടുക്കപ്പെട്ടു. 

യഥാര്‍ത്ഥത്തില്‍ എന്റെ ഹൃദയം പിടച്ചു. ഞാന്‍ സ്വയം പറഞ്ഞു : 
“സബാഷ്‌! പ്രധാനാധ്യാപകനും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്കും 
സബാഷ്‌!” 

ഈ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടികള്‍ ആരുംതന്നെ അവരവരുടെ വിഷ 
യവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. ശ്യാമസുന്ദറി 
ന്റെയും ഭീമാശങ്കറിന്റെയും സ്വരത്തിന്‌ മാധുര്യമുണ്ട്‌. അവര്‍ ബ്രാഹ്മ 
ണബാലന്‍മാരാണ്‌. വീട്ടില്‍ സംസ്കൃതത്തിന്റെ സാഹചര്യമുണ്ട. അതു 
കൊണ്ടാണ്‌ അവരെ അതിന്‌ നിശ്ചയിച്ചത്‌. പക്ഷെ, ആ പാവങ്ങള്‍ക്ക്‌ 
ലക്ഷം പ്രാവശ്യം പറഞ്ഞുകൊടുത്താലും യാതൊന്നും തലയില്‍ കയ 
റില്ല. ഉരുവിട്ടുരുവിട്ട അവരുടെ ശ്വാസം മുട്ടും! പക്ഷെ, ഈ സാഹച 
ര്യത്തില്‍ എന്ത്‌ ചെയ്യാന്‍ കഴിയും? ഞാന്‍ ദുഃഖത്തോടെ വീട്ടിലേക്ക്‌ 
തിരിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ മേലധികാരിയുടെ 
കത്തുകിട്ടി. “ആഫീസില്‍ വന്ന്‌ എന്നെ കാണണം: അല്‍പം കാര്യ 
മുണ്ട്‌.” കാര്യമെന്താണെന്ന്‌ എനിക്കറിയാമായിരുന്നു. ഈശ്വരനാമം 
സ്മരിച്ചുകൊണ്ട്‌ ഞാന്‍ മേലധികാരിയുടെ ആഫീസിലെത്തി. അദ്ദേഹ 
ത്തിന്റെ മുഖത്ത്‌ കോപം ദൃശ്യമായിരുന്നു. കോപാധിക്യം കൊണ്ട്‌ 
മുഖം ചുവന്ന്‌ തുടുത്തിരുന്നു; പുരികം ചുളിഞ്ഞിരുന്നു; മീശയില്ലാത്ത 
ആ ചുണ്ടുകള്‍ ഇളകിയിരുന്നു. എന്നോട്‌ അദ്ദേഹം പറഞ്ഞു: 
“ഇരിക്കു.” ഞാനിരുന്നു. അദ്ദേഹം ചോദിച്ചു: “നിങ്ങളുടെ ക്ലാസിലെ 
കുട്ടികള്‍ മീറ്റിംഗില്‍ പങ്കെടുക്കുന്നില്ലെന്ന്‌ കേട്ടു; കാരണമെന്താണ്‌? 
അവരില്‍ ചിലര്‍ സുന്ദരന്മാരും സമര്‍ത്ഥരുമാണ്‌.” 

എന്റെ മനസ്‌ വളരെ ശാന്തമായിരുന്നു; എങ്കിലും ബുദ്ധി ചൂടുപിടി 
ച്ചിരുന്നു. ഞാന്‍ ചോദിച്ചു: “സുന്ദരന്‍മാരും സമര്‍ത്ഥരുമായ കുട്ടികള്‍ 
മറ്റുള്ളവരുടെ മനോവിനോദത്തിനുള്ള ഉപകരണങ്ങളാണോ? മറ്റുള്ള 
വരുടെ മുമ്പില്‍ തുള്ളിച്ചാടി വിദ്യാലയത്തിന്‌ അര്‍ഹമായ പ്രശംസ 
നേടിക്കൊടുക്കാനുള്ളവരാണോ?” 


ആറുമാസത്തിനുശേഷം 49 





“ഞാനതില്‍ പങ്കെടുക്കുന്നില്ല. എനിക്കതിഷ്ടമില്ല” ഞാന്‍ പറഞ്ഞു. 


എന്റെ പരുഷമായ മറുപടി കേട്ടപ്പോള്‍ അദ്ദേഹം അല്‍പം ശാന്ത 
നായി. എന്നിട്ട്‌ പറഞ്ഞു. “മിസ്റ്റര്‍, നിങ്ങള്‍ക്ക്‌ ഈ മീറ്റിംഗ്‌ ഒരു പുതുമ 
യാണ്‌; പക്ഷെ, വര്‍ഷങ്ങളായി ഈ സ്യരമ്പദായം ഇവിടെ നടന്നുവരു 
ന്നതാണ്‌. ഡയറക്ടര്‍. വരുമ്പോള്‍ ഇതൊക്കെ പതിവുള്ളതാണ്‌.” 

“സര്‍, ക്ഷമിക്കണം” ഞാന്‍ അല്പം ഗൌരവത്തില്‍ തന്നെ തുടര്‍ന്നു: 
” സ്ര്രദായം എന്തുതന്നെയായിരിക്കട്ടെ, എന്റെ അഭിപ്രായത്തില്‍ അത്‌ 
ശരിയല്ല. നാം അതിനെ എതിര്‍ക്കണം. അത്‌ അങ്ങേയറ്റം കാപട്യവും 
അഭിനയവുമാണ്‌. യഥാര്‍ത്ഥത്തില്‍ ഡയറക്ടറെ വഞ്ചിക്കുന്ന രീതി 
യാണ്‌!” 

“വഞ്ചനയോ? അതെങ്ങനെ?” 

“സര്‍, നാം അദ്ദേഹത്തിന്റെ മുമ്പില്‍ പ്രദര്‍ശിപ്പിക്കുന്നതെല്ലാം കുട്ടി 
കളെ അടിച്ചും തൊഴിച്ചും പറയിപ്പിച്ച്‌ തയ്യാറാക്കുന്നതല്ലേ? നാം പഠി 
പ്പിക്കുന്നതിന്റെ യഥാര്‍ത്ഥവും സ്വാഭാവികവുമായ ഫലമല്ലല്ലൊ. വളരെ 
ദിവസങ്ങള്‍ നീണ്ടു നില്‍ക്കുന്ന റിഹേഴ്‌സല്‍, നിര്‍ബന്ധമായി 
ആവര്‍ത്തിപ്പിക്കല്‍, അങ്ങനെ കുട്ടികള്‍ തത്തകളെപ്പോലെ എല്ലാം പഠി 
ക്കുന്നു, പിന്നില്‍ നിന്നും സഹായം ലഭിക്കുന്നതുകൊണ്ടു മാര്തം. 
അങ്ങനെ കുട്ടികളുടെ സമയവും ശക്തിയും നഷ്ടപ്പെടുകയാണ്‌. അവ 


0 ദിവാസ്വപ്നം 


രുടെ പഠിത്തം പിന്നിലാകുന്നു. ഇപ്പോള്‍ ഒരോ പരിപാടിക്കും തെര 
ഞ്ഞെടുക്കപ്പെട്ട കുട്ടികള്‍ അതിന്‌ ഒട്ടും കഴിവുള്ളവരല്ല. അവരെ 
അടിച്ചും ഭയപ്പെടുത്തിയും വേണം അഭ്യസിപ്പിക്കാന്‍.” 

“പക്ഷെ, അതില്‍ വഞ്ചനക്കെവിടെയാണ്‌ സ്ഥാനം?” 

“സര്‍, ഇതില്‍ വിശ്വാസ വഞ്ചനയാണുള്ളത്‌. നമ്മുടെ കുട്ടികള്‍ 
സമര്‍ത്ഥരാണെന്നും നമ്മുടെ ജോലികള്‍ മാത്ൃയകാപരമാണെന്നും മേല 
ധികാരിയെ മനസ്സിലാക്കാനുള്ള ര്രമം. പക്ഷെ, യഥാര്‍ത്ഥത്തില്‍ നമ്മള്‍ 
എന്താണെന്നും, എന്തല്ലെന്നും നമുക്ക്‌ അറിഞ്ഞു കൂടെ?” ആഫീസര്‍ 
കുറച്ചുനേരം നിശബ്ദനായി ആലോചനയില്‍ മുഴുകി ഇരുന്നു. 

ഞാന്‍ പറഞ്ഞു. “സര്‍, നമ്മള്‍ വിശ്വാസവഞ്ചന ചെയ്യുന്നു; കുട്ടിക 
ളേയും ആ മാര്‍ഗത്തിലൂടെ നയിക്കുന്നു. നമ്മുടെ മേലധികാരിയാകട്ടെ, 
നാം ചെയ്തുതീര്‍ത്ത കാര്യങ്ങളില്‍ വളരെയേറെ സന്തുഷ്ടനാണെന്ന്‌ 
ഭാവിക്കും; സമ്മാനവിതരണം നടത്തുമ്പോള്‍ അദ്ദേഹം പറയും “ഈ 
കുട്ടികളുടെ ബുദ്ധി സാമര്‍ത്ഥ്യം, അഭിരുചി, യോഗ്യത എന്നിവയെ 
ഞാന്‍ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഈ കുട്ടികളില്‍ പലരും, ഭാവി 
യില്‍ വിദ്വാന്മാരും, ഉത്തമ പൌരന്മാരും മനുഷ്യത്വത്തിന്റെ മഹത്തായ 
മാതൃകകളും ആയിത്തീരുമെന്നുള്ള സുന്ദരമായ വിശ്വാസത്തിന്റെ 
വാഗ്ദാനങ്ങളാണ്‌. ഈ അവസരത്തില്‍ ഇവര്‍ക്ക്‌ സമ്മാനങ്ങള്‍ നല്‍കു 
ന്നതില്‍ ഞാന്‍ അതീവ സന്തുഷ്ടനാണ്‌ എന്ന്‌. വാസ്തവത്തില്‍ 
ഈ വാക്കുകള്‍ അദ്ദേഹത്തിന്റെ ഉള്ളില്‍ നിന്നും പുറപ്പെടുന്ന 
വയാണോ? ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാന്‍ 
വേണ്ടി നടത്തപ്പെടുന്നതാണെന്നുള്ള സത്യം അദ്ദേഹത്തിനും ബോധ്യ 
മല്ലേ? ഈ സമ്മാനം വാങ്ങുന്ന കുട്ടികളെക്കൊണ്ട്‌ ആവര്‍ത്തിച്ച്‌ പറ 
യിക്കാതിരിക്കുകയും പ്രത്യേക ശ്രമം ചെയ്ത്‌ അവരെ അതിന പ്രേരി 
പ്പിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കില്‍, സഹജമായ രീതിയില്‍ 
വിദ്വാനെന്നും, ഉത്തമ പൌരനെന്നും, മനുഷ്യത്വമുള്ളവനെന്നും മറ്റുമുള്ള 
ബഹുമതികള്‍ ഇവര്‍ക്കു ലഭിക്കുമായിരുന്നില്ലെന്ന്‌ അദ്ദേഹത്തിനും, 
നമുക്കും, ഇവരുടെ മാതാപിതാക്കള്‍ക്കും നല്ല പോലെ അറിവുള്ള 
തല്ലേ?” 

മേലധികാരി പറഞ്ഞു: “സ്നേഹിതാ, നിങ്ങള്‍ പഠിച്ചറിവുള്ളവ 
നാണ്‌; പക്ഷെ, ചിന്തിക്കുന്നില്ല. ്രായോഗികകാര്യങ്ങളില്‍ ഇപ്പോഴും 
അപക്വമതിയാണ്‌. നിങ്ങള്‍ക്ക്‌ എല്ലാ കാര്യങ്ങളും സിദ്ധാന്തങ്ങ 
ളാണ്‌.......... പക്ഷെ, എനിക്ക്‌ എല്ലാവശവും ചിന്തിക്കേണ്ടതുണ്ട്‌.” 

ഞാന്‍ പറഞ്ഞു: “സര്‍, ശരിയാണ്‌. എങ്കിലും എനിക്കിതില്‍ പങ്കെ 
ടുക്കാന്‍ കഴിയില്ല. എനിക്ക്‌ ഈ അനീതി സഹിക്കാന്‍ കഴിയില്ല.” 

“അപ്പോള്‍ നിങ്ങള്‍ എന്തു ചെയ്യും?” 

“സര്‍, എന്റെ ക്ലാസിനെ അങ്ങ്‌ ഈ കാപട്യത്തില്‍ നിന്നും ഒഴിവാ 
ക്കിത്തരു.” 


ആറുമാസത്തിനുശേഷം 2] 


“പക്ഷെ, അതുകൊണ്ട്‌ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. മറ്റുള്ള 
അധ്യാപകരും മേലധികാരിയും എന്നെപ്പറ്റി എന്താണ്‌ ധരിക്കുക? 
ഞാന്‍ കൂടുതല്‍ ബുദ്ധിമുട്ടിലാവില്ലേ? ഞാന്‍ ആശിച്ചിരുന്നത്‌ നിങ്ങ 
ളുടെ ക്ലാസിലെ മിടുക്കന്മാരായ കുട്ടികളെ കണ്ട്‌ ഡയറക്ടര്‍ കൂടു 
തല്‍ സന്തോഷിക്കുമെന്നായിരുന്നു..... പക്ഷെ..... നിങ്ങള്‍......” 

“ സര്‍, എന്തായാലും അങ്ങ്‌ ദയവായി എന്നെ ഇതില്‍ നിന്ന്‌ ഒഴിവാ 
ക്കിത്തരു..... ഞാന്‍ ഡയറക്ടറുടെ സന്തോഷത്തിനും തൃപ്തിക്കും 
വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യാം. കുട്ടികളുടെ സമയം നഷ്ടപ്പെടാത്ത 
രീതിയില്‍, അവരുടെ ശക്തി ദുര്‍വിനിയോഗം ചെയ്യപ്പെടാത്ത രീതി 
യില്‍, അവര്‍ക്ക്‌ കാപട്യവും അഭിനയവും പ്രകടിപ്പിക്കാന്‍ ഇടവരാത്ത 
വിധത്തില്‍ എന്തെങ്കിലും ഏര്‍പ്പാട്‌ ഞാന്‍ ചെയ്യാം. താങ്കള്‍ അദ്ദേ 
ഹത്തെ എന്റെ ക്ലാസിലേക്ക്‌ കൂട്ടിക്കൊണ്ടു വരാനുള്ള ദയവു 
ചെയ്താല്‍ മാത്രം മതി. എന്റെ പരിപാടി കണ്ട്‌ അദ്ദേഹവും താങ്കളും 
സന്തോഷിക്കുമെന്ന്‌ എനിക്കുറപ്പുണ്ട്‌.” ഞാനദ്ദേഹത്തിന്‌ ഈ വിധം 
ധൈര്യം കൊടുത്തു. 

അദ്ദേഹം കുറച്ചു നേരം ആലോചനയില്‍ മുഴുകി, പിന്നീട്‌ ചിരിച്ചു 
കൊണ്ട്‌ പറഞ്ഞു : “കൊള്ളാം... നിങ്ങള്‍ ഒരു കാര്യം ചെയ്യു; ഞാന്‍ 
നിങ്ങളുടെ പ്രധാനാധ്യാപകന്റെ പേരില്‍ ഒരു കത്തെഴുതിത്തരാം; 
അദ്ദേഹം നിങ്ങളെ ഇതില്‍ നിന്നും മുക്തനാക്കും...... ഒരു കാര്യം, 
നിങ്ങള്‍ അദ്ദേഹത്തെ നീരസപ്പെടുത്തരുത്. പാവം .... അദ്ദേഹം പഴയ 
ചിന്താഗതിക്കാരനാണ്‌. നിങ്ങളാകട്ടെ, നവീനദര്‍ശനങ്ങളുടെ ഉന്‍മേഷം 
നിറഞ്ഞ യുവാവ്‌! എനിക്ക്‌ രണ്ടു പേരെയും നിയ്യന്ത്രിച്ചുകൊണ്ടുപോ 
കണം; നിങ്ങള്‍ക്കറിയാമല്ലോ, അത്‌ പ്രയാസമേറിയ കാര്യമാണെന്ന്‌.” 

ഞാന്‍ മനസ്സാലെ അദ്ദേഹത്തെ പ്രശംസിച്ചു. “ശരി സര്‍, ഞാന്‍ 
പോകട്ടെ” - ഇത്രയും പറഞ്ഞ്‌ യാത്രയായി. 


മും മും മും മും മ രം 


വിദ്യാലയത്തില്‍ ഇന്ന്‌ ഉല്‍സാഹത്തിമിര്‍പ്പോടെ ഒരുക്കങ്ങള്‍ നട 
ക്കുകയാണ്‌. വകുപ്പു മേധാവി എഴുന്നള്ളും! ഡയറക്ടര്‍ എഴുന്നള്ളും! 

വലുതും ചെറുതുമായ ആഫീസര്‍മാര, ഗ്രാമത്തിലെ പൌരമുഖ്യ 
ന്മാര്‍, സാധാരണ ജനങ്ങള്‍, വിദ്യാര്‍ത്ഥികള്‍, അധ്യാപകര്‍ എല്ലാവരും 
എത്തിച്ചേന്നിട്ടുണ്ട്‌. എന്റെ കൂട്ടുകാരായ അധ്യാപകരുടെ സ്ഥിതി 
വളരെ വിചിത്രമായിരുന്നു. അവരുടെ ഹൃദയം പിടയ്ക്കുകയാണെന്നു 
തോന്നിയിരുന്നു. മുഖത്ത്‌ ഉന്മേഷമില്ലായ്മ നിഴലിച്ചിരുന്നു; എങ്കിലും 
സ്വയം ശക്തി സംഭരിച്ചുകൊണ്ട്‌ അവര്‍ ഓരോ കാര്യങ്ങളില്‍ മുഴുകി 
കാണപ്പെട്ടു. പ്രധാനാധ്യാപകന്‍ സ്‌കൂളിലെ കുസ്ൃതികളായ കുട്ടികളെ 
ഒരു ഭാഗത്തു വിളിച്ചുനിര്‍ത്തി ഭീഷണിപ്പെടുത്തി പറഞ്ഞു: “നോക്കെടാ, 
തെമ്മാടികളെ, അല്‍പ്പമെങ്കിലും തെമ്മാടിത്തരമോ, കുഴപ്പമോ ഉണ്ടാ 


52 ദിവാസ്വപ്നം 


ക്കിയാല്‍ നാളെ ഞാന്‍ എല്ലാറ്റിനെയും കാണിച്ചുതരാം! മനസ്സി 
ലായോ?”' 

കരഘോഷത്തിന്റെയും സംഗീതാലാപനത്തിന്റെയും ശബ്ദമേളന 
ത്തോടെ ഡയറക്ടര്‍ എഴുന്നെള്ളി. പ്രധാനാധ്യാപകന്‍ സ്കൂളിന്റെ 
വാര്‍ഷിക റിപ്പോര്‍ട്ട്‌ വളരെ ഭംഗിയായി ഉറച്ചസ്വരത്തില്‍ വായിച്ചു 
കേള്‍പ്പിച്ചു. തനിക്ക്‌ ഒട്ടും തന്നെ പരിര്രമമോ വിറയലോ ഇല്ലെന്ന്‌ മറ്റു 
ളളവരെ വിശ്വസിപ്പിക്കാനാണോ എന്ന്‌ തോന്നി, അദ്ദേഹം ഇടയ്ക്കി 
ടയ്ക്ക്‌ ചുവടുമാറ്റി ഉറച്ചു നില്‍ക്കാന്‍ ശ്രമിക്കുന്നതു കണ്ടപ്പോള്‍! 
റിപ്പോര്‍ട്ട്‌ വായിച്ചു കഴിഞ്ഞപ്പോകേക്കും അദ്ദേഹത്തിന്റെ ഷര്‍ട്ട മുഴു 
വന്‍ വിയര്‍പ്പുകൊണ്ട്‌ നനഞ്ഞു കഴിഞ്ഞിരുന്നു. റിപ്പോര്‍ട്ട വായനയ്‌ 
ക്കുശേഷം കവിതാ പാരായണവും സംഭാഷണവും ആരംഭിച്ചു. കൂട്ടി 
കള്‍ ഗ്രാമഫോണ്‍ പോലെ കവിത ചൊല്ലിത്തുടങ്ങി. അവരുടെ മുഖത്ത്‌ 
യാതൊരുവിധ ഹാവഭാവാദികളും പ്രകടമായിരുന്നില്ല; അവര്‍ ഉറക്കെ 
കൈകാലുകള്‍ ഇളക്കി കവിത ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു സങ്കടം 
മാധ്രം അവശേഷിച്ചു. തെരഞ്ഞെടുത്ത കവിതകള്‍ ഉത്തമ കവികളുടെ 
സുന്ദരവും സരളവുമായ വരികളായിരുന്നുവെങ്കിലും കുട്ടികള്‍ക്കു മന 
സ്സിലാക്കാന്‍ കഴിയാത്ത വിധം കഠിനമായിരുന്നു. പാവങ്ങള്‍! ഒന്നും 
മനസ്സിലാകാതെ, വായിക്കുകയും അഭിനയിക്കുകയും ചെയ്തുകൊണ്ടി 
രുന്നു; അങ്ങനെ അവര്‍ക്കതിലുള്ള രസികത്വം പ്രകടിപ്പിക്കുകയും 
ചെയ്തിരുന്നു. സംഭാഷണത്തിന്റെ സ്ഥിതിയും ഇതില്‍ നിന്നും ഭിന്ന 
മായിരുന്നില്ല. രപഠായമായവരുടെ വചനങ്ങളിലൂടെ മാധതം ശ്രവിക്കാനു 
തകുന്ന ഉപദേശവചനങ്ങള്‍ ആ കുട്ടികള്‍ സങ്കോചത്തോടെ പറഞ്ഞു 
കൊണ്ടിരുന്നു. ഉപദേശങ്ങളുടെ ഈ പ്രഹസനം വളരെയേറെ അര 
സികവും അസഭ്യവുമായിത്തോന്നി. എനിക്കുമാത്രമല്ല. ഡയറക്ടര്‍ക്കും 
അങ്ങിനെ തോന്നിയതായി അദ്ദേഹത്തിന്റെ മുഖഭാവം തെളിയിച്ചു. 
അദ്ദേഹം മീശയ്ക്കിടയിലൂടെ മന്ദഹസിക്കുന്നതായും കണ്ടു. എന്റെ 
കൂട്ടുകാരായ അധ്യാപ്പകര്‍ നിഷ്പക്ഷമായി അത്‌ വീക്ഷിക്കാന്‍ തയ്യാ 
റായിരുന്നെങ്കില്‍ അവര്‍ക്കും അതേ അനുഭവം ഉള്‍ക്കൊള്ളാന്‍ കഴി 
യുമായിരുന്നു. 

സമ്മേളനം സമാപിച്ചു. ഡയറക്ടര്‍ തനിക്കു കിട്ടിയ സ്വീകരണ 
ത്തിനു നന്ദി പറഞ്ഞു; സന്തോഷം പ്രകടിപ്പിച്ചു. സമ്മാനദാനവും നടന്നു. 
പ്രധാനാധ്യാപകനും എന്റെ മേലധികാരിയായ ആഫീസറും, മറ്റുള്ള 
വരും ഇന്നത്തെ പരിപാടിയില്‍ സന്തുഷ്ടരായി കാണപ്പെട്ടു. ഡയറ 
ക്ടര്‍ തന്റെ മാന്യത പുലര്‍ത്തിക്കൊണ്ട പറഞ്ഞു. “താങ്കളുടെ വിദ്യാ 
ലയത്തിലെ പ്രവര്‍ത്തനങ്ങളില്‍ എനിക്ക്‌ വളരെ സംതൃപ്തിയുണ്ട്‌.” 

ഇതിനിടയ്ക്ക്‌ എന്റെ മേലധികാരി ഡയറക്ടറോട്‌ അഭ്യര്‍ 
ത്ഥിച്ചു. നാലാംക്ലാസിലെ ഈ അധ്യാപകന്‍ അങ്ങയെ അവരുടെ ചില 
പരിപാടികള്‍ കാണിക്കണമെന്ന്‌ ആഗ്രഹിക്കുകയാണ്‌. ആ യവനി 
കയ്ക്ക്‌ പിന്നില്‍ ഇദ്ദേഹം ചില ഏര്‍പ്പാടുകള്‍ ചെയ്തിട്ടുണ്ട്‌” 


ആറുമാസത്തിനുശേഷം 3 


ഡയറക്ടര്‍ സദ്ഭാവത്തോടെ ഉടനെതന്നെ ആ അഭ്യര്‍ത്ഥന സ്വീക 
രിച്ചു. ഞാന്‍ യവനികയ്ക്കു പിന്നിലേക്ക്‌ കടന്നു. മൂന്നാം ബെല്ലടിച്ച 
പ്പോള്‍ ഞാന്‍ യവനിക നീക്കി. മധ്യത്തില്‍ ഞാനും ചുറ്റും എന്റെ 
വിദ്യാര്‍ത്ഥികളും നിന്നിരുന്നു. ഞങ്ങളുടെ ക്ലാസില്‍ പാടാറുള്ള ഒരു 
ഗീതം പ്രാര്‍ത്ഥനയുടെ രൂപത്തില്‍ ആലപിച്ചു. മുറിയിലാകെ ശാന്തത 
നിലനിന്നു. എല്ലാവരും ചിന്തിക്കുകയായിരുന്നു. ഇത്രപെട്ടെന്ന്‌, ഇതെന്തു 
നാടകം? 

പ്രാര്‍ത്ഥനയ്ക്കു ശേഷം കുട്ടികള്‍ “കോടതിയില്‍ പോകാം” എന്ന 
രു കളി ആരംഭിച്ചു. ഒരു കുട്ടി എലിയായി. അരയില്‍ കയറുകെട്ടി 
അവന്‍ വാല്‍ നിര്‍മിച്ചിരുന്നു; തല കറുത്ത തുണികൊണ്ട്‌ മൂടിയിരുന്നു; 
നാലുകാലില്‍ നടന്ന്‌ അവന്‍ “ചും, ചും” എന്ന്‌ ശബ്ദിച്ചുകൊണ്ടിരു 
ന്നു. ഒരു കൂട്ടി തയ്യല്‍ക്കാരനും മറ്റൊരുത്തന്‍ വസ്രതങ്ങളില്‍ തുന്നല്‍ 
വേല ചെയ്യുന്നവനും, മൂന്നാമന്‍ മുത്തുവില്‍പനക്കാരനും നാലാമന്‍ 
മൃദംഗക്കാരനും, അഞ്ചാമന്‍ രാജാവുമായി പ്രത്ൃക്ഷപ്പെട്ടു. രാജാവിന്റെ 
തവണക്കാരനായി (ശിപായി) ഞാനും രംഗത്തു വന്നു. 

കഥാപാത്രങ്ങളെല്ലാം സാധാരണ വേഷത്തിലായിരുന്നു. രാജാവ്‌ 
മേശപ്പുറത്ത്‌ ഗൌരവത്തില്‍ ഇരുന്നിരുന്നു. തലയില്‍ കിന്നരിത്തൊപ്പി 
ധരിച്ചിരുന്നു; ഞാന്‍ (ശിപായി) മീശ പിരിച്ചുകൊണ്ട്‌ അടുത്തുതന്നെ 
നിന്നു. തലപ്പാവ്‌ ചെരിച്ചു വച്ചിരുന്നു; കയ്യില്‍ കഠാര പിടിച്ചിരുന്നു. മൃദം 
ഗക്കാരന്‍ മൃദംഗവുമായി രംഗത്തു നിന്നു. മറ്റുള്ളവര്‍ വെറും കയ്യോ 
ടേയ്ുാ. 

അലങ്കാരങ്ങളൊന്നുമില്ലാത്ത സാധാരണ സ്റ്റേജ്‌ ആയിരുന്നു ഞങ്ങ 

ുടേത. എല്ലാ പരിപാടിയും യവനികയില്‍ എഴുതിവച്ചിരുന്നു. മുറി 

തൂത്തുവാരി വൃത്തിയാക്കിയിരുന്നു. ഒരു കുട്ടിയുടെ വീട്ടില്‍ നിന്നു 
കൊണ്ടുവന്ന പരരവതാനി തറയില്‍ വിരിച്ചിരുന്നു. സ്റ്റേജിന്‌ മോടികൂ 
ട്ടാനുതകുന്ന യാതൊരു വസ്തുവും വിദ്യാലയത്തിലില്ലായിരുന്നു; 
എങ്കിലും ആലിന്റെയും വേപ്പിന്റെയും ചില്ലകള്‍ ഒടിച്ചുകൊണ്ടു വന്ന്‌ 
ഇലകള്‍ കൊണ്ട്‌ ചുവര്‍ അലങ്കരിച്ചിരുന്നു. തറയില്‍ വിവിധ വര്‍ണ 
ത്തിലുള്ള ചോക്കുമംള്‍ കൊണ്ട്‌ കുട്ടികള്‍ തന്നെ ചിത്രങ്ങള്‍ വരച്ചി 
രുന്നു. “എലി' നാടകം അവസാനിച്ചു. പ്രായമായവരും കുട്ടികളും അട 
ക്കത്തോടെ എല്ലാം വീക്ഷിച്ചു. കുട്ടികള്‍ക്ക്‌ കാതുകവും വലിയവര്‍ക്ക്‌ 
ആശ്ചര്യവുമായിരുന്നു അതെല്ലാം വീക്ഷിക്കുമ്പോള്‍. 

“ഇതെന്തു വിദ്യ? ഇതെന്തു പുതുമ? നാടകമോ?” ഇതായിരുന്നു അവ 
രുടെ മനോഭാവം. 

കുട്ടികള്‍ നാടകം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. സംഭാഷണ 
ത്തില്‍ കാര്യമായ മറവിയും അവര്‍ക്കുണ്ടായിരുന്നില്ല. പ്രോംപ്റ്റര്‍ ഇല്ലാ 
യിരുന്നു. എവിടെയെങ്കിലും നിസ്സാരമായ പിഴവുകള്‍ വരുത്തുന്നതായി 
തോന്നിയാല്‍ ഞാന്‍ തന്നെ എല്ലാവരും കാണ്‍കെ അത്‌ തിരുത്തി 
ക്കൊടുത്തിരുന്നു. 


54. ദിവാസ്വപ്നം 


രണ്ടാമത്തെ നാടകമായ “വൃദ്ധയും മൂന്നാമത്തെ നാടകമായ 
“മുയലും” അരങ്ങേറി. 

എല്ലാത്തിനും യവനിക ഒന്നുതന്നെയായിരുന്നു. രംഗസജ്ജീകരണ 
ങ്ങള്‍ക്കും വൃത്യാസമില്ലായിരുന്നു. കുട്ടികള്‍ ചിലപ്പോള്‍ തലയില്‍ 
മുണ്ട കെട്ടുകയും മറ്റു ചിലപ്പോള്‍ കയ്യില്‍ ഒരു വടി എടുക്കുകയും 
ചെയ്തിരുന്നു. മറ്റെല്ലാത്തിനും അടിസ്ഥാനം കുട്ടികളുടെ അഭിനയം 
തന്നെയായിരുന്നു. 

സമാപനപ്രാര്‍ത്ഥനയോടെ നാടക പരിപാടി അവസാനിച്ചു. ഞാ 
സ്റ്റേജിലേക്ക്‌ വന്നു. നാടകത്തിന്റെ മാനേജര്‍ എന്ന നിലയില്‍ കാണി 
കളോട്‌ ഇങ്ങനെ പറഞ്ഞു: “സജ്ജനങ്ങളെ, ഞങ്ങളുടെ ഈ അഭി 
നയ പ്രയോഗത്തെ സമാധാനപൂര്‍വം വീക്ഷിച്ചുതിന്‌ ഞാന്‍ ഹൃദയം 
തുറന്ന്‌ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച്‌ ഞാന്‍ നിങ്ങളോട്‌ 
രണ്ടു വാക്ക്‌ പറയാന്‍ ആഗ്രഹിക്കുന്നു. നിങ്ങള്‍ സദയം ചെവി കൊടു 
ക്കുമെന്ന്‌ ആശിക്കട്ടെ. 

ഇവര്‍ നാലാം ക്ലാസ്സിലെ കുട്ടികളാണ്‌. ഈ സമ്മേളനാവസരത്തില്‍ 
നമുക്ക്‌ ലഘുനാടകങ്ങള്‍ നടത്തിയാലെന്താണെന്ന്‌ ഞാന്‍ അവരോട്‌ 
ചോദിച്ചപ്പോള്‍ അവര്‍ സഹര്‍ഷം തയ്യാറായി. അവര്‍ അങ്ങേയറ്റം 
ഉല്‍സാഹവും താല്‍പ്പര്യവും കാണിച്ചു. പെട്ടെന്ന്‌ നാടകങ്ങള്‍ തെര 
ഞ്ഞെടുത്തു. അവര്‍ കേള്‍ക്കുകയും വായിക്കുകയും ചെയ്ത കഥക 
ളാണ്‌ നാടകരൂപത്തില്‍ ഇവിടെ അതരിപ്പിച്ചത്‌. ഓരോ ആഴ്ചയിലും 
പ്രത്യേകമായ ഒരുക്കങ്ങള്‍ ഇല്ലാതെ നമ്മള്‍ നാടകാഭിനയം നടത്താ 
റുള്ളതുപോലെ ഈ അവസരത്തിലും അവതരിപ്പിക്കണമെന്ന്‌ ഞാന്‍ 
കുട്ടികളോട നിര്‍ദേശിച്ചിരുന്നു. എന്റെ ക്ലാസില്‍ ഒരു കാര്യവും ഉരു 
വിട്ട പഠിപ്പിക്കുന്നില്ല. കുട്ടികള്‍ക്ക്‌ കഥാസാരം നല്ലവണ്ണം ഓര്‍മയുണ്ടാ 
യിരിക്കും. കഥയില്‍ താനെന്താണ്‌ പറയേണ്ടതെന്ന്‌ ഓരോ കുട്ടിക്കും 
അറിവുണ്ടായിരിക്കും. അങ്ങനെ രംഗത്തുവരുമ്പോള്‍ കഥാഘടന നില 
നിര്‍ത്തിക്കൊണ്ട്‌ ഇവര്‍ സന്ദര്‍ഭത്തിനനുസരിച്ച്‌ ഇഷ്ടം പോലെ സഭാ 
ഷണം നടത്തുന്നു. അതുകൊണ്ട്‌ ഇവരില്‍ ഒരു കുട്ടിക്കും അയാളുടെ 
ഭാഗം കാണാതെ പഠിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. രംഗം, രംഗ 
സജ്ജീകരണം, വേഷാലങ്കാരങ്ങള്‍ എന്നിവ നാടകത്തിലെ അപ്രധാന 
ഘടകങ്ങളാണ്‌. അഭിനയവും ഭാവപ്രകടനവുമാണ്‌ പ്രാധാന്യമുള്ളത്‌. 
ഞങ്ങള്‍ അക്കാര്യത്തിലാണ്‌ കൂടുതല്‍ ശ്രദ്ധിക്കുന്നതും. വേഷഭൂഷ 
കള്‍ കൂടുതലായി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട്‌ അഭിനയം പുഷ്ടി 
പെടുത്താനുള്ള അവസരം ലഭിക്കുന്നു. ഇപ്പോള്‍ ഇവിടെ കണ്ട കാര്യ 
ങ്ങളുടെ വെളിച്ചത്തില്‍ ഇക്കാര്യം നിങ്ങള്‍ക്ക്‌ ബോധ്യമായിട്ടുണ്ടാകും. 
എന്റെ കുട്ടികള്‍ക്ക്‌ ഇതുകൊണ്ടെല്ലാം വളരെയധികം തൃപ്തിയും 
സന്തോഷവും ലഭിക്കുന്നുണ്ട്‌. അവര്‍ക്കതില്‍ അതീവതാല്‍പര്യമുണ്ട്‌. 


ആറുമാസത്തിനുശേഷം 55 


“സബാഷ്‌” എന്ന്‌ പറഞ്ഞ്‌ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായ 
ആവശ്യം വരുന്നില്ല. സ്വരപവൃത്തികളില്‍ അവര്‍ സ്വയം തൃപ്തരാണ്‌. 

സജ്ജനങ്ങളെ, ഈ കുട്ടികളുടെ അഭിനയം കണ്ടുകൊണ്ട്‌ നിങ്ങള്‍ 
പ്രദര്‍ശിപ്പിച്ച വാത്സല്യത്തിനും സൌമനസ്ൃത്തിനും ഞാന്‍ ഒരി 
ക്കല്‍ക്കൂടി ഹൃദയം നിറഞ്ഞ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു.” 

ഡയറക്ടര്‍ സാറിന്റെ മുഖത്ത്‌ അത്യധികം സന്തോഷം കളിയാടി 
യിരുന്നു. വളരെ നേരമായി ഞാന്‍ അതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 
അദ്ദേഹം പെട്ടെന്ന്‌ എഴുന്നേറ്റ്‌ ഇംഗ്ലീഷില്‍ ഇങ്ങനെ പറഞ്ഞു: “ശ്രീ 
ലക്ഷ്മീശങ്കറും അദ്ദേഹത്തിന്റെ വിദ്യാര്‍ത്ഥികളും ഈ സായാഹ്ന 
ത്തില്‍ നമ്മെ ഈ വിധം അക്ഷരാര്‍ത്ഥത്തില്‍ ആഫഹ്ലാദിപ്പിച്ചതിന്‌ ഞാന 
ദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി അതിമനോഹ 
രമായിരുന്നു. അതു കണ്ടുകൊണ്ടിരുന്നപ്പോള്‍ ഞാന്‍ എന്റെ ജന്മനാ 
ടായ ഇംഗ്ലണ്ടിലെ ഒരു വിദ്യാലയത്തിലാണ്‌ ഇരിക്കുന്നതെന്ന്‌ എനി 
ഫഴുതോന്നി. ഈ പിഞ്ചുബാലന്മാര്‍ “എലിയും” 'രാജാവും' തുന്നല്‍ക്കാ 
രനു'മായി സ്വയം അനായാസം അഭിനയിച്ചത്‌ വളരെ ഹൃദയഹാരി 
യായിത്തോന്നി. പദ്യം ചൊല്ലലിന്റെയും പറഞ്ഞു പഠിച്ചു സംഭാഷണ 
ങ്ങളുടെയും കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ആവക കാര്യങ്ങള്‍ 
ക്രൂരവും, അപരിഷ്കൃതവും ആത്മാവിനെ നശിപ്പിക്കുന്നവയുമാണ്‌!” 

ഇത്രയും പറഞ്ഞിട്ട്‌ അദ്ദേഹം ഒന്ന്‌ നിര്‍ത്തി; വീണ്ടും തുടര്‍ന്നു 
“ഞാന്‍ ആവര്‍ത്തിച്ചുപറയുകയാണ്‌, ഇന്നത്തെ ഈ പരിപാടിയില്‍ 
ഞാന്‍ അതീവ സന്തുഷ്ടനാണ്‌. ഈ കുട്ടികള്‍ക്ക്‌ ഞാന്‍ സമ്മാന 
മൊന്നും നല്‍കുന്നില്ല. നാടകാഭിനയ സമയത്ത്‌ അവര്‍ക്കുണ്ടായ ആന 
ന്ദവും തൃപ്തിയും തന്നെയാണ്‌ അവര്‍ക്ക്‌ ലഭിക്കുന്ന ഏറ്റവും മഹ 
ത്തായ പുരസ്ക്കാരം. ഞാന്‍ തീര്‍ച്ചയായും വളരെയേറെ സന്തുഷ്ട 
നാണ്‌, വളരെയേറെ!” 

സമ്മേളനം കഴിഞ്ഞു; ആളുകള്‍ പിരിഞ്ഞു. 

എന്റെ മേലധികാരിയുടെ സന്തോഷത്തിന്‌ അതിരില്ലായിരുന്നു. 
അദ്ദേഹം എന്നെ ഡയറക്ടര്‍ക്ക്‌ പരിചയപ്പെടുത്തി, എന്റെ പരീക്ഷണ 
ങ്ങളെക്കുറിച്ചും പറഞ്ഞു: അദ്ദേഹം എനിക്ക്‌ ഹസ്തദാനം ചെയ്ത്‌ 
പറഞ്ഞു: “സബാഷ്‌! നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ പ്രവൃത്തിയില്‍ വളരെ 
യധികം വിജയം കിട്ടിയിട്ടുണ്ട്‌. ഇതുപോലുള്ള പരീക്ഷണങ്ങള്‍ 
തുടര്‍ന്നും നടത്തിക്കൊണ്ടിരിക്കണം. ഇതാണ്‌ യഥാര്‍ത്ഥവിദ്യാഭ്യാസം. 
മറ്റുള്ളതെല്ലാം പ്രയോജനരഹിതമാണ്‌; വെറും കാപട്യം!” 

ഡയറക്ടറുടെ ഈ വാക്കുകള്‍ എന്റെ മേലധികാരിയില്‍ എത്ര 
മാത്രം രോമാഞ്ചവും അഭിമാനവും ജനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന്‌ നിങ്ങള്‍ 
തന്നെ ഈഹിച്ചാല്‍ മതി. ഞാന്‍ അങ്ങേയറ്റം സന്തുഷ്ടനായിരുന്നു 
വെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 

ഞാന്‍ വീട്ടിലെത്തി. ഡയറക്ടര്‍ എനിക്ക്‌ കൈ തന്നതും, എന്നെ 
അഭിനന്ദിച്ചതും എന്റെ സന്തോഷത്തിന്‌ കാരണമായിരുന്നു; പക്ഷെ, 


56 ദിവാസ്വപ്നം 


അതിലേറെ എന്നെ സന്തോഷിപ്പിച്ചത്‌, എന്റെ പരീക്ഷണങ്ങള്‍ അംഗീ 
കരിക്കപ്പെട്ടുവല്ലോ എന്ന വിചാരമാണ്‌. ഞാന്‍ ചിന്തിച്ചു. അദ്ദേഹം ഒരു 
ഭരണാധികാരിയാണ്‌; അദ്ദേഹത്തിന്‌ ഈ വിദ്യാലയത്തെയും ഇതിനെ 
സംബന്ധിച്ച കാര്യങ്ങളെയും കുറിച്ച്‌ എന്തു വിവരമുണ്ടാകാനാണ്‌? 
പക്ഷെ, പിന്നീട ഞാനറിഞ്ഞു. അദ്ദേഹം തന്റെ കുട്ടിയെ ഇംഗ്ലണ്ടിലെ 
നവീന മാതൃകയിലുള്ള ഒരു വിദ്യാലയത്തില്‍ ചേര്‍ത്തു പഠിപ്പിക്കുക 
യാണെന്നും, അങ്ങനെ അദ്ദേഹത്തിന്‌ ഈ നവീന പദ്ധതിയോട്‌ വളരെ 
താല്‍പ്പര്യമുണ്ടെന്നും. $ 

രാത്രിയില്‍ എന്റെ ചില സഹപ്രവര്‍ത്തകര്‍ എന്നെ കാണാന്‍ വന്നു; 
ഡയറക്ടര്‍ എന്നോട എന്താണ്‌ പറഞ്ഞതെന്ന്‌ അവര്‍ ചോദിച്ചു. ഈ 
സമയത്ത്‌ ഞങ്ങളുടെ ആഫീസറുടെ കത്തുമായി ഒരു ദുതനെത്തി. 
ഞാനദ്ദേഹത്തിന്റെ വസതിയിലേക്ക്‌ പുറപ്പെട്ടു. 

ആഫീസര്‍ ഇന്ന്‌ സന്തുഷ്ടനായി കാണപ്പെട്ടു. ഡയറക്ടര്‍ വിദ്യാ 
ലയ കാരൃത്തില്‍ അങ്ങേയറ്റം സംത്ൃപ്തിയാണല്ലൊ പപകടിപ്പിച്ചത്‌! 
ചെന്നപ്പോള്‍ തന്നെ അദ്ദേഹമെന്നെ കസേരയിലിരുത്തി. എന്നിട്ട്‌ ഈസി 
ച്ചെയറില്‍ കിടന്നുകൊണ്ട്‌ സംഭാഷണം തുടങ്ങി. “സഹോദരാ, ആദ്യ 
മായി എനിക്കറിയേണ്ടത്‌, കുട്ടികള്‍ നാടകം ഉരുവിട്ടു പഠിച്ചിരുന്നുവോ 
എന്നാണ്‌.” 

ഞാന്‍ ചോദിച്ചു “ഇന്നത്തെ പരിപാടിയെക്കുറിച്ച്‌ അങ്ങയുടെ മന 
സ്സിലുണ്ടായ പ്രതികരണമെന്താണ്‌?” അദ്ദേഹം പറഞ്ഞു “എനിക്ക്‌ വള 
രെയേറെ ഇഷ്ടപ്പെട്ടു. എങ്കിലും കുട്ടികള്‍ ഇത്രതയും എങ്ങനെ ഓര്‍മി 
ച്ചുവെച്ചുവെന്നാണെന്റെ അത്ഭുതം. അവര്‍ വളരെ ചിട്ടയോടെ സംഭാ 
ഷണം നടത്തി.” 

“സര്‍, അങ്ങ്‌ പറഞ്ഞത്‌ സത്യമാണ്‌.... ഞാനവരെ കഥ പറഞ്ഞു 
കേള്‍പ്പിച്ചിരുന്നു. കഥകള്‍ അവര്‍ക്ക്‌ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കഥാ 
പാത്രങ്ങളുമായി അവര്‍ക്ക്‌ തന്‍മയീഭാവം ജനിച്ചു കഴിഞ്ഞിരുന്നു. 
അങ്ങനെ അവര്‍ യഥാര്‍ത്ഥത്തില്‍ നസ്വാംശീകരിച്ചിരുന്ന കാര്യങ്ങള്‍ 
അവരുടെ രീതിയില്‍ പ്രകടിപ്പിച്ചുവെന്ന്‌ മാത്രം.” 

ആഫീസര്‍ ചോദിച്ചു: “പക്ഷെ, അവരെ അഭിനയം പഠിപ്പിച്ചതാരാണ്‌?” 

ഞാന്‍ പറഞ്ഞു: “ആരും പ്രത്യേകമായി പഠിപ്പിച്ചതല്ല. ഞങ്ങള്‍ 
ക്ലാസില്‍ എല്ലാ ആഴ്ചയിലും നാടകം കളിക്കാറുണ്ട്‌. ഞാനും അതില്‍ 
പങ്കെടുക്കാറുണ്ട്‌. കുട്ടികളും ചേരും. ഞാന്‍ എന്റെ പാരതത്തിന്റെ ഹാവ 
ഭാവങ്ങള്‍ എനിക്കു കഴിയും വിധം അവരുടെ മുമ്പില്‍ പ്രദര്‍ശിപ്പിക്കും; 
കുട്ടികളും അവരുടെ പാ്രതസ്വഭാവം പ്രകടിപ്പിക്കാന്‍ ശ്രമിക്കും.” 

ആഫീസര്‍ അത്ഭുതത്തോടെ വീണ്ടും ചോദിച്ചു. 

“പക്ഷെ, ഇതെങ്ങനെ സാധിക്കുന്നു? എനിക്ക്‌ മനസ്സിലാകുന്നില്ല!” 

ഞാന്‍ പറഞ്ഞു: “സര്‍ കുട്ടികളുടെ കണ്ണുകള്‍ തുറന്നല്ലേ ഇരിക്കു 
ന്നത്‌. അവര്‍ തയ്യല്‍ക്കാരന്‍, കല്‍പ്പണിക്കാരന്‍, പാഠ്രതക്കാരന്‍ എന്നി 


ആറുമാസത്തിനുശേഷം 27 


വരെയും എലികളെയും മറ്റു ജീവികളെയും കാണുന്നില്ലേ? കഥകളില്‍ 
അവരെക്കുറിച്ചുളള വിവരണം കേള്‍ക്കുകയും ചെയ്യുന്നു. ദൈവം 
അവര്‍ക്ക്‌ ഭാവനാശക്തി നല്‍കിയിട്ടുണ്ട്‌. അതുകൊണ്ടവര്‍, അനുഭ 
വവും ഭാവനയും സമ്മേളിപ്പിച്ച്‌ അഭിനയം നടത്തുന്നു. അവര്‍ക്ക്‌ 
തോന്നുന്നതുപോലെ പ്രവര്‍ത്തിക്കുന്നു. അവര്‍ തന്നെയാണ്‌ അവരുടെ 
പരീക്ഷകര്‍. അനുഭവത്തെയും സങ്കല്‍പത്തെയും രംഗത്ത്‌ ഏതു രീതി 
യില്‍ വ്യക്തമാക്കാമെന്ന്‌ അവര്‍ നോക്കിക്കാണുന്നു.” 
“ഇതൊക്കെ വളരെ ജടിലമായ കാര്യങ്ങളാണ്‌.” ആഫീസര്‍ പറഞ്ഞു. 
ഞാന്‍ പറഞ്ഞു: “അതെ, സര്‍. പക്ഷെ കൂട്ടികള്‍ ഈ തത്വങ്ങ 
ളൊന്നും അറിയുന്നവരല്ല; അവരുടെ പ്രവൃത്തികളെ വിശകലനം 
ചെയ്ത്‌ അങ്ങയ്ക്ക്‌ ഞാന്‍ മനസ്സിലാക്കിത്തരുന്നുവെന്നുമാത്രം.” 
ആഫീസര്‍ പറഞ്ഞു: “ ശരിയാണ്‌... എനിക്കു മനസ്സിലായി... 
സുഹൃത്തെ, എന്തായാലും നിങ്ങളിന്ന്‌ അത്ഭുതം തന്നെ ചെയ്തു 
കാണിച്ചു. ഡയറക്ടര്‍ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു.” 
ഞാന്‍ പറഞ്ഞു: “അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതിലല്ല. കുട്ടി 
കള്‍ ആ പരിപാടികള്‍ നടത്തി സ്വയം സന്തോഷിക്കണമെന്നായിരുന്നു 
എന്റെ ആഗ്രഹം.” 

. ആഫീസര്‍ ചോദിച്ചു: “പക്ഷെ, നിങ്ങള്‍ ഈ പരീക്ഷണ പരിപാടി 
കളൊന്നും എന്നോട പറഞ്ഞിരുന്നില്ലല്ലൊ. പ്രധാനാധ്യാപകനോ സഹ 
പ്രവര്‍ത്തകരോപോലും ഇതൊന്നുമറിഞ്ഞിരുന്നില്ലെന്ന്‌ തോന്നുന്നു?” 

“സര്‍, ശരിയാണ്‌. ഞാനതിനെക്കുറിച്ചൊന്നും അവരോട പറയാറില്ല. 
അവരുടെ വിചാരത്തില്‍ ഇതെല്ലാം അര്‍ത്ഥശുന്യങ്ങളാണ്‌. അവര്‍ അര്‍ധ 
വാര്‍ഷികപരിക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളില്‍ മുഴുകിയിരിക്കുകയാണ്‌.” 

“പക്ഷെ, അവര്‍ക്കിതിനെക്കുറിച്ച്‌ യാതൊന്നും അറിവില്ലായിരുന്നു. 
ഇതെങ്ങനെ സംഭവിച്ചു?” 

ഞാന്‍ വിശദീകരിച്ചു- “സര്‍, ഞങ്ങള്‍ ഓരോ ആഴ്ചയിലും പുറത്ത്‌ 
നടക്കാന്‍ പോകുമായിരുന്നു. പറ്റിയ സ്ഥലത്തിരുന്ന്‌ കളിയുടെ രൂപ 
ത്തില്‍ ഇതെല്ലാം നടത്താറുണ്ട്‌. ഞാന്‍ ഒരു വിരിപ്പ്‌ കയ്യിലെടുക്കും; 
അതായിരിക്കും യവനിക; രണ്ട്‌ കുട്ടികള്‍ അതുപിടിച്ച്‌ നില്‍ക്കും; ഇപ്പു 
റത്ത്‌ കാഴ്ചക്കാരും, അപ്പുറത്ത്‌ അഭിനയിക്കുന്നവരുമുണ്ടാകും.” 

ആഫീസര്‍ ചോദിച്ചു: “വാസ്തവമാണോ ഇത്‌?” 

“അതെ, വാസ്തവമിതു തന്നെ.” ഞാന്‍ ഉത്തരം കൊടുത്തു. 

ആഫീസര്‍ പറഞ്ഞു- “ശരി, മേലാല്‍ എന്റെ കീഴിലുള്ള വിദ്യാല 
യങ്ങളില്‍ നാടകപരിശീലനവും ഉള്‍പ്പെടുത്തണമെന്നുണ്ട്‌. ഡയറ 
കടര്‍ക്ക്‌ അത്‌ വളരെ ഇഷ്ടമാണ്‌... വാസ്തവത്തില്‍ നാടകം തികച്ചും 
ഭംഗിയായി നടന്നു. പദ്യോച്ചാരണത്തെപ്പോലുള്ള പഴഞ്ചന്‍ പരിപാടി 
കളില്ലെങ്കില്‍ ഒരു കുഴപ്പവുമില്ല.” 


8 [ ദിവാസ്വപ്നം 


“എനിക്കും ഇതേ വിചാരമാണുള്ളത്‌... അങ്ങേക്ക്‌ ഇഷ്ടംപോലെ 
കാര്യങ്ങള്‍ നടത്താന്‍ കഴിയുമല്ലൊ.” 

ആഫീസര്‍: “ശരി, ഞാന്‍ അങ്ങനെ തന്നെ ചെയ്യാം. ഡയറക്ടര്‍ 
പ്രത്യേകം പറയുകയുണ്ടായി. ഈ ഉരുവിട്ടുള്ള പഠിത്തം നശിക്കട്ടെ. 
എന്റെ വിദ്യാഭ്യാസകാലത്തുണ്ടായിരുന്ന ഈ രീതിയിലുള്ള പഠിത്തം 
ഞാനിന്നും ഓര്‍ക്കുന്നു. പക്ഷെ, ഞാന്‍ കുട്ടിക്കാലം മുതല്‍ കുറച്ച 
ബുദ്ധിയുള്ളവനായിരുന്നതുകൊണ്ട്‌ എനിക്കധികം ക്ലേശിക്കേണ്ടതായി 
വന്നില്ല. മറ്റു കുട്ടികള്‍, പാവങ്ങള്‍, ഉരുവിട്ട ഉരുവിട്ട സ്വയം മരിക്കുക 
യായിരുന്നു!” 

ഞാന്‍ ഉള്ളാലെ ചിരിച്ചു. ഇന്ന്‌ ഡയറക്ടര്‍ സാറിന്റെ ആഗമനം 
കൊണ്ട്‌ വലിയ നേട്ടമുണ്ടായി. എന്റെ പരീക്ഷണങ്ങളില്‍ ഇന്നത്തെ 
അനുഭവം വളരെ മഹത്വപൂര്‍ണമായിത്തീര്‍ന്നു. ഞാന്‍ വീട്ടിലെത്തി 
ഉറങ്ങാന്‍ കിടന്നു. 


രഞ്ഞ്‌ 


അര്‍ധവാര്‍ഷിക പരീക്ഷയടുത്തു. മറ്റു ക്ലാസുകളില്‍ പാഠഭാഗങ്ങളുടെ 
ആവര്‍ത്തനം നടന്നുതുടങ്ങി. ചരിത്രം, ഭൂമിശാസ്ത്രം, ഭാഷ, ഗണിതം 
എന്നീ വിഷയങ്ങളില്‍ ഉരുവിടുവിക്കല്‍ വീണ്ടും തുടങ്ങി. അതുവരെ 
യുള്ള പാഠങ്ങളുടെ അഭ്യാസം ഒരു പ്രാവശ്യം പൂര്‍ണമായിക്കഴിഞ്ഞി 
രുന്നു. എന്റെ വണ്ടി ഇപ്പോഴും വളരെ കാതങ്ങള്‍ അകലെയാണ്‌ സ്ഥിതി 
ചെയ്തിരുന്നത്‌. പരീക്ഷാദൃഷ്ടിയിലൂടെ നോക്കിയാല്‍ ഞാന്‍ വളരെ 
പിന്നിലായിരുന്നു. എങ്കിലും എനിക്കും എന്റെ ക്ലാസില്‍ പരീക്ഷയെഴു 
തിക്കേണ്ടതുണ്ടായിരുന്നു. 

ആവര്‍ത്തനത്തിന്‌ സമയം ചെലവഴിക്കേണ്ടതായ ആവശ്യം എനി 
ക്കില്ലായിരുന്നു. അത്രയും സമയം എനിക്ക്‌ ലാഭിക്കാന്‍ കഴിയും. എന്റെ 
അധ്യാപനം അവസാനം വരെ തുടര്‍ന്നുകൊണ്ടു പോകുന്ന ഏര്‍പ്പാടാ 
യിരുന്നു; കാരണം, എന്റെ ക്ലാസില്‍ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളുടെ 
ആവര്‍ത്തനം കുട്ടികള്‍ സ്വയം ചെയ്തിരുന്നു. പഠിച്ചഭാഗങ്ങള്‍ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ സ്വയം ആവര്‍ത്തിക്കാന്‍ കഴിയും വിധത്തിലുള്ള 
പദ്ധതിയാണ്‌ ഞാന്‍ അംഗീകരിച്ചിരുന്നത്‌. ഉദാഹരണമായി അന്ത്യാ 
ക്ഷരം കൊണ്ട്‌ കവിത ചൊല്ലുന്ന കളിയില്‍ വിദ്യാര്‍ത്ഥികള്‍ കവിതക 
ളുടെ പുനരാവര്‍ത്തനം പല പ്രാവശ്യവും നടത്തിയിരുന്നു. 

എങ്കിലും ഞാനിപ്പോഴും ഭൂമിശാസ്ത്രം, ഭാതികശാസ്ത്രം, വ്യാക 
രണം എന്നിവ സ്പര്‍ശിക്കുകപോലും ചെയ്തിരുന്നില്ല. വ്യാകരണം 
ഒരു കഠിനവിഷയമായിട്ടാണ്‌ അംഗീകരിക്കപ്പെടുന്നത്‌. ആ വിഷയത്തില്‍ 
കുട്ടികള്‍ക്ക്‌ ഒട്ടുംതന്നെ താല്പര്യമുണ്ടാകാറില്ല. നാലാംക്ലാസിലെ കുട്ടി 
കള്‍ക്ക്‌ ഭാഷാശബ്ദങ്ങള്‍ വിഗ്രഹിച്ച്‌ പറയുന്ന കാര്യത്തില്‍ എങ്ങനെ 


ആറുമാസത്തിനുശേഷം 29 


രസം കണ്ടെത്താന്‍ കഴിയും! അവര്‍ക്ക്‌ താലപര്യം നല്‍കുന്നതോ, 
അവര്‍ക്ക്‌ ഉപയോഗ്രപ്രദമായ അറിവ്‌ നല്‍കുന്നതോ ആയ എന്തുവ 
സ്തുവാണ്‌ അതിലുള്ളത്‌! അവരെ രസിപ്പിക്കുന്ന എന്തു തത്വമാണ്‌ 
അതുള്‍ക്കൊള്ളുന്നത്‌! “കൊള്ളാം, ഇതുവളരെ രസകരംതന്നെ'യെന്ന്‌ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ തോന്നിപ്പിക്കത്തക്കവിധം ഏതൊരു ഭാഗമാണ്‌ 
വ്യാകരണത്തിലുള്ളത്‌? ഉപയോഗമുള്ള വസ്തുവെന്ന നിലയ്ക്ക്‌ വ്യാക 
രണം പഠിപ്പിക്കേണ്ടത്‌ ഉയര്‍ന്ന ക്ലാസില്‍ ഭാഷാഭ്യസനത്തില്‍ താല്പ 
ര്യമുള്ള കുട്ടികളെയാണ്‌ എന്നാണ്‌ ഞാന്‍ വിചാരിക്കുന്നത്‌. പ്രൈമറി 
ക്ലാസുകളിലെ പാഠ്യപദ്ധതിയില്‍ നിന്നും ഈ വിഷയം ഒഴിവാക്കുക 
തന്നെവേണം. പഠിക്കാന്‍ വളരെ കഠിനമായതും, പഠിക്കുന്തോറും 
വിദ്യാര്‍ത്ഥികളില്‍ മടുപ്പുളവാക്കുന്നതുമായ വിഷയം പംഠിച്ചിട്ടെന്തു 
പ്രയോജനം? കുട്ടികളെ ഇത്തരം ശുഷ്ക്കവും ഉപയോഗരഹിതവുമായ 
വിഷയം പഠിപ്പിക്കത്തവിധം നമ്മുടെ വിജ്ഞാനശാഖയില്‍ വിഷയ 
ങ്ങള്‍ക്ക്‌ അഭാവമില്ലല്ലൊ. 

പക്ഷെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണവും ആവ 
ശ്യമായിരുന്നു; കാരണം ചുരുങ്ങിയ പക്ഷം, എന്റെ വ്യവസ്ഥ പാലി 
ക്കാനെങ്കിലും പരീക്ഷാ സമയമാകുമ്പോഴേക്കും ഈ വിഷയവും കുട്ടി 
കളെ നല്ലവണ്ണം പഠിപ്പിക്കേണ്ടത്‌ ആവശ്യമായിരുന്നു. താത്വികമായി 
ചിന്തിച്ച്‌ ഈ വിഷയം ഒഴിവാക്കുന്നത്‌ ശരിയല്ല. ര്രായോഗികമായി 
അതും പഠിപ്പിക്കാന്‍ ഞാന്‍ ബാധുസ്ഥനാണ്‌. അതിനുള്ള പരീക്ഷ 
ണമാര്‍ഗം എനിക്ക്‌ സ്വീകരിക്കേണ്ടിയിരിക്കുന്നത്‌ ആവശ്യമായിരുന്നു. 
നാലാംക്ലാസിലും ഈ വിഷയം എങ്ങനെ നല്ലപോലെ പഠിപ്പിക്കാന്‍ 
കഴിയുമെന്ന്‌ ബോധ്യപ്പെടുത്തേണ്ടത്‌ എന്റെ ആവശ്യമായിത്തീര്‍ന്നു. 

ഞാന്‍ വ്യാകരണപാഠാങ്ങള്‍ നല്ലപോലെ വായിച്ചുനോക്കി. അത്‌ 
അതേ ക്രമത്തില്‍ പഠിപ്പിക്കേണ്ടതില്ലെന്ന്‌ ഞാന്‍ നിശ്ചയിച്ചു. സംജ്ഞ, 
സര്‍വനാമം, ക്രിയാപദം എന്നിവയുടെ നിര്‍വചനം ഉരുവിടാന്‍ പെട്ടെന്ന്‌ 
സാധിക്കും; മനസ്സിലാകില്ലെന്ന്‌ മാത്രം. കുട്ടിക്കാലത്ത്‌ എന്നെ ഈ 
കാര്യങ്ങള്‍ പഠിപ്പിച്ചപ്പോള്‍ എനിക്കവ മനസ്സിലാക്കാന്‍ കഴിഞ്ഞിരു 
ന്നില്ല. ഓര്‍മിക്കാന്‍ കഴിഞ്ഞുവെന്നുമാത്രം. പക്ഷെ, ഞാനതെല്ലാം നല്ല 
പോലെ മനസ്സിലാക്കിയിരുന്നുവെന്ന്‌ എന്റെ അധ്യാപകര്‍ തെറ്റിദ്ധരിച്ചു. 

നിലവിലുള്ള സ്രമ്പദായം ഉപേക്ഷിക്കാന്‍തന്നെ ഞാന്‍ നിശ്ചയിച്ചു. 
ആ സ്ഥിതിക്ക്‌ വ്യാകരണം ഏതുരീതിയില്‍ പഠിപ്പിക്കണമെന്ന പ്രശ്‌നം 
അവശേഷിച്ചു. ഞാനതിനെക്കുറിച്ച്‌ ചിന്തിച്ചു. ഒരു പദ്ധതി തയ്യാറാക്കി. 
അതനുസരിച്ച്‌ പ്രവര്‍ത്തിക്കാനും തുടങ്ങി. വാസ്തവത്തില്‍ കുട്ടി 
കള്‍ക്ക്‌ ആ രീതി വളരെ രസകരമായി അനുഭവപ്പെട്ടു. അവര്‍ക്കതൊരു 
സുന്ദരമായ കളിയായി മാറി. രണ്ടുമാസത്തിനകം സംജ്ഞ, 
സര്‍വനാമം, വിശേഷണം, അവ്യയം, ക്രിയാപദം എന്നിവ തിരിച്ചറി 
യാനും വാക്യങ്ങളില്‍ നിന്നും അവയെ വേര്‍തിരിക്കാനും അവര്‍ പഠിച്ചു. 


60 ദിവാസ്വപ്നം 


ഏകവചനം, ബഹുവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം എന്നിവയുടെ 
വ്യത്യാസവും അവര്‍ മനസ്സിലാക്കി. ഒരു ദിവസം ഞാന്‍ കര്‍ത്താവ്‌, 
കര്‍മം എന്നിവ തിരിച്ചറിയാനുള്ള അധ്യയനപദ്ധതിയെക്കുറിച്ച്‌ ചിന്തി 
ച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന്‌ എന്റെ മേലധികാരി ക്ലാസിലേക്കു കടന്നു 
വന്നു. അദ്ദേഹം എന്റെ പ്രവൃത്തികണ്ട്‌ അന്ധാളിച്ചുനിന്നുപോയി. 
അദ്ദേഹം ചോദിച്ചു: “കൊള്ളാം, കുട്ടികളെ ശീട്ടുകളിക്കാന്‍ പഠിപ്പിക്കു 
കയാണോ?.... അര്‍ധവാര്‍ഷിക പരീക്ഷ അടുത്തുവരുന്നു... കുറച്ചു 
കൂടി വേഗത്തില്‍ കാര്യങ്ങള്‍ നടത്തണം... ഒരു കാര്യം ശ്രദ്ധിക്കണം. 
ഞാന്‍ അപമാനിതനാകാന്‍ ഇടവരരുത്‌. ഓര്‍മിച്ചു കൊള്ളു; സ്വന്തം 
പരീക്ഷണങ്ങള്‍ വിജയകരമാണെന്ന്‌ നിങ്ങള്‍ തെളിയിച്ചുതരണം.” 

ഞാന്‍ ചിരിച്ചുകൊണ്ട്‌ പറഞ്ഞു: “സര്‍, എനിക്കതിനെക്കുറിച്ച്‌ 
പൂര്‍ണമായ ബോധുയമുണ്ട്‌. ഇപ്പോള്‍ ഇവിടെ വ്യാകരണത്തിന്റെ കളി 
നടന്നുകൊണ്ടിരിക്കുകയാണ്‌.... താങ്കള്‍ ആ വിഷയത്തില്‍ കുട്ടികളെ 
ഒന്ന്‌ പരീക്ഷിച്ചാല്‍ കൊള്ളാം.” 

അദ്ദേഹം കുട്ടികളോട്‌ രണ്ടുനാലു ചോദ്യങ്ങള്‍ ചോദിച്ചു. എന്നിട്ട 
പറഞ്ഞു: “ഓഹോ- ഇതു വളരെ സുന്ദരമായിരിക്കുന്നു! നിങ്ങള്‍ എന്നെ 
ഈ പദ്ധതികളെല്ലാം മനസ്സിലാക്കിത്തരണം. നിങ്ങള്‍ക്ക്‌ ഇവരെ ഇത്ര 
താല്പര്യത്തോടെ വ്യാകരണം പഠിപ്പിക്കാന്‍ കഴിയുമെങ്കില്‍ നിങ്ങളുടെ 
രീതിയനുസരിച്ച്‌ എല്ലാ ക്ലാസുകളിലും എന്തുകൊണ്ട്‌ വ്യാകരണം പഠി 
പ്പിച്ചുകൂടാ? നാളെ ഒഴിവുദിവസമല്ലേ..... എന്റെ വീട്ടിലേക്കു വരു; എല്ലാം 
എന്നെ പറഞ്ഞ്‌ മനസ്സിലാക്കിത്തരു, ഏതെല്ലാം ഉപകരണങ്ങളെ 
ക്കൊണ്ട്‌ നിങ്ങള്‍ എന്തെല്ലാം ചെയ്തുവെന്ന്‌.” 

അടുത്തദിവസം ഞാന്‍ വ്യാകരണ സംബന്ധിയായ എല്ലാ ഉപകര 
ണങ്ങളുമായി ആഫീസറുടെ വീട്ടിലെത്തി. അദ്ദേഹത്തെ പറഞ്ഞു മന 
സ്സിലാക്കിത്തുടങ്ങി. 

“സര്‍, നോക്കു... ഇതാണെന്റെ ആദ്യത്തെ ഉപകരണം. ഈ കുട്ടി 
ക്കടലാസില്‍ ഒരു വശത്ത്‌ പുല്ലിംഗങ്ങളും മറുവശത്ത്‌ സ്ര്രീലിംഗങ്ങളും 
എഴുതിയിട്ടുണ്ട്‌, മുകളില്‍ സ്രതീലിംഗമെന്നും പുല്ലിംഗമെന്നും എഴു 
തിയിട്ടുമുണ്ട്‌. ഈ കാര്‍ഡുകളില്‍ നിയമാനുസാരിയായ സ്ത്രീലിംഗ 
ങ്ങളും മറ്റേ കാര്‍ഡുകളില്‍ നിശ്ചിത നിയമത്തിന്റെ പരിധിയില്‍ വരാത്ത 
സ്ര്രീലിംഗങ്ങളുമാണ്‌ എഴുതിയിരിക്കുന്നത്‌. ആദ്യമായി ഞാന്‍ ഈ 
കാര്‍ഡുകള്‍ കുട്ടികള്‍ക്ക്‌ വായിക്കാന്‍ കൊടുക്കുന്നു. അവര്‍ അത്‌ വായി 
ക്കുന്നു. അവര്‍ക്കു കൊടുത്ത കാര്‍ഡുകളെല്ലാം അവര വായിച്ചു പഠി 
ക്കുന്നു. അങ്ങനെ അവര്‍ക്കു സ്വയമേവ ലിംഗവാചകശബ്ദങ്ങളെ പരി 
ചയപ്പെടാന്‍ കഴിയുന്നു. കാര്‍ഡുകളില്‍ ഞാന്‍ സ്ര്രീലിംഗമെന്നും 
“ പുല്ലിംഗമെന്നും എഴുതിയിട്ടുണ്ടല്ലൊ. അതുകൊണ്ട്‌ ശബ്ദങ്ങളുടെ 
ലിംഗത്തെക്കുറിച്ചുള്ള ബോധം കുട്ടികളുടെ മനസ്സില്‍ ഉണരുന്നു. 


ആറുമാസത്തിനുശേഷം 6 


പക്ഷെ ആരംഭത്തില്‍ ലിംഗവാചകശബ്ദങ്ങളെ പരിചയപ്പെടാനേ 
അവര്‍ക്കു കഴിയുന്നുള്ളൂ. 

ഇത്രയും ചെയ്തു കഴിഞ്ഞതിനുശേഷം ഒരു ദിവസം ഞാനവരോട്‌ 
ചോദിച്ചു: “പറയു, 'കാള'യുടെ സ്ര്രീലിംഗശബ്ദത്തിന എന്തുപറയും?” 

അവര്‍ പറഞ്ഞു: പശു.” 

'സിംഹത്തിന്റേയോ?” “സിംഹി.” “ആണ്‍കുട്ടി... 

“മയില്‍?” “പെണ്‍മയില്‍.' 

എന്റെ ഈ പദ്ധതി വളരെയധികം വിജയിച്ചു. ആദൃപരിചയം 
കൊണ്ട്‌ അവരില്‍ ലിംഗത്തെക്കുറിച്ച്‌ ബോധമുണ്ടായി. ശബ്ദപരിചയം 
കൊണ്ട്‌ അവരില്‍ ജ്ഞാനം ജാഗ്രത്താകുകയും ചെയ്തു. 

പിന്നീട ഞാന്‍ പറഞ്ഞു: “വരു, നമുക്കു കളിക്കാം..... ഞാന്‍ പുല്ലിം 
ഗമെഴുതാം. നിങ്ങള്‍ അതിന്റെ സ്രതീലിംഗം എഴുതണം!” ഞാന്‍ പുല്ലിം 
ഗവാചക ശബ്ദങ്ങള്‍ എഴുതാന്‍ തുടങ്ങി. അവര്‍ അതൊടൊപ്പം തന്നെ 
വിനോദരുപത്തില്‍ സ്രതീലിംഗ ശബ്ദങ്ങള്‍ എഴുതാനും തുടങ്ങി. ഞാന്‍ 
പരിശോധിച്ചു നോക്കിയപ്പോള്‍ വളരെ കുറച്ചു തെറ്റുകളേ കാണാന്‍ 
കഴിഞ്ഞുള്ളു. അതും അപൂര്‍വം കുട്ടികള്‍ക്കു മാത്രം. 

ഞാന്‍ പറഞ്ഞു: “നോക്കൂ. നിങ്ങളെ വേറൊരു കളി പഠിപ്പിക്കാം. 
ഈ രണ്ടു പെട്ടികളില്‍ ഒന്നില്‍ പുല്ലിംഗശബ്ദങ്ങളും മറ്റേതില്‍ 
സ്രതീലിംഗ ശബ്ദങ്ങളും എഴുതിയ കടലാസ്‌ തുണ്ടുകള്‍ ഉണ്ട്‌. പുല്ലിം 
ഗത്തിന്റെ സ്രതീലിംഗം നിങ്ങള്‍ നോക്കിയെടുക്കണം; സ്ത്രീലിംഗ 
ത്തിന്റെ പുല്ലിംഗവും.'” കുട്ടികള്‍ ഈ കളി വളരെ നേരം കളിച്ചു.” 

ആഫീസര്‍ ചോദിച്ചു: “പക്ഷെ. പെട്ടി ഓരോന്നല്ലേ ഉള്ളു? എല്ലാ 
വര്‍ക്കും ഒരേ സമയം എങ്ങനെ കളിക്കാന്‍ കഴിഞ്ഞു?” 

“അതിനും ഞാന്‍ ഒരു ഉപായം കണ്ടുപിടിച്ചു” - ഞാന്‍ വിശദീക 
രിച്ചു. “ക്ലാസില്‍ രണ്ടുവശത്തും ഞാന്‍ പത്തുവൃത്തങ്ങള്‍ വീതം 
വരച്ചു. ഒരു ഭാഗത്തെ പത്തുവൃത്തങ്ങളിലും പുല്ലിംഗശബ്ദങ്ങളും മറു 
ഭാഗത്തെ പത്തു വൃത്തങ്ങളിലും സ്ര്രീലിംഗശബ്ദങ്ങളും എഴുതിവ 
ച്ചിരുന്നു. ഓരോ വൃത്തത്തിനടുത്തും ഓരോ വിദ്യാര്‍ത്ഥി ഇരുന്നിരുന്നു. 
തന്റെ വൃത്തത്തിലെ ശബ്ദം എടുത്ത്‌ ആ കുട്ടി സ്രതീയേയോ പുരു 
ഷനേയോ അന്വേഷിച്ചു പുറപ്പെടും; ഏത്‌ എവിടെനിന്നു കിട്ടുന്നുവോ, 
അതെടുത്ത്‌ അതേ വൃത്തത്തില്‍ ജോഡി ചേര്‍ത്തുവയ്ക്കും. ഇങ്ങനെ 
ഓരോ വൃത്തത്തിലും സ്ര്രീപുരുഷന്മാരുടെ ജോഡികള്‍ ഒത്തുചേരും. 
എല്ലാ ശബ്ദങ്ങളും കഴിയുമ്പോള്‍ കളി വീണ്ടും ഇ 
ചെയ്തിരുന്നു. രണ്ടു കുട്ടികള്‍ മാത്രമാണ്‌ കളിക്കുന്നതെങ്കില്‍ ഓരോ 
പെട്ടിയെടുത്ത്‌ സ്ര്തീയുടെ പുരുഷനേയും, പുരുഷന്റെ സ്ര്രീയേയും 
അന്വേഷിച്ചെടുക്കും.” 

“കൊള്ളാം ഇതു വളരെ രസകരമായ ഉപായം തന്നെ. പക്ഷെ, 
നപുംസകലിംഗത്തിന്‌ നിങ്ങള്‍ എന്തു ചെയ്തു?” അദ്ദേഹം ചോദിച്ചു. 


3 


“പെണ്‍കുട്ടി.” 


62 ദിവാസ്വപ്നം 


“സര്‍, സ്ര്രീലിംഗവും പുല്ലിംഗവും നല്ലപോലെ മനസ്സിലാക്കിക്കൊടു 
ത്തശേഷം ഒരു ദിവസം ഞാന്‍ ബോര്‍ഡില്‍ 'നപുംസകലിംഗശബ്ദ 
ങ്ങള്‍' എന്ന ശീര്‍ഷകത്തിനു ചുവട്ടില്‍ കുറെ ശബ്ദങ്ങള്‍ എഴുതി. 
"മഷിക്കുപ്പി, ബോര്‍ഡ്‌, മുറി.” എന്നിങ്ങനെ. കുട്ടികള്‍ അതെല്ലാം 
വായിച്ചു. അവര്‍ ചിന്തിക്കാന്‍ തുടങ്ങി. ഇതിന്റെയെല്ലാം ലിംഗമെന്തായി 
രിക്കുമെന്ന്‌. അവര്‍ക്കു കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തില്‍ അവ 
യുടെ ലിംഗം നിര്‍ണയിക്കുവാന്‍ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട്‌ 
ഞാന്‍ പറഞ്ഞു: “ഈ ശബ്ദങ്ങള്‍ നപുംസകലിംഗത്തില്‍ പെടുന്നു” 
എന്ന്‌. പിന്നീട്‌ ഞാന്‍ നപുംസകലിംഗം എന്ന്‌ ബോര്‍ഡില്‍ എഴുതി. 

ഒരു വിദ്യാര്‍ത്ഥി ചോദിച്ചു. “പക്ഷെ, നപുംസകമെന്നു പറഞ്ഞാല്‍ 
എന്താണര്‍ത്ഥം?” 

ഞാന്‍ പറഞ്ഞു: “പുരുഷനോ സ്ത്രീയോ അല്ലാത്തത്‌ നപുംസകം.” 

കുട്ടികള്‍ക്ക്‌ അക്കാര്യവും മനസ്സിലാകുന്നതായിത്തോന്നി. ഉടനെ 
ഞാന്‍ പറഞ്ഞു “എഴുതിക്കൊള്ളു, മുന്ന്‌ കള്ളി വരയ്ക്കു; ഒന്ന്‌ പുരു 
ഷനും, വേറൊന്ന്‌ സ്ര്രീക്കും, ഇനിയുമൊന്ന്‌ നപുംസകത്തിനും.” ഞാന 
വരെക്കൊണ്ട്‌ എട്ടു ശബ്ദങ്ങള്‍ എഴുതിച്ചു. ഭൂരിപക്ഷം കുട്ടികളും കൃത്യ 
മായിത്തന്നെ എഴുതിയതു കണ്ടപ്പോള്‍ എനിക്കുതന്നെ ആശ്ചര്യം 
തോന്നി. നിര്‍വചനം പോലുള്ള ബുദ്ധിമുട്ടുകളില്‍പ്പെടാതെ ആദ്യമായി 
ഈ വിധം പരിചയം നല്‍കുന്നതാണുചിതം. കളികളിലൂടെ ഈ വിധം 
പരിചയം നല്‍കാന്‍ കഴിയും. ക്രമേണ ശാസ്രതിയ നിര്‍വചനം പറ 
ഞ്ഞുകൊടുക്കാനും സാധിക്കും.” 

ആഫീസര്‍ ചോദിച്ചു. കൈസാ, കൈസെ, കൈസി എന്നിങ്ങനെ 
ലിംഗമനുസരിച്ച്‌ ചോദ്യങ്ങള്‍ ചോദിച്ചു മനസ്സിലാക്കാന്‍ എന്തു ചെയ്യും?” 

“സര്‍, അതിന്‌ ഉരുവിടല്‍ തന്നെയാണ്‌ മാര്‍ഗം. കാര്യം മനസ്സിലാ 
ക്കാതെ തന്നെ അതെല്ലാം അവര്‍ക്ക്‌ ഓര്‍മിക്കേണ്ടതായി വരുന്നു. 
എങ്കിലും ഏതാണ്ടൊക്കെ വിനോദരുപത്തില്‍ കൈസാ, കൈസെ, 
കൈസി' എന്നൊക്കെ ആവര്‍ത്തിച്ച്‌ ചോദിച്ച്‌ മനസ്സിലാക്കിക്കൊടു 
ക്കാന്‍ കഴിയും.” ഞാന്‍ പറഞ്ഞു. 

ആഫീസര്‍: “ശരി, കൊള്ളാം. ഇനി പിന്നീടുള്ള കാര്യങ്ങള്‍ പറയു.” 

ഞാന്‍: “അതിനു ശേഷം ഞാന്‍ 'വചനത്തിലേക്കു കടന്നു. ഏക 
വചനവും ബഹുവചനവും ഈ രീതിയില്‍ തന്നെ പഠിപ്പിച്ചു.” 

ആഫീസര്‍: “നിങ്ങള്‍ എന്താണീ പറയുന്നത്‌? അതിനും കളിതന്നെ 
സ്വീകരിച്ചുവെന്നോ?” 

ഞാന്‍: അതെ, സര്‍, ഏകവചനക്കാരന്‍ ബഹുവചനമന്വേഷിച്ചു 
നടന്ന്‌ അതിന്റെ ജോഡി കണ്ടെത്തുന്നു.” 

ആഫീസര്‍: അതു ശരി സമ്മതിച്ചു. പക്ഷെ. നിങ്ങള്‍ 'സംജ്ഞ', 
“്രിയാപദം' എന്നിവ പഠിപ്പിക്കാന്‍ എന്തു വിനോദരീതിയാണ്‌ 
അവലംബിച്ചത്‌?” 


ആറുമാസത്തിനുശേഷം 63 


അതിനുശേഷം കുട്ടികളോട ഓടാനും, നൃത്തം ചെയ്യാനും എഴുതാനും 
വായിക്കാനും ഞാന്‍ ആവശ്യപ്പെട്ടു. 

ഞാന്‍ പറഞ്ഞു: “സര്‍, ആദ്യമായി ഞാന്‍ ക്രിയാപദമാണ്‌ പഠിപ്പി 
ച്ചത്‌. വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ വായിക്കാന്‍ അറിയാമല്ലൊ. ഞാന്‍ അവരോട്‌ 
പറഞ്ഞു ഞാന്‍ ബോര്‍ഡില്‍ എഴുതുന്നതുപോലെ അവര്‍ ചെയ്തു 
കാണിക്കണമെന്ന്‌. ഞാന്‍ ക്രിയ എഴുതും. അതവര്‍ ചെയ്ുണം. ഞാന്‍ 
എന്താണോ ചൂണ്ടിക്കാണിക്കുന്നത്‌ അതും ചെയ്ുണമെന്ന്‌. 

ഞാന്‍ ബോര്‍ഡില്‍ എഴുതി: ഇരിക്കുക, എഴുന്നേല്‍ക്കുക, ഓടുക, 
ഉറങ്ങുക, കളിക്കുക, നൃത്തം ചെയ്യുക, വായിക്കുക, പാടുക, എന്നെല്ലാം. 
ക്രിയകളെല്ലാം ചെയ്യുന്നതില്‍ കുട്ടികള്‍ക്ക്‌ വളരെ രസം തോന്നി. അവര്‍ 
പറയാന്‍ തുടങ്ങി: “ഇനിയും എഴുതു.” ഞാന്‍ ഒരോ പ്രവൃത്തിയെ 
ക്കുറിച്ച്‌ ആലോചിച്ച്‌ ക്രിയകള്‍ ബോര്‍ഡില്‍ എഴുതിക്കൊണ്ടിരുന്നു. 
കുട്ടികള്‍ അതുപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസം 
ഞാന്‍ ആ കാര്‍ഡില്‍ ചില ക്രിയാപദങ്ങള്‍ എഴുതി “എഴുന്നേല്‍ക്കുക, 
നടക്കുക, കളിക്കുക” എന്നിങ്ങനെ. എല്ലാവരും അതു വായിച്ചു. “ചില 
ക്രിയാപദങ്ങള്‍.' മൂന്നാം ദിവസം ഞാനൊരു ചെറിയ ടിന്ന്‌ കൊണ്ടു 
വന്നു. അതിന്‍മേല്‍ ഞാനെഴുതി 'ക്രിയാപദങ്ങളുടെ പെട്ടി”. കുട്ടികള്‍ 
ടിന്ന്‌ തുറന്നു. അതില്‍ നിന്നും ക്രിയാപദങ്ങള്‍ പുറത്തെടുത്തു. “നൃത്തം 
ചെയ്യുക, പാടുക, ഓടുക” എന്നിങ്ങനെ അവര്‍ വായിച്ചുകൊണ്ടിരുന്നു; 
പിന്നീട ഞാന്‍ പറഞ്ഞു: “നോക്കു: ഇനി നിങ്ങള്‍ കുറെ ക്രിയാപദങ്ങള്‍ 
എഴുതിക്കൊണ്ടു വരണം.” അവര്‍ ചില ക്രിയാപദങ്ങള്‍ എഴുതി 
ക്കൊണ്ടുവന്നു. 


64 ദിവാസ്വപ്നം 


ഞാന്‍ മറ്റൊരു കളികുടി കാണിച്ചുകൊടുത്തു. അവരോട്‌ 
പറഞ്ഞു: “ഞാന്‍ നിങ്ങളില്‍ ചിലരോട്‌ ചിലത്‌ ചെയ്യാന്‍ പറയും. അവര്‍ 
ഓരോരുത്തരും എന്തു ചെയ്യുന്നുവോ, അത്‌ നിങ്ങള്‍ ബോര്‍ഡില്‍ എഴു 
തണം.” പിന്നിട്‌ ഞാന്‍ ജഗജീവനോട്‌ പറഞ്ഞു: 'ഓടു'-ജഗജിവന്‍ 
ഓടി. ഞാന്‍ ചോദിച്ചു: “ജഗജീവന്‍ എന്ത്‌ ചെയ്യുന്നു?” ഒരു കുട്ടി 
പറഞ്ഞു: 'ഓടുന്നു.” മറ്റൊരു കുട്ടിയോട ചോദിച്ചു: ജഗജീവന്‍ ഓടുന്നു.” 
പിന്നീട ഞാന്‍ ചില കുട്ടികളോട്‌ “ഓടു, ചാടു, പാടു, എഴുതു 
എന്നെല്ലാം നിര്‍ദേശിച്ചു. മറ്റൊരു കുട്ടിയോട പറഞ്ഞു. അവര്‍ എന്ത്‌ 
ചെയ്യുന്നുവോ, അത്‌ ബോര്‍ഡില്‍ എഴുതാന്‍. അവര്‍ എല്ലാം ശരിയായി 
എഴുതിയതായി ഞാന്‍ കണ്ടു. പക്ഷെ, മനസ്സിലാവാത്ത ചില 
വിദ്യാര്‍ത്ഥികളുമുണ്ടായിരുന്നു. അവര്‍ക്ക്‌ എഴുതുവാനും കഴിഞ്ഞില്ല. 
ചിലര്‍ ചിലയിടത്ത്‌ ചില തെറ്റുകള്‍ വരുത്തുകയും ചെയ്തു. 

ഞാന്‍ ഇതേരീതിയില്‍ വീണ്ടും പറഞ്ഞു. “നിങ്ങളില്‍ ആര്‍, എന്ത്‌ 
ക്രിയ ചെയ്യുന്നുവോ, നിങ്ങള്‍ അത്‌ എഴുതണം.” എന്നിട്ട്‌ ഞാന്‍ ജഗ 
ജീവനോട്‌ പറഞ്ഞു: “ഓടു.” അവന്‍ ഓടി; കുട്ടികള്‍ “ഓടി” എന്നെഴു 
തി. ഈവിധം കളി നടന്നുകൊണ്ടേയിരുന്നു. ഞാന്‍ അവര്‍ക്ക്‌ പര 
സ്പരം ഇങ്ങനെ ഓരോന്ന്‌ പറയാനും, കളിക്കാനുമുള്ള സ്വാതന്ത്ര്യം 
കൊടുത്തു. അവര്‍ വളരെ ഉല്‍സാഹത്തോടെ കളിച്ചുകൊണ്ടിരിക്കു 
കയും ചെയ്തു. 

അതിനുശേഷം ഒരു ദിവസം ഞാനവരെ ഇരുത്തിയിട്ട്‌ ചോദിച്ചു: 
“രാമന്‍ ഓടുമ്പോള്‍ അയാള്‍ “ഓടുക” എന്ന ക്രിയ ചെയ്യുന്നു. അല്ലേ?” 
അവര്‍ പറഞ്ഞു: അതെ.” ശ്യാമസുന്ദരന്‍ എഴുതുമ്പോള്‍ അവന്‍ എന്ത്‌ 
കിയയാണ്‌ ചെയ്യുന്നത്‌?” “എഴുതുക എന്ന ക്രിയ.” ഇങ്ങനെ ചോദ്യോ 
ത്തരങ്ങള്‍ തുടര്‍ന്നു. പിന്നീട ഞാന്‍ ബോര്‍ഡില്‍ എഴുതി ഓടുന്നു, 
ഓടു; സംസാരിക്കുന്നു, സംസാരിക്കൂ” എന്നിവ ക്രിയാപദങ്ങളാണ്‌. ഇവ 
യില്‍ നമുക്ക്‌ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്‌. കുട്ടികള്‍ 
അത്‌ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു.” 

ആഫീസര്‍ ചോദിച്ചു: “പിന്നീട്‌ നിങ്ങള്‍ എന്ത്‌ ചെയ്തു?” 

“അവര്‍ക്ക്‌ ഓര്‍മയുള്ള എല്ല ക്രിയാ വാചകശബ്ദങ്ങളും എഴുതാന്‍ 
ഞാനവരോട നിര്‍ദേശിച്ചു. അവര്‍ ഒത്തുകൂടി; പരസ്പരം ആലോചിച്ചു; 
കിട്ടിയ ക്രിയാശബ്ദങ്ങളെല്ലാം എഴുതിത്തയ്യാറാക്കി.” 

ആഫീസര്‍: “ഓഹോ പിന്നീട...” 

“പിന്നീട ഞാന്‍ മറ്റൊരുകളി ആരംഭിച്ചു. ബോര്‍ഡില്‍ ചില വാക്യ 
ങ്ങള്‍ എഴുതി. രാമന്‍ ഓടുന്നു”, 'ചമ്പക്‌ വായിക്കുന്നു”... എന്നിങ്ങനെ. 
അതിനുശേഷം അവരോട പറഞ്ഞു: 'ക്രിയാവാചകശബ്ദങ്ങളല്ലാത്തവ 
മായ്ച്ചുകളയുക” എന്ന്‌. കുട്ടികള്‍ അക്കാര്യം വളരെ കൃത്യമായി അനാ 
യാസേന ചെയ്തു. അതോടെ ഞാന്‍ ക്രിയാപദപാഠം നിര്‍ത്തുകയും 
ചെയ്തു.” 


ആറുമാസത്തിനുശേഷം 65 


ആഫീസര്‍ പറഞ്ഞു: “എന്റെ അഭിപ്രായത്തില്‍, ഈ രീതികൊണ്ട്‌ 
അവര്‍ക്ക്‌ ഓര്‍മയുണ്ടാകും, ശരിതന്നെ. പക്ഷെ, ഇതിന്‌ വളരെയേറെ 
സമയം വേണ്ടിവരില്ലേ? പല തരം കളികള്‍ കളിക്കേണ്ടതായിട്ടു 
ണ്ടല്ലോ?" 

ഞാന്‍ പറഞ്ഞു: “കളികൊണ്ടല്ലേ, കൂട്ടികള്‍ക്ക്‌ ആഹ്ലാദം ലഭിക്കുക. 
കുറച്ചു സമയവ്യയം വേണ്ടിവന്നാലും ഫലം ഉത്തമവും സ്ഥിരവുമാ 
ണെങ്കില്‍ അതുകൊണ്ടെന്താ നഷ്ടം?” 

ആഫീസര്‍: “നിങ്ങള്‍ പറയുന്നത്‌ ശരിയാണ്‌. കൊള്ളാം....സംജ്ഞ 
പഠിപ്പിക്കാന്‍ നിങ്ങള്‍ എന്താണ്‌ ചെയ്തത്‌?” 

ഞാന്‍ വിശദീകരിച്ചു. “സാര്‍, സംജ്ഞയുടെ കാര്യവും ഞാന്‍ ഉതു 
പോലെതന്നെയാണ്‌ തുടങ്ങിയത്‌. ആദ്യം തന്നെ, എന്റെ അധ്യാപന 
രീതിയനുസരിച്ച്‌ ഞാന്‍ സംജ്ഞകള്‍ എഴുതിയ കാര്‍ഡുകളുണ്ടാക്കി. 
സംജ്ഞ! സംജ്ഞ! സംജ്ഞ! കുട്ടികള്‍ വളരെയധികം സംജ്ഞാശ 
ബ്ദങ്ങള്‍ വായിച്ചു. വീണ്ടും വീണ്ടും വായിച്ചു. സംജ്ഞാപട്ടികയില്‍ 
വൈവിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട്‌ അവ വായിക്കുന്നത്‌ എല്ലാ 
വരക്കും ഒരുപോലെ രസകരമായിരുന്നു. കുട്ടികള്‍ അറിയാത്തവിധം 
അവരെ ഇക്കാര്യങ്ങള്‍ പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ലക്ഷ്യം. 
ഇപ്പോള്‍ അവര്‍ ക്രിയാപദത്തില്‍നിന്നും സംജ്ഞയുടെ കാര്‍ഡുകളില്‍ 
നിന്നും സംജ്ഞ വേര്‍തിരിക്കാന്‍ പഠിച്ചുകഴിഞ്ഞു. ഇങ്ങനെ, ഈവിധം 
രണ്ടു വര്‍ഗത്തിലുംപെട്ട ശബ്ദങ്ങള്‍ വേര്‍തിരിക്കാനുള്ള പരിചയം 
അവര്‍ക്ക്‌ ഉറച്ചുകഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഞാനവരെ ഒരുമിച്ചു 
നിര്‍ത്തി പറഞ്ഞു: “നോക്കു, ഞാനിപ്പോള്‍ ആവശ്യപ്പെടുന്നു....എന്താണ്‌ 
ആവശ്യപ്പെടുന്നത്‌?...ഞാനത്‌ പറയില്ല. ഏതെങ്കിലും പേരുള്ള ഏതെ 
ങ്കിലും വസ്തുവുണ്ടെങ്കില്‍ അതിനെ സമീപിച്ച്‌ നിന്റെ പേരെന്താ 
ണെന്ന്‌ ചോദിക്കുക; അതിന്‌ എന്തെങ്കിലും പേരുണ്ടെങ്കില്‍ ആ 
സാധനം എടുത്തുകൊണ്ടുവരിക.” ) 

കുട്ടികള്‍ക്ക്‌ പെട്ടെന്ന്‌ കാര്യം മനസ്സിലായി. അവര്‍ ഓടി. ബോര്‍ഡി 
നോട്‌ ചോദിച്ചു. “നിന്റെ പേരെന്താണ്‌?” തന്നെത്താന്‍ പറഞ്ഞു 
“ബോര്‍ഡ്‌” “എന്നാല്‍ വാ.” ബോര്‍ഡ്‌ വന്നു. ഇങ്ങനെ, മേശ വന്നു; 
കല്ല്‌, വിറക്‌. പൊടി, കടലാസ്‌, പുസ്തകം, സ്നേയ്റ്റ്‌, പേന മുതലായവ 
എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ശേഖരിക്കപ്പെടാന്‍ തുടങ്ങി. ഒരു കുട്ടി 
അടുത്ത ക്ലാസിലെ ഒരു കൂട്ടിയെ തന്നെ പൊക്കിയെടുത്തുകൊണ്ടു 
വന്നു! ഞാന്‍ ചോദിച്ചു: “കുട്ടി, എന്താണീ ചെയ്തത്‌?” കൊണ്ടു 
വന്നവന്‍ പറഞ്ഞു: “സാറെ, ഇവനും പേരുണ്ടല്ലോ!” മറ്റൊരുത്തന്‍ 
പറഞ്ഞു: “സാറെ, സൂര്യനെ എങ്ങനെ കൊണ്ടുവരും?” വേറൊരുത്തന്‍ 
ചോദിച്ചു: “വേപ്പ്‌ കൊണ്ടുവരാന്‍ കഴിയുന്നില്ല. എന്തുചെയ്യും?” ഇവര്‍ 
ഇപ്പോള്‍ സംജ്ഞയുടെ അര്‍ത്ഥം തികച്ചും മനസ്സിലാക്കിക്കഴിഞ്ഞു 
വെന്ന്‌ എനിക്കു ബോധ്യമായി. 


66 ദിവാസ്വപ്നം 


ക്ലാസില്‍ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോള്‍ സംജ്ഞകള്‍ എഴു 
തിയ തുണ്ടുകടലാസുകള്‍ അടക്കം ചെയ്തിരുന്ന പെട്ടി എടുത്തുകൊ 
ണ്ടുവന്നു. മുകളില്‍ എഴുതിയിരുന്നു “പേരുകളുടെ പെട്ടി! അകത്ത്‌ 
അഞ്ഞുറു പേരുകള്‍ എഴുതിയ തുണ്ടുകള്‍! പേര്‍ തന്നെ പേര്‍! കുട്ടി 
കള്‍ക്ക്‌ ഇപ്പോള്‍ പെട്ടിതുറന്ന്‌ അവര്‍ ഓരോ പിടി പേരുകള്‍ വാരിയെ 
ടുത്തു. ഞാന്‍ ആ പെട്ടിയില്‍ എല്ലാത്തരത്തിലുള്ള സംജ്ഞകളും എഴു 
തിയിട്ടിരുന്നു. ഒരു കുട്ടി ചോദിച്ചു: 'പുവപ്പ്‌ എന്തുവസ്തുവിന്റെ പേരാണ്‌ 
സാര്‍?” 

“ഈ കാണുന്ന ചുവന്ന നിറത്തിന്‌ നിങ്ങള്‍ എന്തു പറയും?” കുട്ടി 
ചിരിച്ചു. അവന്‌ കാര്യം മനസ്സിലായി. അതിനുശേഷം ഞാന്‍ ആ പെട്ടി 
കളിലെ സംജ്ഞകളേയും ക്രിയാപദങ്ങളേയും ഒരുമിച്ചുചേര്‍ത്തു. 
അവയെ വേര്‍തിരിച്ചെടുക്കാന്‍ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും അവര്‍ക്ക്‌ 
ഈ രണ്ടുവിധ ശബ്ദങ്ങളെയും കുറിച്ച്‌ മനസ്സില്‍ ഉറച്ചിരുന്ന ധാരണ 
നല്ലപോലെ വ്ൃക്തമാക്കാനുള്ള കഴിവ്‌ കിട്ടിയിരുന്നു. 

അതിനുശേഷം ഞാന്‍ മറ്റൊരു കളി പറഞ്ഞുകൊടുത്തു. ക്രിയാപ 
ദത്തിന്‌ യോജിച്ച സംജ്ഞയും, സംജ്ഞയ്ക്ക്‌ യോജിച്ച ക്രിയാപദവും 
വേര്‍തിരിച്ചെടുക്കാനുള്ളതായിരുന്നു ആ കളി. ഉദാഹരണമായി, 
“കുതിര” ശബ്ദമെടുത്ത്‌ 'ഓടുന്നു'വെന്നോ, “ഓടി” യെന്നോ ക്രിയ 
അന്വേഷിക്കിച്ചെടുക്കാന്‍ കഴിയും. “തിന്നുന്നു” എന്ന ശബ്ദമെടുത്ത്‌ 
“രാമച്ന്്രനേ'യോ 'പുനംച്ര്ദ്രനേ'യോ അന്വേഷിക്കാന്‍ കഴിയും. ഞാന 
വര്‍ക്ക്‌ ഇതെല്ലാം മനസ്സിലാക്കിക്കൊടുക്കുകയും അന്വേഷിച്ചെടുത്ത 
ശബ്ദങ്ങളെ കൂട്ടിച്ചേര്‍ത്തു വയ്ക്കാന്‍ അഭ്യസിപ്പിക്കുകയും ചെയ്തു. 
കുട്ടികള്‍ക്ക്‌ ഈ കളിയില്‍ വളരേയേറെ രസം തോന്നി. 

ഒടുവില്‍ ഞാന്‍ ബോര്‍ഡില്‍ ചില വാക്യങ്ങള്‍ എഴുതി കുട്ടിക 
ളോട്‌ പറഞ്ഞു: “ഇവയില്‍ നിന്ന്‌ സംജ്ഞകളേയും ക്രിയാപദങ്ങളേയും 
വേര്‍തിരിച്ച്‌ സ്നേയ്റ്റില്‍ എഴുതുക; ഈ വാക്യങ്ങളിലെ സംജ്ഞകള്‍ 
ചുണ്ടിക്കാണിച്ചുതരിക; ഇവയില്‍ നിന്ന്‌ സംജ്ഞകളെ മായ്ച്ചുകളയുക” 
എന്നെല്ലാം. ഈവിധം പല പരിശീലനങ്ങളും നടന്നു. പിന്നീട ഞാന്‍ 
ചോദിച്ചു: “ഇതെന്താണ്‌?” “ഇതിനെന്തു പറയും?” എന്നൊക്കെ. കുട്ടി 
കള്‍ എല്ലാം കൃത്യമായി പറഞ്ഞു: ഇങ്ങനെ അവര്‍ക്ക്‌ സംജ്ഞകളും 
ക്രിയാപദങ്ങളും വേര്‍തിരിക്കാനുള്ള കഴിവുണ്ടായി.” 

ആഫീസര്‍ പറഞ്ഞു: “വളരെ നല്ല രീതിയാണിത്‌. യഥാര്‍ത്ഥത്തില്‍ 
ഈ സ്ര്പദായം കൊണ്ട്‌ ഒരു നിമിഷം പോലും കുട്ടികള്‍ക്ക്‌ അധ്വാനം 
അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ, ഇതിന്‌ ഉപകരണങ്ങളുടെ ചെലവ 
വേണ്ടിവരും. നിങ്ങള്‍ക്കുള്ളതുപോലെ ഹൃദയത്തില്‍ നിന്നുണരുന്ന 
പ്രചോദനവും ആവശ്യമാണ്‌.” 


ആറുമാസത്തിനുശേഷാ 67 


ഞാന്‍ പറഞ്ഞു: “സാര്‍, കുട്ടികളെ അര്‍ത്ഥമറിയാതെ കാണാപ്പാഠം 
പഠിപ്പിക്കുന്ന കഷ്ടപ്പാടില്‍നിന്നും രക്ഷിക്കാന്‍ ഇത്രയും ചെലവ്‌ വരു 
ന്നത്‌ വലിയ കാര്യമല്ല...തന്നെയല്ല എനിക്കിതിന്‌ വളരെയധികം 
മുതല്‍മുടക്ക്‌ വന്നിട്ടുമില്ല. പഴയ കാര്‍ഡുകള്‍ കൊണ്ട്‌ പെട്ടിയുണ്ടാക്കി; 
വീട്ടില്‍ അവിടവിടെക്കിടന്ന കടലാസ്‌ തുണ്ടുകള്‍ കൊണ്ട്‌ കാര്‍ഡു 
ണ്ടാക്കി. അത്രതന്നെ.” 

“നിങ്ങള്‍ക്ക്‌ ഈ ചെലവിനെല്ലാമുള്ള പണം തരാനുള്ള ഏര്‍പ്പാടു 
ണ്ടാക്കാന്‍ ശ്രമിക്കാം.” അദ്ദേഹം പറഞ്ഞു. 

ഞാന്‍ പറഞ്ഞു: “സാര്‍, പണം കിട്ടുവാനല്ല ഞാനാഗ്രഹിക്കുന്നത്‌, 
അങ്ങ്‌ ഈ പദ്ധതി അംഗീകരിക്കുകയും ഇതിന്‌ പ്രചാരം കൊടുക്കാന്‍ 
ശ്രമിക്കുകയും വേണമെന്നുള്ളതാണ്‌.” 

ആഫീസര്‍ ഉല്‍സാഹത്തോടെ വീണ്ടും പറഞ്ഞു: “” കൊള്ളാം, 
ഞാന്‍ നോക്കട്ടെ...എന്നിട്ട്‌...പറയു, പിന്നീട്‌ നിങ്ങള്‍ എന്തുചെയ്തു?” 

ഞാന്‍ വീണ്ടും എന്റെ വിവരണം തുടര്‍ന്നു. “സാര്‍, അതിനുശേഷം 
ഞാന്‍ “വിശേഷണം ' പഠിപ്പിക്കാന്‍ തുടങ്ങി. ഞാന്‍ പറയുന്നതുകേട്ട്‌ 
അങ്ങേക്ക്‌ മടുപ്പുതോന്നുന്നില്ലല്ലോ? ഒന്നാമത്‌ വ്യാകരണം പോലുള്ള 
ശുഷ്കവിഷയം. രണ്ടാമത്‌ തിരിച്ചും മറിച്ചും കാര്യങ്ങള്‍ പറയുന്ന എന്റെ 
സംഭാഷണ രീതി...” 

ആഫീസര്‍ -- “ഒരിക്കലുമില്ല. നിങ്ങള്‍ വിവരിച്ചുപറഞ്ഞുകൊള്ളു. 
ഞാന്‍ എല്ലാം വിശദമായി കേള്‍ക്കാന്‍ ആഗ്രഹിക്കുന്നു. വിവരിച്ചുപറ 
ഞ്ഞില്ലെങ്കില്‍ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്‌ മനസ്സിലാക്കുക... 
ശരി, ഒന്നു നിര്‍ത്തു- ചായ വന്നു കഴിഞ്ഞു...അതു കുടിച്ചിട്ട കൂടുതല്‍ 
പറയാം.” 

അദ്ദേഹം വലിയ ചായ്രപ്രിയനായിരുന്നു; നല്ല കട്ടിയുള്ള ചായ കുടി 
ച്ചിരുന്നു. അക്കാര്യത്തില്‍ എന്റെ ഇഷ്ടവും അദ്ദേഹം മനസ്സിലാക്കിയി 
രുന്നു. ഇരുപതു മിനിട്ട്‌ സമയമെടുത്തു ചായ കുടിക്കാന്‍. പിന്നീട്‌ 
ഞങ്ങള്‍ കൂടുതല്‍ ഉന്മേഷത്തോടെ സംഭാഷഞ്ഞ്ഞിലേക്കു കടന്നു. 

ഞാന്‍ പറഞ്ഞു തുടങ്ങി “സര്‍, എന്റെ മുന്‍രീതിയനുസരിച്ച്‌ ഞാന്‍ 
ആദ്യമായി കുട്ടികളുടെ കയ്യില്‍ വിശേഷണങ്ങളുടെ കാര്‍ഡ്‌ 
കൊടുത്തു. അവര്‍ അത്‌ വായിക്കാന്‍ തുടങ്ങി. ഇതിനിടയില്‍ ഒരു കുട്ടി 
ചോദിച്ചു “ഈ വിശേഷണം എന്താണ്‌ സാറെ?” ഞാന്‍ പറഞ്ഞു: 
"കണ്ടില്ലേ, ഇതെല്ലാം വിശേഷണങ്ങള്‍ തന്നെ “കൊള്ളാം; വിശേ 
ഷണം!” അവര്‍ മനസ്സാലെ എന്റെ വാക്കുകളുടെ സാരം ഗ്രഹിച്ചു തുട 
ങ്ങുകയായിരുന്നു. അതിനുശേഷം കളിയാരംഭിച്ചു. കുട്ടികള്‍ വിശേ 
ഷണം, സംജ്ഞ, ക്രിയാപദം എന്നിവയുടെ കാര്‍ഡുകള്‍ വായിക്കാനും 
വേര്‍തിരിക്കാനും തുടങ്ങി. 

അതിനുശേഷം ഞാനവര്‍ക്ക്‌ ഒരു പുതിയ കളി മനസ്സിലാക്കിക്കൊ 


68 ദിവാസ്വപ്നം 


ടുത്തു. “കുട്ടികളേ, ഞാന്‍ എന്താണോ ആവശ്യപ്പെടുന്നത്‌, നിങ്ങള്‍ . 
അതുകൊണ്ടുവരിക.' 

ഞാന്‍ പറഞ്ഞു: “പെന്‍സില്‍ കൊണ്ടുവരു.” ഒരു കുട്ടി പെന്‍സില്‍ 
കൊണ്ടുവന്നു. ചുവന്ന പെന്‍സില്‍ കൊണ്ടുവരു.” അവന്‍ ചുവന്ന 
പെന്‍സില്‍ കൊണ്ടുവന്നു. “മഞ്ഞ പെന്‍സില്‍ കൊണ്ടുവരു.” അവന്‍ 
മഞ്ഞ പെന്‍സില്‍ കൊണ്ടുവന്നു. പെന്‍സില്‍ വച്ചിട്ട വരു' ഞാനാവ 
ശ്യപ്പെട്ടു. കുട്ടി ചോദിച്ചു ഏതു പെന്‍സില്‍....?' ഞാന്‍ പറഞ്ഞു “ചുവന്ന 
പെന്‍സില്‍...” 

തുടര്‍ന്ന്‌ ഞാന്‍, 'ചുവന്നതു കൊണ്ടുവരു; ചാരനിറത്തിലുള്ളത്‌ 
കൊണ്ടുവരു” എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവര്‍ ആ വിധ 
ത്തിലുള്ള പെന്‍സിലുകള്‍ കൊണ്ടുവരാനും തുടങ്ങി. 

ഞാന്‍ പുതിയ പാഠം ആരംഭിച്ച്‌ പറഞ്ഞു. ഏതെങ്കിലും ഒരു 
പെന്‍സില്‍ എടുക്കൂ.” ഒരു കുട്ടി ഒരു പെന്‍സില്‍ എടുത്തുകാണിച്ചു. 
“ഇനി ആ പച്ച പെന്‍സില്‍ എടുക്കു”. കുട്ടി പച്ചപെന്‍സില്‍ ഉയര്‍ത്തി 
ക്കാണിച്ചു. “ഇനി ആ മഞ്ഞയെടുക്കു' കുട്ടി മഞ്ഞയെടുത്തു. “നീളമു 
ളളതെടുക്കു' കുട്ടി നീളമുള്ളതെടുത്തു. ഞാന്‍ ചോദിച്ചു “കുട്ടി ഏതു 
വിശേഷതരത്തിലുള്ള പെന്‍സിലാണ്‌ എടുത്തത്‌?” 

“ഈ പച്ചപ്പെന്‍സില്‍ എടുത്തു.” 

“പിന്നീട്‌ ഏതുതരം എടുത്തു?” 

“നീളമുള്ളതെടുത്തു.” 

ഞാന്‍ ബോര്‍ഡില്‍ എഴുതി. “ഇതെല്ലാം വിശേഷശബ്ദങ്ങളാണ്‌; 
ഇവ വിശേഷണങ്ങളാണ്‌. ഇവ ഒരു വിശേഷപ്പെട്ട വസ്തുവിനെ സൂചി 
പ്പിക്കുന്നു. ആ വസ്തുവിന്റെ വിശേഷതയേയും, അധികമോ കുറവോ 
ആയ അവസ്ഥയേയും സുചിപ്പിക്കുന്നു.' വിദ്യാര്‍ത്ഥികള്‍ വായിച്ചു; 
തുടര്‍ന്ന്‌ ചിന്തിക്കാന്‍ തുടങ്ങി. 

പേരുകളുടെയും വിശേഷണങ്ങളുടെയും പെട്ടികളെടുത്ത്‌ ഞാന 
വര്‍ക്ക്‌ ഒരു കളികൂടി പറഞ്ഞുകൊടുത്തു. “സംജ്ഞയുടെ വിശേഷണം 
അന്വേഷിച്ചെടുക്കുക; വിശേഷണത്തിന്റെ സംജ്ഞകളും കണ്ടെത്തുക.” 

ഒരു കുട്ടി “ചുവന്ന” എന്ന ശബ്ദമെടുത്തു; പിന്നീട പേരുകളുടെ 
പെട്ടിയില്‍ നിന്ന്‌ “കുതിര'യെടുത്തു. ചുവന്ന കുതിര'യെന്ന്‌ ചേര്‍ത്തു 
വച്ചു. വിശേഷണങ്ങളുടെയും പേരുകളുടേയും കൂട്ടങ്ങളില്‍നിന്ന്‌ ഇപ്ര 
കാരം ശബ്ദങ്ങളുടെ ജോഡികള്‍ ഉണ്ടായിത്തുടങ്ങി. ഞാന്‍ അവര്‍ 
ചെയ്യുന്നതു നോക്കിക്കൊണ്ട ക്ലാസില്‍ നടന്നുകൊണ്ടേയിരുന്നു. അവ 
രുടെ ചില ജോഡികള്‍ തെറ്റിയതായും ഞാന്‍ കണ്ടു. 

പിന്നീട ഞാന്‍ എന്റേതായ വിഭിന്ന രീതികളിലൂടെ വിദ്യാര്‍ത്ഥികളെ 
പരീക്ഷിച്ചുനോക്കി. അവര്‍ വിശേഷണത്തിന്റെ അര്‍ത്ഥം മനസ്സിലാക്കി 
ക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്‌ അവര്‍ക്ക്‌ ശരിയായ സംജ്ഞകളും 
വിശേഷണങ്ങളും നേടിയെടുക്കാന്‍ കഴിഞ്ഞത്‌.” ി 


ആറുമാസത്തിനുശേഷം 69 


ആഫീസര്‍ പറഞ്ഞു: “സുഹൃത്തേ, നിങ്ങള്‍ വളരെയേറെ പുതിയ 
കളികള്‍ ആവിഷ്കരിച്ചിരിക്കുന്നു. നാമം, വിശേഷണം, (ക്രിയാപദം 
എന്നിവയെ ആകര്‍ഷകമായ പദ്ധതിയിലൂടെ കുട്ടികള്‍ക്ക്‌ മനസ്സിലാ 
ക്കിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കൊള്ളാം. ഇനി അവരെ 
അതിന്റെ നിര്‍വചനവും പഠിപ്പിക്കേണ്ടതല്ലേ?” 

ഞാന്‍ പറഞ്ഞും: “സാര്‍, നിര്‍വചനം പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. വ്യാക 
രണപുസ്തകത്തില്‍ കൊടുത്തിട്ടുള്ള നിര്‍വചനങ്ങള്‍ ഞാനവരെ പഠി 
പിച്ചിടില്ല, പരിശോധനയ്ക്കു വരുമ്പോള്‍ അങ്ങ്‌ അതൊന്നും ചോദി 
ക്കരുതെന്ന്‌ എനിക്കപേക്ഷയുണ്ട്‌. അങ്ങ്‌ പദങ്ങളുടെ വിഗ്രഹവും മറ്റും 
ചോദിച്ചുകൊള്ളു. 

ആഫീസര്‍ പറഞ്ഞു: “ഞാന്‍ ഈ വിഷയത്തില്‍ പരീക്ഷയേ നട 
ത്തുന്നില്ല. എനിക്ക്‌ നിങ്ങളുടെ പദ്ധതി നമ്മുടെ വിദ്യാലയത്തില്‍ മുഴു, 
വന്‍ നടപ്പാക്കിയാല്‍ കൊള്ളാമെന്നുണ്ട്‌. പാവം കുട്ടികള്‍! വ്യാകരണം 
ഉരുവിട്ടുരുവിട്ട മരിക്കുകയാണ്‌!” 

ഞാന്‍ പറഞ്ഞു: “സാര്‍. എന്റെ ബാല്യത്തില്‍ വ്യാകരണം പഠിച്ചു 
പഠിച്ച്‌ ഞാന്‍ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്‌. അടിയും നല്ലപോലെ കിട്ടി 
യിട്ടുണ്ട്‌. വ്യാകരണത്തിലെ ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം പറയാന്‍ 
ഞങ്ങള്‍ക്ക്‌ കഴിയാതെ വരുമ്പോള്‍ ഞങ്ങളുടെ അധ്യാപകന്‍ ഞങ്ങളെ 
നിര്‍ദയം തല്ലിയിരുന്നു!” 

ആഫീസര്‍: “ഇക്കാലത്തും ഇതുതന്നെയാണ്‌ നടക്കുന്നത്‌.” 

ഞാന്‍ ചോദിച്ചു : “സാര്‍ അങ്ങ്‌ ഈ ഏര്‍പ്പാട്‌ എന്തുകൊണ്ട്‌ 
നിര്‍ത്താന്‍ നിര്‍ദേശം കൊടുക്കുന്നില്ല?” 

ആഫീസര്‍; “സുഹൃത്തേ, അത്‌ എന്റെ അധികാരപരിധിയില്‍പെട്ട 
കാര്യമല്ല. ഒട്ടൊക്കെ ചെയ്യാന്‍ കഴിയും. എങ്കിലും ഇപ്പോള്‍ എന്റെ 
അഭി,പാായം, ഒരു കാര്യം നല്ലവണ്ണം പഠിപ്പിക്കുമെങ്കില്‍ അടിയും 
തൊഴിയും താനെ നിന്നുകൊള്ളും. നിങ്ങള്‍ തന്നെ ചിന്തിക്കു. വ്യാക 
രണം പഠിപ്പിക്കുമ്പോള്‍ നിങ്ങള്‍ക്ക്‌ ആരെയെങ്കിലും ശിക്ഷിക്കേണ്ട 
തായി വന്നോ?...ശരി, സര്‍വനാമങ്ങളുടെ കാര്യത്തില്‍ നിങ്ങള്‍ എന്തു 
ചെയ്തു? അതുകൂടി പറഞ്ഞുതരു.” 

ഞാന്‍ പറഞ്ഞു: “സര്‍, മറ്റെന്തു ചെയ്യാന്‍? കുട്ടികള്‍ക്ക്‌ ഒരു ചെറിയ 
കളി പറഞ്ഞുകൊടുത്തു. ഞാനവരെപ്പറഞ്ഞു മനസ്സിലാക്കി. “ഞാന്‍! 
എന്നു പറഞ്ഞാല്‍ ആരാണ്‌? 'ലക്ഷമീശങ്കര്‍ സര്‍' കുട്ടികള്‍ പറഞ്ഞു. 
'നിങ്ങള്‍' എന്നുപറഞ്ഞാല്‍ ആരാണ്‌! ശ്യാമസുന്ദരന്‍ പറഞ്ഞു. ഞാന്‍ 
ശ്യാമസുന്ദരന്‍.” 

ഞാന്‍ വീണ്ടും ചോദിച്ചു: “അതാരാണ്‌?” 

'രാമച്ച്ദ്രന്‍.'.ഈ ചോദ്വ്യോത്തരങ്ങള്‍ക്കുശേഷം ഞാന്‍ 
ബോര്‍ഡില്‍ എഴുതി. 

ഞാന്‍ -- ലക്ഷ്മീശങ്കര്‍. 

നിങ്ങള്‍ -- ഭീമാശങ്കര്‍ 


70 ദിവാസ്വപ്നം 


അവന്‍ - ധനജ്ഞയന്‍ 

നമ്മള്‍ -- ലക്ഷ്മീശങ്കര്‍, ഭീമാശങ്കര്‍, ശ്യാംസുന്ദര്‍, ധനഞ്ജയന്‍. 

നിങ്ങള്‍ - രേഖാറാം, ലക്ഷ്മണ്‍സിംഗ്‌, മോഹന്‍സിംഗ്‌. 

അവര്‍ -- മുന്നാം ക്ലാസിലെ മോഹന്‍സിംഗ്‌, മുല്‍ചന്‌, ലക്ഷ്മീചന്‍. 

ഇതെല്ലാം കുട്ടികള്‍ വായിച്ചു. ഞാന്‍ പറഞ്ഞു: ഞാന്‍, നിങ്ങള്‍, 
നീ, അവന്‍ ഇതെല്ലാം സര്‍വനാമങ്ങളാണ്‌.' 

ഒരു കുട്ടി ചോദിച്ചു: “സര്‍, സര്‍വനാമം എന്തു വസ്തുവാണ്‌?” 

ഞാന്‍ പറഞ്ഞു: “നിങ്ങള്‍ തന്നെ ചിന്തിക്കൂ.” 

രണ്ടാമന്‍ പറഞ്ഞു: “എന്റെ എന്ന്‌ പറഞ്ഞാല്‍ 'ലക്ഷ്മണ്‍സിം 
ഗിന്റെ', ഇതല്ലേ അര്‍ത്ഥം? 'ലക്ഷ്മീശങ്കര്‍ സാറിന്റെ' എന്നു പറഞ്ഞാല്‍ 
“താങ്കളുടെ” എന്നല്ലേ?” 

മൂന്നാമന്‍ പറഞ്ഞു: “നിന്റെ, എന്റെ, നിങ്ങളുടെ, അവരുടെ ഇതെല്ലാം 
സര്‍വനാമങ്ങളല്ലേ!' ഞാന്‍ പറഞ്ഞു, “അതെ, ഇതെല്ലാം സര്‍വനാമ 
ങ്ങളാണ്‌. മറ്റൊരു കുട്ടി ചോദിച്ചു: “പക്ഷെ, സര്‍വനാമം എന്നുപറ 
ഞ്ഞാല്‍ എന്താണ്‌ സാരം?” 

ഞാന്‍ ബോര്‍ഡില്‍ എഴുതി - രാമന്റെ കയ്യില്‍ സ്ന്േറ്റ്‌ ഉണ്ട്‌, രാമന്റെ 
കയ്യില്‍ പേനയുണ്ട്‌, രാമന്‍ ബ്രാഹ്മണനാണ്‌, രാമന്‍ വായിക്കുന്നു, 
രാമന്‍ ദിവസവും നേരത്തെ വരുന്നു - ലക്ഷ്മീശങ്കര്‍ നിങ്ങളുടെ അധ്യാ 
പകനാണ്‌, ലക്ഷ്മീശങ്കര്‍ നിങ്ങളെ കാറ്റുകൊള്ളാന്‍ കൂട്ടിക്കൊണ്ടുപോ 
കുന്നു. എല്ലാവരും ഇതെല്ലാം വായിച്ചു. പിന്നീട ഞാന്‍ രണ്ടാമത്തെ 
വാകൃത്തില്‍ നിന്നും “രാമന്‍” എന്ന്‌ മായ്ച്ചുകളഞ്ഞ്‌ അയാളുടെ” 
എന്നെഴുതി. 'ലക്ഷ്മീശങ്കര്‍' മായ്ച്ചുകളഞ്ഞ്‌ ഞാന്‍” എന്നെഴുതി. 
എന്നിട്ട കര്‍ത്താവനുസരിച്ച്‌ ക്രിയാപദത്തില്‍ മാറ്റം വരുത്തി. കുട്ടികള്‍ 
വായിക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. 

ഞാന്‍ ചോദിച്ചു: “പറയൂ; സര്‍വനാമം ആരുടെ സ്ഥാനത്താണ്‌ എഴു 
തേണ്ടത്‌? ചിലര്‍ പറഞ്ഞു: “രാമന്റെ സ്ഥാനത്ത്‌. മറ്റു ചിലര്‍ പറഞ്ഞു; 
'ലക്ഷ്മീശങ്കറിന്റെ സ്ഥാനത്ത്‌.” ഞാന്‍ ചോദിച്ചു: “രാമന്‍, ലക്ഷ്മീശ 
കര്‍ എന്നിവ നാമമാണോ, ക്രിയാപദമാണോ?” 

'നാമം' 

“എങ്കില്‍, രാമന്‍, ലക്ഷ്മീശങ്കര്‍ എന്നിവയ്ക്കുപകരം വരുന്ന 
ശബ്ദത്തെ എന്തുവിളിക്കാം?” 

“സര്‍വനാമം.” 

ആഫീസര്‍ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു: "സുഹൃത്തേ, നിങ്ങള്‍ നല്ല 
പക്വമതിയായ അധ്യാപകനാണെന്ന്‌ എനിക്ക്‌ തോന്നുന്നു. വളരെ 
വിസ്തരിച്ചും, അടുക്കും ചിട്ടയും പാലിച്ചും ഓരോ കാര്യവും നിങ്ങള്‍ 
വര്‍ണിച്ചു പറയുന്നു.” 

ഞാന്‍ പറഞ്ഞു: “എനിക്കീ സ്വഭാവം ഒഴിവാക്കാന്‍ കഴിയില്ല; 
ഞാനൊരു വക്കീലൊന്നുമല്ലല്ലൊ.” 


ആറുമാസത്തിനുശേഷം 7] 


ആഫീസര്‍ വല്ലാതെ ക്ഷിണിച്ചുകഴിഞ്ഞിരുന്നു. അദ്ദേഹം എന്റെ 
സംഭാഷണത്തില്‍ രസിച്ചിരുന്നുവെങ്കിലും, ഞാന്‍ നിശബ്ദനായി. മട 
ങ്ങാന്‍ അനുവാദം ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു - അദ്ദേഹം ഇത്രയും 
കൂടി പറഞ്ഞു : “നിങ്ങളുടെ ക്ലാസിലെ പരീക്ഷയില്‍ നിന്നും വ്യാകര 
ണവിഷയം ഒഴിവാക്കിയേക്കാം. പക്ഷെ ഇപ്പോഴും കാല'വും വിഭ 
ക്തി'യും ബാക്കിയാണ്‌. അതെല്ലാം പഠിപ്പിച്ച്‌ കഴിയുമ്പോള്‍ വന്ന്‌ എല്ലാ 
കാര്യവും എനിക്ക്‌ മനസ്സിലാക്കിത്തരണം. ഞാന്‍ അടുത്തകൊല്ലം 
ഇക്കാര്യത്തില്‍ എന്തെങ്കിലും ചെയ്യാനാഗ്രഹിക്കുകയാണ്‌.” 

ഞാനും ക്ഷീണിച്ച്‌ തളര്‍ന്ന്‌ വീട്ടിലെത്തി; കിടന്നുറങ്ങി. 


മൂന്ന്‌ 


അര്‍ധവാര്‍ഷിക പരീക്ഷയുടെ സമയമായി. ആഫീസര്‍ സ്വയം പരീക്ഷ 
നടത്തുകയാണ്‌ പതിവ്‌. സ്വതവേ അദ്ദേഹം പരീക്ഷയില്‍ വളരെ തല്‍പ 
രനുമായിരുന്നു. 

ഞാനും എന്റെ ക്ലാസില്‍ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങള്‍ ചെയ്തിരു 
ന്നു, എന്റേതായ മാര്‍ഗത്തിലൂടെ. എല്ലാ ക്ലാസുകളിലേയും പരീക്ഷ 
കഴിഞ്ഞതിനുശേഷമേ, എന്റെ ക്ലാസില്‍ പരീക്ഷ നടത്താവു എന്ന്‌ 
ഞാനദ്ദേഹത്തോട്‌ പ്രത്യേകം അഭ്യര്‍ത്ഥിച്ചിരുന്നു. അദ്ദേഹം അതംഗീ 
കരിക്കുകയും ചെയ്തിരുന്നു. എന്റെ മനസ്സില്‍ പരാജയത്തെക്കുറിച്ചുള്ള 
ചിന്തയേയില്ലായിരുന്നു. എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തില്‍ 
എനിക്ക്‌ തീരെ ഉല്‍ക്കണ്ഠയുടെ ആവശ്യവുമില്ലായിരുന്നു. നമ്മള്‍ ദിവ 
സവും ചെയ്യുന്ന കാര്യങ്ങള്‍ തന്നെ ഇന്നും ചെയ്താല്‍ മതിയെന്ന്‌ 
ഞാന്‍ വിദ്യാര്‍ത്ഥികളെ ധൈര്യപ്പെടുത്തിയിരുന്നു. “പരീക്ഷയില്‍ എല്ലാ 
വരും ജയിക്കുകതന്നെ ചെയ്യും. ഇന്ന്‌ നമ്മുടെ പ്രവര്‍ത്തനങ്ങള്‍ 
കാണാന്‍വേണ്ടി എല്ലാവരെയും വിളിച്ചിരിക്കുന്നുവെന്നുമാത്രം.” 

എന്തും നാടകീയമായി ചെയ്യാറുള്ള ഞാന്‍ അന്നും എല്ലാ ഏര്‍പ്പാ 
ടുകളും യവനികയ്ക്കുപിന്നില്‍ തന്നെയാണ്‌ ചെയ്തിരുന്നത്‌. മുന്‍വ 
ശത്ത്‌ എല്ലാവരെയും ഇരുത്തിയതിനുശേഷം ഞാന്‍ യവനിക 
ഉയര്‍ത്തി. 

സ്റ്റേജില്‍ മറ്റു ക്ലാസുകളിലെ ഒരു സംഘം വിദ്യാര്‍ത്ഥികളെ വിളി 
ച്ചിരുത്തിയിരുന്നു. അവര്‍ക്ക്‌ എന്റെ ക്ലാസിലെ കുട്ടികള്‍ കഥ പറഞ്ഞു 
കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കഥാകഥനം കുട്ടികള്‍ ഈഴ 
മിട്ടാണ്‌ ചെയ്തിരുന്നത്‌. ഓരോ കുട്ടിക്കും താന്‍ പറയേണ്ട കഥ ഇഷ്ട 
മായിരുന്നു. എന്തെങ്കിലും മറവി പറ്റിയാല്‍ സംശയം തീര്‍ക്കാന്‍ 
പുസ്തകം മുമ്പില്‍ വച്ചിരുന്നു. അവന്‍ സ്വന്തമായ കഴിവനുസരിച്ച്‌ 
കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയും ശ്രോതാക്കളോടൊപ്പം രസിക്കുകയും 
ചെയ്തിരുന്നു. തീര്‍ച്ചയായും കഥാകഥനത്തില്‍ അവന്‍ സമര്‍ത്ഥനാ 


്‌, ദിവാസ്വപ്നാം 





ഒരു നാടകത്തിനെന്നപോലെ കര്‍ട്ടന്റെ പിന്നില്‍ എല്ലാ തയ്യാറെടുപ്പുകളും 
നടത്തിയിരുന്നു. 

യിരുന്നു; വളരെ ഭംഗിയായി, ഭാവപ്രകടനത്തോടെ, അര്‍ത്ഥം മനസ്സി 
ലാക്കിത്തന്നെ അവന്‍ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. കഥാകഥനം കഴി 
ഞ്ഞപ്പോള്‍ അധ്യാപകര്‍ പരസ്പരം നോക്കി. ഞാന്‍ പറഞ്ഞു: “ഇതാ 
ണെന്റെ പരീക്ഷ.” ഒരധ്യാപകന്‍ മറ്റൊരാളുടെ ചെവിയില്‍ പറഞ്ഞു: 
“ഏത്‌ വിഷയത്തില്‍?” ഞാനതുകേട്ട ഇങ്ങനെ പറഞ്ഞു: “ഭാഷാസ്വാ 
ധീനം, സംഭവകഥനം, താല്‍പര്യം, സ്മൃതിവികാസം, അഭിനയം എന്നി 
വയില്‍.” 

എല്ലാ അധ്യാപകരും മറ്റു പരീക്ഷകള്‍ പ്രതീക്ഷിച്ചിരിപ്പായി. 

വീണ്ടും യവനിക ഉയര്‍ന്നു. വിദ്യാര്‍ത്ഥികള്‍ വൃത്താകൃതിയില്‍ ഇരു 
ന്നിരുന്നു. മുമ്പില്‍ ബോര്‍ഡില്‍ എഴുതിയിരുന്നു: “അന്ത്യാക്ഷരം കളി.” 
ഒരു കുട്ടി കവിത ചൊല്ലി. രണ്ടാമന്‍ അതിന്റെ അന്തിമാക്ഷരം കൊണ്ടു 
തുടങ്ങുന്ന മറ്റൊരു കവിത ചൊല്ലി. ഇപ്രകാരം ആ വൃത്തത്തിലുള്ള 
എല്ലാ കുട്ടികളും ചൊല്ലിക്കഴിഞ്ഞപ്പോള്‍ വീണ്ടും അതേ രിതി 
തുടര്‍ന്നു. 

ആഫീസര്‍ ചോദിച്ചു, “ഇവരെ എന്തുകൊണ്ട്‌ അഭിമുഖമായി ഉരു 
ത്തുന്നില്ല? ഇതിന്‌ സംഘങ്ങളുടെ ആവശ്യമില്ലേ?” 

ഞാന്‍ പറഞ്ഞു: “ഇല്ല, സര്‍. ആ സ്ര്പദായം പരീക്ഷിച്ചു നോക്കി, 
ഉപേക്ഷിച്ചതാണ്‌. അങ്ങനെ വരുമ്പോള്‍ ജയം, തോല്‍വി എന്ന ഫല 
ങ്ങളുണ്ടാകും. അപ്പോള്‍ മത്സരമായി; മത്സരത്തില്‍ നിന്നും ശ്രതുതയും 


ആറുമാസത്തിനുശേഷം 273 


അസൂയയും ജനിക്കും. പക്ഷെ, ഈ രീതിയിലാകുമ്പോള്‍ ഒരു കുട്ടിക്ക്‌ 
ഓര്‍മ വന്നില്ലെങ്കില്‍ അടുത്ത കുട്ടി ചൊല്ലാന്‍ തുടങ്ങും. അങ്ങനെ 
പരിപാടി മുന്നോട്ടുപോകും. ഒരു പക്ഷെ ഓര്‍മ വന്നില്ലെങ്കില്‍ തന്നെ 
അടുത്ത പ്രാവശ്യം ആ കുട്ടിക്ക്‌ ഓര്‍മിക്കാന്‍ കഴിഞ്ഞെന്നുവരും.” 

ആഫീസര്‍ അദ്ദേഹത്തിന്റെ താടി ചൊറിഞ്ഞു; കണ്ണടച്ചുതുറന്ന്‌ 
അതേ നോട്ടത്തോടെ ഇരുന്നു. 

കുട്ടികളെ ഞാനിരുത്തിയത്‌ കുറച്ചുസമയത്തേക്കുമാത്രമായിരുന്നു; 
പക്ഷെ, മണിയടിച്ചിട്ടും അവര്‍ എഴുന്നേറ്റില്ല: അപ്പോള്‍ ഞാനവര്‍ക്ക്‌ 
കുറച്ചു സമയം കൂടി അനുവദിച്ചുകൊടുത്തു. പിന്നീട കര്‍ട്ടനിട്ടു. 

യവനികയ്ക്കു പുറത്തുവന്ന്‌ ഞാന്‍ പറഞ്ഞു: “സുഹൃത്തുക്കളെ, 
ഈ കുട്ടികള്‍ക്ക്‌ പാഠപുസ്തകത്തിലെ കവിതകളില്‍ എത്രത്തോളം 
വരികള്‍ കാണാപ്പാഠമറിയാമെന്ന്‌ ഇപ്പോള്‍ മനസ്സിലാക്കിക്കാണും. 
കവിത പഠിപ്പിക്കുന്ന ക്ലാസില്‍ ഞാനിവരെ നിത്യവും ഈ കളിയാണ്‌ 
അഭ്യസിപ്പിക്കാറുള്ളത്‌.” 

ആഫീസര്‍ അക്ഷമനായി വിളിച്ചുപറഞ്ഞു: “ഹിയര്‍, ഹിയര്‍! എല്ലാ 
വരും കേള്‍ക്കു.” 

വീണ്ടും യവനിക ഉയര്‍ന്നു. അപ്പോള്‍ കുട്ടികള്‍ വൃത്താകാരത്തി 
ലിരുന്ന്‌ കടംകഥകളുടെ അര്‍ത്ഥം പറയുകയായിരുന്നു. അവര്‍ ഉത്സാ 
ഹഭരിതരായി കാണപ്പെട്ടു. 

ആഫീസര്‍ ചോദിച്ചു: “ഓഹോ! ഇതെല്ലാം കടംകഥകളാണല്ലോ? 
ഞാന്‍ കുട്ടിക്കാലത്ത്‌ ധാരാളം കേട്ടിരുന്നു; പക്ഷേ പാഠൃപദ്ധതിയില്‍ 
ഇതില്ലല്ലൊ.” ഞാന്‍ പറഞ്ഞു: “സര്‍, പാഠ്യപദ്ധതിയില്‍ ഭാഷാശിക്ഷ 
ണത്തിന്‌ സ്ഥാനമുണ്ടല്ലൊ. പാഠൃപദ്ധതിയുടെ അടിസ്ഥാനലക്ഷ്യം 
കുട്ടികളുടെ ജിജ്ഞാസയ്ക്കും ബുദ്ധിവികാസത്തിനും, ജഞാനവര്‍ധ 
നയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതല്ലേ? എന്റെ എല്ലാ 
വിദ്യാര്‍ത്ഥികളും ഈ കളിയില്‍ വളരെയേറെ തല്‍പരരാണ്‌. ഇവര്‍ക്ക്‌ 
ധാരാളം കടംകഥകള്‍ അറിയാം. അതുകൊണ്ടാണ്‌ ഇതിന്‌ ഞാന്‍ 
പ്രാധാന്യം കൊടുത്തത്‌. അടുത്തവര്‍ഷം അങ്ങ്‌ ഇതിനും പാഠ്യപദ്ധ 
തിയിൽ സ്ഥാനം നല്‍കുമെന്ന്‌ ഞാനാശിക്കുന്നു.” 

പിന്നീട ഞങ്ങള്‍ പദങ്ങളുടെ കളി ആരംഭിച്ചു; ഒരു പദം പറഞ്ഞു 
കഴിഞ്ഞാല്‍ അതിന്റെ അന്തിമാക്ഷരം കൊണ്ട്‌ മറ്റൊരു പദവും, 
അതിന്റെ അന്തിമാക്ഷരംകൊണ്ട മുന്നാമതൊരുപദവും ഉച്ചരിക്കുക. 
ഈ കളി പൊതുവെ എളുപ്പമായിരുന്നു. എങ്കിലും ഒരു വിദ്യാര്‍ത്ഥി 
ഗ്രാമങ്ങളുടേയും മറ്റൊരുവന്‍ പട്ടണങ്ങളുടെയും, വേറെ ചിലര്‍ പര്‍വത 
ങ്ങള്‍, നദികള്‍, ഹിന്ദുക്കള്‍, മുസല്‍മാന്മാര്‍, ബ്രാഹ്മണര്‍, സേട്ടുമാര്‍ 
എന്നിവരുടെയും പേരുകള്‍മാത്രം അവര്‍ക്കു പറയാന്‍ തെരഞ്ഞെടു 
ത്തിരുന്നതുകൊണ്ട്‌ കേള്‍വിക്കാര്‍ക്ക്‌ വളരെ രസകരമായിരുന്നു. ഞാന്‍ 


74 ദിവാസ്വപ്നം 


എന്റെ അധ്യാപകസുഹൃത്തുക്കളോട പറഞ്ഞു. 

“ഈ കളിക്കുവേണ്ടി ഞാനെന്റെ വിദ്യാര്‍ത്ഥികളോട്‌ പറയാറുണ്ട്‌, 
കൂടുതല്‍ കൂടുതല്‍ പദങ്ങള്‍ ശേഖരിക്കാന്‍. ഭൂപടങ്ങള്‍, ശബ്ദകോശം, 
മറ്റുപുസ്തകങ്ങള്‍ എന്നിവ നോക്കിയാണ്‌ അവര്‍ പദങ്ങള്‍ ശേഖരി 
ക്കാറുള്ളത്‌. അതുകൊണ്ട്‌ വളരെയധികം ശബ്ദങ്ങള്‍ അവരുടെ 
നാവിന്‍തുമ്പില്‍ നൃത്തം ചെയ്യുന്നതായി കാണാം. കളിക്കുവാനുള്ള 
വൈവിധ്യമുള്ള, ഭിന്നവര്‍ഗത്തില്‍പ്പെടുന്ന പദങ്ങള്‍ ശേഖരിക്കുന്നതി 
നാണ്‌ അവര്‍ കൂടുതല്‍ സമയവും വിനിയോഗിച്ചിരുന്നത്‌. അവര്‍ പര 
സ്പരം പറഞ്ഞ്‌ പദങ്ങള്‍ ഓര്‍മിക്കുകയും, എഴുതിവെക്കുകയും 
ചെയ്തിരുന്നു.” 

ആഫീസര്‍ പറഞ്ഞു: “സുഹൃത്തേ, ഈ കളിയില്‍ ഒരു മഹത്തായ 
തത്ത്വം അടങ്ങുന്നുണ്ട്‌.... ഇമ്മാതിരിയുള്ള കളികള്‍ ബുദ്ധിവികാസ 
ത്തിന്റേയും ജഞാനവര്‍ധനയുടേയും അടിസ്ഥാന മാധ്യമങ്ങളായി 
കണക്കാക്കി എല്ലാ ക്ലാസുകളിലും പരിശീലിപ്പിക്കേണ്ടവയാണ്‌.” 

എന്റെ നേരെ ഒരു പ്രത്യേക ദൃഷ്ടിയോടെ നോക്കിയിട്ട്‌ അദ്ദേഹം 
തുടര്‍ന്നു: “നിങ്ങളും ഒട്ടു കൊള്ളാം... പുതിയ പുതിയ രീതികള്‍ അമ്പേ 
ഷിച്ചെടുക്കുന്നുണ്ടല്ലൊ!” 

ആ സമയം ഒരധ്യാപകന്‍ തന്റെ അടുത്തിരുന്ന അധ്യാപകനോട 
ആഫീസര്‍ കേള്‍ക്കാത്ത മട്ടില്‍ ഇങ്ങനെ പറഞ്ഞു: “അതിനാണല്ലോ, 
ലക്ഷ്മീശങ്കര്‍ ഇവിടെ വന്നിട്ടുള്ളത്‌. അയാള്‍ക്ക്‌ പഠിപ്പിക്കാനൊന്നുമി 
ല്ലല്ലൊ. അയാള്‍ ആഫഹ്ലാദിക്കുകയല്ലേ. നമുക്കാണെങ്കില്‍ പഠിപ്പിച്ച്‌ പഠി 
പ്പിച്ച്‌ തല പുകയുന്നു. ഇവിടെയാകട്ടെ, ഈ വിദ്വാന്റെ പരിപാടികളില്‍, 
കളിതന്നെ, കളി!” 

ഇതു കേട്ട അധ്യാപകന്‍ പറഞ്ഞു: “സ്നേഹിതാ, ഇപ്പോള്‍ പുതിയ 
അധ്യാപനത്തിന്റെ കാലമാണ്‌. പാഠം ഉരുവിടുക, പുസ്തകങ്ങള്‍ 
ചുമന്നു നടക്കുക, വായിച്ചറിയുക മുതലായ അധ്യയന രീതികളുടെ 
കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോള്‍ പഠിക്കുന്നതിനുപകരം 
കളിയും ഓട്ടവുമൊക്കെയാണ്‌. നാളെ എന്താകുമെന്നാര്‍ക്കറിയാം. 
ഇപ്പോള്‍ ആര്‍ക്കും പഠിക്കാനുള്ള താല്‍പര്യം തന്നെയില്ല. കളിക്കാന്‍ 
അവസരം കൊടുത്താല്‍ എല്ലാവരും ഇഷ്ടപ്പെടും.” 

കുട്ടികളുടെ പരിപാടികള്‍ കാണിച്ചുകൊടുക്കുന്നതിലായിരുന്നു 
എന്റെ ശ്രദ്ധ മുഴുവനും. അതുകൊണ്ട്‌ ഞാനിവരുടെ സംഭാഷണം 
കേട്ടില്ല; പിന്നീട ആരോ പറഞ്ഞ്‌ അറിഞ്ഞതാണ്‌. 

ഞാന്‍ വിസില്‍ വിളിച്ചു. എല്ലാ കുട്ടികളും കയ്യില്‍ ചൂലും പിടിച്ച്‌ 
വരിവരിയായി നിന്നിരുന്നു. ഞാന്‍ അവരെക്കൊണ്ട്‌ അതേ നില്‍പില്‍ 
ചില വ്യായാമങ്ങള്‍ ചെയ്യിച്ചു. പിന്നീടവര്‍ ചുറ്റും തൂത്തുവൃത്തിയാക്കാന്‍ 
തുടങ്ങി. അവര്‍ വിദ്യാലയം മുഴുവന്‍ ഓടിനടന്ന്‌ ചപ്പുചവറുകള്‍ കണ്ടത്‌ 
തൂത്തുകുട്ടി ഒരു കുട്ടയില്‍ വാരിയെടുത്ത്‌ ഞങ്ങളുടെ മുമ്പില്‍ എത്തി. 


ആറുമാസത്തിനുശേഷം 7൭ 


ആഫീസറും മറ്റധ്യാപുകരും അത്ഭുതസ്തബ്ധരായി ഇതെല്ലാം 
നോക്കിയിരുന്നു. എന്റെ ക്ലാസിലെ കുട്ടികളെ സംബന്ധിച്ച്‌ ഇതും ഒരു 
പരീക്ഷയായിരുന്നു. 

ആഫീസര്‍ ചോദിച്ചു: “ഇങ്ങനെ ചൂലെടുത്ത്‌ കവാത്തെടുപ്പിച്ചതിന്റെ 
അര്‍ത്ഥമെന്താണ്‌?” ഞാന്‍ പറഞ്ഞു: “ഇക്കാലത്ത്‌ നമ്മുടെ നാട്ടില്‍ 
വൃത്തിഹീനതയാണെവിടെയും. അത്‌ നമുക്കൊരു ദേശീയ കളങ്കമാണ്‌. 
ഇതിന്റെ സാമ്രാജ്യം നിലനില്‍ക്കുന്ന കാലത്തോളം നമ്മുടെ ദുരവസ്ഥ 
മാറാന്‍ പോകുന്നില്ല. അതുകൊണ്ടാണ്‌ അതിനെതിരായി ഞാന്‍ ആദ്യ 
മായി ആക്രമണം തുടങ്ങിയത്‌. നമുക്ക്‌ ഈ വൃത്തിഹീനത ഒഴിവാ 
ക്കാന്‍ നിയമാനുസൃതമായ യുദ്ധം തുടങ്ങണം. ചൂലുപിടിച്ചുകൊണ്ടുള്ള 
കവാത്ത്‌ അതിന്റെ ഒരു സൂചനമാത്രമാണ്‌. ഈ കുട്ടികളുടെ ആദ്യ 
പാഠം കവാത്തെടുക്കലാണ്‌. ഞങ്ങള്‍ ക്ലാസ്മുറി വൃത്തിയാക്കാതെ 
മറ്റൊന്നും ചെയ്യാറില്ല. ഇപ്പോള്‍ ഇവര്‍ക്ക്‌ വൃത്തികേട്‌ അസഹ്യമായി 
ത്തുടങ്ങിയിരിക്കുന്നു.” 

ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില്‍ കുട്ടികള്‍ കയ്യും 
കാലും മുഖവും കഴുകി തിരിച്ചെത്തി. ഞാന്‍ മറ്റൊരു വിസില്‍ വിളിച്ചു. 
ആഫീസര്‍ പറഞ്ഞു: “നിങ്ങളുടെ ഈ പരീക്ഷണങ്ങള്‍ വളരെ വിചി 
ത്രമായിരിക്കുന്നു. നാലാം ക്ലാസിലെ അധ്യാപനത്തില്‍ പരീക്ഷണം 
നടത്തി ഇങ്ങനെ എന്തെല്ലാമാണ്‌ നിങ്ങള്‍ ചെയ്തിരിക്കുന്നത്‌!” 

“സര്‍, എന്റെ പരീക്ഷണത്തില്‍ ഈ കാര്യങ്ങള്‍ക്കെല്ലാം അവസരം 
കിട്ടുന്നുണ്ട. നാലാം ക്ലാസിലെ പാഠങ്ങള്‍ പഠിപ്പിക്കുന്നതിനുമുമ്പ്‌ 
ഇവര്‍ക്ക്‌ ഒന്നാംക്ലാസിലെ പാഠങ്ങള്‍ പഠിച്ചുറയ്ക്കേണ്ടതല്ലേ?” 

കുട്ടികള്‍ പുറത്തേക്കോടിക്കഴിഞ്ഞിരുന്നു. അവര്‍ വിദ്യാലയത്തിലെ 
വൃക്ഷങ്ങളില്‍ കയറിപ്പറ്റി. ഞാന്‍ വീണ്ടും വിസിലടിച്ചു. അവര്‍ ചാടി 
താഴെയിറങ്ങി. അടുത്ത വിസിലിന്‌ വീണ്ടും മുകളില്‍ കയറി. തുടര്‍ന്ന്‌ 
വിസില്‍ വിളിച്ചപ്പോള്‍ താഴെയിറങ്ങി. 

പ്രധാനാധ്യാപകന്‍: “സുഹൃത്തേ, ഇത്‌ വിചിത്രമായ അധ്യാപനം 
തന്നെ! ഇത്‌ പഠിപ്പിച്ചില്ലെങ്കിലും ചെയ്യാന്‍ കഴിയില്ലേ? ളോ പഠിപ്പി 
ക്കാനെന്തിരിക്കുന്നു?” 

ഞാന്‍ പറഞ്ഞു: “സര്‍, ഇക്കാലത്ത്‌ ശിക്ഷണമില്ലാതെ, ഇതൊന്നും 
കുട്ടികള്‍ക്ക്‌ ചെയ്യാന്‍ കഴിയില്ല. നമ്മളാകട്ടെ, ശിക്ഷണം നല്‍കുന്നു 
മില്ല.” 

പ്രധാനാധ്യാപകന്‍: “ അല്ല....അത്‌ ശരിയല്ല...” 

ഞാന്‍ പറഞ്ഞു: “ശരി...എന്നാല്‍, അതാ, നമ്മുടെ വിദ്യാലയത്തിലെ 
മറ്റു കുട്ടികള്‍ നില്‍ക്കുന്നുണ്ടല്ലൊ. അവരില്‍ എത്രപേര്‍ക്ക്‌ ഇങ്ങനെ 
കയറാനും ഇറങ്ങാനും കഴിയുമെന്ന്‌ ചോദിക്കൂ.” 

ഉടനെതന്നെ ആഫീസര്‍ അവരോട്‌ മരത്തില്‍ കയറാന്‍ നിര്‍ദേശിച്ചു. 
രണ്ടുമുന്ന്‌ വിദ്യാര്‍ത്ഥികളൊഴികെ മറ്റാര്‍ക്കും അതിന്‌ കഴിഞ്ഞില്ല. 


76 ദിവാസ്വപ്നാ 


ഞാന്‍ പറഞ്ഞു: “സര്‍, ഈ കുട്ടികള്‍ക്ക്‌ ഇതുപോലെ പല കാര്യ 
ങ്ങളിലും ഞാന്‍ ശിക്ഷണം നല്‍കിയിട്ടുണ്ട്‌. ഇക്കാര്യങ്ങളെല്ലാം എന്റെ 
അധ്യാപനത്തിന്റെയും പരീക്ഷണത്തിന്റെയും വിഷയങ്ങളാണ്‌.” ഞാന്‍ 
ഒന്ന്‌ ചിരിച്ചുകൊണ്ട്‌ തുടര്‍ന്നു: “സര്‍, പരീക്ഷാപേപ്പറില്‍ ഈ കളിക 
ളുടെ പേരുകളുണ്ട്‌. ഇവയ്ക്കുള്ള റാജ: നമ്പരും അങ്ങ്‌ നല്‍കണം.” 

ആഫീസര്‍ വിനോദരുപത്തില്‍ പറഞ്ഞു: “കൊള്ളാം! ഒടുവില്‍ 
നിങ്ങളും എന്നോട്‌ റാജ്‌: നമ്പര്‍ ആവശ്യപ്പെടുമോ?” 

 ഞാള്‍ മൂന്നാമതും വിസിലടിച്ചു. ഉടനെ കുട്ടികള്‍ വിദ്യാലയത്തിലെ 
അലമാരി യില്‍നിന്നും ഏറുപമ്പരവും ചരടും എടുത്തുകൊണ്ടുവന്നു. 
ഓരോരുത്തരും അവരവരുടെ ഏറുപമ്പരം എറിഞ്ഞ്‌ കറക്കാന്‍ തുടങ്ങി. 
തെരുവിലെ അടിപിടിക്കാരായ കുട്ടികളെപ്പോലെയല്ല, മറിച്ച്‌ യാതൊരു 
ബഹളവും തര്‍ക്കവും കൂടാതെ അവര്‍ കളിച്ചുകൊണ്ടേയിരുന്നു. അവര്‍ 
ആ കളിയില്‍ തികച്ചും ഏകാഗ്രത പുലര്‍ത്തിയിരുന്നു. നിശ്ചിത സ്ഥല 
ത്തുമാത്രം അവര്‍ കളിച്ചു. ഓരോ .“സംഘത്തിനും നേതാവുണ്ടായി 
രുന്നു. ഞങ്ങളും കുട്ടിക്കാലത്ത്‌ ഏറുപമ്പരം കളിച്ചിരുന്നു; അതു 
കൊണ്ട്‌ ഞങ്ങള്‍ക്കെല്ലാം ഇതുകണ്ടപ്പേള്‍ വളരെ ആഹ്ലാദം തോന്നി. 
ആഫീസര്‍ ചോദിച്ചു: “സുഹൃത്തേ, ഇവരെ ഇത്രയ്ക്ക്‌ അച്ചുട 
ക്കത്തോടെ, നിയമാനുസൃതം ഏറുപമ്പരം കളിക്കാന്‍ നിങ്ങള്‍ എപ്പോ 
ഴാണ്‌ പരിശീലിപ്പിച്ച്‌?” 

“സര്‍, ഞങ്ങള്‍ക്ക്‌ പഠിക്കാനും, പഠിപ്പിക്കാനുമുള്ള സ്ഥലം നദീതീ 
രമാണ്‌. ഞങ്ങള്‍ കാറ്റുകൊള്ളാന്‍ പോകുമ്പോള്‍ ഇത്തരം പല കാര്യ 
ങ്ങളും ചെയ്യാറുണ്ട്‌. കളികളോടൊപ്പം ഞങ്ങള്‍ പല കാര്യങ്ങളും പഠി 
ക്കാറുണ്ട്‌.”” 

ആഫീസര്‍ ഇംഗ്ലീഷില്‍ പറഞ്ഞു: നിങ്ങള്‍ പറഞ്ഞത്‌ ശരിയാണ്‌. 
ഈയിടെ ഞാന്‍ വായിക്കുകയുണ്ടായി, കുട്ടികള്‍ കളികളിലൂടെ പഠി 
ക്കുന്നുവെന്ന്‌.” എന്നിട്ടദ്ദേഹം ,്രധാനാധ്യാപകന്റെ നേരെ മുഖം തിരിച്ച 
പറഞ്ഞു: “താങ്കളുടെ വിദ്യാലയത്തില്‍ മുഴുവനും ഈ കാര്യങ്ങള്‍ 
നടത്താനുള്ള ഏര്‍പ്പാടുചെയ്യാന്‍ കഴിയില്ലേ?” 

പ്രധാനാധ്യാപകന്‍ പറഞ്ഞു: “സര്‍, ഞങ്ങളിതൊക്കെ ചെയ്യാന്‍ 
തുടങ്ങിയാല്‍ പാഠ്യപദ്ധതി എങ്ങനെ പൂര്‍ണമാക്കാന്‍ കഴിയും? .....ഈ 
സഹോദരന്‌ ഉത്തരവാദിത്വത്തെക്കുറിച്ച്‌ ഒട്ടും ചിന്തിക്കാനില്ല. ഒരു 
കൊല്ലംകൊണ്ട്‌ പഠിപ്പിക്കാവുന്നത്‌ പഠിപ്പിക്കും. അത്രതന്നെ...എല്ലാം 
പരീക്ഷണമായിരുന്നുവെന്ന്‌ പറയും. ചെയ്യാവുന്നത്‌ ചെയ്താല്‍ മതി. 
ചെയ്തില്ലെങ്കിലോ ആരും ആക്ഷേപം പറയാനുണ്ടാവില്ല. താങ്കളും 
പറയും, പരീക്ഷണത്തിനിടയില്‍ എത്രത്തോളം പഠിക്കാന്‍ കഴി 
ഞ്ഞുവോ, അത്രയും നന്നായല്ലോ എന്ന്‌... ഞങ്ങളുടെ സ്ഥിതി 
അതാണോ? ഞങ്ങള്‍ പാഠ്യപദ്ധതിയുടെ ചങ്ങലയില്‍ ബന്ധിതരല്ലേ? 
അങ്ങു തന്നെയല്ലേ, മുകളില്‍ നിന്നും എഴുതിച്ചോദിക്കുന്നത്‌, ജോലി 


ആറുമാസത്തിനുശേഷം 77 


എന്തുകൊണ്ട്‌ പൂര്‍ണമാക്കിയില്ല, പരീക്ഷാഫലം എന്തുകൊണ്ട്‌ നന്നാ 
യില്ല, പാഠ്യപദ്ധതി എന്തുകൊണ്ട പൂര്‍ത്തിയാക്കിയില്ല, എന്നെല്ലാം?” 

ആഫീസര്‍ ഒന്നു ചിരിച്ചു. അല്പം നീരസം തോന്നിയെങ്കിലും നിശ 
ബ്ദനായി. 

ഞാന്‍ വിസിലടിച്ചു. കുട്ടികള്‍ അവരുടെ ഷര്‍ട്ടൂരി വച്ചു; വരിയായി 
നിന്നു. എല്ലാവരും അറ്റന്‍ഷനായി നില്‍ക്കുകയായിരുന്നു; നല്ല അച്ചട 
ക്കത്തോടെ. എല്ലാവരും നല്ല ശുചിത്വമുള്ളവരായി കാണപ്പെട്ടു. ബ്രാഹ്മ 
ണന്റെ പുണുനുല്‍ ചളിപിടിച്ചതായിരുന്നിട്ടും, കയ്യും മുഖവും മുടിയു 
മെല്ലാം ശുചിയായിരുന്നു. ആരുടെ കണ്ണിലും പീളയില്ലായിരുന്നു. തൊപ്പി 
കള്‍ കഴുകി വെളുപ്പിച്ചവയായിരുന്നു. 

ആഫീസര്‍ അലപം ചിരിച്ചുപറഞ്ഞു:” എത്രനാളത്തെ ഒരുക്കമു 
ണ്ടായി ഇതിനെല്ലാം? ശുചിത്വം സംബന്ധിച്ച്‌ ഈ ഒരുക്കങ്ങള്‍ വളരെ 
ദിവസം വേണ്ടിവന്നിട്ടുണ്ടാകും.” 

ഞാന്‍ പറഞ്ഞു: “സാര്‍, ആറുമാസമായി ഒരുക്കം നടന്നുകൊണ്ടി 
രിക്കുകയാണ്‌. ആറുമാസമായി അധാനിച്ചുകൊണ്ടിരിക്കുകയാണ്‌. 
അങ്ങയെ എന്തിന്‌ ഒളിക്കുന്നു?” 

ഞാന്‍ വീണ്ടും വിസിലടിച്ചു. കുട്ടികള്‍ (ഡസ്‌ ധരിച്ച്‌ ആഹ്ലാദ 
ത്തോടെ വരിയായി നിന്നു. എല്ലാവരേയും വന്ദിച്ച്‌ നടന്നുപോയി. പ്രധാ 
നാധ്യാപകന്‍ എന്നെ ഗുഡഃമായി നോക്കിയിട്ട്‌ ചോദിച്ചു: “എന്താ, 
പരീക്ഷ കഴിഞ്ഞോ?” 

ഞാന്‍ പറഞ്ഞു: “സാര്‍ അല്‍പ്പം കൂടി ക്ഷമിക്കൂ. നിങ്ങളെല്ലാവരും 
ആ മുറിയിലേക്ക്‌ ചെന്നാല്‍ കൊള്ളാം.” 

പ്രധാനാധ്യാപകന്‍: “ശരി, ശരി. താങ്കള്‍ കുറച്ചു ദിവസം മുമ്പ്‌ 
എന്തോ കാര്യത്തിനെന്നുപറഞ്ഞ്‌ ഈ മുറി ഒഴിവാക്കി വാങ്ങിയിരുന്നു 
വല്ലോ. ഞങ്ങളെ ആരേയും അകത്തു കടക്കാന്‍ അനുവദിച്ചിരുന്നു 
മില്ല. എന്തെങ്കിലും ശേഖരിക്കുകയായിരുന്നുവോ?” 

ഞാന്‍ പറഞ്ഞു: “അതിരിക്കട്ടെ, എല്ലാവരും വരൂ.” 

ഞങ്ങള്‍ മുറിയില്‍ ചെന്നു. 

ആഫീസര്‍: “കൊള്ളാമല്ലോ. ഇവിടെ പലതരത്തിലുള്ള കൌതുക 
വസ്തുക്കള്‍ ശേഖരിച്ചിട്ടുണ്ടല്ലോ.” 

പ്രധാനാധ്യാപകന്‍: “ഞാനും ഇത്‌ ഈഹിക്കാതിരുന്നില്ല. കുട്ടികള്‍ 
സാധനങ്ങള്‍ കൊണ്ടുവരാനും സൂക്ഷിക്കാനും ഉല്‍സാഹം കാണിക്കു 
ന്നത്‌ കണ്ടിരുന്നു.” 

ഞാന്‍ പറഞ്ഞു: “സാര്‍, കുട്ടികള്‍ വളരെ ഉല്‍സാഹത്തോടെയാണ്‌ 
ഇതെല്ലാം ചെയ്തത്‌. ഞാനവരോട്‌ പറഞ്ഞിരുന്നു, അവരുടെ ഇഷ്ടം 
പോലെ എല്ലാം അലങ്കരിച്ചുവയ്ക്കാന്‍. ഞാന്‍ യാതൊരഭിപ്രായവും 
പറയില്ലെന്ന്‌ പ്രത്യേകം ഓര്‍മിപ്പിച്ചിരുന്നു.” 


78 ദിവാസ്വപ്നം 


ആഫീസര്‍: “അപ്പോള്‍ ഈ സാധനങ്ങള്‍ ഇതുപോലെ ഒരുക്കി 
അലങ്കരിച്ചുവച്ചത്‌ വിദ്യാര്‍ഥികള്‍ തന്നെയാണോ?” 

ഞാന്‍ പറഞ്ഞു: “അതെ, സാര്‍.” 

ആഫീസര്‍: “പക്ഷെ, ഇത്‌ വിശ്വസിക്കാന്‍ കഴിയുന്നില്ല. വളരെയേറെ 
കലാപരമായിട്ടുണ്ട്‌ ഈ സംവിധാനം!” 

ഞാന്‍ നിശബ്ദനായി. എന്റെ പ്രവൃത്തിയുടെ പരിണാമം അതിന്റെ 
വൈശിഷ്ട്യം പ തം 

ആഫീസര്‍ ചോദിച്ചു: “ഈ സാധനങ്ങളെല്ലാം എങ്ങനെ, എവിടെ 
നിന്ന്‌ സംഭരിച്ചു?...കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കാന്‍ ഇവജെല്ലാം 
തികച്ചും പര്യാപ്തമാണ്‌.” 

പ്രധാനാധ്യാപകന്‍ മുറുമുറുത്തു: “അപ്പോള്‍ പഠിപ്പിക്കാന്‍ സമയ 
മെവിടെ?” 

കുട്ടികള്‍ അവിടെ സംഗ്രഹിച്ചിരുന്ന വസ്തുക്കളുടെ ലിസ്റ്റ്‌ തയ്യാ 
റാക്കി. ആഫീസര്‍ അതുവായിച്ചുനോക്കി അത്യധികം സന്തുഷ്ടനായി. 
എന്നിട്ട്‌ പറഞ്ഞു; ഈ കുട്ടികള്‍ തീര്‍ച്ചയായും സമ്മാനം അര്‍ഹിക്കുന്നു.” 

ഞാന്‍ പറഞ്ഞു: “സാര്‍, ഈ വസ്തുക്കള്‍ ശേഖരിക്കുന്നതില്‍ 
അവര്‍ക്കുണ്ടായ ആഹ്ലാദം തന്നെയാണ്‌ അവര്‍ക്ക്‌ ലഭിക്കുന്ന ഏറ്റവും 
ഉത്തമമായ പുരസ്കാരം.” 

ആഫീസര്‍: “എന്നാലും...” 

ഞാനൊന്നും പറഞ്ഞില്ല. 

മുറിയുടെ ഒരു മുലയില്‍ മണ്ണുകൊണ്ടുള്ള ചില കളിക്കോപ്പുകള്‍ 
വച്ചിരുന്നു. 

ആഫീസര്‍: “ഇതെല്ലാം ആരാണുണ്ടാക്കിയത്‌?" 

ഞാന്‍: “കുട്ടികള്‍ തന്നെ. “ഈ മുറിയില്‍ എന്റേതായിട്ട്‌ ഒന്നും 
തന്നെയില്ല!” 

ആഫീസര്‍: “പക്ഷെ, ഈ കുട്ടികള്‍ ഈ സാധനങ്ങള്‍ എന്നാണു 
ണ്ടാക്കിയത്‌? ഇതെവിടെ ചുട്ടെടുത്തു?” 

ഞാന്‍ പറഞ്ഞു: “ഇവര്‍ എന്നും നദീതീരത്തുവച്ചാണ്‌ ഇതെല്ലാം 
ഉണ്ടാക്കിയിരുന്നത്‌. അവിടെത്തന്നെ ചുളയുണ്ടാക്കി ചുട്ടുപാകപ്പെടു 
ത്തുകയാണ്‌ പതിവ്‌.” 

ആഫീസര്‍: “കൊള്ളാം, സഹോദരാ നിങ്ങളുടെ പ്രായോഗികബു 
ദ്ധിയെ ഞാന്‍ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പരീക്ഷണങ്ങള്‍ 
അത്ഭുതകരംതന്നെ...ഇവര്‍ക്ക്‌ മറ്റ്‌ ഉപകരണങ്ങളൊന്നും കിട്ടാത്ത്‌ 
പ്പോള്‍ നദീതീരത്ത്‌ ഓടിയെത്തുന്നു. വയലിലെ മണ്ണ്‌ കുഴിച്ച്‌ പപതിമ 
കളുണ്ടാക്കുന്നു....സബാഷ്‌!” 

ഇതിനിടയില്‍ ഞാന്‍ പറഞ്ഞു: “ഇനി അങ്ങ്‌ കുറച്ചു നേരം ഇവി 
ടെയിരുന്ന്‌ വിശ്രമിക്കൂ... ഇവരുടെ മറ്റു ചില പ്രവൃത്തികള്‍ കൂടി 
അങ്ങയെ കാണിച്ചുതരാം.” 


ആറുമാസത്തിനുശേഷം 79 


എല്ലാവരും യഥാസ്ഥാനം ഇരുന്നു. 

പ്രധാനാധ്യാപകന്‍ പറഞ്ഞു: “സര്‍, ഇതൊക്കെ ഞങ്ങള്‍ക്കും 
ചെയ്തു കാണിക്കാന്‍ കഴിയും; പക്ഷെ പഠിപ്പിക്കാന്‍ സമയം കിട്ടി 
ല്ലെന്നു മാത്രം!” 

ഇതിനിടയില്‍ ഞാന്‍ അക്ഷരങ്ങള്‍ ആലേഖനം ചെയ്തിരുന്ന കുറെ 
കട്ടിക്കടലാസുകള്‍ എടുത്തുകൊണ്ടുവന്നു. ഒരു ഷീറ്റില്‍, ഞാനവരെ 
പഠിപ്പിക്കാന്‍ തുടങ്ങിയസമയത്തെ അക്ഷരങ്ങള്‍ എഴുതിയിരുന്നു. മറ്റൊ 
ന്നില്‍ ഇന്നലെയെഴുതിയ ഏറ്റവും പുതിയ അക്ഷരങ്ങളും. ആ ഷീറ്റു 
കളില്‍ എഴുതിയിരുന്നു: “അക്ഷരപുരോഗതി സുചകപ്രതിക.” അക്ഷ 
രങ്ങള്‍ ആലേഖനം ചെയ്യുന്നതിലുള്ള ഈ പുരോഗതി എല്ലാവര്‍ക്കും 
വളരെ ഇഷ്ടപ്പെടും. 

പക്ഷെ, ഒരധ്യാപകന്‍ അപരന്റെ ചെവിയില്‍ പറഞ്ഞു: “എടോ, 
ഇതെല്ലാം പ്രത്യേക വിദ്യാര്‍ത്ഥികളെക്കൊണ്ട്‌ വളരെ സാവധാനത്തില്‍ 
എഴുതിച്ചതാവും.” 

എനിക്ക്‌ ആ അധ്യാപകന്റെ രഹസ്യസംസാരം മനസ്സിലായി. അവ 
രുടെ ഇത്തരം അഭിപ്രായങ്ങള്‍ കേവലം അല്പത്ധമെന്ന കരുതി ഞാന്‍ 
മിണ്ടാതിരുന്നു. 

ആഫീസര്‍ ചോദിച്ചു: “സുഹൃത്തേ, നിങ്ങളിങ്ങനെ കുട്ടികളുടെ 
എഴുത്തില്‍ പുരോഗതി വരുത്തിയത്‌ എങ്ങനെയാണെന്ന്‌ വ്യക്തമാ 
ക്കിയാല്‍ നന്നായിരുന്നു.” 

ഞാന്‍ പറഞ്ഞു: “തീര്‍ച്ചയായും, തീര്‍ച്ചയായും. അത്‌ തെളിവുക 
ളോടെ വ്യക്തമാക്കാം.” 

പിന്നീട ഞാന്‍ മറ്റൊരു പുസ്തകം എടുത്തുകൊണ്ടുവന്നു. കഴിഞ്ഞ 
ആറുമാസമായി കുട്ടികള്‍ വായിച്ചിരുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ്‌ 
അതില്‍ എഴുതിച്ചേര്‍ത്തിരുന്നു. പുസ്തകത്തിന്റെ ഓരോ പേജിലും 
വിദ്യാര്‍ത്ഥികളുടെ പേര്‍, എഴുതിയിരുന്നു. വിദ്യാര്‍ത്ഥികള്‍ പുസ്തകം 
വായിച്ചതിനുശേഷം അവരവരുടെ പേര്‍ സ്വയം അതില്‍ എഴുതി 
ച്ചേര്‍ക്കുകയാണ്‌ ചെയ്തിരുന്നത്‌. 

ആ പുസ്തകത്തിലെ അവസാനത്തെ പേജില്‍ ഞാന്‍ ചില കണ 
ക്കുകള്‍ എഴുതിച്ചേര്‍ത്തിരുന്നു. ഓരോ കുട്ടിയും വായിച്ച പുസ്തക 
ത്തിന്റെ എണ്ണം, ശരാശരി എണ്ണം, ഏറ്റവും കൂടുതല്‍ പുസ്തകം 
വായിച്ച വിദ്യാര്‍ത്ഥികളുടെ പേരുകള്‍, ഏറ്റവും കുറവു വായിച്ചവരുടെ 
പേരുകള്‍ മുതലായ വിവരങ്ങള്‍ അതില്‍ നിന്നു കിട്ടിയിരുന്നു. വായിച്ച 
പുസ്തകങ്ങളെ വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തില്‍ തരംതി 
രിച്ച്‌ ഓരോ കുട്ടിയും ഏതു വിഷയത്തോട ബന്ധപ്പെട്ട പുസ്തകങ്ങ 
ളാണ്‌ ഏറ്റവും കൂടുതല്‍ താല്‍പര്യത്തോടെ വായിച്ചതെന്നും അതില്‍ 
രേഖപ്പെടുത്തിയിരുന്നു. 


80 ദിവാസ്വപ്നം 





നിങ്ങള്‍ എഴുതുന്നതെല്ലാം ഞാന്‍ കൊടുക്കും ഞാനവരോടു പറഞ്ഞു. 


ആഫീസര്‍ ആ ലിസ്റ്റിലൂടെ കണ്ണോടിച്ചു. അദ്ദേഹം അത്ഭുതത്തോടെ 
ചോദിച്ചു; “ഇത്രയധികം പുസ്തകങ്ങളോ? അതും ഇത്രയധികം വിഷ 
യങ്ങളെ സംബന്ധിച്ചവ ഇതെല്ലാം ഇവര്‍ എപ്പോള്‍ വായിച്ചിട്ടുണ്ടാകും??” 

ഞാന്‍ പറഞ്ഞു: “അതേ, സാര്‍. ഇവര്‍ അത്രയും പുസ്തകങ്ങള്‍ 
വായിച്ചിട്ടുണ്ട്‌. അതും എന്റെ കണ്‍മുമ്പില്‍.” 


പ്രധാനാധ്യാപകന്‍. “സര്‍, അവര്‍ക്കെങ്ങിനെ വായിക്കാന്‍ കഴിയും? 
അവര്‍ മറ്റു പുസ്തകങ്ങള്‍ വായിക്കാനിരുന്നാല്‍ ചരിത്രം, ഭൂമിശാസ്ത്രം, 
രേഖാഗണിതം എന്നിവയുടെ കാര്യമെന്താകും? അതെല്ലാം ഓര്‍മിക്കാന്‍ 
സമയം വേണ്ടേ?” 

ആഫീസര്‍ നിശബ്ദനായിരുന്നു; തീര്‍ച്ചയായും അദ്ദേഹം എന്തോ 
ചിന്തിക്കുകയായിരുന്നു. അല്‍പസമയത്തിനുശേഷം അദ്ദേഹം എന്റെ 
നേരെ നോക്കി പറഞ്ഞും. “നിങ്ങളുടെ കുട്ടികള്‍ പരീക്ഷയെടുക്കാതെ 
തന്നെ ഭാഷാവിഷയത്തില്‍ ജയിക്കാന്‍ അര്‍ഹരാണ്‌! ഇനി എന്തെല്ലാ 
മാണ്‌ ബാക്കിയുള്ളത്‌?” 


ആറുമാസത്തിനുശേഷം 8 


ഞാന്‍ വിദ്യാര്‍ത്ഥികളുടെ ഒരു കയ്യെഴുത്തുമാസിക അദ്ദേഹത്തിന്റെ 
മുമ്പില്‍ വച്ചുകൊടുത്തു. ആഫീസര്‍ ചോദിച്ചു, “ലേഖനങ്ങളെല്ലാം ഈ 
കുട്ടികളുടെയാണോ? 

“അതെ, സര്‍.” 

“ഇതില്‍ ചില കവിതകളുണ്ടല്ലോ.... അതും... 

അതെ, സര്‍. എന്റെ ചില വിദ്യാര്‍ത്ഥികള്‍ കവിതയെഴുതാനും 
ശ്രമിക്കുന്നുണ്ട്‌.” 

“പക്ഷെ, ഇവരുടെ കവിതകള്‍ നിങ്ങള്‍ തിരുത്തി പരിഷീക്കരിക്കാ 
റുണ്ടോ?” 

“ഇല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിടില്ല. എഴുതിയ പോലെ പ്രസി 
ദ്ധീകരിച്ചിരിക്കുകയാണ്‌.' 

“ഇതെല്ലാം കുട്ടികള്‍ അവരുടെ ഇഷ്ടമനുസരിച്ച്‌ എഴുതുന്നതാ 
ണോ, മറ്റു വല്ലതില്‍ നിന്നും പകര്‍ത്തുന്നതാണോ? അതോ, നിങ്ങള്‍ 
പറഞ്ഞുകൊടുക്കുന്നതോ?' 

“ഞാനിവരോട്‌ പറയുന്നത, താല്‍പര്യമുള്ളതെഴുതാനാണ്‌. എന്തു 
തോന്നുന്നുവോ, അതെഴുതുക. എന്തും എഴുതാം. എഴുതുന്നതെല്ലാം 
പ്രസിദ്ധീകരിക്കുക. എല്ലാം പ്രസിദ്ധീകരിക്കാറുമുണ്ട്‌. 

ഈ ലക്കം അര്‍ധവാര്‍ഷിക പരീക്ഷയ്ക്കുവേണ്ടി പ്രത്യേകം തയ്യാ 
റാക്കിയതാണോ?” ആഫീസര്‍ ചോദിച്ചു. 

ഞാന്‍ പറഞ്ഞു: “ഒരിക്കലുമല്ല. കഴിഞ്ഞ മൂന്നുമാസമായി ഓരോ 
മാസവും ഇതു നടത്താറുണ്ട്‌. ഈ ലക്കും പരീക്ഷയ്ക്ക്‌ പ്രദര്‍ശിപ്പിച്ചു 
എന്നത്‌ ശരിയാണ്‌. പക്ഷെ, പരീക്ഷയ്ക്കുവേണ്ടി തയ്യാറാക്കിയതല്ല." 

ആഫീസര്‍ സന്തോഷത്തോടെ തലയാടി, എന്നിട്ട പറഞ്ഞു: “വളരെ 
മനോഹരമായിട്ടുണ്ട.” തുടര്‍ന്ന്‌ എന്റെ നേരെ നോക്കിപ്പറഞ്ഞു: സുഹൃ 
ത്തേ, നിങ്ങള്‍ ചെയ്യുന്നതെല്ലാം അതിവിചിര്തം തന്നെ! ഈ ആറുമാ 
സത്തിനകം നിങ്ങള്‍ എവിടെ നിന്ന്‌ എവിടം വരെ എത്തിച്ചേര്‍ന്നു! 

പ്രധാനാധ്യാപക൯ പതുക്കെ പറഞ്ഞു: “ ഇനി ഗണിതം. ഭൂമിശാ 
സ്ര്രം, ചരിധ്രം എന്നിവയുടെ പരീക്ഷ എപ്പോള്‍ നടക്കും: ഞങ്ങള്‍ 
ഉച്ചയ്ക്ക്‌ വരട്ടെ?” 

ഒരുപക്ഷെ പ്രധാനാധ്യാപകൻ ഇങ്ങനെ ചോദിച്ചത്‌ എന്നെ ഗൂഡ്‌ 
മായി കളിയാക്കാനായിരിക്കും. ഞാനിതുവരെ കണക്കും ഭൂമിശാ 
സ്ര്രവും പഠിപ്പിക്കാന്‍ തുടങ്ങിയിരുന്നതേയില്ല. അദ്ദേഹത്തിന്‌ ഈ 
വിവരം അറിയാമായിരുന്നുവെന്ന്‌ തോന്നുന്നു, 

ഞാന്‍ പറഞ്ഞു: “സര്‍, ഗണിതത്തിലും ഭൂമിശാസ്ര്രത്തിലും എനി 
ക്കിതുവരെ ഒന്നും ചെയ്യാന്‍ കഴിഞ്ഞിട്ടില്ല. പക്ഷെ, വര്‍ഷാവസാനത്തില്‍ 
അക്കാര്യവും ചെയ്ത്‌ കാണിച്ചുതരാം....ചരിധ്തവിഷയത്തില്‍ ചില 
തെല്ലാം ചെയ്തിട്ടുണ്ട.” 


82 ദിവാസ്വപ്നം 


പ്രധാനാധ്യാപകന്‍: “ഓഹോ! ഉപ്പോഴും വളരെ പ്രധാനപ്പെട്ട വിഷ 
യങ്ങള്‍ ശേഷിച്ചിരിക്കയാണെന്ന്‌ തുറന്ന്‌ പറയു.” 

ആഫീസര്‍: “ഹെഡ്മാസ്റ്റര്‍, അങ്ങയുടെ ദൃഷ്ടിയില്‍ അവയ്ക്ക്‌ കൂടു 
തല്‍ പ്രാധാന്യം കാണും. പക്ഷെ, അദ്ദേഹത്തിന്റെ ദൃഷ്ടിയില്‍ അങ്ങ 
നെയായിരിക്കുകയില്ല. അങ്ങയുടെ വിചാരം ചരിത്രം, ഭൂമിശാസ്ത്രം, 
പെരുക്കപ്പട്ടിക എന്നിവയിലാണ്‌ പഠിപ്പുമുഴുവന്‍ സ്ഥിതിചെയ്യുന്നതെ 
ന്നാണ്‌....അല്ലേ, മിസ്റ്റര്‍, അതല്ലേ കാര്യം?” 

ആഫീസര്‍ അല്പം മൃദുസ്വരത്തിലാണെന്ന്‌ കണ്ടപ്പോള്‍ പ്രധാ 
നാധ്യാപകന്‍ പറഞ്ഞു: “സര്‍, അങ്ങയുടെ വിചാരത്തിലും ആ വിഷ 
യങ്ങള്‍ക്ക്‌ അമിതപ്രാധാന്യമുണ്ടല്ലോ. അങ്ങ്‌ ഞങ്ങളോട്‌ ആ വിഷയ 
ങ്ങളുടെ പരീക്ഷാഫലം പ്രത്യേകം ആവശ്യപ്പെടാറില്ലേ?” 

എല്ലാവരും പരസ്പരം വിനോദസംഭാഷണത്തില്‍ മുഴുകി. എന്റെ 
ക്ലാസിലെ അര്‍ധവാര്‍ഷികപ്പരീക്ഷ അങ്ങനെ കഴിഞ്ഞു. മടങ്ങുമ്പോള്‍ 
ആഫീസര്‍ ചോദിച്ചു: “നിങ്ങളുടെ പരിശോധനാ പ്രതമെവിടെ?” 

“ഇല്ല, സര്‍. അത്‌ തയ്യാറാക്കിയിട്ടില്ല.” 

“ശരി, എന്നാല്‍ നിങ്ങളുടെ ക്ലാസിനെ പരിശോധനയില്‍ നിന്നും 
ഒഴിവാക്കിയിരിക്കുന്നു!” 


അന്തിമസമ്മേളനം 
ഒന്ന്‌ 


അര്‍ധവാര്‍ഷിക പരീക്ഷ കഴിഞ്ഞിരുന്നു. എന്റെ വിദ്യാലയത്തിലെ 
അധ്യാപകരുമായി ഒരു ദിവസം ഞാന്‍ സംഭാഷണം ചെയ്തുകൊണ്ടി 
രിക്കുമ്പോള്‍ ച്രന്ദശേഖര്‍ പറഞ്ഞു: “സത്യം പറയാമല്ലോ. എനിക്ക്‌ 
തോന്നുന്നത്‌ താങ്കള്‍ ഒരു വിചിത്ര മനുഷ്യനാണെന്നാണ്‌. താങ്കളുടെ 
പരീക്ഷണങ്ങള്‍ വളരെയധികം വിജയിച്ചിട്ടുണ്ട്‌. പ്രൈമറിക്ലാസിലെ 
അധ്യാപനത്തില്‍ ഇത്രയ്ക്ക്‌ ഭംഗിയായി പരിവര്‍ത്തനം സാധ്യമാകു 
മെന്ന്‌ എനിക്ക്‌ തീരെ വിശ്വാസമില്ലായിരുന്നു!” 

ഭദ്രശങ്കര്‍ പറഞ്ഞു: “സുഹൃത്തേ, ഇദ്ദേഹം ഇംഗ്ലീഷ്‌ പഠിച്ചിട്ടുള്ള 
ആളല്ലേ, ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങള്‍ വായിക്കുന്നു; എന്നിട്ട പുതിയ 
പുതിയ പരീക്ഷണങ്ങള്‍ നടത്തുന്നു.” 

ചമ്പകലാല്‍ പറഞ്ഞു: “അതുതന്നെയായിരിക്കും ചെയ്യുന്നത്‌....പ 
ക്ഷെ, എല്ലാവര്‍ക്കും അങ്ങനെ ചെയ്യാന്‍ കഴിയില്ല. ഇദ്ദേഹത്തിന്‌ 
പൈസയെക്കുറിച്ചും ചിന്തയില്ല, ഫലത്തെക്കുറിച്ചും ചിന്തയില്ല...പരീ 
ക്ഷണം വിജയമായില്ലെങ്കില്‍തന്നെ ശിക്ഷയൊന്നും കിട്ടാനിടയില്ല 


ല്ലൊ.” 

യ പറയാന്‍ തുടങ്ങി: “നമുക്കൊക്കെ എങ്ങനെ പരീ 
ക്ഷണം നടത്താന്‍ കഴിയും? അതിന്‌ അവസരം കിട്ടണ്ടേ? ഇത്രയ 
ധികം കാര്യങ്ങള്‍ ചിന്തിക്കാനും, അതിനുള്ള ഒരുക്കങ്ങള്‍ ചെയ്യാനും 
ആര്‍ക്കാണ്‌ സമയമുള്ളത്‌. നമുക്ക്‌ ട്യൂഷനെടുക്കണം, വൈകുന്നേരം 
ആഫീസറുടെ അടുത്ത്‌ ഹാജര്‍ കൊടുക്കണം. വീട്ടിലെ കുട്ടികളെ 
സംരക്ഷിക്കണം; ബന്ധുക്കളുടെ കാര്യങ്ങളില്‍ പങ്കുകൊള്ളണം 
ഇതെല്ലാം ചെയ്തുകഴിഞ്ഞാല്‍, നശിച്ചു സമയം പിന്നെ എവിടെ നിന്ന്‌ 
കിട്ടാനാണ്‌? ഇദ്ദേഹം ഒറ്റയ്ക്കാണ്‌; മറ്റു വീട്ടുകാര്യങ്ങളൊന്നുമില്ല....ഇ 
ദ്ദേഹത്തിന്‌ ഇങ്ങനെയൊക്കെ ചെയ്യാന്‍ കഴിയും.” 

എല്ലാം കേട്ടപ്പോള്‍ ഞാന്‍ പറഞ്ഞു: “സഹോദരന്മാരേ, നമുക്ക്‌ 
നമ്മുടെ പ്രാഥമികവിദ്യാലയങ്ങളില്‍ വളരെയേറെ കാര്യങ്ങള്‍ ചെയ്യാന്‍ 
കഴിയും. അധ്ൃയയനരീതിയില്‍ അടിമുടി മാറ്റം വരുത്തുന്നവിധം പലതും 
ചെയ്യാനുണ്ട്‌. പക്ഷെ, ഒരു കാര്യം അതിന്‌ അധ്ധാനിക്കാന്‍ ഒരുക്ക 
മുള്ളവര്‍ വേണം. ലോകത്തിന്റെ ഇന്നത്തെ രൂപമായിരുന്നില്ല, ഇന്നലെ. 


84 ദിവാസ്വപ്നം 


ഈ രൂപമാറ്റം വരുത്തിയതും മനുഷ്യരാണ്‌. താല്‍പ്പര്യം, ആത്മവി 
ശ്വാസം, ഏകാഗ്രത ഇത്രയുമാണ്‌ അതിനുവേണ്ടത്‌. ഇംഗ്ലീഷ്‌ പഠി 
ചുവര്‍ക്കേ പരീക്ഷണങ്ങള്‍ നടത്താന്‍ കഴിയുകയുള്ളു എന്ന ധാരണ 
ശരിയല്ല. അതു വെറും തൊടുന്യായമാണ്‌. ഒന്നും ചെയ്യാന്‍ മനസ്സില്ലാ 
ത്തവന്‍ ഇത്തരം ഒഴികഴിവുകള്‍ പറയുന്നുവെന്നുമാധ്രം. ആസക്തി 
യാണ്‌ പ്രധാനം. ഏതെങ്കിലും കാര്യം നേടാന്‍ വെമ്പല്‍ കൊള്ളുന്ന 
നമ്മുടെ ആത്മാവില്‍ നിന്നാണ്‌ ആസക്തി ജനിക്കുന്നത്‌. പരീക്ഷണം 
നടത്തുന്നവനുള്ളതുപോലുള്ള ഫലേച്ഛ മറ്റാര്‍ക്കുമുണ്ടാവില്ല. നിങ്ങ 
ളൊക്കെ ശമ്പളവര്‍ധനയെക്കുറിച്ച്‌ ചിന്തിച്ച്‌ അധ്യയനഫലം നന്നാ 
ക്കാന്‍ ഉത്സാഹിക്കുന്നു; ഞാനാകട്ടെ പരീക്ഷണത്തിനു വേണ്ടിയാണ്‌ 
പരീക്ഷണം നടത്തുന്നത്‌. അങ്ങനെ എന്റെ ലക്ഷ്യം നേടാനും, എന്റെ 
കര്‍മക്ഷ്രേതം വിപുലമാക്കാനും ഞാനാഗ്രഹിക്കുന്നു. എന്റെ പരാജയം 
എനിക്കു പിമ്പേവരുന്ന പരീക്ഷണകുതുകികള്‍ക്ക്‌ തടസ്സമാകരുതെന്ന്‌ 
ഞാനിച്ചിക്കുന്നു. 

ഞാന്‍ വീണ്ടും തുടര്‍ന്നു: “വേണീലാല്‍ജീ, ബന്ധുക്കളുടെ വീട്ടില്‍ 
പോകുന്നതും, നര്‍മസംഭാഷണം നടത്തുന്നതും ഒരു വലിയ കാര്യ 
മല്ല. അതിന്‌ പ്രത്യേകം സമയത്തിന്റെ ആവശ്യമില്ല. പിന്നെ ആഫീ 
സറുടെ അടുത്ത്‌ നിത്യവും പോകേണ്ടതായ ആവശ്യം എന്താണ്‌? 
നിങ്ങള്‍ നല്ല കാര്യങ്ങള്‍ ചെയ്തുകാണിക്കുക, അതുകൊണ്ടുതന്നെ 
അദ്ദേഹം സന്തുഷ്ടനാകും. മുഖസ്തുതികൊണ്ട്‌ ആരും സന്തോഷി 
ക്കില്ല. മുഖസ്തുതിക്കാര്‍ ജോലിചെയ്യാ൯ ഇഷടപ്പെടാത്തവരാണ്‌. വിദ്യാ 
ലയങ്ങളില്‍ നാം കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിച്ചാല്‍ പിന്നെ, ട്യുഷന്റെ 
ആവശ്യം നേരിടുന്നില്ല. നമ്മള്‍ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്‌ 
ട്യുഷന്റെ ആവശ്യം വരുന്നത്‌.” 

ശിവശങ്കര്‍ ഇടയ്ക്കുകയറിപ്പറഞ്ഞു: “പക്ഷെ, സഹോദരാ, പരിമി 
തമായ ശമ്പളം കിട്ടുന്നവരുടെ കാരതൃത്തില്‍ ഈ തത്ചങ്ങള്‍ക്കൊന്നും 
സ്ഥാനമില്ല. നിങ്ങള്‍ ഇഷ്ടമുള്ള വേതനം ചോദിക്കുന്നു; നിങ്ങള്‍ക്കു 
കിട്ടുന്നു!” 

ഞാന്‍ പറഞ്ഞു: “നിങ്ങളും കൂടുതല്‍ വേതനം ആവശ്യപ്പെടു; 
നിങ്ങള്‍ക്കുകിട്ടും.” 

വിശ്വനാഥന്‍ പറഞ്ഞു: “കൊള്ളാം. അങ്ങനെയാണെങ്കില്‍ ഖേതനം 
കിട്ടുന്നകാര്യം പോകട്ടെ, ജോലി തന്നെ നഷ്ടപ്പെട്ടെന്നുവരും.” 

ഞാന്‍ പറഞ്ഞു: “എല്ലാ അധ്യാപകരും ഒരുമിച്ചുനിന്ന്‌ വേതനവര്‍ധ 
നവി ആവശ്യപ്പെടട്ടെ; അപ്പോള്‍ കാണാം; എത്രപേരെ പിരിച്ചുവിടുമെന്ന്‌. 
പിരിച്ചുവിടുന്നതിനുമുമ്പ്‌ നിങ്ങള്‍ സ്വയം പിരിഞ്ഞുപോകാന്‍ തയ്യാ 
റാകു. നിങ്ങള്‍ കുറച്ചൊക്കെ അനാസക്തി, നിശ്ചിന്തത ശീലിക്കു. എന്റെ 
വിജയത്തിന്റെ ഒരു കാരണം ഈ അനാസക്തിയാണ്‌!” 


അന്തിമസമ്മേളനം 85 


ഭ്രദശങ്കര്‍ ചോദിച്ചു: “അപ്പോള്‍ പിന്നെ, ഉദരപുജ എങ്ങനെ നടക്കും?” 

ഞാന്‍ പറഞ്ഞു: “ഉദരപൂജ! പല്ലുതന്നവന്‍ ഇരയും തരും. നമുക്ക്‌ 
അല്‍പ്പം സാഹസികതയാണാവശ്യം. അന്ധന്മാര്‍ക്ക്‌ എന്താണ്‌ കുറവ്‌? 
ഞാന്‍ തൂപ്പുപണി ചെയ്തും വയറുനിറയ്ക്കാന്‍ ഒരുക്കമാണ്‌. നിങ്ങ 
ളെപ്പോലെ അര്‍ധപട്ടിണി സഹിക്കാന്‍ എനിക്കു കഴിയില്ല, നിങ്ങളുടെ 
യൊക്കെ വേതനം, എന്തു വേതനമാണ്‌” 

വിശ്വനാഥന്‍ പറഞ്ഞു: “മിസ്റ്റര്‍, ഒരിടത്ത്‌ ഒഴിവു വന്നാല്‍ നൂറുപേ 
രുണ്ട്‌ അവിടെ ചാടിവീഴാന്‍; നിങ്ങള്‍ക്കറിയാമോ?” 

ഞാന്‍ പറഞ്ഞു: “അങ്ങനെ ചാടിവീഴുന്നവരെ നാം എതിര്‍ക്കണം. 
നമ്മള്‍ അവര്‍ക്കു ചാര്‍ജ്‌ കൊടുത്താലല്ലേ. അവര്‍ക്ക്‌ ജോലി ചെയ്യാന്‍ 
കഴിയു. പുതിയ ആളുകള്‍ക്ക്‌ ചാര്‍ജ്‌ കൊടുക്കാന്‍ നാം തയ്യാറാകരു 
ത്‌...നമ്മള്‍ വിദ്യാലയത്തിനു ചുറ്റും ഇരുപത്തിനാലു മണിക്കൂറും 
കാവല്‍ നില്‍ക്കാന്‍ തയ്യാറാകുന്നു; പക്ഷെ, നാം വീണിരിക്കുന്ന പടുകു 
ഴിയില്‍ മറ്റുള്ളവരെ വീഴാന്‍ നാമെന്തിന്‌ അനുവദിക്കുന്നു! അവരുടെ 
കാലില്‍ വീണു പറയണം, സഹോദരാ, മറ്റെന്തെങ്കിലും തൊഴിലമ്പേ 
ഷിക്കു' എന്ന്‌. ഈ പട്ടിണിത്തൊഴിലില്‍ കുടുങ്ങല്ലേ, ഈ സ്തുതിപാ 
കവലയത്തില്‍പ്പെടല്ലേ, ഈ കരുതല്‍ തടങ്കലില്‍ നിന്ന്‌ അകന്നു 
പോകു എന്ന്‌.” 

പിന്നീട്‌ മണിക്കൂറുകള്‍ തന്നെ ചര്‍ച്ച നടന്നുകൊണ്ടിരുന്നു; എന്റെ 
കൂട്ടുകാരായ അധ്യാപകരില്‍ ഒരു പുതിയ ആവേശം ഉണര്‍ന്നതായി 
ഞാന്‍ കണ്ടു. ഞാന്‍ വിചാരിച്ചു “കൊള്ളാം! പഴയ രീതിയിലുള്ള അടി 
മത്തത്തിന്റെ വേരുകള്‍ അല്പമൊന്ന്‌ ഇളകിയിട്ടുള്ളതായി എനിക്കു 
മനസ്സിലായി. 


രണ്ട്‌ 


ഞാന്‍. ഭൂമിശാസ്ത്രം പഠിപ്പിക്കാനുള്ള ചിന്തയില്‍ മുഴുകി. ഭൂമിശാസ്ത്ര 
ത്തിന്റെ പാഠപുസ്തകങ്ങള്‍ എന്നെ നിരാശനാക്കി. അതുകൊണ്ട്‌ ഞാന 
തെല്ലാം ഒരു ഭാഗത്ത്‌ മാറ്റിവച്ചു. പാഠ്യപദ്ധതി നോക്കിയപ്പോള്‍ മന 
സ്റ്ിന്‌ ആഘാതമേറ്റപോലെയായി. കുട്ടികളെ നദികളുടെയും പര്‍വത 
ങ്ങളുടെയും പേരെല്ലാം എന്തിന്‌ വെറുതെ ഉരുവിടുവിക്കണം? എനി 
ക്കുതന്നെ അതൊന്നും ഓര്‍മയില്ല. ഇന്നലെ ഡപ്യൂട്ടി ഡയറക്ടര്‍ 
ആസ്ത്രേലിയായിലേക്കുള്ള മാര്‍ഗം ഭൂപടത്തില്‍ അന്വേഷിച്ചുലയുന്നത്‌ 
ഞാന്‍ കണ്ടതാണ്‌. കുട്ടിക്കാലത്ത്‌ ഉരുവിട്ട ഭൂമിശാസ്ര്രം ആര്‍ക്ക്‌ 
ഓര്‍മയുണ്ടാകാനാണ്‌? ഞാന്‍ ചിന്തിച്ചു. ഭൂമിശാസ്ത്രം പഠിപ്പിക്കേണ്ട 
തില്ലെന്ന്‌ നിശ്ചയിച്ചാലോ? ആഫ്രിക്കയില്‍ യാര്ര ചെയ്തകാലത്താണ്‌ 
ഞാന്‍ ഭുമിശാസ്ര്രം ശരിയായി പഠിച്ചത്‌. അതിനുശേഷമാണ്‌ ആ വിഷ 
യത്തില്‍ എന്റെ കണ്ണുതെളിഞ്ഞത്‌. ഇന്നെനിക്ക്‌ അതില്‍ വളരെയേറെ 


86 ദിവാസ്വപ്നം 


താല്‍പര്യവുമുണ്ട്‌. ആ വിഷയം വളരെ ഉപയോഗമുള്ളതാണെന്നും 
എനിക്കു ബോധ്യമായിട്ടുണ്ട്‌. പക്ഷെ ഈ കുട്ടികളെ ഇപ്പോള്‍ തന്നെ 
ഇതൊക്കെ പഠിപ്പിക്കുകയും ഉരുവിടുവിക്കുകയും ചെയ്യുന്നതിന്റെ ആവ 
ശ്യമെന്താണ്‌? ഈ പാഠ്യ പദ്ധതിയുമായി മുന്നോട്ടുപോകാനും എനിക്ക്‌ 
കഴിയില്ല. അതു നോക്കിയപ്പോള്‍ ഞാന്‍ അറിയാതെ ചിരിച്ചുപോയി 
എന്റെ സ്വന്തം രീതിയില്‍ കുട്ടികള്‍ക്ക്‌ ഭുമിശാസ്ര്രജ്ഞാനം പകര്‍ന്നു 
കൊടുക്കാനുള്ള അനുമതി വാങ്ങിയാലോ എന്നു ഞാന്‍ ചിന്തിച്ചു. 

ഡപ്യൂട്ടി ഡയറക്ടറുടെ അടുത്തുചെന്നു. അദ്ദേഹം ചോദിച്ചു: 
“പറയൂ, എന്താണ്‌ കാര്യം ?” . 

ഞാന്‍ ചോദിച്ചു: “വിദ്യാലയത്തില്‍ ഭൂമിശാസ്രതപഠനം ഒഴിവാക്കി 
യാല്‍ എന്താണ്‌ കുഴപ്പം?” 

അദ്ദേഹം പറഞ്ഞു: “അതു ശരിയല്ല. പാഠ്യപദ്ധതിയില്‍ ആ വിഷ 
യത്തിന്‌ വളരെ പ്രാധാന്യം നല്‍കിയിട്ടുണ്ട്‌. ചരി്രത്തേക്കാള്‍ ഇന്ന്‌ 
അതിന്‌ കൂടുതല്‍ ഉപയോഗമുണ്ട്‌. നമ്മുടെ പരീക്ഷണത്തില്‍ ആ 
വിഷയം ഉപേക്ഷിക്കാന്‍ കഴിയില്ല. നല്ലപോലെ പഠിപ്പിക്കുക തന്നെ 
വേണം. നിങ്ങള്‍ ഏതു രീതി അവലംബിച്ചാലും വിരോധമില്ല. വിഷയം 
വളരെ സരസമാണെന്നും നല്ല പോലെ പഠിപ്പിക്കാന്‍ കഴിയുമെന്നും 
മറ്റധ്യാപകരെ ബോധ്യപ്പെടുത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം 
നിങ്ങളുടെ പരീക്ഷണത്തിന്റെ മഹത്വം സ്ഥിതിചെയ്യുന്നത്‌ അക്കാര്യ 
ത്തിലാണ്‌.” 

അങ്ങനെ അദ്ദേഹം വളരെ സമര്‍ത്ഥമായി എന്റെ വായമുടിക്കെട്ടി. 
അപ്പോള്‍ ഞാന്‍ പറഞ്ഞു: “സര്‍ പക്ഷെ ഈ പാഠ്യപദ്ധതിയും പാഠ 
പുസ്തകങ്ങളും ഞാന്‍ സ്വീകരിക്കുകയില്ല. ഞാന്‍ എന്റെ രീതിയില്‍ 
പഠിപ്പിക്കാം. താങ്കള്‍ അതില്‍ നിരാശപ്പെടരുതെന്ന്‌ അപേക്ഷയുണ്ട്‌.” 

അദ്ദേഹം പറഞ്ഞു: “ഞാനും അതാണാഗ്രഹിക്കുന്നത്‌.” 

കുറച്ചു കഴിഞ്ഞപ്പോള്‍ അദ്ദേഹം മറ്റൊരു ചോദ്യം ചോദിച്ചു: 
“ലക്ഷ്മീശങ്കര്‍, ഇപ്പോഴത്തെ പരീക്ഷകളെക്കുറിച്ച്‌ നിങ്ങളുടെ അഭി 
പ്രായമെന്താണ്‌? പുതിയ പദ്ധതിയെ സമര്‍ത്ഥിക്കുന്നവര്‍ പരീക്ഷയെ 
അങ്ങേയറ്റം വിരോധിക്കുന്നു ; അതിന്റെ തിന്മകള്‍ ഭയങ്കരമാണന്ന്‌ വാദി 
ക്കുന്നു. പക്ഷെ ഞങ്ങള്‍ക്ക്‌ വിദ്യാഭ്യാസ വിഭാഗം നിലനിര്‍ത്താതെ 
പറ്റില്ല. ഞങ്ങള്‍ പരീക്ഷ എങ്ങനെ ഒഴിവാക്കും? ഞങ്ങള്‍ക്ക്‌ പരീക്ഷ 
യുടെ ഫലവും വളരെ പ്രധാനമാണ്‌. പരീക്ഷയില്ലെങ്കില്‍ അധ്യാപ 
കര്‍ താല്‍പര്യത്തോടെ പഠിപ്പിച്ചില്ലെന്ന്‌ വരും. നല്ല സമര്‍ത്ഥനായ 
അധ്യാപകന്‍ പഠിപ്പിച്ചാലും, പരീക്ഷയില്ലാതെ ഞങ്ങള്‍ക്കെങ്ങനെ മന 
സ്സിലാക്കാന്‍ കഴിയും, അദ്ദേഹം പഠിപ്പിച്ചോ, ഇല്ലയോ എന്ന്‌. ഇതി 
നെല്ലാം പുറമേ വിദ്യാര്‍ത്ഥികള്‍ അധ്യയനത്തില്‍ പുരോഗതി നേടിയോ 
എന്നറിയാന്‍ ഒരു സ്യ്രദായം ആവശ്യമാണ്‌. ഈ വിഷമ പ്രശ്‌നത്തെ 
ക്കുറിച്ച്‌ നിങ്ങളുടെ അഭിപ്രായം എന്താണ്‌?” 


അന്തിമസമ്മേളനം ൫87 


ഞാന്‍ പറഞ്ഞു : “സര്‍, താങ്കളുടെ പ്രശ്നം തികച്ചും പ്രസക്ത 
മാണ്‌. കുട്ടികള്‍ പഠിക്കുകയും അധ്യാപകര്‍ പഠിപ്പിക്കുകയും ചെയ്യു 
ന്നിടത്തോളം കാലം പരീക്ഷ അനിവാര്യമാണ്‌. വിദ്യാര്‍ത്ഥി സ്വഹൃദ 
യത്തില്‍ നിന്നുയരുന്ന യഥാര്‍ത്ഥമായ ആവേശത്തോടെ പഠിക്കാ 
നെത്തുകയും അധ്യാപന കലയില്‍ സമര്‍ത്ഥനായ അധ്യാപകന്‍ അതു 
പോലുള്ള ആവേശത്തോടെ പഠിപ്പിക്കാനിരിക്കുകയും ചെയ്യുമ്പോള്‍ 
മാത്രമേ പരീക്ഷ ഒഴിവാക്കാന്‍ കഴിയുകയുള്ളു. പക്ഷെ ഇന്നത്തെ 
സാഹചര്യത്തില്‍ പരീക്ഷ എത്രയും ആവശ്യമാണ്‌.” 

ആഫീസര്‍ പറഞ്ഞു: “സുഹൃത്തേ, ഇക്കാര്യത്തില്‍ ഞാന്‍ ചില 
പരിഷ്കാരങ്ങള്‍ വരുത്താനാഗ്രഹിക്കുന്നു.” 

ഞാന്‍ പറഞ്ഞു: “ഇന്ന്‌, അര്‍ധവാര്‍ഷികമായിട്ടും വാര്‍ഷികമായി 
ട്ടുമാണല്ലോ പരീക്ഷ നടക്കുന്നത്‌. ഇത്‌ മാസാടിസ്ഥാനത്തിലാക്കാന്‍ 
ശ്രമം ചെയ്യുന്നത്‌ കൊള്ളാം. പരീക്ഷയുടെ മാനദണ്ഡം കൊണ്ട്‌ കുട്ടി 
യുടെ കഴിവറിയാനാണാഗ്രഹിക്കുന്നതെങ്കില്‍ അതാണ്‌ ചെയ്യേണ്ടത്‌. 
പരീക്ഷയോട്‌ അടുപ്പം കൂടുന്തോറും അവന അക്കാര്യത്തിലുള്ള ഭയം 
കുറയും. അതിപരിചയം കൊണ്ട്‌ ഭയം സഹനീയമായിത്തീരും. രണ്ടാ 
മത്തെ കാരൃം പരീക്ഷ സമര്‍ത്ഥരായ വിദ്യാര്‍ത്ഥികളുടെ പുരോഗതി 
അളക്കാനല്ല, മറിച്ച്‌, ദുര്‍ബല ബുദ്ധികളും അപക്വമതികളുമായ 
വിദ്യാര്‍ത്ഥികളെ ഉണര്‍ത്താനും, അവരുടെ ദൌര്‍ബല്യങ്ങളെ മനസ്സി 
ലാക്കാനുമുള്ള ഉപാധിയായിത്തീരണം. മുന്നാമത്തെ കാര്യം, ഒരു 
വിഷയം നല്ലപോലെ അറിയുമെന്ന്‌ വിശ്വാസമുള്ള കുട്ടികളെ പരീക്ഷ 
യില്‍ നിന്ന്‌ ഒഴിവാക്കണം. വിദ്യാര്‍ത്ഥി സ്വേച്ഛയാ, തന്റെ ദൌര്‍ബല്യം 
മനസ്സിലാക്കാനായി പരീക്ഷയെഴുതുകയും ആ ദാര്‍ബല്യം ദൂരീകരി 
ക്കാനുള്ള ഉപായമാണ്‌ പരീക്ഷയെന്ന്‌ അവരെ മനസ്സിലാക്കിക്കൊടു 
ക്കുകയും ആവശ്യമാണ്‌. പരീക്ഷിച്ചറിയേണ്ടുന്ന വിഷയങ്ങളില്‍ 
മാത്രമേ പരീക്ഷ നടത്തേണ്ടതായിട്ടുള്ളു. ശേഷിച്ച വിഷയങ്ങളെ പരീ 
ക്ഷയില്‍ നിന്ന്‌ ഒഴിവാക്കുക. പരീക്ഷാ സമയത്ത്‌ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 
പാഠപുസ്തകം നോക്കിയെഴുതാന്‍ അവസരം നല്‍കുക. അറിയാത്ത 
കാര്യം പുസ്തകത്തില്‍ നോക്കിയെഴുതാന്‍ നാമവരെ അനുവദിക്കുക; 
ഉത്തരമെഴുതുമ്പോള്‍ കുട്ടികള്‍ പാഠപുസ്തകം എത്രത്തോളം പ്രയോ 
ജനപ്പെടുത്തുന്നുവെന്ന്‌ നോക്കി അവരെ പരീക്ഷിക്കുക; ഇതിനെല്ലാം 
പുറമെ, വിദ്യാര്‍ത്ഥികളെ മൂന്നുവര്‍ഗമായി തിരിക്കുക, ക്ലാസ്സുകയറ്റ 
ത്തിന്‌ യോഗ്യതയുള്ളവര്‍, യോഗ്യതയില്ലാത്തവര്‍, കുറച്ചുകാലത്തിനു 
ശേഷം യോഗ്യത നേടാവുന്ന ദുര്‍ബലര്‍! ഒന്നാം ക്ലാസ്സ്‌, രണ്ടാംക്ലാസ്സ്റ്‌ 
എന്നിങ്ങനെയുള്ള തരംതിരിവ്‌ ഉപേക്ഷിക്കുക.” 

ആഫീസര്‍ ഇടയ്ക്കു കയറിപ്പറഞ്ഞു: “സുഹൃത്തേ, അടുത്ത 
കൊല്ലം ഇക്കാര്യത്തില്‍ എനിക്ക്‌ നിങ്ങളെ എന്റെ സഹായിയായി സ്വീക 
രിക്കേണ്ടിവരും!” 


88 ദിവാസ്ധപ്നം 


ഞാന്‍ ചിരിച്ചുകൊണ്ടു പറഞ്ഞു: “പരീക്ഷ അധ്യാപകര്‍ തന്നെ 
നടത്തണം. അവര്‍ക്കു മാത്രമേ അവരുടെ വിദ്യാര്‍ത്ഥികളുടെ കഴിവ്‌ 
ശരിക്കും മനസ്സിലാക്കാന്‍ കഴിയൂ. അവരുടെ കഴിവുകേടും അധ്യാപ 
കക്ക്‌ അറിയാമായിരിക്കും. ഓരോ കുട്ടിയും ക്ലാസ്സ്‌ കയറ്റത്തിന്‌ 
അര്‍ഹനോ അനര്‍ഹനോ എന്ന്‌ അവര്‍ക്ക്‌ മാത്രമേ നിശ്ചയിക്കാന്‍ കഴി 
യുകയുള്ളു. പക്ഷെ, ഒരു സഹായിയുടെ ആവശ്യമുണ്ട്‌; പരീക്ഷകനെ 
സഹായിക്കാനല്ല, പരീക്ഷകന്‍ പരീക്ഷ നടത്താന്‍ കഴിവുണ്ടോ എന്ന 
റിയാന്‍.” 

ആഫീസര്‍ പറഞ്ഞു: ”നിങ്ങളിപ്പറഞ്ഞത്‌ വേറൊരു വിചിത്ര കാര്യ 
മാണ്‌.” 

ഞാന്‍ പറഞ്ഞു: “ശരിയാണ്‌; കാര്യം അങ്ങനെ തന്നെയാണ്‌.” 

പരീക്ഷയെക്കുറിച്ച്‌ എനിക്ക്‌ വേറെയും ചിലതെല്ലാം പറയാനുണ്ടാ 
യിരുന്നു. പക്ഷെ, ഭക്ഷണത്തിന്‌ സമയമായതുകൊണ്ട്‌ അദ്ദേഹം എഴു 
ന്നേറ്റു. എന്നിട്ട ചിരിച്ചു കൊണ്ട്‌ പറഞ്ഞു: “കൊള്ളാം ഇതിനെക്കുറിച്ചു 
നമുക്ക്‌ ഒരിക്കല്‍ക്കൂടി ചര്‍ച്ച നടത്താം. ഒരു ദിവസം എല്ലു അധ്യാപ 
കരുടേയും മുമ്പില്‍ നിങ്ങളിതിനെക്കുറിച്ച്‌ ഒരു പ്രസംഗട്‌ നടത്തണം.” 

ഞാനദ്ദേഹത്തെ വന്ദിച്ച്‌ അവിടെ നിന്നും ഇറങ്ങി. ആ സമയത്ത്‌ 
എന്റെ മനസ്സ്‌ മന്ത്രിച്ചു-“പ്രസംഗം കേട്ട സ്വയം നന്നാകുന്ന അധ്യാപ 
കന്‍ എവിടെയുണ്ട്‌? പരീക്ഷാ മോഹത്തില്‍ നിന്ന്‌ അവരെ ഒഴിവാ 
ക്കുക വളരെ പ്രയാസമാണ്‌. എങ്ങനെയെങ്കിലും സാധിക്കണമെങ്കില്‍ 
ആഫീസറുടെ കല്‍പന വേണം, അദ്ദേഹത്തിന്റെ നിസ്സഹാ 


മൂന്ന്‌ 


നാലാംക്ലാസ്സിലെ കുട്ടികള്‍ ഭൂമിശാസ്ത്രമെന്ന്‌ കേട്ടിരുന്നു; അവര്‍ ആ 
വിഷയവുമായി പരിചയമുള്ളവരുമായിരുന്നു. ഞാന്‍ ഭൂപടം വരുത്തി. 
കത്തിയവാര്‍, ബോംബെ എന്നീ പ്രദേശങ്ങളുടെ ഭൂപടം ബോര്‍ഡില്‍ 
തൂക്കി. കുട്ടികള്‍ക്ക്‌ വളരെ ആശ്ചര്യമായി. ഇന്നുവരെ, ഞാനവരെ ഭൂമി 
ശാസ്ര്തം പഠിപ്പിച്ചിട്ടു തന്നെയില്ല. അവര്‍ അവരുടെ നോട്ടു പുസ്തക 
ത്തിന്റെ കടലാസ്സുകള്‍ കീറി കുഴലുകളാക്കി വിരലിലിട്ടു കറക്കാന്‍ 
തുടങ്ങി ഞാനത്‌ ശ്രദ്ധിച്ചു. 

ഞാന്‍ ചോദിച്ചു: “എന്തിനാണീ കുഴലുകള്‍?” കുട്ടികള്‍ പറഞ്ഞു: 
“സര്‍ ഭൂപടം തൊട്ടുകാണിക്കാന്‍.” ാ 

ഞാന്‍ ഒന്ന്‌ ഞെട്ടി. ഭൂപടം തൊട്ടുകാണിക്കുക! നമ്മുടെ ഭൂമിശാ 
“സ്ര്രാധ്യാപനം ഇത്രത്തോളം വിചിത്രമായിരിക്കുന്നു! കുറച്ചനേരത്തെ 
വിനോദത്തിനുവേണ്ടി ഞാന്‍ കുട്ടികളോട്‌ പറഞ്ഞു: “കൊള്ളാം. ഭവ 
നഗര്‍ കാണിച്ചു തരു.” 

ഒരു കുട്ടി ബോംബെ പ്രവിശ്യയുടെ ഭൂപടത്തില്‍ നാലുഭാഗത്തും 
കണ്ണോടിച്ച്‌, ബേംബെ വായിച്ചു; അഹമ്മദാബാദ്‌ വായിച്ചു; കീഴോ 


അന്തിമസമ്മേളനം ൫89 


ട്ടിറങ്ങി പൂന വായിച്ചു; ഇങ്ങേ ഭാഗത്ത്‌ വന്ന്‌ പോര്‍ബന്തര്‍ വായിച്ചു; 
പുറകില്‍ നിന്നു കൊണ്ട്‌ രണ്ടു മൂന്ന്‌ കുട്ടികള്‍ ഭവനഗര്‍ അന്വേഷിക്കു 
കയായിരുന്നു. അവരുടെ വിരലിലെ കുഴലുകള്‍ ഭവനഗര്‍ കാണിക്കാന്‍ 
വെമ്പുകയായിരുന്നു. ഒടുവില്‍ ഒരു കുട്ടി ചോദിക്കാതെ തന്നെ ഭവന 
ഗര്‍ കാണിച്ചു തന്നു. 

ഞാന്‍ ചോദിച്ചു “ഭവനഗര്‍ ഏതു ദിക്കിലാണ്‌?” 

കുട്ടികള്‍ മുകളിലേക്കും, കീഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും 
നോക്കി മനസ്സിലെന്തൊക്കെയോ കണക്കുകൂട്ടി പറഞ്ഞു: “സര്‍ വടക്ക്‌. 
വടക്ക്‌ മുകള്‍ ഭാഗത്താണ്‌. ഇതു കിഴക്കു ഭാഗമല്ലേ?” 

ഞാന്‍ ചിരിച്ചു: “മുകളില്‍ ആകാശമാണ്‌. അവിടെയെങ്ങനെ വടക്ക്‌ 
വരും?” 

കുട്ടികള്‍ പറഞ്ഞു: “മുകളില്‍ വടക്കും, താഴെ തെക്കുമാണ്‌.” 

മറ്റൊരു കുട്ടി: “സര്‍ തെക്ക്‌, വടക്ക്‌ നീളം കൂടുതലും, കിഴക്ക്‌ പടി 
ഞ്ഞാറ്‌ വീതി കൂടുതലുമാണ്‌.” മുന്നാമന്‍ പറഞ്ഞു: “സൂര്യന്‍ ഉദി 
ക്കുന്ന ഭാഗം കിഴക്ക്‌.” 

ഞാന്‍ പറഞ്ഞു: “കാണിച്ചു തരു ഈ ഭൂപടത്തില്‍ സൂര്യന്‍ എവി 
ടെയാണ്‌?” 

കുട്ടികള്‍ വിചാരത്തില്‍ മുഴുകി. 

ഞാന്‍ പറഞ്ഞു “ ശ്രതുഞ്ജയ നദി കാണിച്ചു തരൂ.” കുട്ടികള്‍ 
കുഴല്‍ കൊണ്ട്‌ വന്ന്‌ കാണിച്ചു തന്നു. 

ഞാന്‍ ചോദിച്ചു: അതെന്തു കൊണ്ട്‌ അറബിക്കടലില്‍ ചെന്നു ചേരു 
ന്നില്ല?” 

ഒരു കുട്ടി പറഞ്ഞു: “സര്‍, അത്‌ അതിന്റെ ഇഷ്ടം. അതിന്‌ 

ഖംപാത്‌ ഉള്‍ക്കടലില്‍ ചേര്‍ന്നേ തീരൂ.” 

ഞാന്‍ ചോദിച്ചു: “ ഈ നദി ഇങ്ങനെ കീഴെ വന്നുചേരുന്നത്‌ എന്തു 
കൊണ്ടാണ്‌. ?” 

കുട്ടി പറഞ്ഞു: “സര്‍ അങ്ങനെയല്ലേ ഒഴുകുക. നോക്കു. തെക്ക്‌ 
ഇവിടെ കീഴെ അല്ലേ?” 

എനിക്കദ്ഭുതം തോന്നി. കഴിഞ്ഞ കൊല്ലം പഠിച്ച ഭൂമിശാസ്ര്രം 
അവര്‍ മറന്നിരുന്നില്ല. പറഞ്ഞു പറഞ്ഞ്‌ പഠിച്ചതിന്റെ വിജയം! ഇക്കൊ 
ല്ലവും എനിക്കങ്ങനെ പഠിപ്പിക്കാന്‍ കഴിയും. പക്ഷെ അത്‌ ഭൂമി 
ശാസ്ത്രം പഠിപ്പിക്കലാകുമോ? ഞാന്‍ കുട്ടികളോട പറഞ്ഞു: “ഭൂപടം 
മടക്കൂ. ഒരു മാസം കഴിഞ്ഞ്‌ നമുക്ക്‌ ഭൂമിശാസ്ര്രം പഠിച്ചു തുടങ്ങാം 
ഇനി കുറച്ച്‌ ദിവസം നിങ്ങള്‍ ചിത്രങ്ങള്‍ വരയ്ക്കു.” 

കുട്ടികള്‍ എന്റെ നേരെ നോക്കി. ചിര്രരചന ആ വിദ്യാലയത്തില്‍ 
ഒരു പുതിയ വിഷയമായിരുന്നു. പാഠ്യ പദ്ധതിയില്‍ ഉള്‍പ്പെട്ടതുമായി 
രുന്നില്ല. വിദ്യാലയത്തില്‍ അത്തരം യാതൊരുവിധ സര്‍ഗാത്മക പരി 
പാടിക്കും സ്ഥാനമില്ലായിരുന്നു. പക്ഷെ, അത്തരം ചില പ്രവൃത്തികള്‍ 
തുടങ്ങാന്‍ ഞാന്‍ ബാധ്യസ്ഥനായിരുന്നു. 


90 ദിവാസ്വപ്നം 


അടുത്ത ദിവസം ഞാന്‍ കുട്ടികളോട്‌ പറഞ്ഞു “നോക്കൂ നിങ്ങള്‍ 
ചിത്രം വരയ്ക്കുക. എത്ര കണ്ട്‌ കഴിയുമോ ആ രീതിയില്‍ വരയ്ക്കുക; 
നോക്കി വരയ്ക്കാം, പകര്‍ത്താം; ഓര്‍മിച്ചു വരയ്ക്കാം; ഇഷ്ടംപോലെ 
ചെയ്യാം. മനുഷ്യനോ, പക്ഷിയോ, മൃഗമോ, ശലഭങ്ങളോ, വ്ൃക്ഷങ്ങളോ, 
പുഷ്പങ്ങളോ, ആകാശമോ, വീടോ, മറ്റു വസ്തുക്കളോ, ഭൂപടമോ, 
എന്താണിഷ്ടം അതുവരയ്ക്കാം.” കേള്‍ക്കേണ്ട താമസം കുട്ടികള്‍ 
പെന്‍സില്‍ കൊണ്ട സ്‌ളേറ്റില്‍ വര തുടങ്ങി. വളഞ്ഞും, പുളഞ്ഞും, 
നീളത്തിലും, അങ്ങനെയും, ഇങ്ങനെയും, പല പ്രകാരത്തിലുള്ള 
ചിത്രങ്ങള്‍ക്ക്‌ രൂപം കൊടുക്കാന്‍ അവര്‍ ശ്രമം തുടങ്ങി. പ്രഭാത സമയം 
മുഴുവന്‍ ചിത്രം വരയില്‍ കഴിഞ്ഞു. മണിയടിച്ചു. അപ്പോള്‍ മാത്രമേ 
കുട്ടികള്‍ കണ്ണുതുറന്നുള്ളു. ക്ലാസിന്റെ സമയം കഴിഞ്ഞിരുന്നു. 

ഞാന്‍ കുട്ടികളോട്‌ പറഞ്ഞു “നിങ്ങളില്‍ ആരുടെയെങ്കിലും അച്ച 
നമ്മമാര്‍ കടലാസും പെന്‍സിലും തരുമെങ്കില്‍ അവര്‍ കടലാസിലും 
മറ്റുള്ളവര്‍ സ്‌ളേറ്റിലും ചിധ്രങ്ങള്‍ വരച്ചുകൊണ്ടുവരൂ!” 

രണ്ടു നാലു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ഇതിനിടയില്‍ അനേകം 
ചിത്രങ്ങള്‍ വരച്ചു കഴിഞ്ഞിരുന്നു. ചിത്രകാരന്‍ പൊട്ടക്കണ്ണുകൊണ്ടു 
പോലും നോക്കാന്‍ മടിക്കുന്ന ചിത്രങ്ങള്‍! എങ്കിലും ആ ചിത്രങ്ങള്‍ 
ആ കുട്ടികളുടെ ഭാവനയുടെ, കഴിവിന്റെ ഫലങ്ങളായിരുന്നു. 

ഞാന്‍ നിശ്ചയിച്ചു. “ഈ ചിത്രങ്ങളുടെ എണ്ണമെടുത്ത്‌ പ്രത്യേക 
സംഗ്രഹമുണ്ടാക്കണം.” കുറച്ചു മടിച്ചിട്ടാണെങ്കിലും ഒരു ദിവസം 
ആഫീസറെ ചെന്നു കണ്ടു. കുറെ ഉപയോഗശുന്യമായ കടലാസുകളും 
രണ്ടു ഡസന്‍ പെന്‍സിലും വാങ്ങി. അദ്ദേഹം ചോദിച്ചു. “അധ്യാപനം 
മാറ്റിവച്ച്‌ വീണ്ടും നിങ്ങള്‍ ഇത്തരം വിഷയങ്ങളില്‍ മുഴുകിയെന്നു 
തോന്നുന്നു.” 

ഓരോ വിദ്യാര്‍ത്ഥിയുടെയും ചിത്രത്തിനനുസരിച്ച്‌ കടലാസ്‌ കീറി 
തയ്യാറാക്കി, വിഷയ്രകമത്തിനനുസരിച്ച്‌ അതില്‍ ചിത്രം വരയ്ക്കാന്‍ 
ഞാന്‍ നിര്‍ദേശിച്ചു. ചിര്ത രചനയുടെ പശ്ചാത്തലമൊരുക്കാന്‍ വേണ്ടി 
ഞാന്‍ വേപ്പിന്റെ ചെറിയ ചില്ലകള്‍, ആലിലകള്‍, തുളസിക്കതിരുകള്‍ 
മുതലായ വിവിധ വസ്തുക്കള്‍ അവിടെ കൊണ്ടു വന്നു വച്ചു. ഒരു 
കച്ചവടക്കാരന്റെ കടയില്‍ നിന്നും പലതരത്തിലുള്ള അച്ചടിച്ച പരസ്യ 
ങ്ങളുടെ അഗ്രഭാഗങ്ങള്‍ മാതൃകയ്ക്കായി ഒരുക്കി. രണ്ടു സുഹൃത്തു 
ക്കളുടെ വീടുകളില്‍ നിന്ന്‌ ചില നല്ല ചിത്രങ്ങള്‍ കൊണ്ടുവന്ന്‌ ചുവ 
രില്‍ തൂക്കി. എപ്പോഴും ഉപയോഗത്തില്‍ വരുന്ന മഷിക്കുപ്പി, പേന, 
ടിന്ന്‌, പെട്ടി എന്നിവ ഭംഗിയായി അലങ്കരിച്ചുവച്ചു. ഒരു ബോര്‍ഡില്‍ 
വലിയ അക്ഷരത്തില്‍ എഴുതിവച്ചു “ചിര്രം വരയ്ക്കുക....... ചിത്രം 
വരയ്ക്കുക, സ്വയം ചിത്രം വരയ്ക്കുക! നിങ്ങള്‍ക്ക്‌ ചിത്രം വരയ്ക്കാ 
നറിയാം. ദിവസവും അനേകം ചിത്രങ്ങള്‍ വരയ്ക്കുന്നുണ്ട; ഇനിയും 
വരയ്ക്കുക!” 


അന്തിമസമ്മേളനം 91 


കുട്ടികള്‍ ചിധ്രങ്ങള്‍ വരയ്ക്കാന്‍ തുടങ്ങിയെന്നല്ല, അതില്‍ മുഴു 
കുകതന്നെ ചെയ്തു. ചിലര്‍ അച്ചടിച്ച ചിത്രങ്ങളുടെയും, ചിധ്ര വേല 
കളുടെയും പകര്‍പ്പുകള്‍ യഥാതഥം വരച്ചു. മറ്റു ചിലരാകട്ടെ യഥാര്‍ത്ഥ 
പുഷ്പങ്ങളുടെ നിറങ്ങള്‍ അതേപടി കലര്‍ത്തിവരച്ചു. ചിലര്‍ ചിത്രം 
പരച്ചിരുന്നില്ല; എങ്കിലും എങ്ങനെ വരയ്ക്കണമെന്ന്‌ ഏകാഗ്രമായി 
നോക്കിക്കൊണ്ടിരുന്നു. 

രണ്ടാഴ്ച കഴിഞ്ഞപ്പോല്‍ ഞാന്‍ ഹൈസ്ക്കൂളിലെ ഒരു ചിത്രാധ്യാ 
പകനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തോട്‌ പറഞ്ഞു: “താങ്കള്‍ 
ചിത്രം വരയ്ക്കാന്‍ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ബോര്‍ഡില്‍ ഇഷ്ട 
മുള്ള ചിര്രം വരച്ചാല്‍ മതി. പക്ഷെ, വളരെ സാവധാനത്തില്‍, ചിട്ട 
യോടെ വരയ്ക്കണമെന്നു മാര്തം. വൃക്ഷം നോക്കി വൃക്ഷം വരയ്ക്കു; 
കസേര നോക്കി കസേര വരച്ചു കാണിക്കു!” ചിത്രാധ്യാപകന്‍ 
അങ്ങനെ തന്നെ ചെയ്തു. കുട്ടികള്‍ അതില്‍ മുഴുകി നോക്കിയിരുന്നു. 
രണ്ടാം ദിവസം ചിത്രരചന വീണ്ടും ഉല്‍സാഹത്തോടെ തുടര്‍ന്നു. 
ചിത്രം വരയ്ക്കാനുള്ള നിയമങ്ങള്‍ വിദ്യാര്‍ത്ഥികള്‍ മനസ്സിലാക്കിയ 
തായി തോന്നി. അതിനുശേഷം ഞാന്‍ അവരുടെ ചിത്രങ്ങളുടെ ചുവ 
ട്ടില്‍ തീയതിയും പേരും എഴുതി വയ്ക്കാന്‍ തുടങ്ങി. 

കുറച്ചു ദിവസം കഴിഞ്ഞപ്പോള്‍ ആ ചിര്രകാരനായ സുഹൃത്തിനെ 
ഞാന്‍ വീണ്ടും വിളിച്ചുകൊണ്ടുവന്നു. രേഖാ ചിര്രങ്ങളിലും ചായച്ചി 
ത്രങ്ങളിലും പലതരം നിറങ്ങള്‍ കലര്‍ത്തുന്നതെങ്ങനെയെന്ന്‌ കുട്ടി 
കള്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കാന്‍ ഞാനദ്ദേഹത്തോടഭ്യര്‍ത്ഥിച്ചു. ചിത്ര 
കാരന്‍ ഒന്ന്‌, രണ്ട്‌, മൂന്ന്‌, നാല്‍ എന്നിങ്ങനെ ചില ചിര്രങ്ങളില്‍ വളരെ 
ചിട്ടയോടെ പെന്‍സില്‍ കൊണ്ട നിറം കലര്‍ത്തികാണിച്ചുകൊടുത്തു. 
നിറം പകരാനുള്ള പരിശീലനം ഈ വിധം വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ ലഭിച്ചു. 

അല്പ ദിവസങ്ങള്‍ക്കുശേഷം എന്റെ മിത്രമായ ഒരു സര്‍വേയറെ 
ഞാന്‍ വിളിച്ചു കൊണ്ടുവന്നു. വിദ്യാലയം അളന്ന്‌ അതിന്റെ ഭൂപടം 
വരച്ചുതരാന്‍ അദ്ദേഹത്തോട്‌ അഭ്യര്‍ത്ഥിച്ചു. ഞാനും എന്റെ 
സുഹൃത്തും കൂടി വിദ്യാലയം മുഴുവന്‍ അളക്കാന്‍ തുടങ്ങി. കുട്ടികള്‍ 
ഞങ്ങളുടെ കൂടെത്തന്നെ നടന്നിരുന്നു. കുട്ടികളുടെ കണ്‍മുമ്പില്‍ വച്ചു 
തന്നെ ഞങ്ങള്‍ കടലാസില്‍ കെട്ടിടത്തിന്റെ പടം വരച്ചു കാണിച്ചു. 
രണ്ടുനാലു ദിവസം ഞാന്‍ കുട്ടികളെ സര്‍വെയറുടെ ആഫീസിലേക്ക 
യയ്ക്കുകയും സ്കെച്ചുണ്ടാക്കുന്നവര്‍, തെരുവുകളുടെയും മൈതാന 
ങ്ങളുടെയും ഗ്രാമങ്ങളുടെയും സ്‌കെച്ചുകള്‍ എങ്ങനെ നിര്‍മിക്കുന്നു 
വെന്ന്‌ മനസ്സിലാക്കിച്ചുകൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം രണ്ടു 
കുട്ടികളെ അളവുകാരുടെ കൂടെ ഗ്രാമത്തിന്റെ അതിര്‍ത്തിയിലേക്ക്‌ കൂട്ടി 
ക്കൊണ്ടുപോകുകയും പ്രത്ൃക്ഷത്തില്‍ അളവിന്റെ രീതി കാണിച്ചു 
കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കുട്ടികള്‍ സ്വന്തം വീടിന്റെയും 
മുറിയുടെയും, സ്ക്കൂളിന്റെയും തെരുവിന്റെയും കുളം, കിണര്‍ എന്നി 


92 ദിവാസ്വപ്നം 


വയുടെയും ചിത്രങ്ങള്‍ വരയ്ക്കാന്‍ തുടങ്ങി. അവരുടെ ചിത്രകലാ 
സാമര്‍ത്ഥ്യം വളര്‍ത്തുന്നതിനു വേണ്ടി ഞാന്‍ ചിലപ്പോള്‍ അവരെ 
പ്രകൃതിഭംഗി നിറഞ്ഞ സ്ഥലങ്ങളില്‍ ചുറ്റിക്കറങ്ങാന്‍ കൊണ്ടുപോകാ 
റുണ്ട്‌.ഏതെങ്കിലും വസ്തുവിനെ നിരീക്ഷിക്കുന്നതിലുള്ള പരീശീലനം 
കണ്ണുകള്‍ക്ക്‌ ലഭ്യമാ കാത്തക്കവിധം ഞാനവരെ പല കളികളിലും 
ഏര്‍പ്പെടുത്താറുണ്ട്‌. ഒരു വൃക്ഷത്തെ നീരിക്ഷിച്ചതിനുശേഷം അതിന്റെ 
തടി, ശിഖരങ്ങള്‍ എന്നിവ നോക്കിയോ, അതല്ലെങ്കില്‍ കണ്ണടച്ചോ 
അതിന്റെ ചിത്രം വരയ്ക്കുക,സൂര്യോദയ സമയത്തെ നിറങ്ങളെ നിരീ 
ക്ഷിച്ച്‌ മനസ്റ്ിലുറപ്പിക്കുക, സന്ധ്യാ സമയത്തെ നിറഭേദങ്ങളെ നല്ല 
പോലെ നോക്കിക്കാണുക, ദൂരെനിന്നും, അടുത്തുനിന്നും നോക്കു 
മ്പോള്‍ ഒരു വൃക്ഷം എങ്ങനെ വീക്ഷിക്കപ്പെടുന്നുവെന്ന്‌ സ്വാനുഭവം 
കൊണ്ട്‌ മനസ്സിലാക്കുക, പ്രകൃതി വസ്തുക്കള്‍, പര്‍വതങ്ങള്‍, മനു 
ഷ്യര്‍ എന്നിവയേയും അവയുടെ നിഴലുകളേയും ശ്രദ്ധാപൂര്‍വം നോക്കി 
ക്കാണുക എന്നിങ്ങനെയുള്ള പരിശീലനങ്ങള്‍ ഞാനവര്‍ക്കു നല്‍കി 
യിരുന്നു. ഈ കുറെ ദിവസങ്ങളില്‍ എന്റെ ക്ലാസ്സില്‍ ചിധ്രകലാപരി 
പാടി നടന്നുകൊണ്ടിരുന്നു. 


നാല 


ഒരു ദിവസം ഹൈസ്ക്കൂളില്‍ നിന്ന്‌ ഞാനൊരു ദൂരദര്‍ശിനി (ബൈ 
നോക്കുലേഴ്‌സ്‌) എടുത്തുകൊണ്ടുവന്നു. ദൂരെയുള്ള വസ്തുക്കള്‍ 
എങ്ങനെയാണ്‌ അടുത്തു കാണുന്നതെന്ന്‌ പ്രത്യക്ഷത്തില്‍ ഞാനവ 
ര്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുത്തു. അവര്‍ക്ക്‌ വളരെ ആശ്ചര്യം തോന്നി. 
ദിവസം മുഴുവന്‍ അവര്‍ ഓരോരുത്തരും മാറിമാറി ദൂരദര്‍ശിനി കണ്ണില്‍ 
വച്ചുകൊണ്ടിരുന്നു. രാധ്രിയില്‍ നക്ഷ്രതങ്ങളെയും ഗ്രഹങ്ങളെയും നിരീ 
ക്ഷിക്കുന്നതിനായി ഞാനൊരു ടെലിസ്ക്കോപ്പും കൊണ്ടു വന്നു. എന്റെ 
സ്നേഹിതന്മാര്‍ പറഞ്ഞു: “സുഹൃത്തെ, നിങ്ങള്‍ അങ്ങേയറ്റം പരിശശ 
മശീലന്‍ തന്നെ.” 

എന്റെ കൂട്ടുകാരായ അധ്യാപകര്‍ ഇപ്പോള്‍ പലപ്പോഴും ഇത്തരം 
കാര്യങ്ങളില്‍ എന്നോട്‌ സഹകരിക്കാന്‍ തുടങ്ങിയിരുന്നു. എന്നെ നിന്ദി 
ക്കുന്നത്‌ ഉപേക്ഷിച്ച്‌ എന്നില്‍ നിന്ന്‌ പലതും പഠിക്കാനും അവര്‍ തയ്യാ 
റായിത്തുടങ്ങിയിരുന്നു. ആഴ്ചയില്‍ ഒരു ദിവസം എന്റെ മുറിയില്‍ വന്നി 
രുന്ന്‌ എന്റെ പ്രവര്‍ത്തനങ്ങള്‍ നോക്കി മനസ്സിലാക്കാന്‍ ആഫീസര്‍ 
പ്രത്യേകം അനുമതി കൊടുക്കുകയും ചെയ്തിരുന്നു. 

സന്ധ്യയ്ക്ക്‌ ഞാനെന്റെ കുട്ടികള്‍ക്ക്‌ ചന്ദ്രനെയും നക്ഷ്ര്രങ്ങ 
ളെയും കാണിച്ചുകൊടുത്തു. കണ്ടപാടെ അവര്‍ “അഹഹഹ”! എന്ന്‌ 
വിളിച്ചു കൂവി ആഫഹ്ലാദിക്കാന്‍ തുടങ്ങി. ച്ര്രനെ കാണിച്ചുകൊണ്ട്‌ 
ഞാന്‍ പറയാന്‍ തുടങ്ങി : “നോക്കൂ, ച്രന്ദനില്‍ ചര്‍ക്കതിരിക്കുന്ന ഒരു 
സ്ര്രീയേയും ആടിനെയും കാണുന്നില്ലേ? അത്‌ ച്രന്ദനിലെ വിശാല 


അന്തിമസമ്മേളനാ 93 





ഷ്ട 
൬൭ 
ള്‌ 
(ര 
വ്‌ ൫ 
വ 
൧) / പ; 
മിയ 
___-- ലാ) ക്‌, കര്‍ 


ലക്ഷ്മീ ശങ്കര്‍ കുട്ടികളോടൊപ്പം രാ.തിയില്‍ ടെലസ്കോപ്പിലൂടെ നക്ഷ 
ത്രങ്ങളെയും ശ്ഹങ്ങളെയും കാണുന്നു. 


മായ. താഴ്വാരങ്ങളും പര്‍വതങ്ങളുമാണ്‌. അവിടെ മനുഷ്യന്‌ ജീവി 
ക്രാന്‍ സാധിക്കാത്ത വിധം അതൃധികമായ തണുപ്പാണുള്ളത്‌.” 
കൂട്ടികള്‍ എന്റെ മുഖത്തേക്ക്‌ സാകൂതം നോക്കിക്കൊണ്ടിരുന്നു. 

ഞാന്‍ പറഞ്ഞു: “നാം അധിവസിക്കുന്ന ഈ ഭുമിയും ചന്ദനും 
സഹോദരങ്ങളാണ്‌; സൂര്യനാണ്‌ അവരുടെ പിതാവ്‌!” കുട്ടികള്‍ അദ്ഭു 
തപരത്രന്തരായി എന്നെത്തന്നെ നോക്കിയിരുന്നു. 

ഒരുവന്‍ ചോദിച്ചു: “ഈ കഥ ഏത്‌ പുസ്തകത്തിലാണ്‌ എഴുതി 
യിട്ടുള്ളത്‌?” 

ഞാന്‍ പറഞ്ഞു: “ഇത്‌ കഥയല്ല; യഥാര്‍ത്ഥമായ കാര്യമാണ്‌.” 

കൂട്ടികള്‍ പറഞ്ഞു: “ഒരിക്കലും അങ്ങനെയാകാന്‍ സാധ്യതയില്ല.” 

ഞാന്‍ ഉറപ്പിച്ചു പറഞ്ഞു; കുഞ്ഞുങ്ങളേ, അതങ്ങനെതന്നെയാണ്‌്‌ 

സൂര്യനില്‍ നിന്നും എങ്ങനെയാണ്‌ ഭുമി ഉണ്ടായതെന്ന കാര്യം ഈ 
അവസരത്തില്‍ത്തന്നെ ഞാന്‍ അവര്‍ക്ക്‌ പറഞ്ഞു കൊടുക്കാന്‍ 
തുടങ്ങി. അങ്ങനെ ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ വര്‍ണപ്പൊലിമയോടെ 
കൂട്ടികളെ ആകര്‍ഷിക്കാന്‍ തുടങ്ങി. ദിവസങ്ങള്‍ കഴിഞ്ഞുകൊണ്ടി 


രുന്നു. ഭൂമിയുടെ മുകള്‍പ്പരപ്പ്‌ എങ്ങനെ തണുത്തുവെന്നും. കുഴികള്‍. 


' 94 ദിവാസ്വപ്നം 


കുന്നുകള്‍, താഴ്വരകള്‍, പര്‍വതങ്ങള്‍ എന്നിവ എങ്ങനെ ഉദ്ഭവിച്ചു 
വെന്നും, പായല്‍, മല്‍സ്യം. തവള, ജലജന്തുക്കൾ, കാടുകള്‍, കാട്ടുമ 
നുഷ്യര്‍ എന്നിവയും, ക്രമേണ മനുഷ്യരും എങ്ങനെ ജന്മമെടുത്തു 
വെന്നും മറ്റുമുള്ള കാര്യങ്ങള്‍ ഇതിനിടയില്‍ ഞാനവര്‍ക്ക്‌ വിവരിച്ചു 
കൊടുത്തുകൊണ്ടിരുന്നു. ഇക്കാര്യങ്ങള്‍ വളരെ അദ്ഭുതകരമായി 
അവര്‍ക്ക്‌ തോന്നി. കുട്ടികള്‍ അങ്ങേയറ്റം ഏകാഗ്രതയോടെ എല്ലാഠ 
ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ .പധാനാധ്യാപകന്‍ ഏഴാം 
ക്ലാസ്സിലെ കുട്ടികളെയും ഇതെല്ലാം കേള്‍ക്കാന്‍ എന്റെ ക്ലാസിലേക്ക 
യയ്ക്കാന്‍ തുടങ്ങി. 

ഒരു ദിവസം ഞാന്‍ ഭൂഗോളം (ഗളോബ്‌) എടുത്തു കൊണ്ടു വന്ന്‌ 
കുട്ടികളോട പറഞ്ഞു: “നോക്കു, ഈ വസ്തുക്കളെല്ലാം ഭൂമിയില്‍ എങ്ങ 
നെയുണ്ടായെന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്ക്‌ പറഞ്ഞുതന്നു കഴിഞ്ഞു. ഇനി 
മറ്റു ചിലതു കൂടി മനസ്സിലാക്കിത്തരാം.” തുടര്‍ന്ന്‌ സ്ഥലവും ജലവും 
എവിടെയാണെന്നും, വെളുത്തവരും കറുത്തവരും എവിടെയെല്ലാം 
ജീവിക്കുന്നുവെന്നും മഞ്ഞനിറക്കാരും പുവപ്പുനിറക്കാരും ജീവിക്കുന്ന 
തെവിടെയാണെന്നും, പൊക്കമുള്ളവരാം, പൊക്കം കുറഞ്ഞവരും 
എവിടെ കാണപ്പെടുന്നുവെന്നും ഞാനവരെപ്പറഞ്ഞു മനസിലാക്കി. 
അതിനുശേഷം ഞാന്‍ ഭുമിയുടെ പ്രാകൃതിക വിഭവങ്ങളും അവയുടെ 
പേരുകളും പറഞ്ഞുകൊടുത്തു. എന്നിട്ട്‌ അവരോട്‌ പറഞ്ഞു :“നമ്മള്‍ 
ഏഷ്യയിലാണ്‌ നിവസിക്കുന്നത്‌. ഏഷ്യയില്‍. ഇതാ. കാണുന്നതാണ്‌ 
ഇന്ത്യ. ഇന്ത്യയില്‍ ഇവിടമാണ്‌ കത്തിയവാര്‍. കത്തിയവാറില്‍ നാം 
വസിക്കുന്ന ഭവനഗര്‍ ഇതാണ്‌!” 

ഞാന്‍ കുട്ടികളോട്‌ പറഞ്ഞു: “ഈ ഭൂഗോളം കയ്യിലെടുക്കു, പെട്ടി 
യില്‍ നിന്ന്‌ ഭൂപടവും. അതിനുശേഷം, ഈ ഭൂഗോളത്തില്‍ ഈ ഭൂപടം 
എവിടെയാണ്‌ യോജിച്ചു വന്നിട്ടുള്ളതെന്ന്‌ നോക്കൂ.” 

നിത്യേന ഏതെങ്കിലും ഒരു പുതിയ കാര്യം നോക്കിക്കണ്ടുപിടി 
ക്കാന്‍ ഞാന്‍ കുട്ടികളെ ഉപദേശിച്ചു. ഞാന്‍ പറഞ്ഞു : “നിങ്ങള്‍ ഇതു 
വരെ ഏതെല്ലാം നഗരങ്ങളും ഗ്രാമങ്ങളും കണ്ടിട്ടുണ്ടോ, അതെല്ലാം 
അന്വേഷിച്ച്‌ കണ്ടെത്തണം. അവിടെയെത്താന്‍ ഏതാണ്‌ മാര്‍ഗമെന്നും 
മനസ്സിലാക്കണം. ആ മാര്‍ഗത്തില്‍ വരുന്ന നദികളും ഗ്രാമങ്ങളും കൂടി 
ഓര്‍മിക്കണം.” 

ഞാന്‍ സ്വീകരിച്ച പദ്ധതികളില്‍ ഒന്നു മാത്രമായിരുന്നു ഇത്‌. 
മറ്റൊരു രീതിയും ഞാന്‍ അവലംബിച്ചു. ഞാന്‍ ആഫ്രിക്കയില്‍ യാത്ര 
ചെയ്തിരുന്നതുകൊണ്ട്‌, ആഫ്രിക്കയുടെ ഭൂപടം നിവര്‍ത്തിവച്ച്‌ അവി 
ടെക്കണ്ട കാര്യങ്ങള്‍ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാ 
യിരുന്നു ആ മാര്‍ഗം. വിക്ടോറിയ, നിയാംസ, ടാങ്കനിക്ക, സാമ്പസി, 
നൈല്‍ എന്നിവയെക്കുറിച്ചും അവിടത്തെ വിവിധ വര്‍ഗക്കാരായ നിവാ 
സികളെക്കുറിച്ചും ആഫ്രിക്കയിലെ സിംഹങ്ങള്‍, ആനകള്‍ എന്നിവ 


അന്തിമസമ്മേളനം 95 


യെക്കുറിച്ചും ഞാനവര്‍ക്ക്‌ വളരെയേറെ വിവരങ്ങള്‍ നല്‍കി. അതിനു 
ശേഷം ഒരു ദിവസം ഞാനവരോട്‌ പറഞ്ഞു: “നമ്മുടെ പരിസരത്തു 
ജീവിക്കുന്ന നെയ്ത്തുകാര്‍, മണ്‍പാത്ര നിര്‍മാതാക്കള്‍, പശുപാലകര്‍, 
ആട്ടിടയര്‍ എന്നിവരെ നിങ്ങള്‍ സൂക്ഷ്മമായി നോക്കിക്കാണുക.” ഈ 
ഉദ്ദേശ്യം മുന്‍നിര്‍ത്തി ഞാനവരോടൊപ്പം ഗ്രാമങ്ങളിലും പുല്‍മേടുക . 
ളിലും, നദീതീരങ്ങളിലും പര്‍വത പ്രദേശങ്ങളിലും പുല്‍മേടുകളിലും 
ചില യായതകള്‍ നടത്തുകയും ചെയ്തു. അങ്ങനെ അവരില്‍ ഭുപ്രദേ 
ശങ്ങളുടെ അധ്യയനത്തിനുള്ള അഭിരുചിയുണ്ടാക്കി. 

പിന്നീട ഞാന്‍ ഭൂമിശാസ്യതത്തോടു ബന്ധപ്പെട്ട ഒരു വായനശാല 
തുടങ്ങാനുള്ള വിചാരത്തില്‍ മുഴുകി. പക്ഷെ, നമ്മുടെ ഭാഷയിലെഴു 
തിയ ആകര്‍ഷകങ്ങളായ യാരതാവിവരണ ഗ്രന്ഥങ്ങള്‍ എനിക്ക്‌ കണ്ടെ 
ത്താന്‍ കഴിഞ്ഞില്ല. കിട്ടിയ ശ്രന്ഥങ്ങള്‍ കുട്ടികള്‍ക്ക്‌ കൊടുത്തു കൊണ്ട്‌ 
ഞാന്‍ പറഞ്ഞു : “പുസ്തകം വായിക്കുക; അതോടൊപ്പം ഭൂപടം 
നാക്കുകയും ചെയ്യുക. യാ.തക്കാരന്‍ എവിടെ നിന്ന്‌ എവിടേക്കു യാത്ര 
ചയ്കുന്നുവെന്ന്‌ മനസ്സിലാക്കുക, അയാളൊടൊപ്പം സഞ്ചരിക്കുക?” 

വിദ്യാര്‍ത്ഥികള്‍ യാത്രാവിവരണങ്ങള്‍ വായിക്കാന്‍ താല്‍പര്യമുള്ള 
വരാണ്‌. ഒന്നു രണ്ടു വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ “കത്തിയവാര്‍ സര്‍വസാംംഗഹം' 
എന്ന പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു. ഭൂപടത്തില്‍നിന്ന്‌ ഗാമം 
കണ്ടെത്തി അവര്‍ 'സര്‍വസംഗ്രഹ ത്തില്‍ നിന്ന്‌ ആ ഗ്രാമത്തോട 
ബന്ധപ്പെട്ട കാര്യങ്ങള്‍ വായിച്ചുതുടങ്ങി. ഇപ്രകാരം പരിചിതവും അപ 
രിചിതവുമായ പല ഥഗ്രാമങ്ങളേയും സംബന്ധിച്ച്‌ അവര്‍ അറിവുനേടി. 
“ശ്രീ രവിശങ്കര്‍ റാവലിന്റെ ചിതതങ്ങള്‍ അവര്‍ക്ക്‌ അഹമ്മദാബാദുമായി 
പരിചയപ്പെടാന്‍ സഹായകമായി. ഓരോ പ്രധാനസ്ഥലത്തേയും കുറിച്ച്‌ 
ഇത്തരം അടിസ്ഥാന ചീയതങ്ങള്‍ ലഭ്യമാകുമെങ്കില്‍ എര്ര നന്നായിരു 
ന്നുവെന്ന്‌ എനിക്ക്‌ തോന്നി. ഒരു ദിവസം ശ്രീ രവിശങ്കര്‍ അവിടെ വന്നു. 
അദ്ദേഹത്തിന്റെ പക്കല്‍ മ്രദാസിനെക്കുറിച്ചുള്ള ഒരു ഫിലിം ഉണ്ടായി 
രുന്നു. ഞാന്‍ കുട്ടികള്‍ക്ക്‌ ആ ഫിലിം കാണിച്ചുകൊടുത്തു ഒരു വശം 
ചിന്തിച്ചാല്‍ സിനിമ വളരെ ദോഷകരമാണെങ്കിലും, മറുവശത്ത്‌ അത്‌ 
വിദ്യാഭ്യാസത്തിന്റെ മൂല്യവത്തായ മാധ്യമമെന്ന നിലയില്‍ പ്രവര്‍ത്തി 
ക്കുന്നതായി കാണാന്‍ കഴിയും. ദുരസ്ഥലങ്ങളിലെ ദൃശൃങ്ങളെ 
യഥാതഥം (്രദര്‍ശിപ്പിക്കുമ്പോള്‍ കുട്ടികളില്‍ ഭൂമിശാസ്രതപരമായ 
താല്‍പര്യം വളരുന്നു. ഒരിക്കല്‍ “സിസ്േഴ്സ്‌ സിഗററ്റിന്റെ കുറെ ശീട്ടു 
കള്‍ എനിക്കു കിട്ടി. അവയില്‍ രാജ്യത്തിനകത്തും പുറത്തുമുള്ള 
വിവിധ വര്‍ഗക്കാരായ മനുഷ്യരുടെ ചിത്രങ്ങള്‍ കാണാം. ആ പിത്ര 
ങ്ങളും ഞാന്‍ കുട്ടികളെ കാണിച്ചും ലോകവിജ്ഞാനം മുഴുവനും 
അവര്‍ക്ക്‌ പകര്‍ന്നു കൊടുക്കണമെന്നുള്ളതായിരുന്നില്ല എന്റെ ലക്ഷ്യം; 
അവര്‍ എല്ലാ കാര്യങ്ങളും ഓര്‍മിക്കണമെന്ന ഉദ്ദേശ്യവും എനിക്കില്ലാ 
യിരുന്നു; പ്രത്യുത, ലോകം വളരെ വിശാലമാണെന്നും അതില്‍ വള 


96 ദിവാസ്വപ്നം 


രെയധികം കാര്യങ്ങള്‍ കാണാനുംഅറിയാനുമുണ്ടെന്നും അതിനുള്ള 
ഉപകരണങ്ങള്‍ ഇവയൊക്കെയാണെന്നും അവരുടെ മനസ്സില്‍ ദൃഡ 
മായ ബോധം ജനിപ്പിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. എന്നെ സംബ 
ന്ധിച്ചിടത്തോളം ഇത്രയും ധാരാളമായിരുന്നു. 

ഞാന്‍ മറ്റൊരു കളി കൂടി ആരംഭിച്ചിരുന്നു. “പോകാം നമുക്കു യാത്ര 
പോകാം” എന്നായിരുന്നു അതിന്റെ പേര്‍. കളിയുടെ രീതിയില്‍ കുട്ടി 
കള്‍ ഭവനഗറില്‍ നിന്ന്‌ അഹമ്മദാബാദ്‌, ദ്വാരക, ബോംബെ, ഹിമാചല 
ശ്രദേശം, ലണ്ടന്‍ എന്നിവിടങ്ങളിലേക്ക്‌ യാത്ര പുറപ്പെടാറുണ്ട്‌. 
എങ്ങനെ യാര്രപുറപ്പെടണം, ഏതേതു വണ്ടികളില്‍ കയറണം, എവി 
ടെയെല്ലാം വണ്ടിമാറിക്കയറണം, കാണാന്‍ യോഗ്യമായ സ്ഥലങ്ങള്‍ 
ഏതെല്ലാമാണ്‌,അവിടെ എന്തെല്ലാം കാണാനുണ്ട്‌, എന്തെല്ലാം വാങ്ങേ 
ണ്ടതുണ്ട്‌ എന്നീ കാര്യങ്ങളെക്കുറിച്ച്‌ കുട്ടികള്‍ പരസ്പരം ആശയവി 
നിമയം നടത്തും. യാത്രകള്‍ക്കുള്ള ചെലവിന്റെ കണക്കുണ്ടാക്കുക. 
പട്ടണങ്ങളുടെ ഗൈഡ്‌ നോക്കി യാത്രയ്ക്കിടയില്‍ കാണേണ്ടതായ 
സ്ഥലങ്ങളുടെ പേരുകള്‍ കുറിച്ചെടുക്കുക എന്നിവയും അവരുടെ 
വിനോദമായിരുന്നു. ഓരോ സ്ഥലത്തും ലഭ്യമായ വിശേഷപ്പെട്ട വസ്തു 
ക്കളുടെ പേരുകള്‍ വായിച്ചു പഠിക്കുകയും ഏതെല്ലാം വാങ്ങണമെന്ന്‌ 
നിശ്ചയിക്കുകയും ചെയ്യുക അവര്‍ക്കു രസകരമായിത്തീര്‍ന്നു. ഈ 
വിധം യഥാര്‍ത്ഥത്തില്‍ യാത്രയ്ക്ക്‌ പുറപ്പെടുന്ന രീതിയില്‍ തന്നെ കുട്ടി 
കള്‍ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഭൂമിശാസ്ര്രാധ്യയന പദ്ധതി. 
യുടെ ഒരു മാതൃകയെന്ന നിലയ്ക്കാണ്‌ ഞാനീ പരിശീലനം നല്‍കി 
യിരുന്നത്‌. വേറെ ചില കാര്യങ്ങളും വിദ്യാര്‍ത്ഥിക്ള്‍ തന്നെ ചെയ്തി 
രുന്നു. ചിലപ്പോള്‍ കുട്ടികള്‍ ഭൂപടത്തില്‍ നോക്കി തീപ്പെട്ടി എവിടെ 
നിന്നും എത്തുന്നുവെന്ന്‌ അന്വേഷിച്ചറിയും. മറ്റുചിലപ്പോള്‍ നമ്മുടെ 
നാട്ടിലെ പഞ്ഞി ഏതെല്ലാം വഴികളിലൂടെ ലണ്ടനിലെത്തുന്നുവെന്നറി 
യാന്‍ പഞ്ഞിക്കെട്ടിനു മുകളില്‍ കയറി ഭാവനാ സഞ്ചാരം നടത്തു 
കയും പതിവുണ്ട്‌. ചിലപ്പോള്‍ അവര്‍ അങ്ങാടിയില്‍ ചുറ്റിക്കറങ്ങുകയും 
ഓരോ കടയിലും. ഏതെല്ലാം രാജ്യങ്ങളിലെയും പട്ടണങ്ങളിലെയും 
സാധനങ്ങള്‍ എഐത്തുന്നുവെന്നുള്ള വിവരം ശേഖരിക്കുകയും ചെയ്യാ 
റുണ്ട്‌. നദികള്‍, പര്‍വതങ്ങള്‍, പട്ടണങ്ങള്‍, ഭൂമിശാസ്ര്രത്തോടു ബന്ധ 
പ്പെട്ട ര്രധാന വസ്തുക്കള്‍ എന്നിവയുടെ പേരുകള്‍ അന്ത്യാക്ഷര രൂപ 
ത്തില്‍ പറഞ്ഞ്‌ കളിക്കുന്നതിലും അവര്‍ ഏര്‍പ്പെടാറുണ്ട്‌. ചിത്രരചനാ 
വേളയില്‍ വൃക്ഷങ്ങളുടെയും മറ്റും ചി്രം വരയ്ക്കാന്‍ പ്രകടിപ്പിച്ച 
താല്പര്യത്തോടെ തന്നെ വിവിധ രാജ്യങ്ങളുടെ ഭൂപടം വരയ്ക്കുന്ന 
തിലും അവര്‍ സന്തോഷം കണ്ടെത്തിയിരുന്നു. സ്വയം വരച്ച അത്തരം 
ഭൂപടങ്ങളില്‍ നോക്കി, മുമ്പ്‌ വായിക്കുകയും കേള്‍ക്കുകയും ചെയ്തി 
രുന്ന ഗ്രാമങ്ങള്‍, നദികള്‍, പര്‍വതങ്ങള്‍ എന്നിവ കാണിക്കുകയും കൂടു 


അന്തിമസമ്മേളനം 97 


തല്‍ സ്ഥാനങ്ങള്‍ കണ്ടെത്താനുള്ള കൌതുകം കൊണ്ട്‌ പുതിയ ഗ്രാമ 
ങ്ങളും പുതിയ സ്ഥലങ്ങളും ഭൂമിശാസ്ര്തം വായിച്ചു മനസ്സിലാക്കു 
കയും ചെയ്തിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സില്‍ ഭൂമിശാസ്ത്ര 
പഠനം പുരോഗമിച്ചുകൊണ്ടിരുന്നു. 

എന്റെ അധ്യാപക സുഹൃത്തുക്കള്‍ ഒരു ദിവസം എന്നോടുപറഞ്ഞു. 
“സുഹൃത്തേ, ഇത്തരം കാര്യങ്ങള്‍ നിങ്ങള്‍ക്കു മാത്രമേ ചെയ്യാന്‍ 
കഴിയു. ഇത്രയധികം വിവരങ്ങള്‍ ഞങ്ങള്‍ക്കാകട്ടെ, അറിയാന്‍ തന്നെ 
കഴിഞ്ഞിട്ടില്ല. ഭൂമിശാസ്രതത്തെക്കുറിച്ച്‌ ഇങ്ങനെയൊക്കെ ചര്‍ച്ച നട 
ത്താന്‍ പോലും ഞങ്ങള്‍ അശക്തരാണ്‌.” 

ഞാന്‍ പറഞ്ഞു. “സുഹൃത്തുക്കളേ, എല്ലാം ഉണ്ടാക്കിയെടുക്കാവു 
ന്നതേയുള്ളു. കുറച്ച്‌ പരിശ്രമശീലവും ഉത്സാഹവും വേണമെന്ന്‌ മാത്രം.” 


അഞ്ച്‌ 


വാര്‍ഷിക പരീക്ഷയുടെ സമയം അടുത്തുവന്നുകൊണ്ടിരുന്നു. ഞാന്‍ 
എന്റെ പ്രവൃത്തികളെ വിലയിരുത്താന്‍ തുടങ്ങി. ഗണിതത്തെക്കുറി 
ച്ചുള്ള ചിന്തയും എന്റെ മനസ്സില്‍ ഓടിയെത്തി. ഇതുവരെ ഞാനാ 
വിഷയം തീരെ സ്പര്‍ശിച്ചിരുന്നില്ലെന്ന്‌ ധരിക്കരുത്‌. പക്ഷെ അതിനെ 
ക്കുറിച്ച്‌ കൂടുതല്‍ പരാമര്‍ശിക്കുന്നതിനുള്ള ആഗ്രഹം ഇന്നാണുണ്ടാ 
യതെന്നു മാത്രം. ഗണിത വിഷയത്തില്‍ പരീക്ഷ നടത്തണമെന്നുള്ള 
ഉദ്ദേശത്തോടെ ഞാന്‍ എന്റെ ക്ലാസിലെ കുട്ടികളോട്‌ ഗണിത പുസ്ത 
കത്തില്‍ കൊടുത്തിട്ടുള്ള മാതൃകാ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെ 
ത്താന്‍ പറഞ്ഞപ്പോള്‍ എല്ലാവരും ശരിയായ രീതിയില്‍ തന്നെ ചെയ്തു 
കാണിച്ചു. അതുകൊണ്ട്‌ ആദ്യം ഞാന്‍ കരുതി ഇവരെല്ലാം കണക്കില്‍ 
സമര്‍ത്ഥന്മാരാണെന്ന്‌. പക്ഷെ ക്രമേണ, ഗണിതത്തിലെ ചോദ്യങ്ങളുടെ 
അടിസ്ഥാനപരമായ തത്ത്വങ്ങളെക്കുറിച്ച്‌ ചോദിക്കാന്‍ തുടങ്ങിയപ്പോള്‍ 
എനിക്ക്‌ മനസ്സിലായി കുട്ടികള്‍ ഇരുട്ടില്‍ തപ്പിത്തടയുകയാണെന്ന്‌. കുട്ടി 
കള്‍ക്ക്‌ കൂട്ടല്‍, കുറയ്ക്കല്‍, പെരുക്കല്‍, ഹരിക്കല്‍ എന്നിവയെക്കു 
റിച്ച്‌ ജ്ഞാനമുണ്ട്‌. പക്ഷെ, ആ ജ്ഞാനം കേവലം അനുകരണം കൊ 
ണ്ടുകിട്ടിയതും, യാന്ത്രികവുമാണെന്ന്‌ എനിക്ക്‌ ബോധ്യമായി. ഞാന്‍ 
ചിന്തിച്ചു. ഇതിനുള്ള പരിഹാരമെന്താണ്‌? ഞാന്‍ ധര്‍മസകങ്കട്തിലായി. 
ഒന്നാമത്‌ ഗണിതം എനിക്ക്രത പ്രിയപ്പെട്ട വിഷയമായിരുന്നില്ല. രണ്ടാ 
മത്‌ അതിന്റെ അധ്യയനത്തിലുള്ള ദോഷങ്ങള്‍ ഞാന്‍ മനസ്സിലാക്കി 
യിരുന്നു. പക്ഷെ ആ ദോഷങ്ങള്‍ പരിഹരിക്കുന്നതിനെക്കുറിച്ച്‌ ഞാന്‍ 
ചിന്തിച്ചിരുന്നില്ല. ഈ നിലയ്ക്ക്‌, ഇനി എന്താണ്‌ ചെയ്യേണ്ടതെന്ന ചിന്ത 
എന്റെ മനസ്സിനെ അലട്ടി. ആഫീസറുടെ അടുത്തു ചെന്നു ഞാന്‍ അദ്ദേ 
ഹത്തോടു തുറന്നുപറഞ്ഞു. “സാര്‍, ഗണിതത്തിന്റെ കാര്യത്തില്‍ 


98 ദിവാസ്വപ്നം 


യാതൊരു നവീനമാര്‍ഗവും സ്വീകരിക്കാന്‍ എനിക്കു കഴിയുന്നില്ല. കുട്ടി 
കളെ നല്ലവണ്ണം പറഞ്ഞുമനസ്സിലാക്കി പാഠഭാഗങ്ങള്‍ മുഴുമിച്ചു 
കൊള്ളാം.” 

ആഫീസര്‍ ചോദിച്ചു. “എന്താണിങ്ങനെ... ഗണിതത്തിന്റെ കാര്യ 
ത്തില്‍ എന്തങ്കിലും പരിഷ്കൃത പദ്ധതിക്ക്‌ സാധ്യതയില്ലേ?” 

ഞാന്‍ പറഞ്ഞു. “സര്‍, ഉണ്ട്‌. പക്ഷെ, ആ പരിഷ്കാരമോ പരി 
വര്‍ത്തനമോ ഏതായാലും, അടിസ്ഥാനത്തില്‍ നിന്നു തുടങ്ങണം. 
കുട്ടിയെ എണ്ണം പഠിപ്പിക്കുന്ന സമയം മുതല്‍ തന്നെ ഉചിതമായ രീതി 
അവലംബിക്കണം. ഓരോ കാര്യവും യുക്തിപൂര്‍വം മനസ്സിലുറപ്പിച്ചി 
ല്ലെങ്കില്‍ ഒരു കാലത്തും ഒരുകുട്ടിക്ക്‌ കഴിവു നേടാന്‍കഴിയാത്തതാണ്‌ 
ഗണിതവിഷയം.” 

ആഫീസര്‍ ചോദിച്ചു. “എങ്കില്‍ നിങ്ങള്‍ എന്തുകൊണ്ടാണ്‌ അവരെ 
ഗണിതത്തില്‍ ആരംഭം മുതലേ പഠിപ്പിക്കാന്‍ തുടങ്ങാത്തത്‌?”* 

ഞാന്‍ ചോദിച്ചു. “അതിനുള്ള സമയമെവിടെ? അഥവാ, സമയം 
കിട്ടിയാല്‍ തന്നെ യാന്ത്രികവും യുക്തിരഹിതവുമായി ഗണിതത്തിന്റെ 
ക്രിയകള്‍ ചെയ്തുപഠിച്ച്‌ ശീലിച്ച ഈ കുട്ടികളെ നവീന രീതിയില്‍ 
ഗണിതം പഠിപ്പിക്കുക പ്രയാസമേറിയ കാര്യമാണ്‌.” 

ആഫീസര്‍ ചോദിച്ചു. “അപ്പോള്‍ ഇവരുടെ ഇക്കൊല്ലത്തെ 
ഗണിതം...” 

ഞാനദ്ദേഹത്തെ സമാധാനിപ്പിച്ച്‌ പറഞ്ഞു. “ഇങ്ങനെ തന്നെ കഴി 
യുന്ന്രത ഭംഗിയായി ഞാനവരെ പഠിപ്പിക്കാന്‍ ശ്രമിക്കാം.ഞാന്‍ പറ 
ഞ്ഞതിന്റെ സാരം, ഈ വിഷയത്തില്‍ നടത്താന്‍ കഴിയുന്ന പരീക്ഷ 
ണങ്ങളൊന്നും ഇപ്പോള്‍ ചെയ്യാന്‍ കഴിയില്ലെന്നുമാത്തരമാണ്‌." 

ആഫീസര്‍ ചോദിച്ചു, “നിങ്ങള്‍ക്ക്‌ ഒന്നാംക്ലാസുതന്നെ ഏല്‍പിച്ചു 
തന്നാല്‍, അതില്‍ പരീക്ഷണം നടത്താന്‍ കഴിയുമോ.” 

ഞാന്‍ വിചാരിച്ചു. ഗണിതവിഷയത്തിലെ പരീക്ഷണം ഒന്ന്‌, രണ്ട്‌, 
മൂന്ന്‌, എന്നിങ്ങനെയുള്ള “എണ്ണല്‍” മുതല്‍ ആരംഭിക്കണമെന്നാണ്‌ 
ഞാന്‍ ആഗ്രഹിക്കുന്നത്‌. അപ്പോള്‍ മാത്രമേ, ഈരീതിയാണ്‌ ഉത്തമ 
മെന്ന്‌ എനിക്ക്‌ പൂര്‍ണവിശ്വാസത്തോടെ പറയാന്‍ കഴിയു. എന്റെ 
അധ്യാപക സുഹൃത്തുക്കള്‍ക്ക്‌ ഗണിതവിഷയത്തില്‍ എന്തെങ്കിലും 
നവീന പദ്ധതി സ്വീകരിച്ചാല്‍ കൊള്ളാമെന്നാഗ്രഹമുണ്ട്‌. അടുത്ത 
കൊല്ലം എനിക്കതില്‍ പരീക്ഷണം നടത്താനുള്ള അവസരം ലഭിക്കു 
മെങ്കില്‍ ഞാനും ജ്ഞാനശങ്കുറും കൂടി അക്കാര്യം ഏറ്റെടുക്കാന്‍ തയ്യാ 
റാണ്‌. മോണ്ടിസ്റ്റോറി ഗണിത പദ്ധതി ഏറ്റവും ഉത്തമമാണെന്ന്‌ ഞാന്‍ 
മനസ്സിലാക്കിയിട്ടുണ്ട. അത്‌ പ്രായോഗികവും, സാധാരണവുമാണ്‌. 
ഞാന്‍ അത്‌ വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്‌. 
എങ്കിലും ഇതുവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല. 


അന്തിമസമ്മേളനം 99 


യ 


ആറ്‌ 


അദ്ദേഹം ചോദിച്ചു: “എന്നാല്‍ അടുത്തവര്‍ഷം ഈ കലാക്ഷേര്രേ 
ത്തിലെ സഹാധ്യാപകനായിച്ചേര്‍ന്ന്‌ ഗണിത വിഷയത്തിലെ പരീക്ഷ 
ണകര്‍ത്താവെന്ന സ്ഥാനം നിങ്ങള്‍ക്ക്‌ ഏറ്റെടുക്കാന്‍ കഴിയുമോ?” 

ഞാന്‍ മറുപടി പറഞ്ഞു. “അതൊക്കെ ഈശ്വരേച്ഛപോലെ വരട്ടെ. 
പക്ഷെ ഇപ്രാവശ്യം എനിക്കങ്ങയോട പറയാനുള്ളത്‌ ഗണിതവിഷയ 
ത്തില്‍ വിശേഷമായി ഒന്നുംചെയ്യാന്‍ കഴിയില്ല എന്നുമാരതമാണ്‌.” 

വാര്‍ഷിക പരീക്ഷ അടുത്തു. ഞാന്‍ എന്റെ തനതായ ശൈലിയില്‍ 
കുട്ടികളെ പരീക്ഷയ്ക്ക്‌ തയ്യാറാക്കാന്‍ തുടങ്ങി. വിദ്യാര്‍ത്ഥികള്‍ വളരെ 
ഉത്സാഹത്തോടെ ഒരുക്കവും തുടങ്ങി. എന്റെ വിദ്യാര്‍ത്ഥികള്‍ പരീ 
ക്ഷയില്‍ വിജയിക്കുമെന്ന്‌ എനിക്ക്‌ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. 

പരീക്ഷാ ദിവസം വന്നുചേര്‍ന്നു. ആഫീസര്‍ എല്ലാക്ലാസുകളിലും 
പരീക്ഷയെടുപ്പിച്ചു. ഇന്ന്‌ എന്റെ ക്ലാസിന്റെ ഈഴമാണ്‌. ഞങ്ങള്‍ തമ്മി 
ലുണ്ടായിരുന്ന വ്യവസ്ഥയനുസരിച്ച്‌ അദ്ദേഹം തന്നെ പരീക്ഷ നടത്തേ 
ണ്ടതായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട്‌ പറഞ്ഞു. “ലക്ഷ്മീശങ്കര്‍, 
ഞാന്‍ നിങ്ങളുടെ ക്ലാസില്‍ പരീക്ഷയെടുക്കുന്നില്ല. ആ ക്ലാസിലെ 
എല്ലാകുട്ടികള്‍ക്കും ഞാന്‍ ക്ലാസ്‌കയറ്റം നല്‍കുകയാണ്‌.” 

ഞാന്‍ പറഞ്ഞു, “സര്‍, അത്‌ പാടില്ല. അങ്ങനെ ചെയ്താല്‍ എന്റെ 
ചില വിദ്യാര്‍ത്ഥികളോട നീതിചെയ്യാന്‍ കഴിയില്ല.” 

“അതിന്റെ അര്‍ത്ഥാ.... അവരോടുചെയ്യുന്നത്‌ അനീതിയായിരിക്കു 
മെന്നാണോ.” 

“അതെ, സര്‍. ക്ലാസ്‌ കയറ്റത്തിന്‌ അര്‍ഹതയില്ലാത്തവര്‍ക്ക്‌ അത്‌ 
നല്‍കുന്നതിലും ഞാനെതിരാണ്‌.” 

ആഫീസര്‍ പറഞ്ഞു. “പക്ഷെ നിങ്ങള്‍ എല്ലാവരെയും നല്ലപോലെ 
പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്‌ ഞാന്‍ മനസ്സിലാക്കിയിട്ടുള്ളത്‌.” 

ഞാന്‍ പറഞ്ഞു. “സര്‍ അങ്ങു പറയുന്നത്‌ ശരിയാണ്‌. പക്ഷെ, 
എന്റെ ശൈലിയുടെ സ്വാധീനം എല്ലാവരിലും ഒരുപോലെ ഉണ്ടായി 
ട്ടില്ല. ചില കുട്ടികളെ അത്‌ സ്പര്‍ശിക്കുക തന്നെചെയ്തിട്ടില്ല. അവര്‍ക്ക്‌ 
യാതൊരു മാറ്റവുമുണ്ടായിട്ടില്ല.” 

ആഫീസര്‍ ചോദിച്ചു. “അപ്പോള്‍ അവരെ സംബന്ധിച്ച്‌ എന്തുചെ 
യ്യണമെന്നാണ്‌ നിങ്ങളുടെ അഭിപ്രായം?" 

ഞാന്‍ വിശദീകരിച്ചു. “സര്‍, അവരില്‍ ചിലര്‍ക്കൊക്കെ ഈ വിദ്യാ 
ലയം വിട്ടുപോകേണ്ടതായി വരും... ക്ഷുരകന്‍ രാഘവന്റെ കുട്ടിക്ക്‌ 
ചരിത്രം, ഭുമിശാസ്രതം, ഗണിതം, എന്നിവയില്‍ ഒട്ടും പുരോഗതി 
നേടാന്‍ കഴിഞ്ഞിട്ടില്ല. ഈ വിദ്യാലയാന്തരീക്ഷത്തില്‍ ആ കുട്ടി 
എന്നും പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കും. പക്ഷെ, വേണമെങ്കില്‍ നൂറു ക്ഷുര 
കന്മാരെ ജോലിക്കുവച്ച്‌ ഒരു വലിയ ബാര്‍ബര്‍ ഷാപ്പ്‌ നടത്തിക്കൊ 


100 ദിവാസ്വപ്നം 


ണ്ടുപോകാന്‍ അവന്‍ മിടുക്കനാണ്‌. അവനെ ബാര്‍ബര്‍ തൊഴിലാളി 
സാമര്‍ത്ഥ്യം നേടാനും “സലൂണു'കളുടെ നടത്തിപ്പ്‌ പഠിക്കാനും 
ബോംബെയ്ക്ക്‌ അയയ്ക്കുകയാണ്‌ വേണ്ടത്‌.” 

ആഫീസര്‍ ചോദിച്ചു. “ ശരി........ വേറെ ആരെല്ലാമാണ്‌ ഈ വിദ്യാ 
ലയത്തിന്‌ യോജിക്കാത്തവര്‍....” 

ഞാന്‍ പറഞ്ഞു. “അവര്‍ വിദ്യാലയത്തിന്‌ യോജിക്കാത്തവരെന്നല്ല 
പറയേണ്ടത്‌. അവര്‍ക്ക്‌ യോഗ്യത നേടാന്‍ കഴിയുന്ന ജോലി.ഈ വിദ്യാ 
ലയം പഠിപ്പിച്ചുകൊടുക്കുന്നില്ല.” 

.ആഫീസര്‍ സമ്മതിച്ചു. “കൊള്ളാം. അങ്ങനെയാകട്ടെ.... അങ്ങനെ 
യുള്ള വേറെ ആരെല്ലാമുണ്ട്‌?” ഞാന്‍ പറഞ്ഞു. “ജീവന്‍ സേട്ടിന്റെ 
മകന്‍ “നേമി” പോലീസ്‌ വിഭാഗത്തിന്‌ പറ്റിയവനാണ്‌. അവനെ ഏതെ 
ട്ടിലും ജിംനേഷ്യത്തില്‍ ചേര്‍ക്കുക. സേട്ടജി അതിനുവേണ്ട യാത 
യ്ക്കുള്ള ഏര്‍പ്പാടുകള്‍ ചെയ്യട്ടെ. പിന്നീടവന്‍ ഏതെങ്കിലും സൈനി 
കോദ്യോഗസ്ഥന്റെ അടുത്തുപോയി കുറച്ച്‌ നിയമം പഠിക്കട്ടെ. അഞ്ചു 
വര്‍ഷത്തിനകം അവന്‍ നല്ലൊരു ജമേദാരായിത്തീരും. ഈ വിദ്യാലയ 
ത്തില്‍ ഏകദേശം ജമേദാരുടെ മട്ടിലാണ്‌ ഇപ്പോഴും അവന്റെ 
പെരുമാറ്റം.” 

ആഫീസര്‍ വീണ്ടും ചോദിച്ചു. “ശരി... വേറെയാരെല്ലാമുണ്ട്‌ പഠി 
ത്തത്തില്‍ പുരോഗമിക്കാത്തവര്‍?” 

ഞാന്‍ പറഞ്ഞു. “സര്‍ ഇതുപോലെ വേറെമൂന്നു കുട്ടികള്‍ കൂടി 
യുണ്ട്‌. അവരെ ഞാനീ ഒഴിവുകാലത്ത്‌ എന്റെകൂടെ നിര്‍ത്തി അടുത്ത 
ക്ലാസിലേക്കു തയ്യാറാക്കാം... സര്‍, ഒരു നിവേദനമുണ്ട്‌ നമ്മുടെ വിദ്യാ 
ലയത്തിലെ ഇന്നത്തെരീതികളും പാഠ്യപദ്ധതിയുടെ കാഠിന്യവും, മാറ്റി 
യെടുക്കാന്‍ അങ്ങ്‌ എന്തെങ്കിലും ഉപായം നിര്‍ദേശിക്കില്ലേ?” 

ആഫീസര്‍ പറഞ്ഞു. “ഇപ്പോള്‍ അക്കാര്യം വിട്ടുകളയു. ഞാന്‍ പല 
പ്പോഴും നിങ്ങളോടു പറഞ്ഞിട്ടുണ്ട്‌. ഇക്കാരൃത്തില്‍ എന്റെ കൈകാലു 
കള്‍ ബന്ധിതമാണെന്ന്‌... ശരി.... എന്നാല്‍ നിങ്ങളുടെ ക്ലാസിലെ 
പരീക്ഷകഴിഞ്ഞതായി നിശ്ചയിക്കലള്ടെ.” 

ഞാന്‍ പറഞ്ഞു, “ആയിട്ടില്ല.” 

ആഫീസര്‍ വിനോദരുപത്തില്‍ പറഞ്ഞു. “അര്‍ധവാര്‍ഷിക പരീ 
ക്ഷയിലെപ്പോലെ ഇപ്പോഴും നിങ്ങള്‍ എന്തോ ചില ഏര്‍പ്പാടുകള്‍ 
ചെയ്തിട്ടുണ്ടെന്ന്‌ തോന്നുന്നു. ഇപ്പോള്‍ നിങ്ങളുടെ മാര്‍ഗങ്ങള്‍ എല്ലാ 
വര്‍ക്കും സുവിദിതമാണ്‌.” 


ഏഴ്‌ 
ഇന്ന്‌ ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ വാര്‍ഷിക സമ്മേളനമാണ്‌. ഓരോ 


കൊല്ലവും വര്‍ഷാന്ത പരീക്ഷയ്ക്ക്‌ ശേഷം ഇങ്ങനെ സമ്മേളനം നട 
ക്കുക പതിവുണ്ട. ഒന്നാം റാങ്കുകള്‍ നേടി വിജയികളാകുന്ന കുട്ടികള്‍ക്ക്‌ 


അന്തിമസമ്മേളനാ 101 





മൂന്നുകാലിലോട്ടം. 


അന്ന്‌ സമ്മാനങ്ങള്‍ നല്‍കുകയും ചെയ്യാറുണ്ട്‌. ഇന്നത്തെ സമ്മേളന 
ത്തിന്‌ ഗ്രാമത്തിലെ സേട്ടുവും, പണമിടപാടുകാരനും. ശ്രാമാധിപതിയും 
എന്നുവേണ്ട, എല്ലാവിഭാഗത്തില്‍പെട്ടവരും എത്തിച്ചേര്‍ന്നിരുന്നു. സമ്മേ 
ളന പരിപാടി തയ്യാറാക്കാന്‍ ഡെപ്യൂട്ടി ഡയറക്ടര്‍ (ആഫീസര്‍) എന്നെ 
യാണ്‌ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്‌. ഞാന്‍ ആചുമതല എന്റെ 
വിദ്യാര്‍ത്ഥികളെ ഏല്‍പ്പിച്ചു. അവര്‍ എന്റെ നിര്‍ദേശമനുസരിച്ചും അഭി 
പ്രായമനുസരിച്ചും അത്‌ ചെയ്തിരുന്നു. 
ആദ്യമായി 'ദാണ്ഡിയ രാസ (കോല്‍ക്കളി) നൃത്തം തുടങ്ങി. അരമ 
ണിക്കൂര്‍ സമയം സഭാവാസികള്‍ അതില്‍ ലയിച്ചിരുന്നു. പിന്നീട പന്ത 
യക്കളികളുടെ ഈഴമായി. ഓട്ടപ്പന്തയം, മുടന്തി നടക്കുന്നതിനുള്ള 
പന്തയം, മൂന്നുകാലില്‍ നടക്കുന്ന പന്തയം, കസേരകളി മുതലായവ 
യായിരുന്നു ഇനങ്ങള്‍. ആളുകള്‍ നിര്‍നിമേഷരായി പ്രകടനങ്ങള്‍ 
നോക്കിക്കൊണ്ടിരുന്നു. കളികള്‍ കഴിഞ്ഞപ്പോള്‍ നിശ്ശബ്ദമായ പ്രച്ഛ 
ന്നവേഷപ്രകടനം നടന്നു. കുട്ടികള്‍ ഗ്രാമത്തിലെ സേട്ടുവിന്റെയും, വിദ്യാ 
ഭ്യാസവകുപ്പിലെ അധികാരിയുടെയും, പട്ടാളമേധാവിയുടെയും, രാഷ്ട്രീ 
യനേതാക്കന്മാരുടെയും വേഷങ്ങള്‍ കെട്ടി രംഗത്തു വന്നു. അതിനുശേഷം 
വിദ്യാര്‍ത്ഥികള്‍ അവര്‍ വരച്ച ചിത്രങ്ങള്‍ കൊണ്ടുവന്നു. എന്നിട്ട സദ 
സ്സിലെ ഓരോ വ്യക്തിയേയും സമീപിച്ച ചിത്രങ്ങള്‍ കാണിക്കാന്‍ തുടങ്ങി. 
സദസ്സ്റാകെ വിദ്യാര്‍ത്ഥികളുടെ ചിത്രങ്ങള്‍ കാണുന്നതില്‍ മുഴുകി. 
അന്തിമ പരിപാടി സമ്മാനദാനമായിരുന്നു. ഓരോവര്‍ഷവും നൂറ്റി 
യിരുപത്തഞ്ചു രൂപയുടെ സമ്മാനങ്ങള്‍ വിതരണം ചെയ്യാറുണ്ട്‌. ഈ 


102 ദിവാസ്വപ്നം 


സമ്മാനങ്ങള്‍ മിടുക്കന്മാരായ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ പങ്കിട്ടുകൊടുക്കുക 
യാണ്‌ പതിവ്‌. 

ഒടുവില്‍ ആഫീസര്‍ എഴുന്നേറ്റുനിന്ന്‌ പതിവിന്‍ പടി രണ്ടുവാക്ക്‌ 
പറഞ്ഞു. 

” സജ്ജനങ്ങളേ, എന്റെ അഭിപ്രായത്തില്‍ ഇന്നത്തെ ഈ സമ്മാന 
ദാനസമ്മേളനം സവിശേഷരീതിയിലുള്ളതാണ്‌. എന്റെ അടുത്തിരി 
ക്ഴുന്ന ഈ മാന്യന്‍ സമ്മാനദാനത്തെ സംബന്ധിച്ച ഒരു പുതിയ 
അറിവ എനിക്ക്‌ നല്‍കിയിരിക്കുന്നു. ഈ വര്‍ഷത്തെ സമ്മാനമായ നൂറ്റി 
യിരുപത്തിയഞ്ചുരൂപ ഞാന്‍ പലര്‍ക്കുമായി വിതരണം ചെയ്യാനാഗ്ര 
ഹിക്കുന്നില്ല. ആ സാഖ്യകൊണ്ട്‌ സമ്മാനാര്‍ഹരായ കുട്ടികളുടെ 
പേരില്‍ ഈ വിദ്യാലയത്തില്‍ ഒരു വായനശാല ആരംഭിക്കുന്നതായി 
രിക്കും. ഉയര്‍ന്ന അധികാരികളില്‍ നിന്നും അതിനുള്ള അനുമതി ഞാന്‍ 
നേടിക്കഴിഞ്ഞിട്ടുണ്ട്‌. അടുത്തവര്‍ഷം മുതല്‍ ഈ സമ്മാനത്തുക വായ 
നശാലയ്ക്കു വേണ്ടിത്തന്നെ വിനിയോഗിക്കുന്നതായിരിക്കും. ഈ 
സന്തോഷ വാര്‍ത്ത നിങ്ങളെ അറിയിക്കാന്‍ എനിക്ക്‌ വളരെയേറെ 
ആഫഹ്ലാദമുണ്ട. വ്യക്തിപരമായ സമ്മാനങ്ങള്‍ നല്‍കുമ്പോള്‍ കുട്ടികളില്‍ 
നിരാശയും, അഹങ്കാരവും ജനിക്കുന്നു. ഈ പുതിയ വ്ൃയവസ്ഥകൊണ്ട്‌ 
സമ്മാനത്തുകയുടെ സല്‍ഫലം എല്ലാവര്‍ക്കും നേടാന്‍ സാധിക്കുന്നു. 
പഴയരീതിയിലുള്ള സമ്മാനദാനത്തിന്റെ അര്‍ത്ഥശുന്യത എനിക്ക്‌ മന 
സ്സ്ിലാക്കിത്തരികയും, ശ്രേഷ്ഠമായ ഈ പരീക്ഷണം അനുഭവപ്പെടു 
ത്തിത്തരികയും ചെയ്ത ഈ സഹോദരനോടുള്ള കൃതജ്ഞത 
നിങ്ങള്‍ക്കേവര്‍ക്കും വേണ്ടി ഞാന്‍ പ്രകടമാക്കിക്കൊള്ളുന്നു. 

ഈ അവസരത്തില്‍ ഞാന്‍ ഒരു കാര്യം കൂടി സൂപിപ്പിക്കട്ടെ. ഈ 
മാന്യന്‍ ഒരു വര്‍ഷം മുന! നാലാം ക്ലാസിലെ അധ്യാപനത്തില്‍ പരീ 
ക്ഷണം നടത്താന്‍ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട എന്നെ സമീപി 
ക്കുകയുണ്ടായി. ഞാനന്ന്‌ ഇദ്ദേഹത്തെ വിദ്യാസമ്പന്നനായ വിഡ്ഡി 
യായിട്ടാണ്‌ കണക്കാക്കിയത്‌. ഇദ്ദേഹത്തെ പോലെ ബുദ്ധിഭ്രമം ബാധി 
ച്ചവര്‍ ധാരാളമുണ്ടെന്നും കാര്യങ്ങളുടെ പ്രായോഗിക വശവുമായി പരി 
ചയപ്പെടുമ്പോള്‍ താനേ പിന്തിരിഞ്ഞോടിക്കൊള്ളുമെന്നും വിചാരിച്ചാണ്‌ 
ഇദ്ദേഹത്തിന്‌ ഞാനന്ന്‌ അനുമതി നല്‍കിയത്‌. എനിക്കീ മാന്യന്റെ 
പ്രവര്‍ത്തനങ്ങളില്‍ അന്ന്‌ ഒട്ടും തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. 
പക്ഷെ, ഇന്ന്‌ ഞാന്‍ സഹര്‍ഷം അംഗീകരിക്കുന്നു,ഇദ്ദേഹത്തിന്റെ പരീ 
ക്ഷണങ്ങള്‍ വളരെയേറെ വിജയിച്ചിരിക്കുന്നുവെന്ന്‌. എന്റെ ചിന്താഗ 
തിയിലും ഇദ്ദേഹത്തിന്‌ ഗണനീയമായ മാറ്റം വരുത്താന്‍ കഴിഞ്ഞി 
ട്ടുണ്ട്‌. പ്രാഥമികവിദ്യാലങ്ങളില്‍ നിലനില്‍ക്കുന്ന പഴയ അധ്യാപന പദ്ധ 
തികള്‍ താമസംവിനാ അവസാനിക്കണമെന്നുള്ള സ്വരമാണ്‌ ഇന്നെന്റെ 
അന്ത:കരണത്തില്‍ മുഴങ്ങുന്നത്‌. നമ്മെപ്പോലുള്ള അധ്യാപകരും, അധി 


അന്തിമസമ്മേളനം 103 


കാരികളും വളരെ സന്തോഷത്തോടെതന്നെ, പുതിയ തലമുറയിലെ 
വിദ്യാഭ്യാസ പ്രവര്‍ത്തകര്‍ക്കും, ഭാവനാ സമ്പന്നരായ, വിദ്യാഭ്യാസ 
ചിന്ത കന്മാര്‍ക്കും നമ്മുടെ സ്ഥാനമേല്‍പ്പിച്ചു കൊടുക്കാന്‍ ഇനി 
വൈകിച്ചുകൂടാ. 

സജ്ജനങ്ങളെ, എന്റെ സന്തോഷാതിരേകം പ്രകടിപ്പിക്കാന്‍ 
എനിക്ക്‌ വാക്കുകളില്ല. ഇദ്ദേഹത്തിന്റെ ക്ലാസിലെ ഈ വിദ്യാര്‍ത്ഥി 
കളെ നോക്കു. ഇവരുടെ അച്ചടക്കവും, ആരോഗ്യവും ആനന്ദവും നമ്മെ 
ആകര്‍ഷിക്കുന്നു. ഇവരുടെ കഴിവിന്റെ വളര്‍ച്ചയ്ക്കും, ബുദ്ധിയുടെ 
വികാസത്തിനും ഞാന്‍ സാക്ഷിയാണ്‌. ഇവരെക്കുറിച്ച്‌ ഇവരുടെ മാതാ 
പിതാക്കള്‍ സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിക്കുന്നതായി ഞാന്‍ 
കേട്ടിട്ടുണ്ട്‌.” 

ആഫീസറുടെ പ്രസംഗം സമാപിച്ചു. അതോടെ സമ്മേളന പരിപാ 
ടികള്‍ അവസാനിച്ചു. എല്ലാവരും സ്വന്തം വീടുകളിലേക്ക്‌ മടങ്ങി. 

ഒരു വര്‍ഷത്തെ നിരന്തരമായ പ്രവര്‍ത്തനങ്ങളുടെ സാഫല്യത്തില്‍ 
നിന്നും-നേടിയ സന്തോഷാതിരേകത്തോടെ ഞാന്‍ വീട്ടിലെത്തി. എന്റെ 
മനസ്സ്‌ നവീന വിദ്യാഭ്യാസത്തിന്റെ ഉജ്ജലഭാവിയെക്കുറിച്ചുള്ള മധുര 
സ്വപ്നങ്ങളില്‍ മുഴുകുകയായിരുന്നു. 


[.8ടണ്റനടേം(! 2 [നട 1൦൧. (02) 1:0., വസ്ഥ 
൩ ഉഗ്ധഠി ച. 47 റള്ടം॥ വസ, നപ്പ്-! 10035 


